കാ 253, ജൂണ്‍ 2016 
630 


AMORIS L/ETITIA 


THE joy OF LOVE 
POPE FRANCIS 


APOSTOLIC EXHORTATION ON LOVE IN THE FAMILY 


സ്നേഹത്തിന്റെ ആനന്ദം 
O 


കുടുംബങ്ങള്‍ക്കായി പ്രസിദ്ധീകരിച്ച പുതിയ അപ്പസ്തോലിക 
പ്രബോധനരേഖയെകുറിച്ചുള്ള സമ്പൂര്‍ണ്ണ പഠനം 


അഭിമുഖം 


ഭാരതസഭ മാറ്റം ആഗ്രഹിച്ച്‌ 


തലമുറകളോളം പ്രകാശിക്കും കേരളം 


കര്‍ദ്ദിനാള്‍ ഡോണള്‍ഡ്‌ വേള്‍ തെരഞ്ഞെടുപ്പ്‌ അവലോകനം 


= 
SS « 
(Pm 


Zsa TD) 


Ss ae 
& 
y 


UA 
AA 


>= 
— 


കൃപ നിറഞ്ഞ മറിയമേ, നീ സ്വീകരിച്ച ദൈവകൃപ ഒരിക്കലും 
വ്യര്‍ഥമാക്കാതെ എല്ലാ സമയത്തും എലാ വിധത്തിലും കര്‍ത്താവിന്റെ 
6v 6v റ 
ദാസിയും സഹപ്രവര്‍ത്തകയുമാണെന്നു നീ കാണിച്ചുകൊണ്ടിരുന്നു. 
സ്വീകാര്യമായ സമയത്തു നിന്റെ ദാസ്യതയും കന്യത്വവും അവിടുന്നു 
മാനിച്ചു ഫലവത്താക്കി. അതിനാല്‍ രക്ഷയുടെ ദിവസം പാപികളായ 
ഞങ്ങള്‍ക്കു വന്നുചേര്‍ന്നു. പുനരൈക്യത്തിന്‍ മാതാവേ, ഞങ്ങള്‍ 
സ്വീകരിച്ച ദൈവകൃപ ഒരിക്കലും വ്യര്‍ഥമാക്കാതെ എലാ സമയത്തും 
ou 
എല്ലാ വിധത്തിലും കര്‍ത്താവിന്റെ ദാസരും സഹപ്രവര്‍ത്തകരു 
മായിരിക്കാന്‍ ഞങ്ങള്‍ക്കുവേണ്ടി അപേക്ഷിക്കണമെ. ആമ്മേന്‍. 


CONA; ജൂണ്‍ 2016 
കാറളം 
AMORIS L/ETITIA 


X 


- ഷി ച 
THE JOY OF LOVE 
POPE FRANCIS 


* 


APOSTOLIC EXHORTATION ON LOVE IN THE FAMILY 


സ്‌നേഹത്തിന്റെ ആനന്ദം 
കങ്കാരു തര ioni 
നി 


അഭിമുഖം p 


A ~ 
മാറ്റം ആഗ്രഹിച്ച്‌ 
കേരളം 
തെരഞ്ഞെടുപ്പ്‌ അവലോകനം 


ഭാരതസഭ 
തലമുറകളോളം പ്രകാശിക്കും 
കര്‍ദ്ദിനാള്‍ ഡോണള്‍ഡ്‌ വേള്‍ 


രക്ഷാധികാരി 
മോറാന്‍ മോര്‍ ബസേലിയോസ്‌ 
കര്‍ദ്ദിനാള്‍ ക്ലീമീസ്‌ കാതോലിക്കാബാവ 


സഹരക്ഷാധികാരി 
ബിഷപ്പ്‌ സാമുവല്‍ മാര്‍ ഐറേനിയോസ്‌ 


പ്രിന്റര്‍ ആന്റ്‌ പബ്ലിഷര്‍ 
റൈറ്റ്‌ റവ. ജെയിംസ്‌ പാറവിള 
കോര്‍ എപ്പിസ്‌കോപ്പാ 


എഡിറ്റര്‍ 
റവ. ഫാ. ഡാനിയേല്‍ പൂവണ്ണത്തില്‍ 


ചീഫ്‌ എഡിറ്റര്‍ . 
റവ. ഫാ. ബോവസ്‌ മാത്യു 
ഫോണ്‍: 9447661943 
bovasmathew @ gmail.com 


പ്രതാധിപ സമിതി 
റവ. ഡോ. ജോണ്‍ കൊച്ചുതുണ്ടില്‍ 
റവ. ഡോ. ഗീവര്‍ഗ്ഗീസ്‌ കുറ്റിയില്‍ ഒ.ഐ.സി 
റവ. ഡോ. വര്‍ഗീസ്‌ നടുതല 
റവ. ഫാ. വില്‍സണ്‍ തട്ടാരുതുണ്ടില്‍ 
ഡോ. തോമസ്‌കുട്ടി പനച്ചിക്കല്‍ 
റവ. സി. ഡോ. ആര്‍ദ്ര എസ്‌.ഐ.സി. 
റവ. സി. ഡോ. അഞ്ജലി തെരേസ്‌ ഡി.എം. 
ഡോ. ജിബി ഗീവര്‍ഗീസ്‌ 
പ്രൊഫ. ജോജു ജോണ്‍ 
ജോമി തോമസ്‌ 


സര്‍ക്കുലേഷന്‍ മാനേജര്‍ 
റവ. ഫാ. ജോബിന്‍ കറുകയില്‍ 
Mob: 8281459112 


കവര്‍ & ceram 
Fingraph, Trivandrum 5 


പ്രിന്റിംഗ്‌ 
സെന്റ്‌ മേരീസ്‌ പ്രസ്‌, പട്ടം 


വിലാസം 
ക്രൈസ്തവ കാഹളം 
സമന്വയ പാസ്റ്ററല്‍ സെന്റര്‍ 
സെന്റ്‌ മേരീസ്‌ കാമ്പസ്‌ 
പട്ടം, തിരുവനന്തപുരം-4 


6069695 510 


എഡിറ്റോറിയല്‍ 
പിതൃമൊഴി 


ചില ആമുഖചിന്തകള്‍ 
റവ. ഡോ. മാത്യു ചാര്‍ത്താകുഴിയില്‍ 


സ്നേഹത്തിന്റെ സന്തോഷം: 


വചനവെളിച്ചത്തില്‍ 
റവ. ഡോ. ഫാ. ഫിലിപ്പ്‌ ചെമ്പകശ്ശേരി 


/ 
0 


12 
[5 


വെല്ലുവിളികളും അനുഭവങ്ങളും 
ടി. ദേവപ്രസാദ്‌ 


കുടുംബം സഭാപ്രബോധനങ്ങളില്‍ 
റവ. ഫാ. ജോസഫ്‌ വള്ളിയാട്ട്‌ 


സമഗ്രതയിലേക്ക്‌ വളരുന്ന സ്നേഹം 
റവ. ഡോ. ജോണ്‍ പടിപ്പുരയ്ക്കൽ | 9 
ഫലദായകമെന്ന സ്നേഹം 2 | 
റവ. ഡോ. സ്റ്റീഫന്‍ ആലത്തറ 

ചില അജപാല കാഴ്ചപ്പാടുകള്‍ 2 4 
റവ. ഫാ. ഗീവര്‍ഗ്ഗീസ്‌ വലിയചാങ്ങവീട്ടില്‍ 
കുട്ടികളുടെ കൂടുതല്‍ 

മെച്ചപ്പെട്ട പരിശീലനം 27 
OAL ഫാ. ഷീന്‍ പാലക്കുഴി 
വിവാഹവഴിയിലെ കാരുണ rae 1° 
റവ. ഡോ.തോമസ്‌ കുഴിനാപ്പുറത്ത്‌ 


വിവാഹത്തിന്റെയും 
ഡോ. പ്രൊഫ. തോമസ്‌കുട്ടി പനച്ചിക്കല്‍ 


കുടുംബത്തിന്‍റെയും ആത്മീയത 


= 


=% _ ൨. 


ഭാരതസഭ 
തലമുറകളോളം 


പ്രകാശിക്കും 


34 
38 


ആരും പഠിക്കാത്ത 
തിരഞ്ഞെടുപ്പു പാഠങ്ങള്‍ 


— 
= 


= a ബോബി ഏബ്രഹാം 


നി്‌) 


അടിക്കുപകരം മിഠായി 
ഉണ്ണി അമ്മയമ്പലം 


43 


mD 


യുവത്വം യേശുവില്‍ 
പ്രോജ്ജ്വലിക്കട്ടെ! 
ടോംസ്‌ ആന്റണി 


44 


ec 


മനസ്സാക്ഷി വികസിക്കാഞ്ഞാല്‍ 
ഡോ. ജോണ്‍ ഇലഞ്ഞിമണ്ണില്‍ 


46 


ലഹരി വിമോചന ധ്യാനം 
പ്രൊഫ. ജോര്‍ജ്‌ ജോസഫ്‌ കൊച്ചുപുരയ്ക്കല്‍ 
ഡോ. ജോജുജോണ്‍ വടക്കേടത്ത്‌ 


47 


Wr +9 


t | 


൧൪87 


ആക്ഷന്‍! കട്‌! 


കുടുംബം എല്ലാവരുടെയും ചിന്തയില്‍ സജീവമാണ്‌. ഈ ലോകത്ത്‌ ജീവിക്കുവാന്‍ 
കുടുംബം എന്തിന്‌ എന്ന്‌ ചോദിക്കുന്നവരോട്‌ സാര്‍വൃത്രികസഭ നല്‍കുന്ന ശക്തമായ 
ഉത്തരവും സാന്ത്വനമേകുന്ന തലോടലുമാണ്‌ അമോറിസ്‌ ലത്തീസ്യ - സ്നേഹത്തിന്റെ 
ആനന്ദം. വിവാഹം, കുടുംബം തുടങ്ങിയ ദൈവസ്ഥാപിതമായ യാഥാര്‍ത്ഥ്യങ്ങളെ 
ലാഘവബുദ്ധിയോടെ കാണുന്ന തലമുറ ശക്തിപ്രാപിക്കുന്നു. ലോകത്തിന്റെ കണ്ണുകളും, 
ആഘോഷങ്ങളും കച്ചവടതാല്പര്യങ്ങളും അവയുടെ മേല്‍ പിടിമുറിക്കിയിരിക്കുന്നു. 
വിശുദ്ധമായ കൂദാശകള്‍ നടക്കുന്ന ദൈവാലയങ്ങള്‍ ഒരു കാലത്ത്‌ പ്രാര്‍ത്ഥനാമന്ത്രങ്ങള്‍ 
മുഴങ്ങി കേട്ടിരുന്ന സ്ഥലങ്ങളായിരുന്നു. എന്നാല്‍ ഇന്ന്‌ വിവാഹകുദാശകള്‍ നടക്കുന്ന 
ദൈവാലയവും പരിസരവും സിനിമാ ഷൂട്ടിംഗ്‌ ലൊക്കേഷനുകളെ അതിശയിപ്പിക്കുന്നു. ഏഴും 
എട്ടും വീഡിയോ ക്യാമറകളും അത്യാധുനിക സജ്ജീകരണങ്ങളും. കിരീടം വാഴ്വും 
മിന്നുകെട്ടുമൊക്കെ നടക്കുമ്പോള്‍ ആക്ഷന്‍, കട്ട്‌ തുടങ്ങിയ സംവിധായക ശബ്ദങ്ങള്‍ 
കേള്‍ക്കുന്ന കാലം വിദൂരമല്ല. വിവാഹത്തോടും കുടുംബ ജീവിതത്തോടും നാം പുലര്‍ത്തുന്ന 
ഉപരിപ്ലവമായ സമീപനങ്ങള്‍ ഒട്ടും ആശാസ്യമല്ല. ഇവിടെ സഭക്ക്‌ നിര്‍വ്വഹിക്കുവാന്‍ 
കാര്യകാരണസഹിതം നിര്‍വചിക്കപ്പെട്ടിരിക്കുന്ന ഒരു റോളുണ്ട്‌. ഇവയുടെ നിലനില്‍പ്പിനും, 
ശാക്തീകരണത്തിനും നമ്മുടെ പുനര്‍സമര്‍പ്പണം ആവശ്യമാണ്‌. 


വിവാഹജീവിതത്തിലെ അപചയങ്ങളാണ്‌ സഭയെ ദുഃഖിപ്പിക്കുന്ന പ്രധാന കാര്യം. 
മാതാപിതാക്കള്‍ കുട്ടികളെ മറന്ന്‌ നിസ്സാരകാര്യങ്ങളുടെ പേരില്‍ വേര്‍പിരിഞ്ഞ്‌ 
ജീവിക്കുമ്പോള്‍ കുട്ടികള്‍ക്ക്‌ സ്വാഭാവികമായി ലഭിക്കേണ്ട അവകാശമാണ്‌ നാം തടയുന്നത്‌. 
സ്നേഹിക്കപ്പെടുകയെന്ന അവരുടെ അവകാശത്തെ കോടതികള്‍ സംരക്ഷിക്കുന്നത്‌ വളരെ 
വിചിത്രമായ മാര്‍ഗ്ഗത്തിലൂടെയാണ്‌. ആഴ്ചയില്‍ രണ്ടോ മൂന്നോ ദിവസം പിതാവിനൊപ്പവും 
മറ്റു ദിവസങ്ങള്‍ മാതാവിനൊപ്പവും കുട്ടി താമസിക്കുക. വെവ്വേറെ ലഭിക്കുന്ന സ്നേഹമല്ല 
അവരുടെ അവകാശം. മാതാപിതാക്കളുടെ പരസ്പരസ്നേഹത്തിലാണ്‌ അവര്‍ക്ക്‌ അവകാശം. 
ഒരുമിച്ചു ജീവിക്കാത്ത മാതാപിതാക്കള്‍ക്ക്‌ അതെങ്ങനെ നല്‍കുവാന്‍ കഴിയും. ദൈവം 
യോജിപ്പിച്ചത്‌ മനുഷ്യര്‍ വേര്‍പിരിക്കരുത്‌ എന്ന യേശുവചനത്തെ ശരിയായി 
മനസ്സിലാക്കുവാന്‍ സഭ ഉപദേശിക്കുന്നു. വിവാഹം, ജീവിതകാലം മുഴുവന്‍ അനുഭവിച്ചു 
തീര്‍ക്കുവാനായി ചുമലില്‍ വച്ചു തന്ന നുകമല്ല, കൈകളില്‍ വച്ചുനീട്ടപ്പെട്ട ദൈവികദാനമാണ്‌. 
ദൈവികദാനങ്ങള്‍ രഹസ്യങ്ങളാണ്‌. ദിവസം തോറും ഭാര്യഭര്‍ത്താക്കന്മാര്‍ കുടുംബമാകുന്ന 
ബലിവേദിയില്‍ പരസ്പരം ബലിയര്‍പ്പിക്കുമ്പോള്‍ ഈ ദൈവിക രഹസ്യത്തിന്റെ ചുരുളുകള്‍ 
ദൈവം അഴിച്ചുനല്‍കും. അതിന്റെ പൊരുളിലേക്ക്‌ സ്നേഹത്തിന്റെ ആനന്ദനൃത്തം ചവിട്ടി 


അവര്‍ കയറും. 
df 2 


ഫാ. ബോവസ്‌ മാത്യു 
ചീഫ്‌ എഡിറ്റര്‍, 9447661943 


ക്രൈസ്തവ കാഹളം - ജൂണ്‍ 2016 mn 


MOOREN 


കുടുംബങ്ങളെ ഉറപ്പിക്കുവാന്‍ 
കരുണയുടെ വഴി 


കുടുംബം നമ്മുടെ സാമൂഹിക ജീവിതത്തിന്റെയും സഭാ ജീവിതത്തിന്റെയും അടിസ്ഥാന 
ഘടകമാണ്‌. മനുഷ്യജീവന്റെ ആവിര്‍ഭാവത്തിനും നിലനില്‍പ്പിനും കുടുംബം 
അവശ്യഘടകമാണ്‌. ഈ യാഥാര്‍ത്ഥ്യത്തോട്‌ ഏറെ തുറവിയുള്ള ക്രിയാത്മകവും 
കാലോചിതവുമായ ഒരു പ്രബോധനരേഖയാണ്‌ 2016 മാര്‍ച്ച്‌ 19-00 തീയതി പരിശുദ്ധ 
ഫ്രാന്‍സിസ്‌ മാര്‍പാപ്പാ പ്രസിദ്ധീകരിച്ച “സ്നേഹത്തിന്റെ ആനന്ദം” (Amoris Laetitia). 
സഭയിലും ആധുനിക ലോകത്തിലും കുടുംബത്തിന്റെ വിളിയും ദൌത്യവും എന്ന 
വിഷയത്തിലും സുവിശേഷവത്‌ കരണ പശ്ചാത്തലത്തില്‍ കുടുംബം നേരിടുന്ന 
വെല്ലുവിളികള്‍ എന്ന വിഷയത്തിലും 2014 ലും 2015 ലും നടന്ന മെത്രാന്മാരുടെ സിനഡില്‍ 
ലോകമെമ്പാടുമുള്ള സഭാപ്രതിനിധികള്‍ നടത്തിയ ആശയ സംവാദങ്ങളുടെ തുടര്‍ച്ചയാണ്‌ 
ഓഈദ്യോഗികമായ ഈ രേഖ. എല്ലാവരും അവധാനതയോടെ വായിക്കേണ്ട ഒരു 
പ്രബോധനരേഖയാണിതെന്ന്‌ പരിശുദ്ധ മാര്‍പാപ്പാ തന്നെ നമ്മെ ഓര്‍മിപ്പിക്കുന്നു. 


കുടുംബവും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും വളരെ സങ്കീര്‍ണ്ണമാണ്‌. അതിനോട്‌ 
വളരെ ഗൌരവതരമായ ഒരു സമീപനമാണ്‌ നമുക്കാവശ്യമായിട്ടുള്ളത്‌. വിശ്വാസപരമായ ഒരു 
യാഥാര്‍ത്ഥ്യത്തെ അതിന്റെ ധാര്‍മ്മികവും ആത്മീയവും അജപാനലപരവുമായ സമീപ 
നങ്ങളിലൂടെ കൂടുതല്‍ ആഴമുള്ള, അനുഭവവേദ്യമായ ഒരു പഠനത്തിനാണ്‌ മാര്‍പാപ്പാ ഈ 
പ്രബോധനരേഖയിലൂടെ പരിശ്രമിക്കുന്നത്‌. സഭയുടെ സന്തോഷം അവളുടെ കുടുംബങ്ങളില്‍ 
അനുഭവിക്കുന്ന സന്തോഷമാണ്‌. അതിനാല്‍ ആ സന്തോഷം അവിടെ ആവിര്‍ഭവി 
ക്കുന്നതിനും, നിലനില്‍ക്കുന്നതിനും പരിപോഷിപ്പിക്കുന്നതിനും സഭ ആവതെല്ലാം 
ചെയ്യുവാന്‍ പ്രതിജ്ഞാബദ്ധമായിരിക്കുന്നു. ഈയൊരു ദൌത്യം സഭയുടെ എല്ലാ 
തലങ്ങളിലും ചര്‍ച്ചചെയ്യണമെന്നും ക്രിയാത്മകമായ ഇടപെടലുകള്‍ നടത്തണമെന്നും 
പരിശുദ്ധ പിതാവ്‌ അതിയായി ആഗ്രഹിക്കുന്നു. ഒന്‍പത്‌ അധ്യായങ്ങളിലായി 
വിവരിച്ചിരിക്കുന്ന ഈ അപ്പസ്തോലിക പ്രബോധനരേഖ ആരംഭിക്കുന്നത്‌ തിരുവചനത്തില്‍ 
അധിഷ്ഠിതമായും ദൈവസ്ഥാപിതവുമായ കുടുംബമെന്ന യാഥാര്‍ത്ഥ്യത്തെ 
വിശകലനംചെയ്തുകൊണ്ടാണ്‌ തുടര്‍ന്നു വരുന്ന എട്ട്‌ ആധ്യായങ്ങളില്‍ വിവാഹത്തെയും 
കുടുംബത്തെയും അതിന്റെ അജപാലപരവും വിശ്വാസപരവും ദൈവശാസ്ത്രപരവുമായ 


കന്ത കാഹളം - ജൂണ്‍ 2016 


അര്‍ത്ഥതലങ്ങളിലേക്ക്‌ സഭാമക്കളെ കൂട്ടിക്കൊണ്ടു പോകുന്നു. ആധുനികകാലഘട്ടവും 
ഉപഭോക്തൃസംസ്കാരവും ചേര്‍ത്തുവെച്ച കെണികളാല്‍ ദുര്‍ബലമാകുന്ന യുവതലമുറ 
കുടുംബത്തെയും വിവാഹജീവിതത്തെയും വിവാദവത്കരിക്കുന്നു. ആ അപകടത്തെ 
തിരിച്ചറിയുവാനും അതിനെ പ്രതിരോധിക്കുവാനും അതിജീവിക്കുവാനും സഭയുടെ എല്ലാ 
തലങ്ങളിലും കൂട്ടായ പരിര്രമങ്ങള്‍ ആവശ്യമാണെന്ന്‌ പരി. പിതാവ്‌ നമ്മെ 
ഓര്‍മ്മപ്പെടുത്തുന്നു. ശിഥിലമായ കുടുംബങ്ങളില്‍ ഒറ്റപ്പെട്ടുപോകുന്ന കുഞ്ഞുങ്ങള്‍ നമ്മുടെ 
പ്രത്യേകമായ കരുതലും സ്നേഹവും അര്‍ഹിക്കുന്നവരാണ്‌. അനാഥമായ ആ ബാല്യങ്ങള്‍ 
അന്യായമായി വിധിക്കപ്പെടരുത്‌. ദമ്പതികളുടെ പരസ്പര സ്നേഹത്തിന്റെ നടുവിലാണ്‌ 
കുഞ്ഞുങ്ങളുടെ ശൈശവവും ബാല്യവും കൌമാരവും ആഘോഷിക്കപ്പെടേണ്ടതും 
പരിപോഷിക്കപ്പെടേണ്ടതും. അനാവശ്യമായ സൌന്ദര്യപിണക്കങ്ങളുടെ പേരില്‍ 
കുടുംബബന്ധങ്ങള്‍ അതിവേഗം തകരുമ്പോള്‍ നാം കൈയും കെട്ടി നോക്കി നില്‍ക്കുകയല്ല 
വേണ്ടത്‌, നമ്മുടെ വിശ്വാസജീവിതത്തിലും നമ്മുടെ പാരമ്പര്യങ്ങളിലും ആഴമായ 
ബന്ധങ്ങളിലും വന്നുപോയ വിള്ളലുകള്‍ പരിഹരിച്ച്‌ കുടുംബങ്ങളെ സഭയുടെ 
മുഖ്യധാരയില്‍ നിലനിര്‍ത്തുക തന്നെ ചെയ്യണം. നിയമങ്ങളുടെ കാര്‍ക്കശ്യത്തെക്കാള്‍ 
ദൈവകരുണയുടെ കരങ്ങളിലേക്ക്‌ ദമ്പതികളെ സമര്‍പ്പിക്കുകയാണ്‌ വേണ്ടത്‌. നമ്മുടെ 
സമീപനങ്ങളില്‍ കാര്യമായ മാറ്റമാണ്‌ സഭ ഇക്കാര്യത്തില്‍ ആഗ്രഹിക്കുന്നത്‌. ഈ 
പ്രബോധനരേഖ വഴി പരി. പിതാവ്‌ ആഹ്വാനം ചെയ്യുന്നതും നമ്മെ ഓര്‍മിപ്പിക്കുന്നതും 
ഇക്കാര്യമാണ്‌. കൈവിട്ടുപോകുന്ന കൂരണ്യവഴികളെ, സുവിശേഷചൈതന്യത്തെ 
തിരിച്ചുപിടിക്കുവാന്‍ ഈ പ്രബോധനരേഖയുടെ സാവകാശത്തിലുള്ള വായനയും പഠനവും 
ധ്യാനവും തല്‍ഫലമായി ഉളവാകുന്ന ആത്മ സമര്‍പ്പണവും ഏവരെയും സഹായിക്കട്ടെ! 


റ്റി ചിതാ nj, 


Mv 


കര്‍ദ്ദിനാള്‍ ബസേലിയോസ്‌ ക്ലീമീസ്‌ 
മേജര്‍ ആര്‍ച്ചുബിഷപ്പ്‌-കാതോലിക്കോസ്‌ 


ക്രൈസ്തവ കാഹളം - ജൂണ്‍ 2016 ല്ലി 


ചില ആമുഖ 
ചിന്തകള്‍ 


AMORIS L/ETITIA 


THE JOY OF LOVE 
POPE ERAINCIS 


APOSTOLIC EXHORTATION ON LOVE IN THE FAMILY 


a? 


ഇക്കഴിഞ്ഞ ഏപ്രില്‍ 8-90 തീയതി ഫ്രാന്‍സിസ്‌ 
മാര്‍പ്പാപ്പ പ്രസിദ്ധീകരിച്ച അപ്പസ്തോലിക പ്രബോധന 
രേഖയാണ്‌ സ്നേഹത്തിന്റെ ആനന്ദം (Amoris Laetetia 
- The Joy of Love). “സുവിശേഷവത്കരണ പശ്ചാത്ത 
ലത്തില്‍ കുടുംബം നേരിടുന്ന വെല്ലുവിളികള്‍” എന്ന 
വിഷയത്തെ കേന്ദീകരിച്ച്‌ 2014 ഒക്ടോബറിലും, 
“സഭയിലും ആധുനികലോകത്തിലും കുടുംബത്തിന്റെ 
വിളിയും ദനതൃവും” എന്ന വിഷയത്തില്‍ 2015 
ഒക്ടോബറിലും വത്തിക്കാനില്‍ നടന്ന മെത്രാന്‍ സിനഡിന്റെ 
പഠനഫലമായിട്ടാണ്‌ ഈ പ്രബോധന രേഖ പ്രസിദ്ധീകരിച്ചി 
രിക്കുന്നത്‌. വിവാഹത്തെയും കുടുംബജീവിതത്തെയും 
സംബന്ധിച്ചുള്ള ഇന്നത്തെ കാലഘട്ടത്തിനനുസൃത 
മായ സഭാ പ്രബോധനങ്ങളുടെ സംക്ഷിപ്ത രൂപമാണ്‌ ഈ 
രേഖ. ആധുനിക ലോകത്തില്‍ നമ്മുടെ കുടുംബങ്ങള്‍ 
നേരിടുന്ന വെല്ലുവിളികളെ ശക്തമായി നേരിടുന്നതിന്‌ 
മാര്‍പാപ്പാ പറയുന്നതുപോലെ, ഈ മാര്‍ഗ്ഗരേഖ നാമെല്ലാം 
സാവധാനവും ബോധപൂര്‍വ്വവും വായിച്ചിരിക്കേണ്ടതാണ്‌. 


റവ. ഡോ. മാത്യു ചാര്‍ത്താകുഴിയില്‍ 
തിരുവനന്തപുരം സെന്റ്‌ മേരീസ്‌ മലങ്കര സെമിനാരിയില്‍ 
ദൈവശാസ്ത്ര വിഭാഗം പ്രൊഫസറാണ്‌ 


സഭാ പ്രബോധനങ്ങളുടെ തുടര്‍ച്ച 


സഭാസന്താനങ്ങളെ ദൈവോന്മുഖരായി വളര്‍ത്തുന്ന 
തിന്‌ സഭ നടത്തുന്ന ധാര്‍മ്മികവും അജപാലനപരവും 
്രബോധനപരവുമായ പഠനങ്ങളുടെ തുടര്‍ച്ചയാണ്‌ 
അമോറിസ്‌ ലെത്തീസ്യ. 1981-ല്‍ വി. ജോണ്‍ പോള്‍ 
രണ്ടാമന്‍ മാര്‍പ്പാപ്പ ആധുനിക ലോകത്തില്‍ ക്രിസ്തീയ 
കുടുംബത്തിന്റെ സ്ഥാനം (Familiaris Consortio) എന്ന 
പേരില്‍ ഒരു പ്രബോധനരേഖ പ്രസിദ്ധീകരിക്കുക 
യുണ്ടായി. കുടുംബത്തെക്കുറിച്ച്‌ 1980-ല്‍ വത്തിക്കാനില്‍ 
നടന്ന HAM സിനഡിന്റെ തുടര്‍ച്ചയായിരുന്നു അത്‌. 
325 ഖണ്‍ഡികകളിലായി പ്രസിദ്ധീകരിച്ചിരിക്കുന്ന 
ഇപ്പോഴത്തെ മാര്‍ഗ്ഗരേഖ മാര്‍പാപ്പാമാരുടെ ഇതു 
വരെയുള്ള പ്രബോധനരേഖകളില്‍ ഏറ്റവും ദൈര്‍ഘ്യ 
മേറിയതാണ്‌. എന്നാല്‍ ഇത്‌ തന്നെയും ഒരു പഠന 
ത്തിന്റെ തുടക്കം മാത്രമാണെന്നു മാര്‍പാപ്പാ പറയുന്നു: 
കുടുംബവുമായി ബന്ധപ്പെട്ട വിഷയങ്ങള്‍ വളരെ 
സങ്കീര്‍ണ്ണമാണ്‌. ആയതിനാല്‍ വിശ്വാസപരവും 
ധാര്‍മ്മികവും, ആത്മീയവും, അജപാലനപരവുമായ 
തുടര്‍വിചിന്തനങ്ങള്‍ ഇതിനോടനുബന്ധിച്ച്‌ ഇനിയും 
ആവശ്യമാണ്‌. കുടുംബത്തില്‍ അനുഭവിക്കുന്ന 
സന്തോഷം, സഭയുടെയും സന്തോഷമാണെന്ന്‌ 
പ്രഖ്യാപിച്ചുകൊണ്ട്‌ അമോറിസ്‌ ലെത്തീസ്യ ആരംഭി 
ക്കുന്നത്‌. കാലാനുസൃതമായ വിചിന്തനങ്ങള്‍ക്ക്‌ സഭയെ 
ശക്തിപ്പെടുത്തുന്നതിന്‌ സിനഡും, അതിനോടനു 
ബന്ധിച്ച്‌ നടന്ന ചര്‍ച്ചകളും സഹായകമായി എന്ന്‌ ഈ 
ഗ്ബോധനരേഖയുടെ ആമുഖത്തില്‍ മാര്‍പാപ്പാ 
പറയുന്നു. കരുണയുടെ ജൂബിലി വര്‍ഷത്തിന്റെ 
പ്രത്യേകചിന്തകള്‍ കുടുംബബന്ധങ്ങളുടെ പശ്ചാത്തല 
ത്തില്‍ വിശകലനവിധേയമാക്കി കുറവുകളുള്ള 
കുടുംബങ്ങളില്‍ പോലും ക്രിസ്തീയ സ്നേഹവും 
സന്തോഷവും സംജാതമാക്കാനുള്ള പരിശ്രമം നമ്മുടെ 
ഭാഗത്തുനിന്ന്‌ ഉണ്ടാവണമെന്നും ഫ്രാന്‍സിസ്‌ മാര്‍പാപ്പാ 
ആഗ്രഹിക്കുന്നു. 
ഒന്‍പതു അദ്ധ്യായങ്ങള്‍- കുടുംബസംബന്ധിയായ 
വിഷയങ്ങള്‍ 

അമോറിസ്‌ ലെത്തീസ്യ ഒന്‍പതു അദ്ധ്യായങ്ങളി 
ലുടെ വിവാഹവും കുടുബവും അനുബന്ധ വിഷയങ്ങളും 
വിശകലന വിധേയമാക്കുന്നു. വി. ഗ്രന്ഥത്തില്‍ 
അധിഷ്ഠിതമായ ദൈവസ്ഥാപിത പ്രസ്ഥാനമെന്ന 


 കൈന്തവ കാഹളം - ജൂണ്‍ 2016 


ക്രൈസ്തവ കാഹളം - ജൂണ്‍ 2016 


നിലയില്‍ വചനത്തിന്റെ വെളിച്ചത്തില്‍ ഒന്നാമദ്ധ്യാ 
യത്തില്‍ കുടുംബത്തെ (ഫാന്‍സിസ്‌ മാര്‍പാപ്പാ 
അവതരിപ്പിക്കുന്നു. മാര്‍പാപ്പാ പറയുന്നു: കുടുംബ 
ത്തിന്റെ, ദൈവജനത്തിന്റെ, സ്‌നേഹത്തിന്റെ, 
കുടുംബ്രപശ്നങ്ങളുടെ ജീവിതഗന്ധിയായ കഥയാണ്‌ 
ബൈബിള്‍ പറയുന്നത്‌ . 


ഇന്നത്തെ കുടുംബത്തിലുള്ള വിവിധങ്ങളായ 
അനുഭവങ്ങളുടെ, കുടുംബം നേരിടുന്ന നിരവധിയായ 
വെല്ലുവിളികളുടെ, ഒരു വിശദവിവരണമാണ്‌ രണ്ടാ 
മദ്ധ്യായത്തില്‍. കുടുംബത്തിന്റെ ക്ഷേമം, ലോകത്തി 
ന്റെയും സഭയുടെയും നിലനില്‍പിനും ഭാവിക്കും 
അനിവാര്യമായ ഘടകമാണെന്ന്‌ മാര്‍പ്പാപ്പാ എഴുതുന്നു. 
യേശുവിനെ നോക്കി ജീവിക്കുകയും, അവിടുത്തെ 
മാതൃക പിന്‍തുടരുകയും ചെയ്യുകയെന്നതാണ്‌ 
കുടുംബത്തിന്റെ വിളിയെന്ന്‌ മൂന്നാം അദ്ധ്യായത്തില്‍ 
വിവരിക്കുന്നു. സ്നേഹത്തെക്കുറിച്ചു സംസാരിക്കുന്നി 
ല്ലെങ്കില്‍ വിവാഹത്തെയും കുടുംബത്തെയും കുറിച്ച്‌ 
പറയുന്നതെന്തും കുറവുള്ളതായിരിക്കുമെന്ന്‌ നാലാം 
അദ്ധ്യായത്തില്‍ മാര്‍പാപ്പാ പറയുന്നു. ഈ സ്നേഹം 
ഫലദായകമാവുന്നത്‌ കുടുംബത്തിലൂടെ മനുഷ്യജീവന്‍ 
പരിപോഷിപ്പിച്ച്‌ പരിപാലിക്കുന്നതിലാണെന്ന്‌ അഞ്ചാം 
അദ്ധ്യായത്തില്‍ എടുത്തു പറയുന്നു. വിവാഹവും, 
കുടുംബവുമായി ബന്ധപ്പെട്ട അജപാലനപരമായ 
പ്രായോഗിക്ച്രശ്നങ്ങള്‍ ചര്‍ച്ച ചെയ്യാനാണ്‌ ആറാം 
അദ്ധ്യായം ശ്രമിക്കുന്നത്‌. മാതാപിതാക്കള്‍ കുട്ടികളുടെ 
സ്വഭാവരൂപീകരണത്തില്‍ പ്രത്യേകിച്ചുംവിശ്വാസ- 
ധാര്‍മ്മിക കാര്യങ്ങളുടെ വളര്‍ച്ചയ്ക്ക്‌ നിര്‍ണ്ണായക 
പങ്കുവഹിക്കണമെന്നും, അങ്ങനെ മെച്ചമായ പരിശീലനം 
നല്‍കുന്നതിന്‌ ശ്രദ്ധിക്കണമെന്നും ഏഴാം അദ്ധ്യായം 
പ്രതിപാദിക്കുന്നു. 


വത്തിക്കാനില്‍ നടന്ന കുടുംബസിനഡുമായി 
ബന്ധപ്പെട്ട്‌ ഏറ്റവും അധികം ചര്‍ച്ചചെയ്യപ്പെട്ട 
വിഷയങ്ങള്‍ കൈകാര്യം ചെയ്തിരിക്കുന്നത്‌ എട്ടാം 
അദ്ധ്യായത്തിലാണ്‌. വിവാഹമോചനം നേടി സഭയ്ക്കു 
പുറത്തു പുനര്‍വിവാഹം നടത്തിയവരെക്കുറിച്ച്‌ ഇവിടെ 
ചര്‍ച്ചചെയ്യുന്നു. അവസാനത്തെ അദ്ധ്യായത്തില്‍, 
കുടുംബജീവിത്തിലുണ്ടായിരിക്കേണ്ട ആദ്ധ്യാത്മിക 
മൂല്യങ്ങളെക്കുറിച്ചും ചര്‍ച്ചചെയ്യുന്നു. 
കുടുംബം: ദൈവത്തിന്‌ മനുഷ്യരെക്കുറിച്ചുള്ള 
സ്വപ്നം 

സഭ ഇതുവരെ കുടുംബത്തെകുറിച്ച്‌ പഠിപ്പിക്കുന്ന 
കാര്യങ്ങളുടെ തുടര്‍ച്ചയായതിനാല്‍ അമോറിസ്‌ 
ലെത്തീസ്യ രണ്ടു സിനഡ്‌ അനുഭവങ്ങളുടെ ശക്തമായ 
്രതിഫലനവുമാണ്‌. അതിനാല്‍ത്തന്നെ, മ്മെതാന്‍ 
മാരുടെ സിനഡിന്റെ അവസാന അവലോകനത്തിലെ 
ആശയങ്ങള്‍ ധാരാളമായി ഈ പ്രബോധനരേഖയില്‍ 
ഉള്‍ക്കൊള്ളിച്ചിട്ടുണ്ട്‌. (ഫാന്‍സിസ്‌ മാര്‍പാപ്പായുടെ 
പ്രത്യേക പ്രവര്‍ത്തനശൈലിയും, അവതരണശൈലിയും 
ഈ രേഖയെ വ്യത്യസ്തമാക്കുന്നു. ഭാഷ ലളിതവും, 
ആശയങ്ങള്‍ പ്രായോഗിക സമീപനത്തില്‍ അധിഷ്ഠിത 
വുമാണ്‌. കൂടാതെ കാരുണ്യവര്‍ഷത്തിന്റെ പ്രത്യേക 
ദര്‍ശനങ്ങള്‍ ഈ പ്രബോധനരേഖയിലും പ്രതിഫലി 


ചിട്ടുണ്ട്‌. മാര്‍പാപ്പാ മനോഹാരിതയോടെ കുടുംബത്തെ 
ക്കുറിച്ച്‌ പറയുന്നു: കുടുംബം പടുത്തുയര്‍ത്താന്‍ 
ആഗ്രഹിക്കുന്നവരെല്ലാം ദൈവത്തിന്‌ മനുഷ്യരെക്കുറി 
ച്ചുള്ള സ്വപ്നത്തിന്റെ ഭാഗമാകാന്‍ പരിശ്രമിക്കു 
ന്നവരാണ്‌. അങ്ങനെ നമുക്കു ദൈവത്തോടൊത്തു 
സ്വപ്നം കാണാനും, ഒരിക്കലും ഏകാന്തതയിലേക്ക്‌ 
ഒരിക്കലും വീണുപോകാത്ത ലോകത്തിന്റെ നിര്‍മ്മാ 
താക്കളാകാനും സാധിക്കുന്നു . 


ലോകത്തിനുവേണ്ടി യേശുവിനെ മാറ്റാതെ, 
യേശുവിനുവേണ്ടി ലോകത്തെ മാറ്റുക 


ഇന്നത്തെ സെക്കുലര്‍ ചിന്താഗതിക്കനുസരിച്ച്‌ 
സഭാപ്രബോധനങ്ങളുടെ ദിശമാറണമെന്ന്‌ ചിന്തിക്കുന്ന 
തവര്‍ക്ക്‌ വലിയ നിരാശയാണ്‌ ഈ പ്രബോധനരേഖ 
സമ്മാനിക്കുന്നത്‌. യേശുവിന്റെ, സഭയുടെ, ചിന്തയ 
നുസരിച്ച്‌ ലോകത്തെ സഭ മാറ്റിമറിക്കണമെന്ന്‌ 
ഫ്രാന്‍സിസ്‌ മാര്‍പാപ്പാ ആഗ്രഹിക്കുന്നു. വിവാഹത്തെ 
സംബന്ധിച്ച സഭയുടെ പ്രബോധനം വ്യക്തമായും 
മാറ്റമില്ലാതെയും അമോറിസ്‌ ലെത്തീസ്യയില്‍ 
അവതരിപ്പിച്ചിരിക്കുന്നു. ജീവനിലേയ്ക്കു തുറവിയുള്ള 
ഒരു പുരുഷനും ഒരു സ്ത്രീയും തമ്മിലുള്ള ബന്ധത്തെ 
മാര്രമേ വിവാഹമെന്ന്‌ വിളിക്കാനാവു . സ്വവര്‍ഗ്ഗ 
ബന്ധങ്ങളെയും, അത്തരത്തിലുള്ള ആകര്‍ഷണ 
ങ്ങളെയും അംഗീകരിക്കുന്ന നിയമങ്ങള്‍ പല 
രാജ്യങ്ങളിലും നിലവില്‍ വന്നുകഴിഞ്ഞു.സമ്പന്ന 
രാജ്യങ്ങളും അന്തര്‍ദേശീയ സംഘടനകളും (പാവപ്പെട്ട 
രാജ്യങ്ങളിലെ ആളുകള്‍ക്ക്‌ സഹായമെത്തിക്കുന്നതിന്‌) 
മുകളില്‍പറഞ്ഞ അസ്വാഭാവിക നിയമങ്ങളും, നിബന്ധ 
നകളും അനുസരിക്കണമെന്ന രീതി സഭയ്ക്ക്‌ 
അന്വീകാര്യമാണെന്നു ഫ്രാന്‍സിസ്‌ മാര്‍പ്പാപ്പ പറയുന്നു. 
കുടുംബത്തിനുവേണ്ടിയുള്ള നമ്മുടെ ഏറ്റവും വലിയ 
അജപാലന ദൌത്യം കുടുംബാംഗങ്ങളെ പരസ്പര 
സ്നേഹത്തില്‍ ഉറപ്പിക്കുകയും, ജീവിതപ്രശ്ന 
ങ്ങളില്‍പെട്ടുണ്ടാകുന്ന മുറിവുകളുണക്കാന്‍ സഹായി 
ക്കുകയും, വിവാഹമോചനം എന്ന തിന്മ ഈ കാല 
ഘട്ടത്തില്‍ നമ്മുടെ സമൂഹത്തില്‍ പടരാതിരി 
ക്കുന്നതിന്‌ സഹായിക്കുകയുമാണ്‌. 


ബലഹീനരെ കരുതുക 


വിവാഹമോചനം നടത്തി സഭയ്ക്കുപുറത്ത്‌ പുനര്‍ 
വിവാഹം ചെയ്തവരുടെ ആത്മീയശുശ്രൂഷയെക്കുറിച്ചും 
ഈ പ്രബോധനരേഖയില്‍ മാര്‍പ്പാപ്പ വിശദമായി 
പ്രതിപാദിക്കുന്നുണ്ട്‌. സഭാമക്കളുടെ ബലഹീനതകളെ 
ക്കുറിച്ച്‌ ബോധ്യമുള്ള സഭ ഈ ബലഹീനരുടെ 
അജപാലനാവശ്യങ്ങള്‍ നടത്തിക്കൊടുക്കുന്നത്‌ സഭ 
യുടെ മഹത്തായ ശുശ്രൂഷയുടെ ഭാഗമായി കരുതണം. 
കാനോനിക കാരണങ്ങളാല്‍ അവര്‍ക്ക്‌ വി. കുര്‍ബാന 
സ്വീകരണം അര്പാപൃമാണെങ്കിലും അവര്‍ സഭ 
യില്‍നിന്നു പുറത്താക്കപ്പെട്ടവരല്ലെന്നു മാര്തമല്ല, 
സഭയുടെ സജീവാംഗങ്ങള്‍ തന്നെയാണ്‌ എന്ന്‌ 
തിരിച്ചറിയണം. ഇത്തരത്തിലുള്ള കുടുംബം സുവി 
ശേഷം വിഭാവനചെയ്യുന്ന മാതൃകാപരമായ കുടുംബ 
മല്ലെങ്കിലും, ദൈവകൃപ അവരിലും പ്രകടമാണ്‌. ഈ 
ബോധ്യത്തോടെയായിരിക്കണം അജപാലകര്‍ അവരോടു 


` 


പെരുമാറേണ്ടത്‌. ഇവര്‍ക്കു സഭാപ്രബോധനങ്ങള്‍ 
കലര്‍പ്പില്ലാതെ പറഞ്ഞുകൊടുക്കുന്നതിനും സഭയോടു 
ചേര്‍ത്തുനിര്‍ത്തി സ്നേഹിക്കുന്നതിനും വൈദികര്‍ക്ക്‌ 
്രത്ൃ്യേക കടമയുണ്ട്‌. ര്രാന്‍സിസ്‌ മാര്‍പാപ്പാ 
എഴുതുന്നു: ഒരു കുടുംബവും സ്വര്‍ഗ്ഗത്തില്‍ നിന്ന്‌ 
പൊട്ടിവീണതല്ലാത്തതിനാല്‍..... നിരന്തരമായി രൂപാന്തരം 
്രാപിച്ച്‌, സ്നേഹിക്കാനുള്ള വിളിയില്‍ പക്വത 
പ്രാപിക്കണം. 

സ്വയം വിമര്‍ശനം 


സഭയെക്കുറിച്ചു ചിലയിടങ്ങളില്‍ പാപ്പാ സ്വയം 
വിമര്‍ശനവും നടത്തുന്നുണ്ട്‌. ഇന്നത്തെ യുവജനങ്ങളെ 
വേണ്ടരീതിയില്‍ വിവാഹ കൂദാശയെ സമീപിക്കുന്നതിന്‌ 
സഭ 
്രമാണങ്ങളിലും നിയമങ്ങളിലും തങ്ങളെത്തന്നെ 


വെല്ലുവിളിക്കുന്നില്ലെന്നു പാപ്പ പറയുന്നു. 
തളച്ചിടാതെ പ്രായോഗികവും, കാലികവും, ദൈവി 
കവുമായ സഹായങ്ങള്‍ കുടുംബസ്ഥര്‍ക്കു നല്‍കുന്ന 
സമീപനങ്ങളിലേക്ക്‌ സഭ വളരേണ്ടിയിരിക്കുന്നു. 
്രാദേശിക സഭാദ്ധ്യക്ഷന്മാര്‍ ഇക്കാര്യങ്ങളില്‍ 
പ്രായോഗികതയോടെ തങ്ങളുടെ അജപാലനദത്യം 
നിര്‍വൃഹിക്കുകയും, കാനോനികമായ പ്രശ്നങ്ങളുള്ള 
വിവാഹങ്ങളില്‍ പോലും നന്മകളും, നന്നാവാനുള്ള 
അവസരങ്ങളുമുണ്ടെന്ന്‌ തിരിച്ചറിയുകയും വേണം. 
മാര്‍പാപ്പാ എഴുതുന്നു: എന്നാല്‍ ഞാന്‍ വിശ്വസിക്കുന്നു, 
മനുഷ്യന്റെ ബലഹീനതകള്‍ക്കു നടുവിലും യേശുവിന്റെ 
സഭയിലൂടെ പരിശുദ്ധാത്മാവ്‌ ദൈവിക നന്മകള്‍ 
വിതയ്ക്കുന്ന ഒരു നല്ല അമ്മയെപ്പോലെ തന്റെ മക്കളോട്‌ 
സഭ ദൈവിക്രപബോധനങ്ങളെ കലര്‍പ്പില്ലാതെ 
പഠിപ്പിക്കുകയും, അങ്ങനെ ലോകത്തിന്റെ തെരുവിലെ 
തെളിമയാര്‍ന്നു 
ജീവിക്കാന്‍ പരിശീലിപ്പിക്കുകയും ചെയ്യുക . 


ചെളിയിലൂടെ നടക്കുമ്പോഴും 


വായിക്കുക, പഠിക്കുക, പ്രയോഗത്തില്‍ വരുത്തുക. 

അമോറിസ്‌ ലെത്തീസ്യ ഒരേസമയം സഭയുടെ 
ഒരിക്കലും മാറാന്‍ കഴിയാത്ത സുവിശേഷാധിഷ്ഠിത 
നിത്യസത്യങ്ങളെ അതിന്റെ ചൈതന്യത്തില്‍ അവതരി 


Apostolic exportation 


AMORIS LAETITIA: ON LOVE IN THE FAMILY 


ജക 


=~ 
ടട 


ന 


p- 


പ്പിക്കുകയും അതേസമയം എന്നും 
മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്തിനനുസൃതമായി അത്‌ 
കരുണാര്‍ദ്രതയോടെ പകര്‍ന്നു നല്‍കുകയും ചെയ്യുന്നു. 
ഭാവിയില്‍ 
പഠനവിധേയമാക്കുകയും, ചര്‍ച്ചചെയ്യപ്പെടുകയും, 


അതുകൊണ്ടുതന്നെ ഒരുപാടു 


വിവാഹത്തെയും കുടുംബ 
ജീവിതത്തെയും ഐശ്വര്യസമൃദ്ധമാക്കുകയും ചെയ്യാന്‍ 
പോകുന്ന ഒരു പ്രബോധന രേഖയാണിത്‌. സഭാമക്കളും, 
നേതൃത്വവും വിശാലമനസ്സോടെയും, (പാര്‍ത്ഥന 
യോടെയും ഇതു വായിക്കുകയും നമ്മുടെ കുടുംബ 
മാര്‍ഗ്ഗങ്ങള്‍ 
അതില്‍നിന്ന്‌ സ്വീകരിക്കുകയും വേണം. കുടുംബത്തെ 


ങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനുള്ള 


ക്കുറിച്ചുള്ള ്രാന്‍സിസ്‌ മാര്‍പാപ്പായുടെ ശക്തമായ 
കാഴ്ചപ്പാടുകള്‍ പ്രായോഗികതലത്തിലെത്തിച്ചാല്‍ 
കത്തോലിക്കാ കുടുംബങ്ങള്‍ ദൈവസ്നേഹത്തിന്റെ 
ജീവിക്കുന്ന മാതൃകകളും ലോകത്തിനുതന്നെ മാതൃക 


നല്‍കുന്ന പഠനവേദികളുമായി മാറും. - 


വധുവിനെ ആവശ്യമുണ്ട്‌. 


മലങ്കര കത്തോലിക്കാ യുവാവ്‌. 
എന്‍ജിനീയറിംഗ്‌ ഡിച്ഛോമ ബിരുദധാരി. 
ഗവണ്‍മെന്റ്‌ എയ്ഡഡ്‌ കോളെജില്‍ 
സ്ഥിരം ജോലി. 

26 വയസ്സ്‌, 173സെ.മീ ഉയരം. വെളുഷുനിറം. 


അനുയോജ്യരായ പെണ്‍കുട്ടികളുടെ 
മാതാപിതാക്കളില്‍നിന്ന്‌ വിവാഹാലോചന 
ക്ഷണിക്കുന്നു. 


Contact No. 9447657911, 9495575249 


Fy) കൈന്തവ കാഹളം - ജൂണ്‍ 2016 


ക്രൈസ്തവ കാഹളം - ജൂണ്‍ 2016 


ആനന്ദാ: 


സ്നേഹത്തിന്റെ 


വചനവെളിച്ചത്തില്‍ 


്രാന്‍സിസ്‌ മാര്‍പാപ്പായുടെ ഏറ്റവും പുതിയ 
പ്രബോധനമാണ്‌ സ്നേഹത്തിന്റെ ആനന്ദം (Amoris 
Laetitia - The Joy of Love) .2014-2015 ലായി നടന്ന ദ്വിമാന 
മ്രെതാന്‍ സിനഡിന്റെ ചര്‍ച്ചകളും അഭിപ്രായങ്ങളും 
നിഗമനങ്ങളും തീരുമാനങ്ങളും ക്രോഡീകരിച്ച്‌ മാര്‍ 
പാപ്പായുടെ ്രബോധനമായി (Pepal Exchortation) 
പ്രസിദ്ധീകരിച്ചിരിക്കുന്ന രേഖയാണ്‌ സ്നേഹത്തിന്റെ 
ആനന്ദം. ഈ വര്‍ഷം മാര്‍ച്ച്‌ 19 ന്‌ വി. യാസേപ്പ്‌ 
പിതാവിന്റെ തിരുന്നാളിനാണ്‌ ഈ പ്രബോധനം 
പ്രസിദ്ധീകരിച്ചത്‌. നസറേത്തിലെ തിരുകുടുംബത്തെ 
മാതൃകയായി അവതരിപ്പിക്കുകയും തിരുകുടുംബത്തോട്‌ 
പ്രാര്‍ത്ഥിച്ചുകൊണ്ട്‌ അവസാനിപ്പിക്കുകയും ചെയ്യുന്ന 
ഈ രേഖ തിരുകുടുംബത്തിന്റെ നായകന്റെ തിരുന്നാള്‍ 
ദിവസം പ്രസിദ്ധീകരിച്ചത്‌ ഏറെ ഉചിതവും യുക്തി 
സഹജവും ആയിരിക്കുന്നു. 325 ഖണ്ഡികകളുള്ള ഈ 
രേഖ അടുത്തകാലത്ത്‌ റോമില്‍ നിന്നിറങ്ങിയ ഏറ്റവും 
ദീര്‍ഘമായ രേഖയാണ്‌. ഇത്‌ ഒന്‍പത്‌ അധ്യായങ്ങളായി 
തിരിച്ചിരിക്കുന്നു. ഏഴു ഖണ്ഡികകള്‍ ഉള്‍ക്കൊള്ളുന്ന 
ഒരു ആമുഖത്തിന്‌ ശേഷം വചനവെളിച്ചത്തില്‍ എന്ന 
തലക്കെട്ടോടെ ഒന്നാം അധ്യായം ആരംഭിക്കുന്നു. ഈ 
അധ്യായമാണ്‌ ഈ ലേഖനത്തിന്റെ പഠനവിഷയം. 
ബൈബിളിന്റെ വെളിച്ചത്തില്‍ വിവാഹത്തെയും 
കുടുംബത്തെയും നോക്കിക്കാണാനാണ്‌ ഫ്രാന്‍സിസ്‌ 
പാപ്പാ ഈ അധ്യായത്തില്‍ ശ്രമിക്കുന്നത്‌. 

ഇത്‌ ഒരു ശാസ്ത്രീയ പഠനമല്ല. കാതുകകരമായ ഒരു 
നിരീക്ഷണത്തിന്റെ സ്വഭാവമാണ്‌ ഈ അധ്യായത്തിന്‌ 
ഉള്ളത്‌. ഏറ്റവും അധികം ശ്രദ്ധയോടെ മാര്‍പാപ്പാ 
നിരീക്ഷിക്കുന്ന രണ്ടു വചനഭാഗങ്ങള്‍ ഉല്‍പ്പത്തി ഒന്നും 
രണ്ടും അധ്യായങ്ങളിലെ സൃഷ്ടിവിവരണവും 128-00 
സങ്കീര്‍ത്തനം അവതരിപ്പിക്കുന്ന ആദര്‍ശകുടുംബ 
ചി്രവുമാണ്‌. ഇവിടെ വചനത്തില്‍ നിന്ന്‌ 
കുടുംബത്തിലേക്ക്‌ എന്ന രീതിയില്‍ വചനപഠനം 
നടത്തുന്ന പാപ്പാ ഈ അധ്യായത്തിന്റെ അവസാന 
ഭാഗത്ത്‌ ഇന്നത്തെ കുടുംബങ്ങളില്‍ കാണുന്ന 
പ്രശ്നങ്ങളില്‍ നിന്ന്‌ വചനത്തിലേക്ക്‌ പോകുകയും 
അവിടെ നിന്ന്‌ ശക്തിയാര്‍ജ്ജിക്കാന്‍ ശ്രമിക്കുകയും 
ചെയ്യുന്നു. ഈ പഠനവും സൃഷ്ടിവിവരണത്തില്‍ 
നിന്നാരംഭിക്കും. 


സൃഷ്ടിയെപറ്റി വിവരിക്കുന്ന രണ്ട്‌ ഭാഗങ്ങള്‍ ഉണ്ട്‌. 
ഉല്‍പ്പത്തി പുസ്തകത്തില്‍ 11 -2:4 ഉം 2:5 -25 ഉം. 


റവ. ഡോ. ഫാ. ഫിലിപ്പ്‌ ചെമ്പകശ്ശേരി 


തിരുവനന്തപുരം സെന്റ്‌ മേരീസ്‌ മലങ്കര സെമിനാരിയില്‍ 
ദൈവശാസ്ത്രവിഭാഗം പ്രൊഫസറാണ്‌ 


ഒന്നാമത്തേത്‌ പുരോഹിത പാരമ്പര്യത്തില്‍ നിന്നും 
രണ്ടാമത്തേത്‌ യാഹ്വിസ്റ്റ്‌ പാരമ്പര്യത്തില്‍ നിന്നും 
വരുന്നവെന്നാണ്‌ ഇന്നത്തെ പൊതുവായ ധാരണ. 
പുരോഹിതപാരമ്പര്യത്തില്‍ മനുഷ്യസ്യഷ്ടിയെപ്പറ്റി 
പറഞ്ഞിരിക്കുന്നത്‌ ഇങ്ങനെയാണ്‌: 


ദൈവം അരുളിചെയ്തു.നമ്മുടെ ഛായയിലും 
സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. അവര്‍ക്ക്‌ 
കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവ 
കളുടെയും നാല്‍ക്കാലികളുടെയും ഭൂമി മുഴുവന്റെയും 
ഭൂമിയില്‍ ഇഴയുന്ന സര്‍വൃജീവികളുടെയും മേല്‍ 
ആധിപത്യം ഉണ്ടായിരിക്കട്ടെ (1: 26) അങ്ങനെ ദൈവം 
തന്റെ ഛായയില്‍ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ 
ഛായയില്‍ അവിടുന്ന്‌ അവനെ സൃഷ്ടിച്ചു. സ്ത്രീയും 
പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു (1: 27) 

ഈ രണ്ടു വാക്യങ്ങളിലൂടെയാണ്‌ ഉല്‍പ്പത്തി 1-00 
അധ്യായത്തില്‍ മനുഷ്യസൃഷ്ടി എങ്ങനെയാണെന്ന്‌ 
വിവരിക്കുന്നത്‌. അത്‌ ദൈവത്തിന്റെ ഛായയിലാണ്‌. 
മറ്റുള്ളവരുടെ സൃഷ്ടിയില്‍ കാണാത്തതും മനുഷ്യ 
സൃഷ്ടിയില്‍ മാത്രം കാണുന്നതുമായ സവിശേഷ 
തയാണ്‌ ഈ ദൈവത്തിന്റെ ഛായ (ഛായയും 
സാദൃശ്യവും). എന്താണ്‌ ഇതിന്റെ അര്‍ത്ഥം എന്ന്‌ 
സഭാപിതാക്കന്മാരുടെ കാലം മുതല്‍ ഗൌരവമായി 
അന്വേഷിച്ചിരുന്നു. പാശ്വാത്യപിതാവായ അഗസ്തി 
നോസ്‌ ഈ വാക്യങ്ങളില്‍ നിന്നാണ്‌ (തിത്വത്തെ 
പ്പറ്റിയുള്ള തന്റെ ദൈവാശാസ്(തചിന്ത രൂപപ്പെടു 
ത്തിയത്‌. ഈ ചിന്തയ്ക്ക്‌ കുറേകുടെ ഉറച്ച അടിസ്ഥാനം 
നല്‍കുകമാത്രമാണ്‌ മധ്യയുഗത്തിലെ മഹാ ദൈവ 
ശാസ്രരജ്ഞനായ തോമസ്‌ അക്വിനാസ്‌ ചെയ്തത്‌. 
ഇവര്‍ രണ്ട്‌ പേരും മനുഷ്യന്റെ ആന്തരീകജീവിതത്തിന്റെ 
ഘടനയില്‍ നിന്ന്‌, ദൈവത്തിന്റെ ആന്തരീകരഹസ്യമായ 


ത്രിത്വം മനസ്സിലാക്കാന്‍ ശ്രമിച്ചു. മനുഷ്യനില്‍ ഒരു 
ത്രിത്വമുണ്ട്‌- മനസ്സും മനസ്സിന്റെ ശക്തികളായ അറിവും 
സ്നേഹവും. മനുഷ്യനിലെ ഈ ത്രിത്വത്തില്‍ നിന്ന്‌ 
മനുഷ്യന്‍ ആരുടെ ഛായയാണോ ആ ദൈവത്തിലെ 
അ്രിത്വത്തിലേക്ക്‌ എത്തിച്ചേരുക ഇതായിരുന്നു 
അഗസ്തിനോസിന്റെയും തോമസിന്റെയും ചിന്താരീതി. 
ഈ ചിന്താരീതി 1; 26 നെ സംബന്ധിച്ചിടത്തോളം 
സാധുവെന്നു അംഗീകരിക്കാതിരിക്കാന്‍സാധിക്കുകയില്ല. 


എന്നാല്‍ 1: 27 ന്റെ അര്‍ത്ഥമെന്ത്‌. അവിടെ മനുഷ്യ 
വ്യക്തി ദൈവത്തിന്റെ ഛായയാണെന്നല്ല പറഞ്ഞിരി 
ക്കുന്നത്‌. സ്ത്രീയും പുരുഷനുമായ അവര്‍ (ബഹു 
വചനം) ദൈവത്തിന്റെ ഛായയാണു പോലും. അതായത്‌ 
മനുഷ്യര്‍ സ്ത്രീ പുരുഷനായിരിക്കുന്നത്‌ ദൈവത്തിന്റെ 
ഛായയാണെന്നര്‍ത്ഥം. അങ്ങനെയെങ്കില്‍ ദൈവത്തില്‍ 
ഒരു സ്ത്രീ-പുരുഷ വ്യത്യാസം - ലൈംഗികതയുണ്ടോ? 
അല്ലാതെങ്ങനെയാണ്‌ മനുഷ്യന്റെ ലൈംഗികത 
ദൈവത്തിന്റെ ഛായയാകുന്നത്‌ ? ഈ ചിന്തയില്‍ 
നിന്നാണ്‌ ഫ്രാന്‍സിസ്‌ മാര്‍പാപ്പാ കുടുംബത്തിന്റെ 
അടിസ്ഥാനം ബൈബിളില്‍ കണ്ടെത്തുന്നത്‌. വേദ 
പുസ്തകം അവതരിപ്പിക്കുന്ന ദൈവം ഒരു ഭാതിക 
യാഥാര്‍ത്ഥ്യമല്ല. ഭാതികയാഥാര്‍ത്ഥ്യങ്ങളിലേ ലൈംഗിക 
തയും സ്ത്രീ പുരുഷ വ്യത്യാസവുമുള്ളു. യഹൂദര്‍ക്ക്‌ 
ചുറ്റും ജീവിച്ചിരുന്നവരുടെ വികലമായ ദൈവസങ്കല്‌ 
പങ്ങളെ തച്ചുടക്കുന്നതാണ്‌ ബൈബിളിലെ ദൈവ 
സങ്കല്പം. അങ്ങനെയെങ്കില്‍ മനുഷ്യന്‍ സ്ത്രീയും 
പുരുഷനുമായിരിക്കുന്നതില്‍ ദൈവത്തിന്റെ ഛായ 
അടങ്ങിയിരിക്കുന്നുവെന്ന്‌ എങ്ങനെ പറയാനാകും. 
ഫ്രാന്‍സിസ്‌ മാര്‍പാപ്പാ ഇങ്ങനെ ഉത്തരം പറയുന്നു: 
സ്ത്രീയും പുരുഷനുമെന്നാല്‍ സാമൂഹികതയെന്നാ 
ണര്‍ത്ഥം. മനുഷ്യന്റെ സാമൂഹികതയുടെ അടിസ്ഥാ 
നമോ കുടുംബം. കുടുംബത്തിന്റെ അടിസ്ഥാനമോ 
മനുഷ്യന്‍. സ്രതീയും പുരുഷനുമായിരിക്കുന്നത്‌, 
മനുഷ്യനിലെ ലൈംഗികത. ഈ ചിന്തയ്ക്ക്‌ ജോണ്‍ 
പോള്‍ രണ്ടാമനില്‍ നിന്ന്‌ ്രാന്‍സിസ്‌ മാര്‍പാപ്പാ 
പിന്തുണ സ്വീകരിക്കുന്നു. ജോണ്‍പോള്‍ ഇങ്ങനെ 
പറഞ്ഞിട്ടുണ്ട്‌: തന്റെ അത്യാഗാധ രഹസ്യത്തില്‍ നമ്മുടെ 
ദൈവം ഏകാന്തതയല്ല, കുടുംബമാണ്‌. കാരണം 
അവനില്‍ തന്നെ പിതൃത്വവും പുത്രത്വവും കുടുംബ 
ത്തിന്റെ സാരാംശമായ സ്നേഹവും ഉണ്ട്‌. ദൈവ 
കുടുംബത്തിലെ ആ സ്നേഹമാണ്‌ പരിശുദ്ധാ 
ത്മാവ്‌. അതിനാലാണ്‌ മനുഷ്യന്‍ സ്ത്രീയും പുരുഷനു 
മായരിക്കുന്നതില്‍ ദൈവത്തിന്റെ ഛായ അടങ്ങിയിരി 
ക്കുന്നുവെന്ന്‌ വചനം പറയുന്നത്‌. സ്നേഹിക്കുകയും 


ജീവന്‍ പ്രത്യുത്പാദിക്കുകയും ചെയ്യുന്ന ദമ്പതികള്‍ 
ജീവനുള്ള വിഗ്രഹങ്ങളാണ്‌. അതിനാല്‍ സഫലമായ 
സ്നേഹം ദൈവത്തിന്റെ ആന്തരീകജീവിതത്തിന്റെ 
ചിഹമായിത്തീരുന്നു. ഇതാണ്‌ ഉല്‍പ്പ1:27 ന്റെ അര്‍ത്ഥം. 


രണ്ടാം സൃഷ്ടിവിവരണത്തില്‍ 18ഉം 20 ഉം 
വാക്യങ്ങളാണ്‌ (്രാന്‍സിസ്‌ മാര്‍പാപ്പായെ ഏറെ 
സ്വാധീനിച്ചത്‌. പുരുഷനു ചേര്‍ന്ന ഒരു തുണയെ 
അന്വേഷിക്കുന്ന രംഗം. പുരുഷനു യോജിച്ചതും അവന്‍ 
താങ്ങായിരിക്കുന്നതുമായ ഇണ. ഇതും ഒരു സമൂഹ 
ത്തിന്റെ അടിസ്ഥാനഘടകമാണ്‌. സംഭാഷണം ചെയ്യാന്‍, 
ആവശ്യമായ അടിസ്ഥാനഘടകങ്ങളാണ്‌ ഇവിടെ 
ഉദ്ദേശിക്കുന്നത്‌, നിശബ്ദമായയും വാചികമായും 
സംഭാഷണത്തില്‍ ഏര്‍പ്പെടാം. എന്റെ ര്രയന്‍ എന്റേതും 
ഞാന്‍ അവന്റേതുമാണെന്ന്‌ ഉത്തമഗീതത്തിലെ യുവതി 
പറയുമ്പോള്‍ (ഉ 2: 16,, 63) സംഭാഷണത്തിന്റെ 
അടിസ്ഥാനമായ സ്വന്തമാകലാണ്‌ സൂചിപ്പിക്കുന്നത്‌. 
സ്വന്തമാകല്‍ തന്നെ ഒരു നിശബ്ദ സംഭാഷണമാണ്‌. 
അവിടെ സമൂഹമുണ്ട്‌. ആ സമൂഹം ദൈവത്തിന്റെ 
സാമൂഹികതയുടെ ഛായയും ചിഹ്നവുമാണ്‌. 


സൃഷ്‌ ടിവിവരണത്തില്‍ നിന്ന്‌ കുടുംബത്തിന്റെ 
അടിസ്ഥാനമെന്തെന്ന്‌ വിശദീകരിച്ചശേഷം ആ 
കടുംബത്തിന്റെ ഉള്ളിലേക്ക്‌ കടക്കാന്‍ ശ്രമിക്കുകയാണ്‌ 
മാര്‍പാപ്പാ. അത്‌ 128-00 സങ്കീര്‍ത്തനത്തിന്റെ സഹായ 
ത്തോടെയാണ്‌. മൂന്നാം വാകൃത്തിലാണ്‌ മാര്‍പാപ്പാ 
സൌഭാഗ്യകുടുംബത്തിന്റെ ചിത്രം കണ്ടെത്തുന്നത്‌. 


നിന്റെ ഭാര്യ ഭവനത്തില്‍ ഫലസമൃദ്ധമായ 
മുന്തിരിപോലെയായിരിക്കും. നിന്റെ മക്കള്‍ നിന്റെ 
മേശക്ക്‌ ചുറ്റും ഒലിവ്‌ തൈകള്‍ പോലെയും (സങ്കീര്‍ 
128: 3) 


ദൈവഭയമുള്ള ഭാഗ്യവാന്റെ കുടുംബമാണിവിടെ 
വിഷയം. അത്തരം ഭാഗ്യവാന്‍ കുടുംബങ്ങളോടൊപ്പം 
ഭക്ഷണത്തിനിരിക്കുന്ന രംഗമാണ്‌ സങ്കീര്‍ത്തന 
കര്‍ത്താവ്‌ വരച്ചുകാട്ടുന്നത്‌. മാതാപിതാക്കളും മക്കളും 
ചേര്‍ന്ന ആദര്‍ശകുടുംബം. കേന്ദ്രസ്ഥാനത്താണ്‌ 
മാതാപിതാക്കള്‍ അവര്‍ക്ക്‌ ചുറ്റും മക്കളുടെ ഒരു വലയം. 
കുടുംബത്തെ ഒരു ഭവനമായി സങ്കല്പിച്ചാല്‍ 
അടിസ്ഥാനശിലകളാണ്‌ മാതാപിതാക്കള്‍ അതിനു 
മുകളില്‍ വച്ചുറപ്പിപ്പിച്ചിരിക്കുന്ന സജീവശിലകളാണ്‌ 
മക്കള്‍. എര്രായ ഭാഷയും ഈ സങ്കല്പത്തിന്‌ 
പിന്തുണനല്‍കുന്നു. പഴയനിയമത്തില്‍ ഏറ്റവും അധികം 
പ്രാവശ്യം ഉപയോഗിക്കുന്ന പദം ദൈവത്തെ കുറിക്കുന്ന 


PY കൈന്തവ കാഹളം - ജൂണ്‍ 2016 


ക്രൈസ്തവ കാഹളം - ജൂണ്‍ 2016 


വെല്ലുവിളികളും 
അനുഭവങ്ങളും 


ലോകത്തിന്റെയും സഭയുടെയും ഭാവിയില്‍ 
നിര്‍ണ്ണായക പങ്കുവഹിക്കുന്ന കുടുംബം നേരിടുന്ന 
വെല്ലുവിളികളെക്കുറിച്ചുള്ള കത്തോലിക്കാസഭയുടെ 
തിരിച്ചറിവാണ്‌, സ്നേഹത്തിന്റെ ആനന്ദമാണ്‌ കുടുംബം 
എന്ന്‌ നിര്‍വചിക്കുന്ന പുത്തന്‍ പ്രബോധനം പ്രഘോഷി 
ക്കുവാന്‍ സഭയെയും ഫ്രാന്‍സിസ്‌ മാര്‍പ്പാപ്പയെയും 
നിര്‍ബന്ധിച്ച സാമൂഹിക യാഥാര്‍ഥ്യം. പരിശുദ്ധാത്മ 
നിറവില്‍ സഭാപിതാക്കന്മാര്‍ രണ്ടു വട്ടം നടത്തിയ 
ഹൃദയംതുറന്ന ചര്‍ച്ചകളുടെയും തത്ഫലമായി രൂപം 
കൊണ്ട കരടിന്റെയും,സ്വന്തം കാഴ്ചപ്പാടുകളുടെയും 
അടിസ്ഥാനത്തിലാണ്‌ മാര്‍പ്പാപ്പ ഈ പ്രബോധനം 
തയ്യാറാക്കിയത്‌ (ഖ.31). വിവാഹവും കുടുംബവും 
നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച്‌ സഭയിലും, പുറത്തും 
നടന്നിട്ടുള്ള അസംഖ്യം പഠനങ്ങളെ കണക്കിലെടുക്കുന്ന 
രേഖ, ഇവയില്‍ പരിശുദ്ധാത്മാജ്വലനങ്ങള്‍ കാണു 
ന്നു. (ഖ.31) 


ടി. ദേവപ്രസാദ്‌ 
പ്രമുഖ മാധ്യമപ്രവര്‍ത്തകനും 
ധ്യാനഗുരുവുമാണ്‌ 


325 ഖണ്ഡികകളുള്ള പ്രബോധനത്തിലെ രണ്ടാം 
അധ്യായമാണ്‌,(ഖണ്‍ ഡികകള്‍ 31 - 57) ഈ 
വിഷയത്തിനായി നീക്കിവച്ചത്‌. ആ ഇരുപത്താറ്‌ 
ഖണ്ഡികകളെ കുടുംബത്തിന്റെ ഇന്നത്തെ അവസ്ഥ, 
വെല്ലുവിളികള്‍ എന്ന്‌ രണ്ട്‌ ഭാഗമാക്കി. 


സാംസ്ക്കാരിക അപചയം. 


ഇരുട്ടും വെളിച്ചവും കലര്‍ന്ന അവസ്ഥയിലാണ്‌ ഇന്ന്‌ 
കുടുംബം. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും 
നരവംശശാസ്ര്രപരവും സാംസ്ക്കാരികവും ആയ 
മാറ്റങ്ങള്‍ ഉണ്ടാകുന്നു എന്ന സത്യം കുടുംബം 
നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച്‌ വിശദവും വ്യത്യസ്ഥ 
വുമായ പഠനം അനിവാര്യമാക്കുന്നു എന്ന്‌ പാപ്പാ 
പറയുന്നു. കുടുംബത്തിലെ ഉത്തരവാദിത്വങ്ങളും 
ദൌത്യങ്ങളും കൂടുതല്‍ കൂടുതല്‍ പങ്കുവയക്കപ്പെ 
ടുന്നുണ്ട്‌. അതിനാല്‍ കൂടുതല്‍ സ്വാത്രന്ത്യം 


പദങ്ങളാണ്‌ - യഹോവ, ദൈവം എന്നിവ. അതു 
കഴിഞ്ഞാല്‍ ഏറ്റവും അധികം പ്രാവശ്യം കാണുന്ന പദം 
പൈതല്‍ എന്ന പദമാണ്‌-ഹീധര്രുവില്‍ ബെന്‍ എന്ന 
പദം. ഇത്‌ ബാനാ എന്ന എന്ന ക്രിയയില്‍ നിന്നുവന്ന 
താണ്‌. ബാനാ എന്നാല്‍ കെട്ടിപ്പടുക്കുക എന്നര്‍ത്ഥം. 
അതായത്‌ കുടുംബത്തെ കെട്ടിപ്പടുക്കുന്നത്‌ കുഞ്ഞുങ്ങള 
ണെന്നു സാരം. അതുകൊണ്ട്‌ തന്നെയാണ്‌ 127-90 
സങ്കീര്‍ത്തനം ഇങ്ങനെ പ്രഘോഷിക്കുന്നത്‌. 


കര്‍ത്താവ്‌ വീട്‌ പണിയുന്നില്ലങ്കെലില്‍ പണിക്കാരുടെ 
അധ്വാനം വ്യര്‍ത്ഥമാണ്‌. ... കര്‍ത്താവിന്റെ ദാനമാണ്‌ 
മക്കള്‍, ഉദരഫലം ഒരു സമ്മാനവും. യാവനത്തില്‍ 
ജനിക്കുന്ന മക്കള്‍ യുദ്ധവീരന്റെ കൈയിലെ അസ്ത്രം 
പോലെയാണ്‌. അവകൊണ്ട്‌ ആവനാഴി നിറയ്ക്കുന്നു 
വാന്‍ ഭാഗ്യവാന്‍.. നഗരകവാടത്തില്‍ വച്ച്‌ ശ്രതുക്കളെ 
നേരിടുമ്പോള്‍ അവന്‍ ലജ്ജിക്കേണ്ടിവരുകയില്ല (സങ്കീ 
127: 1,3-5). 

പുതിയ നിയമത്തില്‍ കുടുംബത്തിന്റെ മറ്റൊരു ചിത്രം 
കാണാന്‍ കഴിയും. പള്ളികളായി ഉപയോഗിച്ചിരുന്ന 
ക്രിസ്തീയ ഭവനങ്ങള്‍ (1 കോറി 16:19, റോമന്‍ 16:5, 
കൊലോ 4:15, ഫിലെമോന്‍ 2). കുടുംബം ജീവിക്കുന്ന 
സ്ഥലം ഗാര്‍ഹിക ദേവാലയമായി മാറുന്ന കാഴ്ച. 


അവിടെ വി. കുര്‍ബാന അര്‍പ്പിക്കപ്പെടുകയും കുടുംബ 
ത്തിന്റെ മേശ യേശുവിന്റെ സിംഹാസനമായി മാറുകയും 
ചെയ്യുന്ന കാഴ്ച. ഇതോടൊപ്പം വെളിപ്പാട്‌ പുസ്തകം 
വരച്ചുകാട്ടുന്ന മറ്റൊരു aflipano നാം മനസ്സില്‍ 
സൂക്ഷിക്കണം. 


ഇതാ ഞാന്‍ വാതിലില്‍ മുട്ടുന്നു. അരെങ്കിലും എന്റെ 
സ്വരം കേട്ട്‌ വാതില്‍തുറന്നു തന്നാല്‍ ഞാന്‍ അവന്റെ 
അടുത്തേക്ക്‌ വരും. ഞങ്ങള്‍ ഒരുമിച്ച്‌ ഭക്ഷിക്കുകയും 
ചെയ്യും (വെളി 3:19-20). കുട്ടികളെകൊണ്ട്‌ പണിതു 
യര്‍ത്തപ്പെട്ട ഭവനം. യേശുവിന്‌ വേണ്ടി തുറന്ന 
കൊടുക്കുന്നതിനാല്‍ യേശുവിനോടൊപ്പം അത്താഴം 
ആസ്വദിക്കുന്ന കുടുംബം. 


സ്‌നേഹത്തില്‍ അധിഷ്ഠിതമാണ്‌ കുടുംബം. 
അത്തരം കുടുംബത്തിന്റെ അലരകികമായ സന്തോഷ 
ത്തിന്റെ രഹസ്യങ്ങളിലേയ്ക്കാണ്‌ വചനം വിരല്‍ 
ചൂണ്ടുന്നത്‌. ഭവനം പണിതുയര്‍ത്തുക. അത്‌ ദൈവ 
ത്തിന്റെ ഭവനമായ ദൈവാലയമാക്കുക. അത്‌ 
യേശുവിനോടൊപ്പം പന്തിയിലിരിക്കുന്ന ഭക്ഷണശാല 
യാക്കുക. സ്നേഹം എങ്ങനെ സന്തോഷത്തിന്റെ തുടര്‍ 
അലകള്‍ സൃഷ്ടിച്ച്‌ മുന്നേറുന്നുവെന്ന്‌ കാണുക. 


കുടുംബാംഗങ്ങള്‍ക്കുണ്ട്‌. ഈ പശ്ചാത്തലത്തില്‍ 
ദമ്പതികള്‍ തമ്മിലുള്ള വ്യക്തിപരമായ ആശയവിനിമയം 
കുടുംബ ബന്ധത്തെ കൂടുതല്‍ മാനുഷികമാക്കും എന്ന്‌ 
പാപ്പാ ഉപദേശിക്കുന്നു. പഴയമാതൃകകളുടെയും 
രൂപങ്ങളുടെയും അതെപടിയുള്ള നിലനില്‍പ്പ്‌ ഇന്ന്‌ 
ആരും ഇഷ്ടപ്പെടുന്നില്ല എന്ന സത്യവും ഓര്‍മ്മിപ്പി 
ക്കുന്നു. 

വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും 
സാമുഹിക സംവിധാനങ്ങളില്‍ നിന്ന്‌ ലഭിക്കുന്ന 
പിന്തുണ കുറയുകയാണ്‌. ഒപ്പം സ്വാര്‍ത്ഥത ഏറെ 
ശക്തവുമായി. കുടംബത്തിലെ ഓരോ അംഗവും തന്റെ 
കാര്യമാണ്‌ വലുതെന്നും തന്റെ വ്യക്തിത്വം തനിക്കു 
മാര്തം ശരിയെന്ന്‌ തോന്നുന്ന വിധമാണ്‌ രൂപ 


പ്പെടേണ്ടതെന്നും വാദിക്കുന്നു. ഇത്‌ നിസംഗതയും 
ശത്രുതയുമാണ്‌ ഉണ്ടാക്കുന്നത്‌. അനുരൂപപ്പെടാനുള്ള 
സന്നദ്ധതക്കുറവും വ്യക്തിപരമായ നിലപാടിനോടുള്ള 
കാര്‍ക്കശ്യവും വ്ൃക്തിക്രേന്ദികൃതത്വവും രദ്ധത്യവും, 
വളര്‍ത്തുന്നു. 


്രതിബദ്ധതക്കുറവും സംശയവും 
ജീവിതത്തിന്‌ വന്ന ഗതി 
വേഗവും, ഉണ്ടാകുന്ന സമ്മര്‍ 
ദുങ്ങളും, സമൂഹത്തിലെയും 
തൊഴില്‍ മേഖലയിലെയും 
ഘടനകളും സ്ഥിരമായ 
തീരുമാനങ്ങള്‍ ബുദ്ധിമുട്ടാ 
ക്കുന്നു. അനിശ്ചിതത്വവും 
സന്ദേഹവും രീതിയാകുന്നു. 

സ്നേഹവും ആത്മ 
ദാനവും വളര്‍ത്തുന്നതിന്‌ 
വിഘാതമായ സാസ്‌ക്കാരിക 
അന്തരിക്ഷം ശക്തമാണ്‌. 'ക്ഷണികതയുടെ സംസ്ക്കാരം” 
പടരുന്നു. ഒരു ബന്ധത്തില്‍ നിന്നും അടുത്തതിലേക്ക്‌ 
അതിവേഗം മാറുന്നവര്‍ ഏറെ. അവര്‍ക്ക്‌ “സോഷ്യല്‍ 
നെറ്റ്വര്‍ക്ക്‌ "പോലെയാണ്‌ എല്ലാം ഉപഭോക്താവിന്റെ 
ഇഷ്ടം അനുസരിച്ച്‌ കണക്ട്‌ ചെയ്യുകയോ 
ഡിസ്കണക്ട്‌ ചെയ്യുകയോ ബ്ലോക്ക്‌ ചെയ്യുകയോ 
ആവാം എന്നാണ്‌ ചിന്ത സ്ഥിരമായ ബന്ധത്തെ 
ഭയക്കുന്നു. ഏകാന്തത മാറാനും സുരക്ഷയ്ക്കും 
വേണ്ടിയുള്ള ബന്ധത്തിന്റെ ലാഭഛേദങ്ങള്‍ നോക്കുന്നു. 
എല്ലാം ഡിസ്പോസിബിളാണ്‌. ഉപയോഗിച്ച ശേഷം 
ഉപേക്ഷിക്കാവുന്നവ. സ്വത്മപ്രേമം മൂലം തങ്ങള്‍ക്കപ്പുറം 
ചിന്തിക്കാനാവുന്നില്ല. സ്വതന്ത്ര്യത്തെക്കുറിച്ച്‌ തെറ്റായ 
ധാരണയാണ്‌. ഒന്നിച്ച്‌ വൃദ്ധരാകുന്നതിനെക്കാള്‍ 
പിരിഞ്ഞ്‌ സ്വാതന്ത്ര്യം സൂക്ഷിക്കുന്നതാണ്‌ നല്ലത്‌ എന്ന്‌ 
കരുതുന്നു. 
കുടുബം ഇടത്താവളമോ? 

തെരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്രം അച്ചടക്കവും 
ഉന്നതലക്ഷ്യങ്ങളും ഇല്ലാതെ വിനിയോഗിക്കപ്പെടു 
മ്പോള്‍ ഉദാരമായസ്വയംദാനംസാധിക്കില്ല.പലരാജ്യത്തും 
വിവാഹം തന്നെ കുറയുന്നു.സഹവാസം പോലും 
ഇല്ലാതാകുന്നു.തനിക്ക്‌ “നീതി” വേണം എന്ന വാശി 
മറ്റുള്ളവരെ കേവലം തനിക്കുള്ള ഉപഭോഗ വസ്തുക്ക 
ളാക്കി കാണുന്ന പ്രവണത വളര്‍ത്തുന്നു. തനിക്ക്‌ 


ഉപകാരമുള്ളപ്പോള്‍ മാത്രം നല്ലതായ ഇടത്താവളമായി 
കുടുംബം മാറുന്നു. സത്യങ്ങളോ മൂല്യങ്ങളോ ഒന്നും 
ഇല്ലാതെ ഓരോരുത്തനും തനിക്ക്‌ ഇഷ്ടപ്പെട്ടവിധം 
ജീവിക്കുന്നതാണ്‌ നല്ലത്‌ എന്ന ചിന്ത വ്യാപകമാകുന്നു. 
അപ്പോള്‍ എല്ലാം സാധ്യവും ശരിയും ആകുന്നു. 
ഒരാളോടു മാത്രവും സ്ഥിരവുമായ വിവാഹബന്ധം 
പഴഞ്ചനാകുന്നു.എന്നാല്‍ ഏകാന്തതയെക്കുറിച്ചുള്ള 
ഭയവും,വിശ്വസ്ഥതയ്ക്കും ഭദ്രതയ്ക്കും വേണ്ടിയുള്ള 
ദാഹവും ഇവര്‍ക്കുമുണ്ട്‌. സമൂഹത്തില്‍ ഇത്തരം 
കാഴ്ചപ്പാടുകള്‍ ശക്തമാണെങ്കിലും വിവാഹത്തെ 
ക്കുറിച്ചുള്ള നിലപാടില്‍ സഭയ്ക്ക്‌ വെള്ളം 
ചേര്‍ക്കാനാവില്ലെന്ന്‌ പാപ്പാ പറയുന്നു. അങ്ങനെ 
ചെയ്താല്‍ ലോകത്തിന്‌ സഭ കൊടുക്കേണ്ട 
മൂല്യബോധം കൊടുക്കാതിരിക്കുകയാവും. 


വിവാഹം വേണ്ടാത്തവര്‍ 


ഭാവിയില്‍ എന്താകും എന്ന്‌ ഭയന്ന്‌ വിവാഹം 
കഴിക്കാത്തവരുണ്ട്‌. എന്നാല്‍ മറ്റുപലതും അവര്‍ 
ചെയ്യും. സാമ്പത്തികം 
വിദ്യാഭ്യാസം പഠനം 
തുടങ്ങിയ കാരണങ്ങള്‍ 
പറഞ്ഞു ചില ആദര്‍ശങ്ങ 
ളുടെ പേരിലും വിവാഹം 
കഴിക്കാത്തവരും ഉണ്ട്‌.പില 
ദാമ്പത്യങ്ങളുടെ തകര്‍ച്ച 
ഭയപ്പെടുത്തുന്നവരുണ്ട്‌. 
ലിവിംഗ്‌ ടുഗതര്‍ മതി എന്ന 
മനോഭാവം വളരുന്നു. 
പോണോഗ്രാഫി ശരിര 
o ; ത്തിന്റെ കച്ചവടസാധ്യത 
Nu 01561219 0 014 010149 0 01 
നിര്‍ബന്ധിക്കപ്പെടുന്ന സാഹചര്യങ്ങള്‍, അതിന്‌ ഇന്റര്‍ 
നെറ്റും മറ്റും ഒരുക്കുന്നീ സാധ്യതകള്‍ എല്ലാം 
കുടുംബത്തിന്‌ ഭീഷണികളാവുന്നു.വിവാഹൃപ്രശ്നങ്ങളെ 
വളരെ തിടുക്കത്തില്‍, അവധാനതയോ ധീരതയോ 
ഇല്ലാതെ കൈകാര്യം ചെയ്യുന്നു. പൊറുക്കുവാന്‍ 
തയ്യാറാകുന്നില്ല. അവര്‍ പുതിയ ബന്ധം സ്ഥാപിക്കുന്നു. 
ക്രൈസ്തവ ജീവിതം ബുദ്ധിമുട്ടാക്കുന്നു 
കുട്ടികളെ വേണ്ടാത്തവര്‍ 

ജനസംഖ്യ കുറയുകയാണ്‌. ഇന്ന്‌ ബന്ധങ്ങളെ 
ബാധിക്കുന്ന ഈ കുറവ്‌ നാളെ സാമ്പത്തിക 
നിലയെയും ബാധിക്കും. പാപ്പാ മുന്നറിയിപ്പു നല്കുന്നു, 
ഭാവിയെക്കുറിച്ച്‌ പ്രത്യാശ ഇല്ലാതാകും. സ്വാതന്ത്രത്തിനു 
തടസം എന്ന്‌ പറഞ്ഞ്‌ കണ്‍സ്യൂമറിസവും കുട്ടികള്‍ 
ഉണ്ടാകുന്നതിനെ തടയുന്നു. ശരിയായ മനസാക്ഷി വച്ച്‌ 
മാതാപിതക്കള്‍ക്ക്‌ ഗൌരവതരമായ കാരണങ്ങള്‍കൊണ്ട്‌ 
മക്കളുടെ എണ്ണം നിയ്രന്തിക്കാം (42). എന്നാല്‍ 
ഇതിനുള്ള മാര്‍ഗ്ഗങ്ങള്‍ അടിച്ചേല്‍പ്പിക്കുന്നതിനെ സഭ 
എതിര്‍ക്കുന്നു. 

കുട്ടികളെ വളര്‍ത്തുക വലിയ ബുദ്ധിമുട്ടാവുന്നുണ്ട്‌. 
ജോലിചെയ്ത്‌ ക്ഷീണിച്ചു വരുന്ന മാതാപിതാക്കള്‍ക്ക്‌ 
മക്കളോട്‌ സംസാരിക്കുവാന്‍ പോലും സാധിക്കുന്നില്ല. 
ടെലിവിഷന്‍ പോലുള്ള ആകര്‍ഷണങ്ങളും അപകടം 
വിതയ്ക്കുന്നു.നാളെയെക്കുറിച്ചുള്ള സംഘര്‍ഷം മൂലം 
ഇന്ന്‌ ജീവിക്കുവാനാവത്തവരുണ്ട്‌. 


FF കൈന്തവ കാഹളം - ജൂണ്‍ 2016 


ക്രൈസ്തവ കാഹളം - ജൂണ്‍ 2016 


കുട്ടികളുടെ ലൈംഗിക ദുരുപയോഗംവര്‍ദ്ധി 
ക്കുന്നു.അവര്‍ക്ക്‌ സുരക്ഷ ലഭിക്കേണ്ട വീട്‌, സ്കൂള്‍, 
സഭാസ്ഥാപനങ്ങള്‍ എന്നിവിടങ്ങളില്‍വരെ അവര്‍ ആക്ര 
മിക്കപ്പെടുന്നു. (ഖ.45). ലൈംഗികദുരുപയോഗത്തിന്‌ 
കുഞ്ഞുങ്ങളെ വില്‍ക്കുന്നവരുണ്ട്‌ (46). വിവാഹത്തിനു 
പുറത്ത്‌ ജനിച്ച കുട്ടികളുടെയും തെരുവ്‌ കുട്ടികളുടെയും 
സംഖ്യ വര്‍ദ്ധിക്കുന്നു.അവര്‍ മാതാവ്‌ പിതാവ്‌ 
എന്നിവരില്‍ ഒരാള്‍ക്ക്‌ മാത്രം ഒപ്പമാണ്‌ ജീവിക്കുന്നത്‌. 
കുട്ടികളെ വീട്ടില്‍ ഒറ്റക്കാക്കി മാതാപിതാക്കള്‍ക്കു 
ജോലിക്കു പോകേണ്ടിവരുന്നിടത്തെ കുട്ടികള്‍ 
അപകടനിലയിലാണ്‌. വിവാഹം കഴിക്കാതെ അമ്മയായ 
സ്ത്രികളുടെ കുട്ടികള്‍ ഇക്കാരൃത്തില്‍ ഏറെ 
അപകടസാഹചര്യത്തിലാണ്‌. ഇത്തരക്കാരെ മുഖത്തടിക്കും 
പോലെ കുറ്റപ്പെടുത്തുന്ന രീതി സഭ മാറ്റണം. കരുണ കാണി 
ക്കണം(49). 

കുട്ടികളെ വളര്‍ത്തുന്നതില്‍ ഉള്ള ബുദ്ധിമുട്ട്‌ , 
മുതിര്‍ന്നവരെ ഭാരമായി കാണുന്ന പ്രവണത എല്ലാം 
കുടുംബങ്ങളില്‍ വൈകാരിക പ്രശ്നങ്ങള്‍ക്കു ഉണ്ടാ 
ക്കുന്നു.സങ്കടകരമാണ്‌ വൃദ്ധരുടെ അവസ്ഥ. ദയാ 
വധവും സഹായത്തോടെയുള്ള ആത്മഹത്യയും 
കുടുംബത്തിന്‌ ഭീഷണിയാണ്‌ (48). 


വികലാംഗര്‍ക്കായും പ്രത്യേക പരിഗണന വേണം. 
സ്നേഹത്തിലും പരസ്പര സഹായത്തിലും ഐക്യ 
ത്തിലും വളരുവാന്‍ അവര്‍ കുടുംബത്തിന്‌ സമ്മാനമാണ്‌ 


കുടുംബ വിരുദ്ധ നിയമങ്ങള്‍ 


തൊഴില്‍സമയം വളരെ ദീര്‍ഘിക്കുന്നു. കുടുംബം 
അസാധ്യമാക്കുന്ന നിലയാണിത്‌ (43). മതവിശ്വാസ 
ത്തിലും അഭ്യാസത്തിലും ഉണ്ടായ ചോര്‍ച്ച കുടുംബ 
ത്തെ ബാധിക്കുന്നു.ദൈവവിശ്വാസം ഇല്ലാത്തത്‌ 
ഏകാന്തത ഉണ്ടാക്കുന്നു. ബന്ധങ്ങളെ ദുര്‍ബല 
മാക്കുന്നു(43). നല്ല വീടില്ലാത്തതും ചികിത്സക്കും 
വിദ്യാഭ്യാസ, സാംസ്ക്കാരിക ആവശ്യങ്ങള്‍ക്കും 
പണമില്ലാത്തതും കുടുംബസ്യഷ്ടിക്ക്‌ തടസമാകുന്നു 
(44). കുടുംബം ഇല്ലാതെ സമൂഹം നിലനില്‍ക്കില്ല. 
അതുകൊണ്ട്‌ നല്ല കുടുംബങ്ങള്‍ ഉണ്ടാകുവാന്‍ സമുഹം 
യത്നിക്കണം.നല്ല തൊഴില്‍ നിയമങ്ങള്‍ ഉണ്ടാക്കണം, 
പാപ്പാ ആവശ്യപ്പെടുന്നു. .കുടിയേറ്റവും കുടുംബത്തെ 
ക്ലേശിപ്പിക്കുന്നു (46). 
ഇതര വെല്ലുവിളികള്‍ 

മയക്കുമരുന്നുകള്‍, മദ്യപാനം ഇവമൂലമുണ്ടാകുന്ന 
അതിക്രമങ്ങള്‍ പുറത്തേക്കും വ്യാപിക്കുന്നു. ആശയ 
വിനിമയം അടിപിടിയില്‍ കലാശിക്കുന്നു. യുദ്ധം. 
ഭികര്രപവര്‍ത്തനം, മാഫിയ സംഘങ്ങള്‍ എല്ലാം 
കുടുംബങ്ങളെ സ്വാധിനുക്കുന്നു.വേരില്ലാത്ത യുവാക്കള്‍, 
ഉപേക്ഷിക്കപ്പെട്ട വൃദ്ധര്‍, മാതാപിതാക്കള്‍ ജീവിച്ചിരി 
ക്കുമ്പോഴും അനാഥരായ മക്കള്‍, ആശയക്കുഴപ്പത്തിലും 
വഴികാട്ടാന്‍ ആളില്ലാതെയും ആയ യുവാക്കള്‍. 
പാശ്ചാതൃനാടുകളില്‍ വിവാഹത്തിന്‌ മുമ്പുള്ള 
ഒത്തുവാസം സാധാരണയായി. വിവാഹത്തിന്‌ 
പകരമുള്ള സംവിധാനങ്ങള്‍ക്ക്‌ ചില രാജ്യങ്ങളില്‍ 
നിയമസാധുതയായി. വ്യക്തികളുടെ ഇഷ്ടം പോലെ 


ആകാവുന്ന നില വരുന്നു. 


സഭയുടെ രീതികളില്‍ തകരാറുകള്‍ . 


ക്രൈസ്‌ തവവിശ്വാസത്തെ സഭ അവതരിപ്പിച്ച 
രീതികളും, പെരുമാറ്റങ്ങളും പ്രശ്നങ്ങള്‍ക്കു കാരണ 
മായിട്ടുണ്ട്‌ എന്ന്‌ പാപ്പാ പറയുന്നു. ആരോഗ്യകരമായ 
ആത്മവിമര്‍ശനം വേണം. വിവാഹം സ്നേഹത്തില്‍ 
വളരുവാനും പരസ്പരം ബലപ്പെടുത്തുവാനുമുള്ളതു 
കൂടി ആണ്‌ എന്നത്‌ മറന്ന്‌ സൃഷ്ടിക്കു വേണ്ടി 
മാത്രമാണ്‌ എന്ന മട്ടില്‍ പഠിപ്പിച്ചു. യുവാക്കളെ വേണ്ട 
വിധം ഒരുക്കാന്‍ ആവുന്നില്ല. വിവാഹത്തെകുറിച്ച്‌ വരട്ടു 
ദൈവശാസ്‌ (MAIN പഠിപ്പിക്കുന്നത്‌. വിവാഹം 
അനാകര്‍ഷകം എന്ന ചിന്തയും വ്യക്തിത്വ വികസന 
ത്തിന്റെ പാത എന്നതിനെക്കാള്‍ ആജിവനാന്ത ബാധ്യത 
എന്ന ചിന്തയും ഉണ്ടായി. അത്മായരുടെ 
വിവേചനശേഷിയില്‍ വിശ്വസിക്കുവാന്‍ മടിച്ചു. 
വിവാഹത്തെക്കുറിച്ചുള്ള സഭയുടെ പ്രബോധനം 
ഈശോയുടെ മനോഭാവം ഉള്‍ക്കൊള്ളുന്നില്ല. 
മനുഷ്യന്റെ ബലഹീനത മനസിലാക്കിയ ഈശോ 
കരുണയോടെയാണ്‌ പെരുമാറിയത്‌ 


ബയോഎത്തിക്കലും ധാര്‍മ്മികവുമായ നിയമങ്ങ 
ളിലും ചട്ടങ്ങളിലും കൊടുത്ത അമിതപ്രാധാന്യം 
വിവാഹബന്ധത്തിന്‌ കരുത്തുപകരുന്നതിനും അതിന്റെ 
അര്‍ഥം കണ്ടെത്തുന്നതിനും ദൈവകൃപയില്‍ ശരണ 
പ്പെടുന്നതിന്‌ സ്രചോദിപ്പിക്കുവാന്‍ തടസമായി. 
അപചയങ്ങളെ ഓര്‍ത്തു കരഞ്ഞതുകൊണ്ടായില്ല, പാപ്പാ 
പറയുന്നു. സാഹചര്യങ്ങള്‍ മാറില്ല എന്ന്‌ നിരാശ 
പ്പെടരുത്‌. സഭ സാംസ്ക്കാരിക അപചയത്തെ പഴിച്ച്‌ 
സമയം പാഴക്കുന്നു. രചനാത്മകമായ നിര്‍ദേശങ്ങള്‍ 
വേണം (38). ഒരു പറ്റം നിയമങ്ങള്‍ കൂടി അടിച്ചേല്‍പ്പി 
ച്ചതുകൊണ്ടായില്ല. വിവാഹം, കുടുംബം എന്നിവ 
തെരഞ്ഞെടുക്കുന്നതിനു പ്രചോദിപ്പിക്കുന്ന കാരണങ്ങള്‍ 
അവതരിപ്പിക്കണം. ഉദാരമായ നിലപാട്‌ സ്വീകരിക്കണം. 
ദൈവം തരുന്ന കൃപ സ്വീകരിക്കുവാന്‍ ദമ്പതികളെ 
ഒരുക്കണം. 


യുവാക്കളെ ആകര്‍ഷിക്കുന്ന ഭാഷ കണ്ടെത്തണം. 
അവരുടെ ഓഈദാര്യത്തെയും പ്രതിബദ്ധതയെയും 
ധീരതയെയും ഉണര്‍ത്തണം(40). പുത്തന്‍ മിഷനറിരൂപം 
കണ്ടെത്തണം. ആവശ്യങ്ങളെക്കുറിച്ച്‌ ബോധവതിയായ 
സഭക്ക്‌ സത്യവും വചനവും പറയാനാവണം. 
കുടുംബമൂല്യങ്ങള്‍ സാമൂഹിക അസ്തിത്വത്തിന്റെ 
ഭാഗമാണ്‌ (57). 


നല്ല മാതൃകകള്‍. 


മാതൃകാ കുടുംബങ്ങള്‍ ഏറെയുണ്ട്‌.സംഘര്‍ഷങ്ങള്‍ 
പരിഹരിക്കുന്നതിനും, മക്കളെ വളര്‍ത്തുന്നതിനും, 
സ്നേഹത്തില്‍ വളരുന്നതിനും സഭ പകരുന്ന 
ഉപദോശത്തെയും വഴി നടത്തലിനെയും അവര്‍ 
ആദരിക്കുന്നു. കുമ്പസാരവും വിശുദ്ധ കുര്‍ബാനയും 
പകരുന്ന ശക്തി അവര്‍ അനുഭവിക്കുന്നു. തങ്ങള്‍ 
പരിപുര്‍ണ്ണരല്ല എന്ന ബോധ്യത്തോടെ അവര്‍ 
സ്നേഹത്തില്‍ ജിവിക്കുന്നു. ദൌത്യങ്ങള്‍ നിറവേറ്റുന്നു. 
യാര്രക്കിടയില്‍ വീണേക്കാം എങ്കിലും മുന്നേട്ട്‌ 
നടക്കുന്നു.(57) 


| x | E. കുടുംബം 


സഭാപ്രബോധനങ്ങളില്‍ 


“സ്നേഹത്തിന്റെ ആനന്ദം” എന്ന തിരുവെഴുത്തിലെ 
മൂന്നാം അധ്യായം സഭയുടെ മുന്‍കാല പ്രബോധന 
ങ്ങളില്‍ കുടുംബത്തെപ്പറ്റി എന്താണ്‌ സവിശേഷമായി 
ഓര്‍ക്കാനുളളത്‌ എന്നു പരിശോധിക്കുവാനാണ്‌ 
മാറ്റിവച്ചിരിക്കുന്നത്‌. പ്രധാനമായും രണ്ടാം വത്തിക്കാന്‍ 
സുനഹദോസിന്റെ “സഭ ആധുനിക ലോകത്തില്‍” എന്ന 
്രമാണരേഖ, പരിശുദ്ധ ജോണ്‍ പോള്‍ രണ്ടാമന്‍ 
മാര്‍പാപ്പായുടെ ഫമിലിയാരിസ്‌ മകാണ്‍്സോര്‍സ്ധ്യേോ 
എന്ന അപ്പസ്തോലികാഹ്വാനം, സാര്‍വ്ര്രിക സഭയുടെ 
മതബോധന ഗ്രന്ഥം എന്നിവയാണ്‌ ഈ അധ്യായത്തില്‍ 
കൂടുതലായി ശ്രദ്ധിക്കുന്ന ഈൌദ്യോഗിക പ്രബോധന 
ങ്ങള്‍. പോള്‍ ആറാമന്‍ മാര്‍പാപ്പായുടെ ഹുമാനേ 
വീത്ത എന്ന ചാക്രിക ലേഖനവും, കാനന്‍ നിയമവും, 
റോമിലെ വിവിധ തിരുസംഘങ്ങള്‍ കുടുംബജീവിത 
ത്തിന്റെ വിവിധ വശങ്ങളെപ്പറ്റി പുറപ്പെടുവിച്ച 
മാര്‍ഗരേഖകളും പരാമര്‍ശവിധേയമാകുന്നുണ്ട്‌. 
കുടുംബത്തെ സംബന്ധിച്ച്‌ 2014 -15 വര്‍ഷങ്ങളില്‍ 
റോമില്‍ കൂടിയ മെത്രാന്മാരുടെ സുനഹദോസ്‌, ഓരോ 
വര്‍ഷവും പുറപ്പെടുവിച്ച റിപ്പോര്‍ട്ടുകളില്‍ സഭയുടെ 
പരമ്പരാഗത പ്രബോധനങ്ങള്‍ എങ്ങനെ പ്രതിഫലി 
ക്കുന്നു എന്നും അടിക്കടി ചൂണ്ടിക്കാട്ടുന്നുണ്ട്‌ ഈ 
അധ്യായം. 


റവ. ഫാ. ജോസഫ്‌ വള്ളിയാട്ട്‌ 
തിരുവനന്തപുരം സെന്റ്‌ മേരീസ്‌ മലങ്കര സെമിനാരിയില്‍ 
ദൈവശാസ്ത്ര വിഭാഗം പ്രൊഫസറാണ്‌ 


നൂറ്റാണ്ടുകളിലേക്ക്‌ നീണ്ടുപോകുന്ന ചരിത്രമുള്ള 
്രബോധനങ്ങളില്‍നിന്ന്‌ ഒരു ചെറിയ അധ്യായത്തി 
നുള്ള വക കണ്ടെത്തുമ്പോള്‍, എന്തൊക്കെ കാര്യങ്ങ 
ളാണ്‌ തെരഞ്ഞെടുക്കുന്നത്‌ എന്നതും, അവ എങ്ങനെ 
ക്രമീകരിച്ചിരിക്കുന്നു എന്നതും, പ്രകടമായി എന്തൊക്കെ 
ഒഴിവാക്കിയിരിക്കുന്നു എന്നതും, എന്തുകൊണ്ട്‌ 
അങ്ങനെ ചെയ്യുന്നു എന്നതും വളരെ പ്രധാനമാണ്‌. 


ഉള്ളടക്കം 

സാധാരണയായി സഭാപ്രബോധനങ്ങളുടെ ചുരുക്കം 
ഉള്‍ക്കൊള്ളിക്കാന്‍ ആഗ്രഹിക്കുന്ന ഒരധ്യായത്തില്‍ 
വേദപുസ്തകം പ്രസക്തവിഷയം എങ്ങനെ കൈകാര്യം 
ചെയ്യുന്നു എന്ന്‌ വിശദമായി പ്രതിപാദിക്കാറില്ല. 
പ്രത്യേകിച്ചും വിശുദ്ധ്രഗന്ഥാധിഷ്ഠിതമായ മറ്റൊര 
ധ്യായം ആരംഭത്തില്‍ തന്നെ ഉണ്ടായിരിക്കെ. 
എന്നാല്‍ യേശുവിനാൽ ആവിഷ്കൃതമാകുന്ന 
സ്നേഹത്തിന്റെയും ആര്‍ദ്രതയുടെയും വെളിച്ചത്തി 
ലല്ലെങ്കില്‍, പരമ്പരാഗത മൂല്യങ്ങളെ സംരക്ഷിക്കു 
വാനുള്ള ഏതുശ്രമവും വരട്ടുതത്വവാദം ആവും എന്ന 
മുന്നറിയിപ്പോടെയാണ്‌ ഈ അധ്യായം ആരംഭിക്കുന്നത്‌ 
(59). യേശുവിനെ സംബന്ധിച്ച നമ്മുടെ അറിവിന്റെ 
അടിസ്ഥാനമായ, സഭയുടെ ആരംഭം മുതല്‍ സജീവമായി 


സ്ത്രിവിമോചനം പ്രശ്നമല്ല 

കുടംബത്തിന്റെ വെല്ലുവിളികളെക്കുറിച്ച്‌ പറഞ്ഞു 
വന്ന പാപ്പാ സ്ത്രികളുടെ അവകാശങ്ങളെക്കുറിച്ചും 
പരാമര്‍ശിക്കുന്നു. സ്രത്രികളുടെ വിമോചനമാണ്‌ 
പ്രശ്നങ്ങള്‍ക്കു കാരണം എന്ന്‌ പറയുന്നത്‌ ശരിയല്ല 
(55) ഇക്കാര്യത്തില്‍ നല്ല പുരോഗതി ഉണ്ടെങ്കിലും 
മതിയായിട്ടില്ല. ഗാര്‍ഹിക പിഡനങ്ങള്‍, പലതരത്തിലുള്ള 
അടിമത്തങ്ങള്‍ എന്നിവ തുടരുന്നു. ലൈംഗികത ഒരു 
നരവംശപരമായ സത്യമാണ്‌. അതില്ല എന്ന്‌ 
പറയുന്നതാണ്‌ കളവ്‌. അതു സൃഷ്ടാവിന്റെ തീരു 
മാനമാണ്‌. 
ഉപസംഹാരം 

കുടുംബത്തില്‍ പ്രശ്നങ്ങള്‍ ഉണ്ട്‌. അവ പ്രത്യാശ 
വളര്‍ത്താനുള്ള വിളിയാണ്‌ പാപ്പാ പറയുന്നു. നമ്മുടെ 
്രവാചക ദര്‍ശനങ്ങളുടെയും രൂപാന്തരികരിക്കുന്ന 


്രവര്‍ത്തികളുടെയും ഉപവിയുടെ സൃഷ്ടിപരമായ 
രുപങ്ങളുടെയും സ്രോതസാണ്‌ (57)കുടുംബത്തിനു 
ണ്ടാകുന്ന വെല്ലുവിളികള്‍ സമൂഹത്തിന്‌ വിനാശ 
കരമാവും. വ്യക്തികളുടെ വികാസത്തിനും മൂല്യങ്ങളുടെ 
പരിപാലനത്തിനും വിനയാവും. ഒരു പുരുഷനും ഒരു 
സ്ത്രിയും തമ്മിലുള്ള വിഭജിക്കാനാവാത്ത ബന്ധത്തിനു 
മാതമേ സമുഹത്തിന്‌ ഭദ്രമായ ഉറച്ച അടിത്തറ 
നിര്‍മ്മിക്കാനാകൂ. താത്ക്കാലിക ബന്ധത്തിന്‌ സമുഹ 
ത്തിന്റെ ഭാവി ഉറപ്പാക്കുവാനാകില്ല. 

സ്നേഹിക്കുന്നതിനും സ്നേഹിക്കുന്നത്‌ എങ്ങനെ 
എന്ന്‌ പഠിപ്പിക്കുന്നതിനുള്ള കഴിവാണ്‌ കുടുംബത്തിന്റെ 
ശക്തി. എന്തു പ്രശ്നങ്ങലുണ്ടായാലും സ്നേഹമുള്ള 
കുടുംബം വളരും. പാപ്പാ പറയുന്നു. 


Foaroan കാഹളം - ജൂണ്‍ 2016 


ക്രൈസ്തവ കാഹളം - ജൂണ്‍ 2016 


നിലനില്‍ക്കുന്ന, കെരിശ്മ (പ്രഘോഷണം) ആണ്‌ എല്ലാ 


്രബോധങ്ങളുടെയും ആധാരവും കേന്ദ്രവുമെന്ന 
ആഴമായ ദൈവശാസ്ത്ര ഉള്‍ക്കാഴ്ച (58) ഈ 
സമീപനത്തിലുണ്ട്‌. തിരുവചനം കുടുംബത്തെപ്പറ്റി 
എന്താണു പഠിപ്പിക്കുന്നത്‌? വിവാഹത്തെ ദൈവത്തിന്റെ 
ദാനമായി സ്വീകരിക്കുന്നതിന്‌, അതിനെ നന്മയായി 
ഉള്‍ക്കൊള്ളുവാനും ഉത്തരവാദിത്ത്വബോധത്തോടെ 
മാര്തം സമീപിക്കുവാനും, വചനം നമ്മെ ഓര്‍മ്മി 
പ്പിക്കുന്നു (61). വിവാഹത്തെ സംബന്ധിച്ച യേശുവിന്റെ 
ഏറ്റവും (പധാന പ്രബോധനം വിവാഹബന്ധം 
വേര്‍പിരിക്കുന്നതിനുള്ള നിരോധനം ആണെന്ന്‌ പാപ്പാ 
എടുത്തുപറയുന്നു പക്ഷെ, ഇത്‌ ഒരു നുകമായിട്ടല്ല, 
വരമായിട്ടാണ്‌ യേശു നല്‍കുന്നത്‌. കാരണം തനിക്ക്‌ 
സഭയോടുള്ള സ്നേഹത്തിന്റെയും, പരിശുദ്ധ്രതിത്വ 
ത്തിന്റെ ആന്തരികജീവന്‍ തന്നെയായ അതിരില്ലാത്ത 
കൂട്ടായ്മയുടെയും ഗ്രതിച്ഛായയായി വിവാഹത്തെ 
മാറ്റിക്കൊണ്ട്‌, അതിന്റെ ആദിമ മഹത്വത്തിലേക്കും 
പരിശുദ്ധിയിലേക്കും അവിടുന്ന്‌ അതിനെ കൊണ്ടു 
പോവുകയും, കൃപാവരങ്ങളാല്‍ ദമ്പതികളെ 
അനുഗമിക്കുകയും ചെയ്യുന്നു. (62-63). യേശു തന്റെ 
ഇഹലോക ജീവിതകാലത്ത്‌ കുടുംബങ്ങളുമായുള്ള 
തന്റെ കൂടിക്കാഴ്ചകളിലെല്ലാം കുടുംബജീവിതത്തിന്റെ 
വിവിധ സാഹചര്യങ്ങള്‍ കൃപയോടെ പിന്‍ചെല്ലുന്ന 
തായാണ്‌ വചനം വിവരിക്കുന്നത്‌. എന്നാല്‍, 
പാപത്തിന്റെ സാഹചര്യങ്ങളില്‍ പാപബോധം 
ഉളവാക്കുന്നത്‌ ഈ കൃപാദാനത്തിന്റെ അവിഭാജ്യമായ 
ഭാഗമാണ്‌ (64). യേശുവിന്റെ ജനനവും വളര്‍ച്ചയും 
സംബന്ധിച്ച വിവരണങ്ങളില്‍ വിവിധങ്ങളായ 
്രത്യാശകളിലൂടെയും ആശങ്കകളിലൂടെയും മിഴി 
വേറുന്ന കുടുംബജീവിതത്തിന്റെ സൌന്ദര്യം 
പ്രതിഫലിക്കുന്നു. തിരുക്കുടുംബത്തെ സംബന്ധിച്ച 
വചനത്തിലെ ചിത്രം, പരിമിതികളിലൂടെയും പ്രതി 
സന്ധികളിലൂടെയും കടന്നുപോകുമ്പോഴും, ലോക 
ത്തിനു വെളിച്ചമായിത്തീരാനുള്ള കുടുംബത്തിന്റെ 
ആന്തരികമായ ശക്തി വെളിവാക്കുന്നു (65-66). 


യേശുവിന്റെ വ്യക്തിത്വത്തിലൂടെ കുടുംബത്തെ 
മനസ്സിലാക്കാനുള്ള ഈ ശ്രമത്തിനു ശേഷം 
ആനുകാലിക ഓദ്യോഗിക പ്രബോധനരേഖകള്‍ 
കുടുംബത്തെക്കുറിച്ച്‌ എന്തു പറയുന്നു എന്ന്‌ 
വിവരിക്കുന്നു. “സഭ ആധുനിക ലോകത്തില്‍” എന്ന 
്രമാണരേഖ, കുടുംബമൂല്യങ്ങള്‍ പ്രതിസന്ധിയി 


ലാകുന്ന ആധുനികകാലത്ത്‌ കുടുംബത്തിന്റെ മഹത്വം 
ഉയര്‍ത്തിപ്പിടിക്കുവാന്‍ ഉദ്ബോധിപ്പിക്കുന്നു. ജീവന്റെയും 
സ്നേഹത്തിന്റെയും കൂട്ടായ്മയാണ്‌ കുടുംബത്തിന്റെ 
കാതല്‍. ഇതാകട്ടെ ദമ്പതികളുടെ പൂര്‍ണ്ണമായ 
പരസ്പരസമര്‍പ്പണം വഴിയാണ്‌ പൂര്‍ത്തിയാകുന്നത്‌. 
മനുഷ്യാവതാരം വഴി, മാനുഷിക സ്നേഹത്തെ 
വിശുദ്ധീകരിക്കുകയും ത്രിത്വത്തിന്റെ പരിശുദ്ധകൂട്ടായ്മ 
യുടെ ഛായയിലേക്ക്‌ ഉയരുവാന്‍ അതിനെ പര്യാപ്ത 
മാക്കുകയും ചെയ്യുന്ന ക്രിസ്തു ദമ്പതികളോടൊപ്പം 
സന്നിഹിതനാവുകയും തന്റെ ശരീരമാകുന്ന സഭയുടെ 
ഗാര്‍ഹിക ആവിഷ്കരണമായി കുടുംബത്തെ 
ഉയര്‍ത്തുകയും ചെയ്യുന്നു. (67) പോള്‍ ആറാമന്‍ 
മാര്‍പാപ്പായുടെ ഹുമാനേ വീഭത്ത എന്ന ചാക്രിക 
ലേഖനം ദമ്പതികള്‍ തമ്മിലുള്ള സ്നേഹവും 
സന്താനോല്‍പാദനവും തമ്മിലുള്ള ആഴമായ ബന്ധം 
എടുത്തുകാട്ടുന്നു. എവാ൯൭ജലി നുണ്‍മ്്യാന്തി എന്ന 
അപ്പസ്തോലികാഹ്വാനത്തിലൂടെ സഭയും കുടുംബവും 
തമ്മിലുള്ള ആന്തരിക ബന്ധത്തിലേക്കും പോള്‍ 
മാര്‍പാപ്പ നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു (68). 
ഫമിലിയാരിസ്‌ മകാണ്‍്സ്ോര്‍സ്ധ്യോ എന്ന അപ്പസ്തോ 
ലികാഹ്വാനത്തിലൂടെ പരിശുദ്ധ ജോണ്‍ പോള്‍ 
മാര്‍പാപ്പാ മനുഷ്യന്‍ അടിസ്ഥാനപരമായി സ്വീകരിച്ചി 
രിക്കുന്ന സ്നേഹത്തിലേക്കുള്ള വിളിയുമായി ചേര്‍ത്ത്‌ 
കുടുംബയാഥാര്‍ത്ഥ്യത്തെ വിശദീകരിക്കുകയും 
കുടുംബവുമായി ബന്ധപ്പെട്ട അജപാലനത്തിനും 
കുടുംബം സമൂഹത്തില്‍ വഹിക്കേണ്ട പങ്കിനും 
മാര്‍ഗനിര്‍ദ്ദേശങ്ങള്‍ നല്‍കുകയും ചെയ്തു (69). “ദൈവം 
സ്നേഹമാകുന്നു” എന്ന ചാക്രികലേഖനത്തിലൂടെ 
ബനഡിക്റ്റ്‌ പതിനാറാമന്‍ പാപ്പാ മനുഷ്യന്‍ പരസ്പരം 
അനുവര്‍ത്തിക്കേണ്ട സ്നേഹത്തിന്റെ മാനകമായി 
ദൈവസ്‌ നേഹത്തെ ചുൂണ്ടിക്കാട്ടുകയും ദാമ്പത്യ 
സ്നേഹത്തിന്റെ ഉടമ്പടിപരവും ബലിപരവുമായ 
വശങ്ങളിലേക്ക്‌ നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുകയും 
ചെയ്തു (70). 

വിവാഹത്തിന്റെ അടിസ്ഥാനഭാഗങ്ങളായി മുന്നില്‍ 
വിവരിച്ച കാര്യങ്ങളെ പറ്റിതന്നെ കൌദാശികമായ ഒരു 
കാഴ്ചപ്പാടില്‍ നിന്ന്‌ വിശദീകരിക്കുയാണ്‌ പ്രബോധന 
ത്തിന്റെ 71 മുതല്‍ 75 വരെ ഖണ്ഡങ്ങള്‍. പരിശുദ്ധ 
ത്രിത്വത്തിന്റെ ആന്തരിക ജീവനായ സ്വയം ദാനത്തിന്റെ 
സാദൃശ്യത്തിലേക്കും കുരിശില്‍ സഭയ്ക്കായി താന്‍ 
നടത്തിയ ആത്മദാനത്തിന്റെ സാദൃശ്യത്തിലേക്കും 
ദാമ്പത്യം ക്രിസ്തുവിനാല്‍ ഉയര്‍ത്തപ്പെടുന്നതുകൊണ്ട്‌ 
കുരിശിലെ ബലിയുടെ കദാശിക അടയാളങ്ങളായി 
ദമ്പതികള്‍ മാറുന്നു. ദാമ്പത്യം ഈ അര്‍ത്ഥത്തില്‍ 
ശ്രദ്ധാപൂര്‍വം പ്രത്യുത്തരം നല്‍കേണ്ട ഒരു വിളിയാണ്‌. 
പരസ്പര സമര്‍പ്പണം, വിശ്വസ്തത, സന്താനലബ്ബി 
യോടുള്ള തുറവി എന്നിവ ഈ പ്രത്യുത്തരത്തിന്റെ 
അടിസ്ഥാനഭാഗങ്ങളാണ്‌; ഇവ കൂദാശയിൽ വരദാന 
ങ്ങളായി സ്വീകരിക്കപ്പെടുകയുംചെയ്യുന്നു. തന്നെ 
പിന്തുടരുന്നതിനും, വീഴ്ചകളില്‍ നിന്ന്‌ കരേറു 
ന്നതിനും, പരസ്പരം ക്ഷമിക്കുന്നതിനും ഉള്ള വരങ്ങള്‍ 
നല്‍കിക്കൊണ്ട്‌ ക്രിസ്തു ദമ്പതികളോടൊപ്പം 
കൂദാശാപരമായി സന്നിഹിതനായിരിക്കുന്നു. അവരുടെ 


സ്നേഹത്തിലും ജീവിതത്തിലും കുഞ്ഞാടിന്റെ 
വിവാഹവിരുന്നിന്റെ മുന്നാസ്വാദനങ്ങള്‍ ഒരുങ്ങുന്നു. 
അവരുടെ ശാരീരിക സമര്‍പ്പണം ആത്മീയമായ 
വളര്‍ച്ചക്ക്‌ ഉതകുന്നതാണ്‌. പരിപൂര്‍ണ്ണമായ ഈ 
സമര്‍പ്പണത്തില്‍, അവരൊരിക്കലും ഏകരാകാത്തവിധം 
പരിശുദ്ധ റൂഹാ തന്റെ കൃപാവരങ്ങളാല്‍ അവരെ 
നിറയ്ക്കുന്നു. മാമോദീസായില്‍ സ്വീകരിക്കുന്ന 
വിശുദ്ധീകരണമാണ്‌ ഈ കൂദാശയുടെ അടിസ്ഥാനം. 
അതുകൊണ്ടുതന്നെ ലാറ്റിന്‍ ക്രമത്തില്‍ ദമ്പതികള്‍ 
തന്നെയാണ്‌ ഈ കൂദാശയുടെ പരികര്‍മ്മികള്‍. എന്നാല്‍ 
അവരുടെ പരസ്പരസമര്‍പ്പണത്തില്‍ ദൈവികമായ ഒരു 
ആശീര്‍വാദം ഉള്ളതുകൊണ്ട്‌ വൈദികര്‍ വിവാഹത്തിനു 
കാര്‍മികരാകുന്ന പൌരസ്ത്യ സമീപനവും അര്‍ത്ഥ 
പൂര്‍ണ്ണമാണ്‌. 

വിവാഹം അതിന്റെ ആദര്‍ശങ്ങളെ പൂര്‍ണമായി 
ഉള്‍കൊള്ളാത്ത സാഹചര്യങ്ങളിലും ക്ഷമാപൂര്‍വമായ 
അനുധാവനത്തിലൂടെ വിവാഹത്തിന്റെ രഹസ്യാത്മക 
വശങ്ങള്‍ കൂടുതല്‍ കൂടുതല്‍ വൃക്തമാകുന്ന ഒരു 
പന്ഥാവിലൂടെ ദമ്പതികള്‍ നയിക്കപ്പെടേണ്ടതുണ്ട്‌. 
ഇത്തരം സാഹചര്യങ്ങളെക്കുറിച്ചാണ്‌ 76 മുതല്‍ 79 
വരെയുള്ള ഖണ്ഡങ്ങള്‍ സംസാരിക്കുന്നത്‌. മിശിഹായെ 
സംബന്ധിച്ച സത്യത്തിന്റെ കനലുകള്‍ മറ്റുസംസ്കാര 
ങ്ങളിലും ഉണ്ട്‌ എന്ന്‌ വത്തിക്കാന്‍ കൌണ്‍സില്‍ 
പഠിപ്പിക്കുന്നതുപോലെ, കുദാശാപരമല്ലാത്ത വിവാഹ 
ങ്ങളിലും വിവാഹത്തിന്റെ നന്മകള്‍, അപൂര്‍ണ 
മായെങ്കിലും അടങ്ങിയിട്ടുണ്ട്‌. വിവാഹിതരാകാതെ 
ഒരുമിച്ച്‌ താമസിക്കുന്നവരെയും, സിവില്‍ വിവാഹ 
ത്തില്‍ ഉള്‍പെട്ടവരെയും, വിവാഹമോചനം നേടിയ 
ശേഷം പുനര്‍വിവാഹിതരായവരെയും ഒക്കെ സഭ 
ക്രിസ്തുവിന്റെ കരുണാപൂര്‍ണ്ണമായ കണ്ണുകളിലൂടെ 
നോക്കിക്കാണുവാന്‍ ആഗ്രഹിക്കുന്നു. ഇപ്രകാരം 
“അപൂര്‍ണ്ണമായ” ബന്ധങ്ങളില്‍ ജീവിക്കേണ്ടിവരുന്നരുടെ 
മാനസാന്തരം അന്വേഷിച്ചുകൊണ്ട്‌ സഭ നന്മ 
ചെയ്യുന്നതിനും പരസ്പരവും പൊതുസമൂഹത്തിലും 
സ്നേഹപൂര്‍വമായ ശുശ്രൂഷയില്‍ മുഴുകുന്നതിനും 
അവരെ പ്രോല്‍സാഹിപ്പിക്കുന്നു. അവരുടെ ബന്ധം 
സ്ഥിരതയുള്ളതാണെങ്കില്‍ സാധ്യമായ സാഹചര്യ 
ങ്ങളില്‍ അവരെ കൌദാശികമായ പൂര്‍ണ്ണത തേടുന്ന 
തിനു സഹായിക്കാവുന്നതാണ്‌. ഇത്തരം ബന്ധങ്ങ 
ളെയും മുറിവേറ്റ കുടുംബങ്ങളെയും കൈകാര്യം 
ചെയ്യുമ്പോള്‍ അജപാലകര്‍ സാഹചര്യങ്ങള്‍ കൃത്യമായി 
വിവേചിച്ചറിയേണ്ടതുണ്ട്‌. ചില പ്രത്യേക സാഹചര്യ 
ങ്ങളില്‍ വ്യക്തികള്‍ക്കുള്ള ഉത്തരവാദിത്വം ലഘൂ 
കരിക്കുന്ന ഘടകങ്ങളുണ്ടാവാം. അവയെ തിരിച്ച 
റിഞ്ഞും അത്തരം സാഹചര്യങ്ങളില്‍ ഉള്‍പെട്ടവരുടെ 
വേദനയും സഹനങ്ങളും മനസ്സിലാക്കിയും വേണം 
ഓരോ സാഹചര്യങ്ങളിലും ഉചിതമായ അജപാലന 
തീരുമാനങ്ങള്‍ എടുക്കേണ്ടത്‌. 


സന്താനോലല്‍പാദനത്തെക്കുറിച്ചും ശിശുപരിപാല 
നത്തെക്കുറിച്ചും ഉള്ള ര്രബോധങ്ങളെക്കുറിച്ചാണ്‌ 
തുടര്‍ന്നുപറയുന്നത്‌ (80-85). ദാമ്പത്യ സ്നേഹം അതിന്റെ 
സ്വഭാവത്തില്‍തന്നെ സന്താനോല്പാദനവുമായി 


* Jesus restores and fulfils 


* The sacrament of 


* Seeds of the Word and 


* The family and the Church 


Chapter 3 — Looking to Jesus: 
The vocation of the family 


God's plan (61-66) 

The family in the documents 
of the Church (67-70) 
Matrimony (71-75) 


imperfect situations (76-79) 
The transmission of life and A 
the rearing of children (80-85) P= 
— 


-—À 


(86-88) 


ബന്ധപ്പെട്ടതാണ്‌. സന്താനോല്പാദനം സാധ്യമാകാത്ത 
വിവിധ സാഹചര്യങ്ങള്‍ ദാമ്പതൃത്തിലുണ്ടാവാം. 
എങ്കില്‍പോലും മനഃപൂര്‍വം അതിനെ നിഷേധിക്കുന്ന 
മനോഭാവങ്ങള്‍ ദമ്പതികളില്‍ ഉണ്ടാകരുത്‌. സൃഷ്ടി 
കര്‍മ്മത്തില്‍ പങ്കാളികളാകുവാനുള്ള ദൈവിക 
നിയോഗം, ദാമ്പത്യ സ്നേഹത്തില്‍ നിന്ന്‌ ലഭിക്കുന്ന 
വൈകാരിക തൃപ്തിയും സഹജീവനവും പോലെ 
(പ്രധാനമായ കാര്യമാണ്‌. ഈ വിഷയത്തില്‍ 
മനുഷ്യവ്യക്തിയുടെ അന്തസ്സിനെ സംബന്ധിച്ച്‌ ഹുമാനേ 
വീത്തേ പോലെയുള്ള പ്രബോധനരേഖകള്‍ നല്‍കി 
യിട്ടുള്ള നിര്‍ദ്ദേശങ്ങള്‍ പാലിക്കപ്പെടേണ്ടതാണ്‌. 
അവശ്യമായ സാഹചര്യങ്ങളില്‍ മക്കളെ ദത്തെടു 
ക്കുന്നതും തങ്ങളുടേതല്ലാത്ത കുട്ടികളുടെ വളര്‍ച്ചയില്‍ 
സഹായിക്കുന്നതും ദാമ്പത്യത്തില്‍ ഉള്‍ചേര്‍ന്നി 
രിക്കുന്ന വിളിയുടെ ഭാഗം തന്നെയാണ്‌. ഇക്കാര്യത്തില്‍ 
അംഗപരിമിതരോ നിരന്തരപരിചരണം ആവശ്യമുള്ള 
വിധത്തില്‍ രോഗികളോ ആയി ജനിക്കുന്ന കൂട്ടികളെ 
സ്വീകരിക്കുകയും വളര്‍ത്തുകയും ചെയ്യുന്ന കുടുംബ 
ങ്ങളെ സഭ നന്ദിയോടെ ഓര്‍ക്കുന്നു. ജീവന്റെ 
സംസ്കാരത്തിനു വിരുദ്ധമായ പ്രവര്‍ത്തികളെയും 
മനോഭാവങ്ങളെയും -ഗര്‍ഭഛിദ്രം, എവുത്തനാസ്യ 
മുതലായവയെ - സഭ എക്കാലത്തും നിരോധിച്ചിരുന്ന 
(83). കുട്ടികള്‍ക്ക്‌ ഉചിതമായ വിദ്യാഭ്യാസവും മതബോധ 
നവും നല്‍കുന്നതിനുള്ള കുടുംബങ്ങളുടെ അവകാശം 
പ്രത്യേകം എടുത്തുപറഞ്ഞിരിക്കുന്നു. ഇക്കാര്യത്തില്‍ 
സ്കൂളുകളും സര്‍ക്കാര്‍ സംരഭങ്ങളും മാതാപിതാക്കളെ 
സഹായിക്കാനുള്ള മാര്‍ഗ്ഗങ്ങളാണ്‌. അവരെ മാറ്റി 
നിര്‍ത്താനുതകുന്ന വേദികളല്ല. വിദ്യാഭ്യാസ വിഷയ 
ങ്ങളില്‍ കുടുംബങ്ങളെ സഹായിക്കാനുള്ള സഭയുടെ 
കടമയും ഗനരവമുളളതാണ്‌. കുട്ടികള്‍ക്ക്‌ വിദ്യാഭ്യാസം 
നല്‍കുമ്പോള്‍ മാതാപിതാക്കള്‍ ഒരു വിളിക്ക്‌ 
പ്രത്യുത്തരം നല്‍കുകയും, സഭയെ പടുത്തുയര്‍ത്തു 
കയുമാണ്‌. 

സഭയും കുടുംബവുമായുള്ള ബന്ധം കൂടുതല്‍ 
വിശദീകരിച്ചുകൊണ്ടാണ്‌ ഈ അധ്യായം അവസാനി 
ക്കുന്നത്‌ (86-88). സഭാജീവിതത്തിന്റെ ആരംഭവും 
അഭ്യസനവും കുടുംബങ്ങള്‍ക്കുള്ളിലാണ്‌ നടക്കുന്നത്‌. 
വിവാഹത്തില്‍ നല്‍കപ്പെടുന്ന ദൈവികദാനങ്ങളുടെ 
സംരക്ഷണവും പോഷണവും ഒരു കുടുംബത്തിന്റെ 
മാത്രമല്ല, സഭയുടെ മുഴുവന്‍ ഉത്തരവാദിത്തമാണ്‌. 


ലല കൈന്തവ കാഹളം - ജൂണ്‍ 2016 


ക്രൈസ്തവ കാഹളം - ജൂണ്‍ 2016 


കുടുംബജീവിതത്തിനുള്ളില്‍ നടക്കുന്ന സ്നേഹത്തിന്റെ 
പങ്കുവയ്പ്‌ സഭയെ നിരന്തരം ശക്തിപ്പെടുത്തുന്ന ഒരു 
സ്രോതസ്സാണ്‌. ഇക്കാരണങ്ങളാല്‍ കുടുംബങ്ങള്‍ 
രൂപീകരിക്കുവാനുള്ള വിളി സഭയെ സംബന്ധിച്ച്‌ 
അനന്യവും പകരം വയ്ക്കാനൊന്നിനാവാത്തവിധം 
പ്രധാനവുമാണ്‌. 


ആശയങ്ങളുടെ ക്രമീകരണം 


യേശുക്രിസ്തുവിന്റെ വ്യക്തിത്വത്തിലും അവിടുത്തെ 
ജീവിതത്തില്‍ വെളിപ്പെട്ട കൃപയുടെയും സ്നേഹത്തി 
ന്റെയും അനുഭവത്തിലും ശ്രദ്ധയൂന്നിക്കൊണ്ടാണ്‌ ഈ 
അധ്യായം പൊതുവായും ഓരോ ഭാഗവും (Hal 
കരിച്ചിരിക്കുന്നത്‌. കൂദാശയെ സംബന്ധിച്ച പ്രബോധന 
ത്തിലും അസാധാരണ സാഹചര്യങ്ങളെ സംബന്ധിച്ച 
വിചിന്തനത്തിലും സന്താനങ്ങളെ സംബന്ധിച്ച ചിന്ത 
കളിലും എല്ലാം ഈ ക്രിസ്തുകേന്ദ്രീകൃതസ്വഭാവം വളരെ 
വ്യക്തമാണ്‌. ഓരോ ആശയത്തെയും പരമാവധി 
പ്രസാദാത്മകമായും പ്രത്യാശാഭരിതമായും കൈകാര്യം 
ചെയ്യുവാന്‍ ശ്രദ്ധിച്ചിരിക്കുന്നു. കുടുംബജീവിതത്തെ 
സംബന്ധിച്ച വെല്ലുവിളിയും പ്രയാസങ്ങളും, ബന്ധങ്ങള്‍ 
വികലമായിക്കൊണ്ടിരിക്കുന്ന ആധുനിക സാഹചര്യ 
ങ്ങളുമെല്ലാം അടിക്കടി പരാമര്‍ശിക്കപ്പെടുമ്പോള്‍, 
ദാമ്പത്യത്തെ നിരന്തരം അനുധാവനം ചെയ്യുകയും 
നവവരങ്ങളാല്‍ ദമ്പതികളെ ശക്തിപ്പെടുത്തുകയും 
ചെയ്യുന്ന കൃപയേക്കുറിച്ചുള്ള പരാമര്‍ശങ്ങള്‍ക്കുള്ളി 
ലാണ്‌ അവ ഉണ്ടാകുന്നത്‌. പ്രത്യേകിച്ച്‌ എടുത്തു 
പറയാതെ തന്നെ, മനുഷ്യ ബന്ധത്തിനുള്ളില്‍ 
കൃപാപൂര്‍വമായ നിരന്തര സാന്നിധ്യമായി ക്രിസ്തു ഈ 
വാക്കുകളില്‍ വെളിവാകുന്നുണ്ട്‌. ഇക്കാരണം കൊണ്ടു 
കൂടിയാണ്‌ സഭയുടെ ആധുനിക പ്രബോധന 
രേഖകളില്‍ നിന്ന്‌ ആരംഭിക്കാതെ തിരുവചനത്തില്‍ 
നാം കണ്ടെത്തുന്ന ക്രിസ്തുവില്‍ നിന്ന്‌ ഈ അധ്യായം 
ആരംഭിക്കുന്നതും. 


ഉള്ളടക്കത്തില്‍ പെടാത്തത്‌ 


“സ്നേഹത്തിന്റെ ആനന്ദം” പുറത്തിറങ്ങുമ്പോള്‍ 
പൊതുമാധ്യമങ്ങളില്‍ നിറഞ്ഞ ചര്‍ച്ചകളില്‍ നിറഞ്ഞു 
നിന്നത്‌ ഈ പ്രബോധനരേഖ വിവാഹകുദാശയെയും 
കുടുംബത്തെയും സംബന്ധിച്ച പാരമ്പര്രപബോധന 
ങ്ങള്‍ എങ്ങനെ മാറ്റിമറിക്കുന്നു എന്നുള്ളതാണ്‌. 
യഥാര്‍ത്ഥത്തില്‍ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. 
വിവാഹത്തെയും കുടുംബജീവിതത്തെയും ബാധിക്കുന്ന 
ചില സമകാലീന പ്രശ്നങ്ങളില്‍ 
തരോടുള്ള അജപാലന സമീപനങ്ങള്‍, ജനനനിയന്ത്രണ 


(പുനര്‍ വിവാഹി 


ത്തിനുള്ള കൃര്തിമോപാധികളുടെ ഉപയോഗം മുതലായ 
വിഷയങ്ങളില്‍) സഭ മുന്‍കാലങ്ങളില്‍ പറഞ്ഞിട്ടുള്ള, 
പ്രത്യേകമായി ഫമിലിയാരിസ്‌ കാണ്സോര്‍സ്പ്യോ 
എന്ന 
മാര്‍പാപ്പാ നല്‍കിയിട്ടുള്ള പ്രായോഗിക ഉപദേശങ്ങളില്‍ 


പ്രബോധനത്തില്‍ പരിശുദ്ധ ജോണ്‍ പോള്‍ 


ഒരു മാറ്റവും ഈ പ്രബോധനം വരുത്തുന്നില്ല . പക്ഷെ 


പ്രധാന പ്രബോധനങ്ങള്‍ ചൂണ്ടിക്കാട്ടുമ്പോള്‍ കൂടുതല്‍ 
പ്രസാദാത്മകമായവ, കൂദാശാജീവിതത്തെ സംബന്ധിച്ച്‌ 
്രത്യാശയും ഉത്‌ സാഹവും തരുന്നവ, (ശദ്ധിച്ച്‌ 
ഉള്‍പെടുത്താന്‍ ശ്രമിച്ചിട്ടുണ്ട്‌. “അരുതുകളും” “വിധി 
വാചകങ്ങളും” കരുതലോടെ ഒഴിവാക്കിയിട്ടുണ്ട്‌. 
ഉദാഹരണത്തിന്‌, സാര്‍വ്രതിക സഭയുടെ മതബോധന 
ഗ്രന്ഥം 2384 വിവാഹ മോചനത്തിനു ശേഷമുള്ള പുനര്‍ 
വിവാഹം “പരസ്യവും സ്ഥിരവുമായ വ്യഭിചാര 
ബന്ധമാണെന്ന്‌” വ്യക്തമായി പറയുന്നുത്‌. അത്തര 
ഈ 
രേഖയില്‍, ഈ അധ്യായത്തിലെന്നല്ല ഒരിടത്തും, 


മൊരു ഭാഷാരപയോഗം Lo1G 6019 CD (D 


ഉണ്ടാവുകയില്ല. 
എന്തുകൊണ്ട്‌ ? 

ഇത്തരമൊരു ഭാഷയുടെയും സമീപനത്തിന്റെയും 
തെരഞ്ഞെടുപ്പ്‌ യാദൃശ്ചികമോ, അപ്രധാനമോ അല്ല. 
എന്തുകൊണ്ടെന്നതിന്‌ ഉത്തരം പറയുന്നതിനെക്കാള്‍ 
പ്രധാനം ഒരു പക്ഷെ എന്തുകൊണ്ടല്ല എന്നുള്ളതാണ്‌. 
സഭ മുന്‍കാലങ്ങളില്‍ നന്മയെന്നോ തിന്മയെന്നോ 
വേര്‍തിരിച്ചുകാണിച്ച എന്തിനെയെങ്കിലും പുനര്‍നിര്‍ 
വചിക്കാനല്ല ഈ സമീപനം. അനുവദനീയമല്ലാ 
ത്തതെന്ന്‌ സഭ മുന്‍പ്‌ വിവരിച്ചിട്ടുള്ള ഒന്നിനെയും ഈ 
പ്രബോധനരേഖ അനുവദനീയമാക്കുന്നില്ല . ഇത്‌ ഒരു 
അജപാലകന്റെ വിചിന്തനങ്ങളാണ്‌, നിയമദാതാ 
വിന്റേതല്ല. ്രിസ്തുവിന്റെ കരുണയോടെ ദാമ്പത്യ 
സ്‌നേഹത്തിന്റെ അപൂര്‍ണ്ണ ആവിഷ്‌കാരങ്ങളെ 
സ്‌നേഹത്തിന്റെ 
കൌദാശികതയുടേയും പൂര്‍ണ്ണതയിലേക്ക്‌ വരുവാന്‍ 


ഉറ്റുനോക്കുകയും, മാത്രമല്ല 
അത്തരം കുടുംബങ്ങളെ സ്നേഹപൂര്‍വം ക്ഷണിക്കു 
കകയും ചെയ്യുന്ന ഒരു അജപാലകനെയാണ്‌ നാം 
ഇവിടെ കാണുന്നത്‌. സ്നേഹത്തില്‍ വെല്ലുവിളികള്‍ 
നേരിടുന്ന കുടുംബങ്ങളെ ശക്തിപ്പെടുത്തുന്നതില്‍ 
ഓരോ അജപാലകനും സ്വീകരിക്കേണ്ട ക്ഷമാ 
പൂര്‍വമായ, അനുകമ്പയും സഹാനുഭൂതിയും നിറഞ്ഞ, 
പാതകളാണ്‌ ഇതില്‍ രേഖപ്പെടുത്തിയിരിക്കുന്നത്‌. 


ചുരുക്കത്തില്‍ തിന്മയെ തിന്മയെന്നു തന്ന വിട്ടു 
വീഴ്ചയില്ലാതെ വിളിക്കുകയും എന്നാല്‍ തിന്മയുടെ 
പിടിയിലകപ്പെട്ടവരെ ക്രിസ്തുവിന്റെ കരുണയോടെ 
നോക്കുകയും ചെയ്യുന്ന മാര്‍പാപ്പായുടെ സവിശേഷമായ 
ശ്രദ്ധ, അദ്ദേഹത്തിന്റെ അപ്പസ്തോലിക ശുശ്രൂഷയുടെ 
മൂര്രാവാകൃമാകുന്ന കരുണ, ഈ അദ്ധ്യായത്തില്‍ 
നിഴലിക്കുന്നു. സഭയുടെ രഈദ്ദയോഗിക പ്രബോധന 
ങ്ങളുടെ സം്രഗഹത്തില്‍ കാണിച്ചിരിക്കുന്ന ഈ 
സവിശേഷമായ ശ്രദ്ധ അമോറിസ്‌ ലെത്തീസ്യ എന്ന 
ര്രബോധനരേഖയുടെ ആത്മാവും ചൈതന്യവു 
മാണെന്ന്‌ തുടര്‍ന്നുളള അധ്യായങ്ങള്‍ വായിക്കുമ്പോള്‍ 
വ്യക്തമാകും. 


THE JOY OF LOVE 
POPE FRANCI 
e 


സമഗ്രതയിലേക്ക്‌ 
വളരുന്ന സ്നേഹം 


റവ. ഡോ. ജോണ്‍ പടിപ്പുരയ്ക്കൽ 


തിരുവനന്തപുരം സെന്റ്‌ മേരീസ്‌ മലങ്കര സെമിനാരിയില്‍ മോറല്‍ തിയോളജി 


സ്‌നേഹത്തിന്റെ ആനന്ദം 
(Amoris Laetitia : The Joy of Love) 
എന്ന പരിശുദ്ധ ശ്രാന്‍സിസ്‌ 
മാര്‍പാപ്പായുടെ സിനഡനന്തര 
അപ്പസ്തോലിക പ്രബോധനം 
ഉയര്‍ത്തിക്കാട്ടുന്ന വൈവാഹിക 
സ്നേഹത്തെ സംബന്ധിച്ച 
ദര്‍ശനം 2014, 2016 എന്നീ സുനഹ 
ദോസുകളുടെ ചിന്തകളെ അധി 
കരിച്ചല്ല രൂപം നല്‍കിയിരിക്കുന്നത്‌ എന്നു കരുതേണ്ടി 
യിരിക്കുന്നു. സ്നേഹം വൈവാഹിക ബന്ധത്തിലോ 
വിവാഹത്തിന്റെ ആഭിജാത്യത്തിലോ പരിഗണിക്കപ്പെടാ 
തിരുന്ന ഒരു കാലഘട്ടം സഭയില്‍ നിലനിന്നിരുന്നു. 
വിവാഹത്തെ സംബന്ധിച്ച നിയമപരമായ തീരുമാന 
ങ്ങളില്‍ സ്നേഹം ചര്‍ച്ച ചെയ്യപ്പെട്ടിരുന്നില്ല. ആധുനിക 
മനശാസ്ത്രത്തിന്റെ വിശേഷിച്ച്‌ വൈയക്തികതയ്ക്കും 
പ്രാധാന്യം നലകിയ ചിന്താധാരയുടെ ഫലമായി സ്ത്രി 
പുരഷ ബന്ധത്തില്‍ സ്നേഹം സുപ്രധാനമായ 
ഘടകമായി പരിഗണിക്കപ്പെട്ടു തുടങ്ങി. ഈദ്യോഗി 
കവും അനനദ്യോഗികവുമായ വിയോജനാഭി 
്രായങ്ങളുടെ മദ്ധ്യേയും (ക്രമേണ ദൈവശാസ്ത്ര 
വിചിന്തനങ്ങളില്‍ വൈവാഹിക ബന്ധത്തില്‍ 
സ്നേഹത്തിന്റെ ഉത്തരവാദിത്വങ്ങളിലും സ്നേഹം 
ഇഴുകിച്ചേര്‍ന്നിരിക്കുന്നു എന്നു അത്‌ നിഷേധിക്കാനാ 
വാത്ത സ്ഥാനം വഹിക്കുന്നവെന്നും വ്യക്തിമാക്കിയ 
പരിശുദ്ധ പീയൂസ്‌ പതിമൂന്നാമന്‍ മാര്‍പാപ്പ 
ദൈവശാസ്‌ ത മേഖലയിലും സഭാനിയമത്തിലും 
നവമായ പരിഗണനകള്‍ക്കും മാറ്റങ്ങള്‍ക്കും ആരംഭം 
കുറിക്കുകയായിരുന്നു (Casti Connubi: Chaste Marriage, AAS 
22, (1930) 547-548. രണ്ടാം വത്തിക്കാന്‍ സുനഹദോസ്‌ 
സഭ ആധുനിക ലോകത്തില്‍ (Gaudium et Spes, Church in 
Modern World) എന്ന പ്രമാണരേഖയിലൂടെ സംശായാ 
തീതമായി വിവാഹജീവിതത്തില്‍ സ്‌ നേഹ 
ത്തിന്റെ സ്ഥാനത്തെ സംബന്ധിച്ച പ്രബോധനം നല്കി. 
പരിശുദ്ധ ജോണ്‍പോള്‍ രണ്ടാമന്‍ മാര്‍പാപ്പായുടെ 
സിനഡനന്തര അപ്പസ്‌ തോലിക പ്രബോധനവും 
വിവാഹതരിലും കുടുംബത്തിലും നിറഞ്ഞു കവിയേണ്ട 
സ്നേഹത്തെ കുറിച്ച്‌ വ്യക്തമായ പ്രബോധനം നല്കി 
(Familiaris Consortio). ദൈവീകദാനങ്ങള്‍ക്ക്‌ പ്രത്യുത്തരം 
നല്കികൊണ്ട്‌ പൂര്‍ണതയിലേക്ക്‌ ഉയരുകയും 


വിസിറ്റിംഗ്‌ പ്രൊഫസറും തച്ചോട്ട്കാവ്‌ ഇടവകവികാരിയുമാണ്‌ 


ക്രിസ്തുവും സഭയും തമ്മിലുളള 
സ്നേഹത്തിന്റെ ്രതീകമായി 
പരിണമിക്കുകയും ചെയ്യുന്ന 
ഫരദായകമായ സ്നേഹമാണ്‌ 
വിവാഹത്തിന്റെ സുവിശേഷമായി 
പരിശുദ്ധ ്രാന്‍സിസ്‌ മാര്‍പാപ്പാ 
അവതരിപ്പിക്കുക. 


വിവാഹത്തിലെ സ്നേഹ 
ത്തെകുറിച്ച്‌ ്രതിപാദിക്കുന്ന 
അപ്പസ്‌തോലിക പ്രബോധനത്തിന്റെ നാലാം 
അധ്യായത്തെ ദീപ്തമാക്കുന്നത്‌ വി. പൌലോസിന്റെ 
കൊറിന്യാലേഖനത്തിലെ സ്നേഹത്തെ കുറിച്ചുള്ള 
വേദഭാഗത്തിന്‌ (1 കൊറി 13:4-7) ഫ്രാന്‍സിസ്‌ മാര്‍പാപ്പാ 
ആമുഖമായി നല്‍കുന്ന കാവ്യ്ത്മകമായ വ്യാഖ്യാ 
നമാണ്‌. സ്നേഹത്തിന്റെ വളരെ കൃത്യമായ 
പദാവികളിലൂടെ ഇവിടെ മാനുഷിക സ്നേഹത്തെ 
അവതരിപ്പിച്ചിരിക്കുന്നു. സ്നേഹത്തിന്റെ ദൈവീകമായ 
മാനങ്ങള്‍ അവതരിപ്പിക്കുമ്പോഴും, അതിന്റെ മാനുഷിക 
മാനങ്ങളെ യാഥാര്‍ത്ഥ്യബോധത്തോടെയാണു 
സമീപിച്ചിരിക്കുന്നത്‌. ഈ വേദഭാഗത്തില്‍ പ്രകടമാകുന്ന 
മനശാസ്ത്രപരമായ ഉൾക്കാഴ്ചയുടെ ഗുണനിലവാരം 
അസാധാരണമാണ്‌. ദമ്പതികളുടെ വൈകാരിക (emo- 
ലോകത്തെ സംബന്ധിച്ച മനസാസ്ത്രുരമായ 
വിശകലനം ഭാവാത്കമവും നിഷേധാത്മകവുമായ 
കാര്യങ്ങളെ പരാമര്‍ശിക്കുന്നു, ഒപ്പം സ്നേഹത്തിന്റെ 
ലൈംഗിക മുഖ്യമാ. മേഖലയും (erotic dimension of love) 
പരാമര്‍ശിക്കപ്പെടുന്നു. ഇത്‌ ക്രിസ്തീയ ദാമ്പത്യ 
ജീവിതത്തിന്‌ വളരെയേറെ സമ്പന്നവും വിലയേറി 
യതുമായ സംഭാവനയും മുന്‍മാര്‍പാപ്പാമാരുടെ 
പ്രബോധനങ്ങളില്‍ ദൃശ്യമല്ലാത്തതുമാണ്‌. 


tional) 


വൈവാഹിക സ്നേഹം വിവാഹ കൂദാശയുടെ 
കൃപകളാല്‍ വിശുദ്ധീകരിക്കപ്പെടുകയും, സമ്പന്നമാ 
ക്കപ്പെടുകയും പ്രകാശമാനമാക്കപ്പെടുകയും ചെയ്യുന്ന 
താണ്‌. ആത്മീകവും ത്യാഗനിര്‍ഭരവുമായ സ്നേഹ 
ത്തോട്‌ ഈഷ്മളമായ സൌഹൃദവും ശാരീരികവുമായ 
തൃഷ്ണകളും ഒന്നുചേര്‍ന്നിരിക്കുന്നു. വൈകാരികമായ 
മേഖലകള്‍ അപ്രതൃക്ഷമായാലും നിലനില്‍ക്കുന്ന 
സ്നേഹമത്രെ ഇവിടെ വീക്ഷിക്കുന്നത്‌. ദൈവത്തെയും, 
ദൈവികസ്‌ നേഹത്തെയും ക്രിസ്തുവും സഭയും 


FA) കൈന്തവ കാഹളം - ജൂണ്‍ 2016 


ക്രൈസ്തവ കാഹളം - ജൂണ്‍ 2016 


തമ്മിലുള്ള അവിഭാജ്യമായ ബന്ധത്തെയും പ്രതി 
ഫലിപ്പിക്കുന്ന കൂട്ടായ്മയായി, മേഖലയില്‍ നിന്നുകൊണ്ട്‌ 
വിശാലവും ദൃശ്യവുമായ അനുദിനാനുഭവത്തിലെ 
വൈവാഹിക സ്നേഹത്തെ വിലയിരുത്താന്‍ മാര്‍പാപ്പാ 
ഉദ്യമിക്കുന്നില്ല, പരിമിതരായ രണ്ട്‌ മനുഷ്യവ്യക്തികളുടെ 
മേല്‍ ക്രിസ്തുവും സഭയും തമ്മിലുള്ള ഐക്യത്തിന്റെ 
സമ്പൂര്‍ണ്ണമായ പ്രതിരൂപം ആവിഷ്കരിക്കാനുള്ള ഭാരം 
ചുമത്താനാവില്ല. നിരന്തരം വളരേണ്ടതും പങ്ക്‌ 
വയ്ക്കപ്പെടേണ്ടതുമായ സ്നേഹത്തിലേക്കാണ്‌ ദമ്പതി 
കള്‍ വിളിക്കപ്പെട്ടിരിക്കുന്നത്‌. ദൈവകൃപകള്‍ കൂടുതല്‍ 
കൂടുതല്‍ സ്വായത്തമാക്കി പുരോഗമിക്കുന്ന ഒരു 
ജീവിതപാതയാണ്‌ അവര്‍ക്കായി നിര്‍ദ്ദേശിക്കാ 
വുന്നത്‌. അതേസമയം വൈവാഹിക സ്നേഹം അതിന്റെ 
സ്വാഭാവത്താല്‍ തന്നെ സമ്പന്നമായ ഉള്‍ച്ചേരലും നീണ്ട്‌ 
നില്‍ക്കുന്ന ഐക്യവും വീക്ഷിക്കുന്നു എന്ന വസ്തുത 
ദൃഡമായി പ്രസ്താവിക്കുന്നു. ആസ്വാദനവും ബുദ്ധി 
മുട്ടുകളും സംഘര്‍ഷങ്ങളളും വിരാമങ്ങളും വേദനകളും 
ആശ്വാസങ്ങളും സംതൃപ്തിയും പ്രതീക്ഷകളും 
അസ്വസ്ഥതകളും സന്തോഷങ്ങളും നിറഞ്ഞ ഒരു 
ജീവിതത്തിലാണ്‌ വിവാഹത്തിന്റെ പൂര്‍ണ്ണത നാം 
കാണേണ്ടത്‌ 


സ്നേഹത്തില്‍ വളരുവാന്‍ വേണ്ടി അപ്പസ്തോലിക 
പ്രബോധനം നിര്‍ദ്ദേശിക്കുന്ന മാര്‍ഗ്ഗങ്ങള്‍ ശ്രദ്ധേയമാണ്‌. 
നിരന്തരം പങ്കുവയ്പ്‌ ; സൌഹൃദത്തിന്റെ വളര്‍ച്ച 
സന്തോഷം സനഹൃദവും വളര്‍ത്തുക; ജീവിതപങ്കാളി 
യുടെ നന്മകളെയും മൂല്യത്തെയും വിലമതിക്കുക; 
സമയവും ഗുണനിലവാരമുള്ളതുമായ ഡയലോഗില്‍ 
ഏര്‍പ്പെടുക, ജീവിതപങ്കാളിക്ക്‌ പ്രാധാന്യം നല്കുക, 
തുറവിയുള്ള മനസ്സുണ്ടായിരിക്കുക എന്നിങ്ങനെ 
മനശാസ്ത്രപരമായ ഉള്‍ക്കാഴ്ചയോടെ വിവാഹബന്ധ 
ത്തെ വളര്‍ത്തുവാനുള്ള മാര്‍ഗ്ഗങ്ങള്‍ പരിശുദ്ധ പിതാവ്‌ 
നിര്‍ദ്ദേശിക്കുന്നു. 

സ്നേഹത്തിന്റെ വൈകാരിക, ശാരീരിക മേഖല 
കളുടെ പ്രാധാന്യം എടുത്തുപറയുമ്പോള്‍ തന്നെ ഈ 
മേഖലകളിലെ അനേകം തകര്‍ച്ചകളെയും ഫ്രാന്‍സിസ്‌ 
മാര്‍പാപ്പ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്‌. വ്യക്തിപരമല്ലാ 
ത്തതും അനാരോഗ്യകരവുമായ ലൈംഗികത ഒരുദാഹ 
രണമാണ്‌. വ്യക്തിപരമായ ആഗ്രഹങ്ങളും വാസനകളും 
നിറവേറ്റാനുമുളള ഒന്നായി അത്‌ പരിണമിക്കുന്നുണ്ട്‌. 
ഉപയോഗിക്കുകയും തളളിക്കളയുകയും ചെയ്യുന്ന 
ഒന്നായി ലൈംഗികത തീര്‍ന്നിരിക്കുന്നു. തരത്തിലുളള 
ആധിപത്യ പ്രവണതകള്‍, ദുരുപയോഗങ്ങള്‍, ലൈംഗി 
കവൈകൃതങ്ങല്‍, അക്രമം ഇവയൊക്കെ അവഗണിക്കാ 
നാവില്ല. വിവാഹത്തിനുള്ളില്‍ തന്നെ സഹനത്തിന്റെയും 
തെറ്റായ ഉപയോഗത്തിന്റെയും (Manipulation) അനുഭവ 
മായി ലൈംഗികത പരിണമിക്കുന്നുണ്ട്‌. അതുപോലെ 
സ്ത്രീ പുരുഷന്‍ വിധേയപ്പെടണമെന്ന്‌ സമീപനമോ, 
ശരീരത്തെ തീര്‍ത്തും അവഗണിക്കുന്ന സ്ത്രീപുരുഷ 
ബന്ധമോ അസ്വീകാര്യമാണ്‌. പരസ്പരപൂരകമായ, 
പരസ്പരം നല്‍കുന്ന സമ്പന്നമാക്കുന്ന ബഹുമാനി 
ക്കുന്ന ലൈംഗീകതെ മാത്രമെ ശരീയായ ദിശയിലാ 


ണെന്ന്‌ കരുതാനാവൂ. 


ബ്രഹ്മചര്യത്തെയും 
കന്യാരവതത്തെയും 
(Celibacy and Virginity) 
വിവാഹത്തെക്കാള്‍ 
ഉപരിയായി പരിഗണി 
ക്കുന്ന ചിന്തയും 
സമീപനവും സഭയില്‍ 
നിലനിന്നിരുന്നു. 
കന്യാത്വം സ്നേഹ 
ത്തിന്റെ ഒരു രൂപമാണ്‌ 
എന്നത്‌ വ്യക്തമാണ്‌. 
ഒന്ന്‌ മറ്റൊന്നിന്‌ ഉപരി 
യാണ്‌ എന്ന്‌ പറയുന്ന 
തിനെക്കാള്‍ അവ 
ത്മിലുള്ള പരസ്പരപൂരകത്വമാണ്‌ ഏറ്റം പ്രധാനമായ 
വസ്തുത. വിവാഹ ഉടമ്പടിയുടെ അവിഭാജ്യതയെയും 
കന്യാത്വത്തിന്റെ മൂല്യത്തെയും നിരാകരിക്കുന്ന 
ഇന്നത്തെ സെക്കുലര്‍ ചിന്താഗതികളുടെ മദ്ധ്യേ രണ്ട്‌ 
ജീവിതാവസ്ഥകളും ലക്ഷ്യമാക്കുന്ന ത്യാഗത്തിന്റെയും, 
സമര്‍പ്പണത്തിന്റെയും വിരക്തിയുടെയും മേഖലകള്‍ 
കൂടുതല്‍ വ്യക്തമാക്കുകയാണ്‌ അഭികാമ്യമായ കാര്യം. 


നാലാം അദ്ധ്യായം സമാപിക്കുക വിവാഹത്തിന്റെ 
രൂപാന്തരീകരണം (transformation of love) എന്ന വളരെ 
പ്രധാനപ്പെട്ട വിചിന്തനത്തോടെയാണ്‌. ജീവിത 
ദൈര്‍ഘ്യം കൂടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ്‌ 
നാം ജീവിക്കുക. അതുകൊണ്ട്‌ തന്നെ വിവാഹ 
ജീവിതത്തിന്റെ ദൈര്‍ഖ്യം നാലും അഞ്ചും ചിലപ്പോള്‍ 
ആറും ദശകങ്ങള്‍ വരെ നീളാം. അതുകൊണ്ട്‌ തന്നെ 
വിവാഹജീവിതാരംഭത്തിലെ തീരുമാനം കൂടെക്കൂടെ, 
നിരന്തരം നവീകരിക്കപ്പെടേണ്ടിയിരിക്കുന്നു. ദമ്പതി 
കള്‍ക്ക്‌ ശാരീരികമാ. മാറ്റള്‍ സ്വാഭാവികകമായും 
ഉണ്ടാകാം. എന്നാല്‍ സ്നേഹത്തിന്റെ ആകര്‍ഷണം 
കുറയുന്നില്ല. ലൈംഗികമായ ആകര്‍ഷണത്തില്‍ നിന്ന്‌ 
പരസ്പരമുള്ള താല്പര്യം ഒന്നിച്ചായിരിക്കുന്നതിനും 
പാരസ്പര്യത്തിനുമായി പരിണമിക്കും. ജീവിതകാലം 
മുഴുവന്‍ ദമ്പതികള്‍ ഒരേ തരത്തില്‍ ചിന്തിക്കുമെന്ന്‌ ഉറപ്പ്‌ 
പറയാനാവില്ല. എന്നാല്‍ ജീവിതകാലം മുഴുവന്‍ 
നീണ്ടുനില്‍ക്കുന്ന പങ്കിടിലിന്റെ പദ്ധതിയൊരുക്കു 
കയാണെങ്കില്‍, ദമ്പതികള്‍ക്ക്‌ മരണം അവരെ 
പിരിക്കുന്നതു വരെ സമ്പന്നമാകുന്ന മമതയോടും 
അടുപ്പത്തോടും പരസ്പരം സ്നേഹിക്കുവാനും 
ജീവിക്കുവാനും സാധിക്കും. 


സഭയം സുവിശേഷാധിഷ്ഠിതമായ പ്രബോധനത്തെ 
നിരസിക്കാതെ നമ്മുടെ കാലഘട്ടത്തിലെ ഭാവാത്മ 
കമായ ചിന്തകളെയും സമീപനങ്ങളെയും ഉള്‍ക്കൊ 
ള്ളാന്‍ സ്നേഹത്തിന്റെ സന്തോഷം ശ്രമിച്ചിരിക്കുന്നു. 
നാലാം അദ്ധ്യായം നല്‍കുന്ന അടിസ്ഥാനപരമായ 
ചിന്തകളില്‍ നിന്നാണ്‌ ഫലദായകമായ സ്നേഹം എന്ന 
അഞ്ചാം അദ്ധ്യായം നാം വായിക്കേണ്ടത്‌. 


AMORIS LATITIA 


= 


POPE FRANCIS. 


ഫലദായകവും പ്രത്യുല്‍പ്പാ 
ദനദായകവുമായ വൈവാഹിക 
ജീവിതത്തിലെ “സ്നേഹത്തെ 
ക്കുറിച്ചാണ്‌ സ്നേഹത്തിന്റെ [| 
സന്തോഷം” (AmorisLaetitia) എന്ന 
സിനഡനന്തര അപ്പസ്തോലിക 
ആഹ്വാനത്തിന്റെ അഞ്ചാം അധ്യാ 
യം പ്രതിപാദിക്കുന്നത്‌. മുപ്പത്തി കം 
മൂന്ന്‌ ഖണ്ഡികകളാണ്‌ (165-198) ആ അധ്യായത്തി 
ലുള്ളത്‌. 

സ്നേഹം എപ്പോഴും ജീവദായകമാണ്‌. ദമ്പതികളുടെ 
സ്നേഹം ഒരിക്കലും അവരില്‍ തന്നെ അവസാനി 
ക്കുന്നില്ല. ദാമ്പത്യസ്നേഹം മക്കളിലൂടെ പ്രതിഫലി 
ക്കുന്നു. ്രാന്‍സിസ്‌ പാപ്പ ഈ ആശയം അവതരി 
പ്പിക്കുമ്പോള്‍ വിശുദ്ധ ജോണ്‍പോള്‍ രണ്ടാമന്‍ 
മാര്‍പാപ്പായുടെ അപ്പസ്‌ തോലിക ആഹ്വാനമായ 
കുടുംബം ഇന്ന്‌ (Familiaris Consortio) എന്നതിലെ 
ആശയങ്ങള്‍ പുനഃരവതരിപ്പിക്കുകയാണ്‌ ചെയ്യുന്നത്‌. 
പുതുജീവനെ സ്വാഗതം ചെയ്യാന്‍ 

കുടുംബം പുതുജീവന്‍ ജന്മം നല്‍കുന്ന ഇടം 
മാത്രമല്ല. അത്‌ ദൈവത്തിന്റെ സമ്മാനമെന്ന നിലയില്‍ 
പുതുജീവനെ സ്വാഗതം ചെയ്യുന്ന സ്ഥലം കൂടിയാണ്‌. 
പതിനൊന്ന്‌ ഖണ്ഡികകളിലൂടെയാണ്‌ പുതുജീവനെ 
സ്വാഗതം ചെയ്യല്‍ എന്ന വിഷയം അഞ്ചാം അധ്യായം 
അവതരിപ്പിക്കുന്നത്‌. സ്നേഹവും ഗര്‍ഭധാരണവും, 
മാതാവിന്റെയും പിതാവിന്റെയും സ്നേഹം എന്ന 
ഉപശീര്‍ഷകങ്ങളും ഈ ഭാഗത്തുണ്ട്‌. ജനിക്കുന്നതിന്‌ 
മുമ്പേ ജനിക്കാന്‍ പോകുന്ന കുട്ടികള്‍ സ്നേഹിക്ക 
പ്പെടുന്ന സുന്ദരമായ സ്ഥലമാണ്‌ കുടുംബം. 
ജീവിതത്തിന്റെ ആരംഭകാല ഘട്ടത്തില്‍ തന്നെ ചില 
കുട്ടികള്‍ ഉപേക്ഷിക്കപ്പെട്ടവരും പരിതൃക്തരുമായി 
തീരുന്നു. ചിലരുടെ കുട്ടിക്കാലവും അതുപോലെ തന്നെ 
അവരുടെ ഭാവിയും ഒരുപോലെ കവര്‍ന്നെടുക്കപ്പെടുന്നു. 
കുട്ടികള്‍ക്ക്‌ ജന്മം നല്‍കിയതിനെ വലിയ പാതകമായി 
കണക്കാക്കുന്നവരുണ്ട്‌. ഇവയെല്ലാം തന്നെ ലജ്ജാകര 
മാണെന്ന്‌ അര്‍ത്ഥശങ്കയ്‌ ക്കിടയില്ലാതെ മാര്‍പാപ്പ 
അഭിപ്രായപ്പെടുന്നു (AL 166). 


റവ. ഡോ. സ്റ്റീഫന്‍ ആലത്തറ 
ഭാരത ലത്തീന്‍ കത്തോലിക്ക മ്മരെതാന്‍ സമിതി 
(CCBI)@ 305 ഡെപ്യൂട്ടി സെക്രട്ടറിയാണ്‌ 


ഒരു കുഞ്ഞ്‌ ലോകത്തില്‍ 
സ്വീകാര്യമല്ലാത്ത സാഹചര്യ 
ങ്ങളില്‍ ജനിച്ച്‌ വീഴുമ്പോഴും 
മാതാപിതാക്കളും കുടുംബാംഗ 
ങ്ങളും അവനെ ദൈവത്തിന്റെ 
ദാനമായികണ്ട്‌ പൂര്‍ണ്ണഹൃദയ 
ത്തോടെ സ്വീകരിക്കണം. വലിയ 
കുടുംബങ്ങള്‍ സഭയുടെ സന്തോ 
ഷമാണ്‌. സ്നേഹത്തിന്റെ ഫലദായകത്വത്തിന്റെ 
ആവിഷ്കാരം കൂടിയാണ്‌ വലിയ കുടുംബങ്ങള്‍ (AL 167). 


സ്നേഹവും ഗര്‍ഭധാരണവും 


ഗര്‍ഭധാരണം ദുര്‍ഘടവും ഉത്കൃഷ്ടവുമായ 
ഒന്നാണ്‌. അത്ഭുതകരമായ പുതുജീവനെ ഈ 
ലോകത്തിലേക്ക്‌ അവതരിപ്പിപ്പിക്കാന്‍ ഒരമ്മ ദൈവ 
വുമായി സഹകരിക്കുന്ന അവസ്ഥയാണ്‌ ഗര്‍ഭധാരണം. 
ഓരോ ജന്മം നല്‍കാന്‍ പ്രകിയയിലൂടെ സൃഷ്ടി 
കര്‍മ്മത്തിന്റെ രഹസ്യാത്മകതയില്‍ സ്രത്രീകള്‍ 
പങ്കുകാരാകുന്നു. ദൈവത്തിന്റെ അനന്തമായ സ്നേഹ 
ത്തിന്റെ ഭാഗമാണ്‌ ഓരോ കുഞ്ഞും അമ്മയുടെ 
ഗര്‍ഭപാര്രത്തില്‍ വളരുന്നത്‌. ഓരോ കുഞ്ഞിനും 
അനാദിമുതല്‍ ദൈവത്തിന്റെ ഹൃദയത്തില്‍ സ്ഥാനമുണ്ട്‌. 
അമ്മയുടെ ഉദരത്തില്‍ ഓരോ കുഞ്ഞും ഉരുവാകുമ്പോള്‍ 
അനന്തകാലം മുതലുള്ള ദൈവത്തിന്റെ സ്വപ്നമാണ്‌ 
സാക്ഷാത്കരിക്കപ്പെടുന്നത്‌ (AL 168). 

സ്വപ്നങ്ങളില്ലാത്ത കുടുംബങ്ങളില്ല. എപ്പോള്‍ ഒരു 
കുടുംബത്തിന്‌ സ്വപ്നം കാണാനുള്ള കഴിവ്‌ നഷ്ട 
പ്പെടുന്നുവോ, കുട്ടികളുടെ വളര്‍ച്ച ഇല്ലാതാകും, 
സ്നേഹത്തിന്റെ വളര്‍ച്ച ഇല്ലാതാകും. അവിടെ ജീവിതം 
ചുരുങ്ങിപോവുകയും മരണമടയയുകയും ചെയ്യും (AL 
169). ജനിക്കുവാന്‍ പോകുന്ന കുഞ്ഞിന്റെ പലകാര്യ 
ങ്ങളും ശാസ്ത്രത്തിന്റെ സഹായത്തോടെ നമുക്ക്‌ 
അറിയാന്‍ കഴിഞ്ഞെന്നിരിക്കും എന്നാല്‍ സൃഷ്ടാവായ 
ദൈവത്തിനാണ്‌ ഒരു കുഞ്ഞിനെകുറിച്ച്‌ പൂര്‍ണ്ണമായും 
അറിയുവാന്‍ കഴിയുക. ഗര്‍ഭിണികളായിരിക്കുന്ന 
അമ്മമാര്‍ ദൈവത്തോട്‌ തങ്ങളുടെ കുഞ്ഞുങ്ങളെ 
പൂര്‍ണ്ണമായി മനസ്സിലാക്കാനും അവരായിരിക്കുന്ന 
അവസ്ഥയില്‍ സ്നേഹിക്കുവാനും വേണ്ടി പ്രാര്‍ത്ഥി 
ക്കണം (AL 170). എല്ലാ അമ്മമാരോടും സന്തോഷവതി 


FY കൈന്തവ കാഹളം - ജൂണ്‍ 2016 


ക്രൈസ്തവ കാഹളം - ജൂണ്‍ 2016 


കളായിരിക്കുവാന്‍ പരിശുദ്ധ പിതാവ്‌ ആവശ്യപ്പെടു 
ന്നുണ്ട്‌. മാതൃത്വത്തിന്റെ ആന്തരിക സ്നേഹത്തെ 
കവര്‍ന്നെടുക്കുവാന്‍ ആരെയും ആനുവദിക്കരുതെന്ന്‌ 
അപ്പസ്തോലിക ആഹ്വാനം ഓര്‍മിപ്പിക്കുന്നു. പരിശുദ്ധ 
കന്യാമറിയത്തിന്റെ സന്തോഷത്തിന്റെ ഗീതകം 
പ്രാര്‍ത്ഥനയായി സ്വീകരിച്ചുകൊണ്ട്‌ മക്കള്‍ക്ക്‌ ജന്മം 
നല്‍കാന്‍ തയ്യാറെടുക്കാന്‍ പരിശുദ്ധ പിതാവ്‌ 
ഫ്രാന്‍സിസ്‌ മാര്‍പാപ്പ അമ്മമാരെ ആഹ്വാനം ചെയ്യുന്നു. 


മാതാവിന്റെയും പിതാവിന്റെയും സ്നേഹം 


മാതാവിന്റെയും പിതാവിന്റെയും സ്നേഹം ലഭിക്കാന്‍ 
ഓരോ കുഞ്ഞിനും അവകാശമുണ്ട്‌. രണ്ടുപേരുടെയും 
സ്നേഹം കുട്ടിയുടെ സമ്രഗമായ വളര്‍ച്ചയ്ക്കും 
അത്യാവശ്യമാണ്‌. അമ്മയുടെയും അപ്പന്റെയും 
സ്നേഹത്തെകുറിച്ച്‌ അവതരിപ്പിക്കുമ്പോള്‍ ഓസ്ട്രേലി 
യന്‍ DADI സമിതിയെ ഉദ്ധരിച്ചുകൊണ്ട്‌ മാര്‍പാപ്പ 
ഓര്‍മിപ്പിക്കുന്നുണ്ട്‌. രണ്ടുപേരുടെയും വ്യത്യസ്തമായ 
സ്നേഹമല്ല മറിച്ച്‌ തമ്മില്‍ തമ്മിലുള്ള ഒരുമയോടുള്ള 
സ്നേഹമാണ്‌ കുട്ടിയുടെ അവകാശം (AL 172). 
സ്ത്രീകള്‍ പൊതുവെ പഠനത്തിനും, ജോലിക്കും 
വ്യക്തിപരമായ ലക്ഷ്യങ്ങള്‍ ആര്‍ജ്ജിക്കുന്നതിനും 
വേണ്ടി പരിശ്രമിക്കുന്നുണ്ട്‌ എന്നാല്‍ നവജാത 
ശിശുക്കള്‍ക്ക്‌ അവരുടെ അമ്മയുടെ സ്നേഹവും 
സാമീപ്യവും (്പാരംഭദിശയിലെ ചില മാസങ്ങളി 
ലെങ്കിലും ആവശ്യമാണെന്ന്‌ കാര്യം മറക്കരുതെന്ന്‌ 
ശക്തമായ ഭാഷയില്‍ മാര്‍പാപ്പ ഓര്‍മിപ്പിക്കുന്നു. (AL 173). 


അമ്മയില്ലാത്ത സമൂഹം മനുഷ്യത്വരഹിത 
മായിരിക്കും. എത മോശപ്പെട്ട സാഹചര്യത്തിലും 
അമ്മമാര്‍ വാത്സല്യത്തിനും സമര്‍പ്പണത്തിനും ധാര്‍മ്മിക 
പിന്‍ബലത്തിനും സാക്ഷ്യം വഹിക്കുന്നു. അമ്മമാരാണ്‌ 
ആദ്യപ്രാര്‍ത്ഥനകളും ഭക്തഅഭ്യാസങ്ങളും തങ്ങളുടെ 
കുഞ്ഞുങ്ങള്‍ക്ക്‌ ആദ്യമായി പകര്‍ന്ന്‌ നല്‍കുന്നത്‌ 
(AL 174). ജീവിതത്തിന്റെ പരിമിതികളിലും വിശാലമായ 
ലോകത്തിലെ വെല്ലുവിളികളെയും കഠിന്രപയത്നത്തി 
ന്റെ ആവശ്യകതയും കുഞ്ഞുങ്ങള്‍ക്ക്‌ പരിയപ്പെടുത്തി 
കൊടുക്കുവാന്‍ പിതാക്കന്മാര്‍ക്കാണ്‌ കൂടുതല്‍ 
സാധിക്കുക. ഒരു കുട്ടിയെ രൂപീകരിക്കുമ്പോള്‍ പ്രാരംഭ 
കാലഘട്ടത്തില്‍ മാതാവും പിതാവും നിര്‍വൃഹിക്കേണ്ട 
ഉത്തരവാദിത്വങ്ങളെകുറിച്ച്‌ ഈ ഭാഗത്ത്‌ വ്യക്തമായ 
പ്രതിപാദനമുണ്ട്‌. 
വികസിതമാകുന്ന ഫലദായകത്വം 

മാതൃത്വത്തിന്റെ വിശാലതയെകുറിച്ചും ദത്തെടുക്ക 
ലിന്റെ പ്രാധാന്യത്തെകുറിച്ചുമാണ്‌ ഈ ഭാഗത്ത്‌ എട്ട 
ഖണ്ഡികകളിലൂടെ (178-186) പ്രതിപാദിക്കുന്നത്‌. 
ശരീരത്തെകുറിച്ചുള്ള ഗ്രാഹ്യം എന്ന ഉപശീര്‍ഷകവും 
ഈ ഭാഗത്തുണ്ട്‌. ചില ദമ്പതികള്‍ക്ക്‌ കുട്ടികള്‍ 
ജനിക്കാറില്ല അത്‌ അവര്‍ക്ക്‌ വേദനയ്ക്ക്‌ കാരണ 
മാകാറുണ്ട്‌. മാതൃത്വം ശാരീരിരികമായ പ്രക്രിയ മാത്രമല്ല 
അത്‌ വൈവിധ്യമാര്‍ന്ന രീതികളിലൂടെ പ്രതിഫലി 
പ്പിക്കുവാന്‍ സാധിക്കുമെന്ന്‌ ലത്തീന്‍ അമേരിക്കന്‍ 
മ്രെതാന്‍ സമിതിയെ ഉദ്ധരിച്ചുകൊണ്ട്‌ മാര്‍പാപ്പ 
സമര്‍ത്ഥിക്കുന്നു. മാതാപിതാക്കളാകാനുള്ള ഓദാര്യ 
ABM വഴിയാണ്‌ ദത്തെടുക്കല്‍ (AL 179). മക്കള്‍ 


ജനിക്കാന്‍ സാധ്യതയില്ലാത്ത മാതാപിതാക്കള്‍ 
അവരുടെ ദാമ്പത്യസ്നേഹത്തിന്റെ വികാസത്തിന്‌ 
വേണ്ടി ദത്തെടുക്കാന്‍ തയ്യാറാകണമെന്ന്‌ മാര്‍പാപ്പ 
ആഹ്വാനം ചെയ്തു. ദത്തെടുക്കല്‍ സ്നേഹത്തിന്റെ 
പ്രകടനവും കുടുംബം ഇല്ലാത്തവര്‍ക്ക്‌ കുടുംബം 
സമ്മാനിക്കുന്ന ഉദാത്തമായ (പ്രകിയയുമാണ്‌. 
ത്തെടുക്കല്‍ (all AIM സുഗമമാക്കുന്ന രീതിയിലുള്ള 
നിയമനിര്‍മ്മാണങ്ങള്‍ ഉണ്ടാകണമെന്ന്‌ അപ്പസ്തോലിക 
ആഹ്വാനം ആവശ്യപ്പെടുന്നു. 

അന്തര്‍ ദേശീയമായി കുട്ടികളെ കടത്തുന്നതിനെ 
മാര്‍പാപ്പ വിമര്‍ശിക്കുന്നതൊടൊപ്പം ഇവ നിയന്ത്രി 
ക്കാനുള്ള നിയമങ്ങള്‍ രാഷ്ട്രങ്ങള്‍ നിര്‍മ്മിക്കണമെന്നും 
ഓര്‍മിപ്പിക്കുന്നു. ദാമ്പത്യ സ്നേഹത്തിലെ സാമൂഹിക 
തലം ന്രസത്തിലെ തിരുകുടുംബത്തെ ഉദാഹരമായി 
അവതരിപ്പിച്ചുകൊണ്ട്‌ മാര്‍പാപ്പ വ്യക്തമാക്കുന്നുണ്ട്‌. 
(AL 182). 


ശരീരത്തെകുറിച്ചുള്ള (092030 


സഭയാകുന്ന ശരീരത്തില്‍ വ്യക്തികള്‍ക്കും ദമ്പതി 
കള്‍ക്കുമുള്ള പങ്കും ഉത്തരവാദിത്വവും ഈ ഭാഗത്ത്‌ 
വിശദമാക്കുന്നുണ്ട്‌. ദിവ്യകാരുണ്യം സഭയാകുന്ന 
ഏകശരീരത്തിലെ അംഗങ്ങളാകാന്‍ നമ്മെ ആഹ്വാനം 
ചെയ്യുന്നുണ്ട്‌ (AL 186). കുടുംബത്തിന്റെ വാതിലുകള്‍ 
പാവപ്പെട്ടവര്‍ക്കും അധഃസ്ഥിതര്‍ക്കും ആയി സ്നേഹ 
പുരസരം തുറന്നിടുമ്പോള്‍ ദിവ്യകാരുണ്യസ്നേഹം 
സഭയാകുന്ന ഏകശരീരത്തിലൂടെ നാം പ്രാവര്‍ത്തി 
കമാക്കുകയാണ്‌. അനുദിനം ദിവ്യകാരുണ്യം സ്വീകരി 
ക്കുന്ന കുടുംബങ്ങള്‍ക്ക്‌ സാമൂഹിക പ്രതിബദ്ധത 
ശക്തമായിരിക്കുമെന്ന്‌ മാര്‍പാപ്പ ഓര്‍മിപ്പിക്കുന്നു. 


വിശാലമായ കുടുംബത്തിലെ ജീവിതം 


അണുകുടുംബങ്ങള്‍ വിശാലമായ കുടുംബങ്ങള്‍ 
ക്കായി വഴിമാറണമെന്ന ആശയം അവതരിപ്പിക്കുന്ന ഈ 
ഭാഗത്ത്‌ പന്ത്രണ്ട്‌ (187-198) ഖണ്ഡികകളുണ്ട്‌. നാല്‍ 
ഉപശീര്‍ഷകങ്ങളിലൂടെയാണ്‌ ആശയം അവതരിപ്പി 
ക്കുന്നത്യ വ്യക്തികള്‍ക്ക്‌ കൂടുതല്‍ ഗ്പാധാന്യം 
നല്‍കുകയും മറ്റുള്ളവരെ വെല്ലുവിളിയായും കാണുന്ന 
കുടുംബബങ്ങളില്‍ സമാധാനവും സന്തോഷവും 
അനുഭവിക്കാന്‍ കഴിയുകയില്ലെന്ന്‌ മാത്രമല്ല. അത്തരം 
കുടുംബജീവിതങ്ങള്‍ ഇടുങ്ങിയതുമായിരിക്കും. 


മകനും മകളും ആയിരിക്കുമ്പോള്‍ 


നമ്മള്‍ ഏത്‌ തലത്തില്‍ ജീവിക്കുന്നവരാണെങ്കിലും 
ഒരുതരത്തില്‍ നമ്മള്‍ എല്ലാവരും മകനും മകളുമാണ്‌. 
മറ്റുള്ളവര്‍ക്ക്‌ നല്‍കുന്നതിനെക്കാള്‍ അവരില്‍ നിന്ന്‌ 
സ്വീകരിച്ചിട്ടുള്ളരാണ്‌. മാതാപിതാക്കളെ ബഹുമാനി 
ക്കാത്ത കുട്ടികളുള്ള സമൂഹം തന്നെ ആദരവില്ലാത്ത 
സമൂഹമാണ്‌. അത്തരം സമൂഹങ്ങള്‍ അത്യാഗ്രഹികളായ 
ജനങ്ങളാല്‍ നിറഞ്ഞതായിരിക്കും (AL 189). 
മാതാപിതാക്കളെ ഉപേക്ഷിച്ച്‌ അവരിരുവരും ഒരു 
ശരീരായി തീരും (ഉല്‍പ്പത്തി 2: 24) എന്ന ദൈവവചനം 
മാതാപിതാക്കളെ പരിപൂര്‍ണ്ണമായി ഉപേക്ഷിക്കുവാനല്ല 
ആവശ്യപ്പെടുന്നത്‌. കുടുംബം ദമ്പതികളെ മക്കളെന്ന 
നിലയിലുള്ള അവരുടെ ഉത്തരവാദിത്വത്തിലേക്കുള്ള 
വിളികൂടിയാണ്‌. 


കുടുംബത്തിലെ മുതിര്‍ന്നവര്‍ 


വാര്‍ധകൃത്തില്‍ എന്നെ തള്ളിക്കളയരുതേ ബലം 
ക്ഷയിക്കുമ്പോള്‍ എന്നെ ഉപേക്ഷിക്കരുതെ (സങ്കീ 71:9) 
എന്ന സങ്കീര്‍ത്തന വാക്യത്തോടെ ആരംഭിക്കുന്ന ഈ 
ഭാഗം കുടുംബത്തിലുല്ള മുതിര്‍ന്നവരോടും 
വൃദ്ധരോടുമുള്ള ഉത്തരവാദിത്വത്തെകുറിച്ചാണ്‌ 
വ്യക്തമാക്കുന്നത്‌. അപ്പുപ്പന്റെയും അമ്മുമ്മയുടെയും 
കുടുംബത്തിലുള്ള സാന്നിദ്ധ്യം വളര്‍ന്നുവരുന്ന 
തലമുറയ്ക്ക്‌ അനുഗ്രഹമാണ്‌. സമഗ്രമായ രൂപീകരണം 
കുട്ടികള്‍ക്ക്‌ നല്‍കാന്‍ അവരുടെ സാന്നിദ്ധ്യത്തിലൂടെ 
സാധിക്കും. 


സഹോദരി സഹോദരന്മാര്‍ എന്ന നിലയില്‍ 


സഹോദരി സഹോദര ബന്ധത്തിന്റെ ആഴത്തെ 
എടുത്തുപറയുന്ന ഈ ഭാഗം കരുതലിന്റെയും 
നിസ്വാര്‍ത്ഥസഹായത്തിന്റെയും നവ്യമായ അനുഭവം 
പകര്‍ന്നു നല്‍കാന്‍ ഇത്തകരം ബന്ധങ്ങള്‍ക്ക്‌ 
സാധിക്കുമെന്ന്‌ സൂചിപ്പിക്കുന്നു. വിശാലമായ തലത്തില്‍ 
ഏവരെയും സഹോദരി സഹോദരന്മാരായി ദര്‍ശിക്കുന്ന 
രീതിയില്‍ കുട്ടികളെ രൂപപ്പെടുത്താന്‍ കുടുംബങ്ങള്‍ക്ക്‌ 
സാധിക്കണം. ചില രാജ്യങ്ങളില്‍ രാഷ്ര്രനിയമ 
മുള്ളതിനാല്‍ കുടുംബങ്ങളില്‍ ഒറു കുട്ടി മാത്രമേയുള്ളൂ. 
ഇത്തരം സാഹചര്യങ്ങളില്‍ ഏകകുട്ടിയായി വളരുന്ന 
കുട്ടികള്‍ ഒരിക്കലും ഏകാന്തതയിലും സ്വാര്‍ത്ഥതയിലും 
അവരെ സ്വാധീനിക്കാന്‍ ഇടവരാത്ത രീതിയില്‍ 
മുന്‍കരുതലുകള്‍ എടുക്കാന്‍ സാധിക്കണം. 


വിശാലമായ ഹൃദയം 


ദമ്പതികള്‍ തമ്മിലും മാതാപിതാക്കളും മക്കളും 
തമ്മിലും സ്നേഹം പങ്കുവെയ്ക്കുമ്പോള്‍ വിശാലമായ 
ഹൃദയത്തോടെ പങ്കുവെയ്ക്കാന്‍ സാധിക്കണമെന്ന്‌ 
അപ്പസ്തോലിക ആഹ്വാനം ഓര്‍മിപ്പിക്കുന്നു. യുവതി 
കളായ അമ്മമാര്‍ക്കും, മക്കളില്ലാത്ത മാതാപിതാ 
ക്കള്‍തക്കും ഏകരായ അമ്മമാര്‍ക്കും സ്നേഹവും 


കരുതലും നല്‍കാന്‍ സാധിക്കണം. കുട്ടികള്‍ 
പീഡനത്തിനും ആക്രമണത്തിനും ഇരയാകുമ്പോഴും 
അവരെ സംരക്ഷിക്കുവാന്‍ നമുക്ക്‌ ഉത്തരവാദിത്വ 
ayens( AL 197). ഓരോ കുടുംബത്തിനും തനതായുള്ള 
ആചാരങ്ങളും പാരമ്പര്യങ്ങളും സംരക്ഷിക്കേണ്ടതിന്റെ 
ആവശ്യകതയെകുറിച്ച്‌ ഓര്‍മ്മിപ്പിച്ചുകൊണ്ട്‌ സ്നേഹ 
ത്തിന്റെ സന്തോഷത്തിന്റെ അഞ്ചാം അധ്യായം 
അവസാനിക്കുന്നത്‌. 


കുടുംബത്തിലെ സ്നേഹത്തിന്റെ ഫലദായകത്വം 
അതിന്റെ വ്യത്യസ്തതലങ്ങളില്‍ അവതരിപ്പിക്കാനാണ്‌ 
അഞ്ചാം അധ്യായം പരിശ്രമിച്ചിട്ടുള്ളത്‌. ജീവന്റെ 
പ്രാധാന്യത്തെയും അത്‌ അതിന്റെ ആരംഭത്തില്‍ തന്നെ 
സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത എടുത്ത്‌ പറയുന്ന 
ഈ അധ്യായം കഴിഞ്ഞ കാലങ്ങളില്‍ സഭ പ്രസിദ്ധീ 
കരിച്ചിട്ടുള്ള (പബോധനങ്ങളെ മുറുകെ പിടിച്ചു 
കൊണ്ടാണ്‌ ആശയങ്ങള്‍ അവതരിപ്പിക്കുന്നത്‌. 


ഒരു വിശ്വാസി 


FA കന്ത കാഹളം - ജൂണ്‍ 2016 


ക്രൈസ്തവ കാഹളം - ജൂണ്‍ 2016 


AMORIS LATITIA 


Wl: 


THEJOY OF LOVE 
POPE FRANCIS 
Li 


ചില അജപാലന 
കാഴ്ചപ്പാടുകള്‍ 


ആമുഖം 


സഭാര്രബോധനങ്ങള്‍ക്ക്‌ വിധേയമായി ചില 
അജപാലനകാഴ്ചപ്പാടുകളാണ്‌ ആറാം അദ്ധ്യായത്തില്‍ 
(199-256) മാര്‍പാപ്പാ വിശകലനം ചെയ്യുന്നത്‌. 
ഗാര്‍ഹികസഭകള്‍ എന്ന നിലയില്‍ ക്രിസ്തിയ 
കുടുംബങ്ങളാണ്‌ കുടുംബപ്രേഷിതപ്രവര്‍ത്തനങ്ങളില്‍ 
പ്രധാന പങ്ക്‌ വഹിക്കുന്നത്‌. നവസംസ്കൃതിയില്‍ 
കുടുംബങ്ങള്‍ മൂല്യാധിഷ്ഠിതവും ശാശ്വതവുമായി 
നിലനില്‍ക്കുന്നതിന്‌ ദമ്പതികള്‍ക്ക്‌ ആവശ്യമായ 
പരിശീലനം നല്‍കണം. സഭ അതിനുള്ള മാര്‍ഗ്ഗങ്ങളും 
നിര്‍ദ്ദേശങ്ങളും കൊടുക്കണം. കുടുംബങ്ങള്‍ 
സുവിശേഷം പ്രഘോഷിക്കണം, കുടുംബങ്ങള്‍ സുവി 
ശേഷം ആകണം. കാലോചിതമായ മതബോധനവും 
കുടുംബങ്ങള്‍ക്ക്‌ നല്‍കണം. 


യഥാര്‍ത്ഥ സുവിശേഷ പ്രഘോഷണം ആധികാരിക 
മായ കുടുംബജീവിതം തടസ്സപ്പെടുത്തി വിവേചന 
ങ്ങള്‍ക്ക്‌ കാരണമാകുന്നതും സംഘര്‍ഷത്തിലേക്ക്‌ 
നയിക്കുന്നതുമായ സാമൂഹിക-സാംസ്‌ കാരിക- 
സാമ്പത്തിക-രാഷ്ട്രീയ ഇടപ്പെടലുകള്‍ ഒഴിവാക്കണം. 
ഇടവകയും കുടുംബവും 

കുടുംബങ്ങളുടെ കൂട്ടായ്മ രൂപപ്പെടുത്തുന്ന 
മഹാകുടുംബമാണ്‌ ഇടവക. കുടുംബങ്ങള്‍ക്കുള്ള 
അജപാലന ശുശ്രൂഷയില്‍ കൂടുതലും നിര്‍വൃഹിക്കുന്നത്‌ 
ഇടവകയാണ്‌. കുടുംബജീവിതത്തില്‍ ഉയര്‍ന്നുവരുന്ന 
വെല്ലുവിളികളോടു സുവിശേഷാനുസൃതം സംവാദി 
ക്കുവാനും ദമ്പതികള്‍ക്ക്‌ ശരിയായ ദിശാബോധം 
നല്‍കാനും ഇടവക ശ്രദ്ധിക്കണം. 


റവ. ഫാ. ഗീവര്‍ഗ്ഗീസ്‌ വലിയചാങ്ങവിട്ടില്‍ 


തിരുവനന്തപുരം മാര്‍ ഈവാനിയോസ്‌ കോളേജില്‍ അധ്യാപകനും 
തമലം ഇടവക വികാരിയുമാണ്‌ 


അജപാലകരും കുടുംബവും 


കുടുംബങ്ങളെ നിരന്തരം അനുധാവനം ചെയ്യേണ്ട 
വരാണ്‌ അജപാലകര്‍. വൈദികപരിശീലനകാലത്ത്‌ 
കൂടുംബങ്ങളെക്കുറിച്ചുള്ള സഭാപ്രബോധനങ്ങളില്‍ 
ആഴപ്പെടണമെന്നും കുടുംബങ്ങള്‍ വൈദികപരിശീലന 
ത്തില്‍ കൂടുതല്‍ പങ്കാളികളാകണമെന്നും മാര്‍പാപ്പാ 
നിര്‍ദ്ദേശിക്കുന്നു (203). അക്കാലയളവില്‍ വൈദിക 
വിദ്യാര്‍ത്ഥികളെ ഇടവകയിലെ ശുഗ്രൂഷകള്‍ക്ക്‌ 
നിയോഗിക്കണം. അജപാലനശുശ്രൂഷ ദാമ്പത്യസ്നേഹ 
ത്തില്‍ ആഴപ്പെടുത്താന്‍ AMA! (പശ്‌ നങ്ങള്‍ക്ക്‌ 
പരിഹാരം കണ്ടെത്താന്‍ സഹായിക്കുന്നതുമാകണം. 
അല്മായരും കുടുംബവും 

കുടുംബങ്ങള്‍ക്കുള്ള അജപാലനശുശ്രൂഷയില്‍ 
അല്മായരെ പരിശീലിപ്പിച്ച്‌ പങ്കെടുപ്പിക്കണം. 
ജീവിതത്തിലെ എല്ലാ മേഖലകളിലെയും അറിവുള്ള, 
മികവുറ്റ വ്യക്തികളെഅതിനായി നിയോഗിക്കണം. 
വിവാഹജീവിതത്തില്‍ വര്‍ഷങ്ങള്‍ പിന്നിട്ടവരെയും 
(Experienced Couples) ഉള്‍പ്പെടുത്തണം. വര്‍ദ്ധിച്ചു 
വരുന്ന ഗാര്‍ഹിക പീഡനം, ലൈംഗികാപചയം തുടങ്ങി 
യവയുടെ വെളിച്ചത്തില്‍ സമഗ്രമായ പരിശീലനവും 
അജപാലനശുശ്രൂശുഷയും ആവശ്യമാണ്‌. 
വിവാഹിതരകാന്‍ നിശ്ചയിച്ചവരുടെ ഒരുക്കം 


വിവാഹത്തിന്റെ മഹത്വവും സൌന്ദര്യവും 
കണ്ടെത്താന്‍ യുവദമ്പതികളെ ഒരുക്കണം. ഇന്നത്തെ 
കാലഘട്ടത്തില്‍ കുടുംബങ്ങള്‍ നേരിടുന്ന വെല്ലു 
വിളികള്‍ വിവാഹിതരാകാന്‍ പോകുന്നവരുടെ 
ഒരുക്കത്തിന്റെ പ്രാധാന്യം വര്‍ദ്ധിപ്പിക്കുന്നു. കുടുംബ 
ങ്ങളില്‍ സുവിശേഷം ആകര്‍ഷകമായി പ്രഘോഷി 
ക്കണം. ദാമ്പതൃജീവിതത്തില്‍ ഒരുമിച്ച്‌ ജീവിതാവസാനം 
വരെ ജീവിക്കുവാന്‍ പരസ്പരം സ്നേഹിക്കുവാന്‍ 
യുവദമ്പതികളെ മാര്‍പാപ്പാ ഓര്‍മിപ്പിക്കുന്നു. ഇവിടെ 
പ്രേഷിതകുടുംബങ്ങളെ പ്രത്യേകമായി പരാമര്‍ശിക്കുന്നു 
(208) 

വിവാഹ ഒരുക്കം ജനനത്തോടെ ദമ്പതികളില്‍ 
ആരംഭിക്കുന്നതാണ്‌; തങ്ങളുടെ മാതാപിതാക്കളില്‍ 
നിന്നും ക്രിസ്തീയ വിവാഹത്തൊെും ദാമ്പത്യജീവിത 
ത്തെക്കുറിച്ചും പഠിക്കുന്നവരാണ്‌ വിവാഹത്തിന്‌ ഏറ്റവും 


നല്ല ഒരുക്കം നടത്തിയിട്ടുള്ളത്‌. ദാമ്പത്യം സമര്‍പ്പണം, 
സ്നേഹം, ദമ്പതികള്‍ പരസ്പരം പ്രതീക്ഷിക്കുന്നത്‌, 
അവര്‍ ഒരുമിച്ച്‌ രൂപപ്പെടുത്താന്‍ ആഗ്രഹിക്കുന്ന ജീവിതം 
തുടങ്ങിയവ അറിയണം. ഒരു യാത്രയുടെ അന്ത്യമല്ല 
വിവാഹം (211) മറിച്ച്‌ ജീവിതാന്ത്യം വരെ എത്തുന്ന എല്ലാ 
പരീക്ഷണങ്ങളും പ്രശ്നങ്ങളും ഒരുമിച്ച്‌ അഭിമുഖീകരി 
ക്കുമെന്നുള്ള ഉറച്ച തീരുമാനമാണ്‌. 


വിവാഹം ലളിതലും ആത്മീയവുമാകണം. സ്നേഹ 
ത്തിനാണ്‌ പ്രഥമസ്ഥാനം. വിവാഹകുദാശയിലെ 
അടയാളങ്ങളുടെ അര്‍ത്ഥം മനസ്സിലാക്കി വ്യക്തിപരമായി 
അനുഭവിക്കണം. കാരണം ദൈവകൃപയാല്‍ ശക്തീ 
കരിക്കപ്പെട്ട്‌ വിശുദ്ധമാക്കപ്പെടുന്ന സ്നേഹം പങ്കു 
വെയ്ക്കാനുള്ള തീരുമാനമാണിത്‌. എന്നാല്‍ 
ആഡംബരങ്ങളില്‍ അതീവ ശ്രദ്ധചെലുത്തുന്നതിനാല്‍ 
വിവാഹകൂദാശയുടെ പരിപാവനത ദമ്പതികള്‍ 
മറക്കുന്നു. വിവാഹം സാമുഹ്യാഘോഷമാക്കാനുള്ള 
ശ്രമത്തില്‍ അതിന്റെ കൌദാശികഭാവം നഷ്ടപ്പെടുന്നു. 
പ്രാര്‍ത്ഥനയില്‍ അശ്രദ്ധരായി നില്‍ക്കുന്നു. വിവാഹ 
കൂദാശയുടെ തുടര്‍ച്ചയാകണം ദമ്പതികള്‍ നയിക്കാന്‍ 
പോകുന്ന വിവാഹജീവിതം എന്ന്‌ പറയുന്നതുവഴി 
വിവാഹത്തിന്റെ ആരാധനാപരമായ മാനം കുടുംബ 
ത്തിലും നിലനിര്‍ത്താന്‍ പാപ്പാ ആവശ്യപ്പെടുന്നു. 


വിവാഹിതരാകുന്നവര്‍ ആയിരിക്കുന്ന അവസ്ഥയില്‍ 
പരസ്പരം അറിയണം. എല്ലാതരത്തിലും പൂര്‍ണ്ണ 
രാണെന്ന്‌ ഒരിക്കലും ചിന്തിക്കരുത്‌. പരസ്പരപൂരക 
ങ്ങളാണ്‌. ആദരവും അംഗീകാരവും നല്‍കണം. 
വിവാഹജീവിതത്തിന്റെ ആദ്യനാളുകളില്‍ അനുഭവി 
ക്കുന്ന സ്നേഹം (Young Lovesome? ജീവിതാ 
വസാനം വരെ കാത്തുസുക്ഷിക്കണം. വിവാഹജീവിത 
ത്തിന്റെ ആദ്യവര്‍ഷങ്ങളില്‍ ദമ്പതികളെ അനുധാവനം 
ചെയ്യേണ്ടതിന്റെ ആവശ്യകത പ്രത്യേകം എടുത്തു 
പറയുന്നു (217). വിവാഹജീവിതത്തിന്റെ പുളിപ്പാണ്‌ 
പ്രത്യാശ എന്ന പാപ്പാ ഓര്‍മിപ്പിക്കുന്നു (219) ദമ്പതികള്‍ 
രണ്ടുപേരും വിജയികളാണ്‌. ആരും തോല്‍ക്കുന്നില്ല 
ഒറ്റപ്പെട്ടല്ല കൂട്ടായി തീരുമാനങ്ങള്‍ എടുക്കണം. ഓരോ 
വിവാഹവും ഒരുതരത്തില്‍ രക്ഷാകരചരിത്രമാണ്‌ (221). 
ഉത്തരവാദിത്വപൂര്‍ണ്ണമായ മാതൃത്വവും പിതൃത്വവും 
ദമ്പതികള്‍ക്ക്‌ അജപാലകര്‍ മനസ്സിലാക്കികൊടുക്കണം. 


“കുട്ടികള്‍ ദൈവത്തില്‍ നിന്നും മാതാപിതാക്കള്‍ 
ക്കുള്ള അമൂല്യവും മഹത്തരവുമായ സമ്മാനങ്ങളാണ്‌. 
അവരിലൂടെ ദൈവം ലോകത്തെ നവീകരിക്കുന്നു”. 


കുടുംബത്തിലെ ആഘോഷങ്ങള്‍ അവിടെയുള്ള 
സുവിശേഷ്രപഘോഷണ ഉപാധികളാണ്‌. കൂദാശ 
ക്രേന്ദീകൃത ആത്മീയത രൂപപ്പെടുത്തുന്നതില്‍, 
കുടുംബ്രപ്രാര്‍ത്ഥനയില്‍, ഭക്താഭ്യാസങ്ങള്‍ അനുഷ്ഠി 
ക്കുന്നതില്‍ യുവദമ്പതികളെ മുഹിര്‍ന്നവര്‍ നിരന്തരം 
പ്രോല്‍സാഹിപ്പിക്കണം. 


പരസ്പരമുള്ള സാന്നദ്ധ്യാവബോധം യുവദമ്പതികള്‍ 
ക്കിടയില്‍ വളര്‍ത്തണം. പരസ്പരം സംലഭ്യരാകണം. 
നിശബ്ദതയിലും ഈ സാന്നിദ്ധ്യം അനുഭവിക്കണം. ഇത്‌ 
നഷ്ടമാകുമ്പോഴാണ്‌ സുരക്ഷിതമായ മറ്റിടങ്ങള്‍ തേടി 
ദമ്പതികള്‍ പോകുന്നത്‌. 


സ്നേഹം അനുഭവിക്കുന്ന പരസ്പരസാമ?പ്യവും 
ആഘോഷങ്ങളും അവര്‍ക്കുണ്ടാകണം. ജീവിതത്തിലെ 
ഓരോ പ്രതിസന്ധിയും ഓരോ പുതിയ അറിവ്‌ നല്‍കും. 
നിരാശരാകാതെ ഒരുമിച്ച്‌ സ്നേഹത്തില്‍ ആഴപ്പെടാനും 
പ്രശ്നപരിഹാരം കാണാനും ശ്രദ്ധിക്കണം. പരസ്പര 
മുള്ള ആശയവിനിമയം നിര്‍ണ്ണായക പങ്കുവഹിക്കുന്നു. 
ദമ്പതികള്‍ തുറവിയുള്ളവരാകണം. ആശയവിനിമയം 
സമാധാനാന്തരീക്ഷത്തില്‍ പരിശീലിപ്പിച്ച്‌ പ്രതിസന്ധി 
കളില്‍ പ്രായോഗികമാക്കാനുള്ളതാണ്‌. പ്രശ്നങ്ങളില്‍ 
ഇടപ്പെടണം ഒഴിഞ്ഞുമാറരുത്‌. 


പ്രായോഗിക നിര്‍ദ്ദേശങ്ങള്‍ 


ദാമ്പത്യജീവിതം വിശ്വസ്തതയിലും വിശുദ്ധിയിലും 
ജീവിക്കാന്‍ പാപ്പാ ചില നിര്‍ദ്ദേശങ്ങള്‍ നല്‍കുന്നു. 


* അജപാലകര്‍ കുമ്പസാരം, ആത്മീയ ഉപദേശം , 
ധ്യാനം തുടങ്ങിവയിലൂടെ കുടുംബങ്ങളെ 
വിശ്വാസത്തില്‍ വളര്‍ത്തണം. 


* ഒരുമിച്ച്‌ നിലനില്‍ക്കാന്‍ ഒരുമിച്ച്‌ പ്രാര്‍ത്ഥിക്കണം. 


* ദൈവവചനമാണ്‌ കുടുംബത്തിന്റെ ജീവനും 
ആത്മീയതയ്ക്കും ഉറവിടം. പ്രാര്‍ത്ഥനാപൂര്‍വ്വം വി. 
ബൈബിള്‍ വായിക്കണം. 


© ഇടവകകള്‍, സഭാ സ്ഥാപനങ്ങള്‍, ഭക്തസംഘടനകള്‍ 
വഴി കുടചുംബങ്ങളെ സഹായിക്കണം. 
ഒരേ സ്ഥലത്ത്‌ താമസിക്കുവന്നവരുടെ സംഗമം 


* ദമ്പതീ ധ്യാനം, വിവാഹാനന്തര കൌണ്‍സിലിംഗ്‌ 
൦ കുടുംബപ്രേക്ഷീത രൂപീകരണം 


൦ ഗാര്‍ഹിക പീഡനം, അവിശ്വസ്തത, അസക്തികള്‍ 
തുടങ്ങിയവ കൈകാര്യം ചെയ്യുന്ന സാമൂഹ്യസേവന 
കേന്ദ്രം 


൦ ആധ്യാത്മീക വളര്‍ച്ചയ്ക്കാവശ്യമായ പരിപീടികള്‍ 


൦ (പശ്നക്കാരായ കുട്ടികളെ സഹായിക്കുവാന്‍ 
പ്രവര്‍ത്തിപരിചയ ക്ലാസ്സുകള്‍ 


൦ ഇടവക ഓഫീസ്‌ ഇത്തരം സഹായങ്ങള്‍ കടുംബ 
ങ്ങള്‍ക്ക്‌ ലഭ്യമാക്കുന്ന കേന്ദ്രീകൃത സംവിധനമായി 
പ്രവര്‍ത്തിക്കണം. 


അനുഭാവപൂര്‍ണ്ണമായ കരുതലും അനുധാവവും 
em 


ദാമ്പത്യബന്ധം തകര്‍ന്നവര്‍ക്കുള്ള സംരക്ഷണം 
മാര്‍പാപ്പാ സവിശേഷമായി പരാമര്‍ശിക്കുന്നു, 
കാലോചിതമായ നിര്‍ദ്ദേശങ്ങള്‍ നല്‍കുകയും ചെയ്യുന്നു. 
വിവാഹമോചനം തിന്മയാണ്‌. വിവാഹബന്ധം 
വേര്‍പ്പിരിയല്‍ എന്ന രോഗം പടരാതിരിക്കുവാന്‍ 
അജപാലകര്‍ ശ്രദ്ധിക്കണം (246). ദാമ്പത്യബന്ധം 
ശക്തിപ്പെടുത്തലാണ്‌ അജപാലകരുടെ ദൌത്യം. 


കന്ത കാഹളം - ജൂണ്‍ 2016 


ക്രൈസ്തവ കാഹളം - ജൂണ്‍ 2016 


എങ്കിലും അനുരജ്ഞന ചര്‍ച്ചകളെല്ലാം പരാജയപ്പെടു 
മ്പോള്‍ വൃക്തിമഹതത്വവും കുട്ടികളുടെ നന്മയും 
സംരക്ഷിക്കുവാന്‍ ആരെയും കൂടുതല്‍ മുറിവേല്‍ 
പ്പിക്കാതെ അവസാനമാര്‍ഗ്ഗമായി മാധ്രമേ വിവാഹം 
വേര്‍പ്പിരിയല്‍ പരിഗണിക്കാവൂ. അത്തരത്തില്‍ വേദനി 
ക്കുന്നവര്‍ക്ക്‌ ബഹുമാനവും കരുതലും നല്‍കണം. 
ദാമ്പത്യവിശ്വസ്തത കാത്ത്‌ സൂക്ഷിക്കുന്ന വിവാഹ 
മോചനം നേടിയവര്‍ക്ക്‌ ആവശ്യമായ പരിപോഷണം വി. 
കുര്‍ബാനയില്‍ നിന്ന്‌ സ്വീകരിക്കുവാന്‍ പ്രോല്‍സാഹി 
പ്പിക്കണം. അവരെ സഭയുടെ ഭാഗമായി കരുതി 
ഇടവകയും അജപാലകരും സഹായിക്കണം. 
ശ്രദ്ധാപൂര്‍വ്വമായ വിവേചനശക്തിയും ആദരാപൂര്‍ 
ണ്ണമായ പിന്തുണയും ആവശ്യമാണ്‌. ഇതൊരിക്കലും 
വിവാഹത്തിന്റെ അവിഭാജ്യത ഇല്ലാതാക്കുന്നതോ 
വിശ്വാസത്തെ ക്ഷയിക്കുന്നതോ എന്നതോ അല്ല. 
പിന്നെയോ ക്രിസ്തീയ സ്നേഹത്തിന്റെ പ്രകടനമാണ്‌. 
വിവാഹമോചന നടപടികള്‍ ലഘൂകരിക്കുവാനും 
കാലതാമസം ഒഴിവാക്കുവാനും രൂപതാദ്ധ്യക്ഷന്മാരെ 
ഓര്‍മിപ്പിക്കുന്നു. 

വിവാഹം വേര്‍പ്പിരിയല്‍, വിവാഹോചനം എന്നിവ 
യുടെ തികത്ഫലങ്ങള്‍ അനുഭവിക്കുന്ന നിഷ്കളങ്കരായ 
കുട്ടികളെ പ്രത്യേകം പരാമര്‍ശിക്കുന്നു. കുട്ടികളുടെ 
നന്മയായിരിക്കണം പ്രഥമ പരിഗണന (245) . വിവാഹം 
വേര്‍പ്പിരിയുന്നതിന്‌ കുട്ടികളെ ജാമ്യക്കാരാക്കരുത്‌. 
ദമ്പതികള്‍ പരസ്പരം നല്ലത്‌ പറയുന്നത്‌ കേട്ട്‌ കുട്ടികള്‍ 
വളരണം. ഒരാളെ തോല്‍പ്പിക്കുവാന്‍ കുട്ടികളെ 
കരുവാക്കരുത്‌. അതൊരിക്കലും സുഖപ്പെടുത്താ 
നാവാത്ത മുറിവ്‌ അവരില്‍ നല്‍കും. മിശ്രവിവാഹം, 
വിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ള വിവാഹം 
തുടങ്ങിയവയും ചര്‍ച്ചചെയ്യുന്നു. സ്വവര്‍ഗ്ഗാനു 
രാഗികളെ (Save sex attraction) അനുഭാവപൂര്‍വ്വം 
പരിഗണിച്ച്‌ നിര്‍ദ്ദേശങ്ങള്‍ നല്‍കി അതില്‍ തെറ്റ്‌ 
പറഞ്ഞുകൊടുക്കണം. മാതാപിതാക്കളില്‍ ആരെങ്കിലും 
ഒരാള്‍ മാത്രമുള്ള (Single parent) കുടുംബങ്ങള്‍ക്ക്‌ 
അജപാലനകരുതലിന്റെ പരിധിയില്‍ ആവശ്യമായ 
പ്രോല്‍സാഹനവും പിന്തുണയും നല്‍കണം. പ്രിയപ്പെട്ട 
വരുടെ മരണംമൂലം വേദനിക്കുന്ന ദമ്പതികള്‍ക്കും 
കുടുംബങ്ങള്‍ക്കും വിശ്വാസ വെളിച്ചം പകര്‍ന്നു 
കൊടുത്ത്‌ കൊണ്ട്‌ ഉത്ഥാനത്തിന്റെ കവാടങ്ങള്‍ 
വചനാധിഷ്ഠിതമായി അവര്‍ത്ത്‌ തുറന്ന്‌ കൊടുക്കണം. 
പ്രാര്‍ത്ഥനയിലൂടെ മരിച്ചവരോടുള്ള ബന്ധം നില 


നിര്‍ത്താനും പാപ്പാ ഉദ്ബോദിപ്പിക്കുന്നു. കുടുംബങ്ങള്‍ 
ഭൂമിയിലെ സ്വര്‍ഗ്ഗങ്ങല്‍ ആകുമ്പോള്‍ സ്വര്‍ഗ്ഗീയ 
സന്തോഷം കൂടുതലായി നമുക്ക്‌ അനുഭവിക്കുവാന്‍ 
സാധിക്കും. അജപലാനശുധ്രൂഷയില്‍ പ്രാവര്‍ത്തി 
കുമാക്കാന്‍ മാര്‍പാപ്പാ നല്‍കുന്ന സൂചനകള്‍ ദാമ്പത്തിക 
ജീവിതത്തിന്റെ ശ്രേഷ്ഠതയും സൌന്ദര്യവും വെളി 
പ്പെടുത്തുന്നു. 


ക 
Sma 


MU ld, 


വര്‍ഗ്ഗീസ്‌ ജോര്‍ജ്ജ്‌ കൊച്ചുവിളയില്‍ 


= 


. റോമിലെ ഭവനരഹിതര്‍ക്ക്‌ മാര്‍പാപ്പയുടെ 
ഉപവികാര്യത്തില്‍ നിന്ന്‌- ഫ്രാന്‍സിസ്‌ 
മാര്‍പാപ്പയുടെ ഏറ്റവും ഒടുവിലത്തെ സമ്മാനം? 


സൌജന്യ മെഡിക്കല്‍ ഹെല്‍ത്ത്‌ ക്ലിനിക്‌. 


2. മലങ്കര കത്തോലിക്കാ സഭയിലേക്ക്‌ പുനരൈ 
കൃപ്പെട്ട മലബാര്‍ സ്വതന്ത്ര സുറിയാനി സഭ 
യുടെ (തൊഴിയൂര്‍) അദ്ധ്യക്ഷന്‍ ? 


പൌലോസ്‌ മാര്‍ പീലക്സിനോസ്‌ 
മെത്രാപോലീത്ത (1977 ആഗസ്റ്റ്‌ 28) 


w 


. ബത്തേരി രൂപതയുടെ പ്രഥമ മെത്രാന്‍ ? 
അഭിവന്ദ്യ സിറില്‍ മാര്‍ ബസേലിയോസ്‌ 
തിരുമേനി 
. മലങ്കര സുറിയാനി കത്തോലിക്കാ സഭയിലെ 

ഏക ബസലിക്ക ഏത്‌ ? ഈ ദൈവാലയം 

സ്ഥാപിച്ചതെന്ന്‌ ? 


A 


സമാധാന രാജ്ഞി ബസലിക്ക-പാളയം 
1933 മാര്‍ച്ച്‌ ൩ ന്‌ ദൈവദാസന്‍ 
മാര്‍ ഈവാനിയോസ്‌ പിതാവ്‌ 
കുദാശചെയ്തു. 

5. കഡ്കി എക്സാര്‍ക്കേറ്റിന്റെ 
പ്രഥമ അദ്ധ്യക്ഷന്‍ ? 


തോമസ്‌ മാര്‍ അന്തോണിയോസ്‌ തിരുമേനി 


കുട്ടികളുടെ കൂടുതല്‍ 
മെച്ചപ്പെട്ട പരിശീലനം 


കുട്ടികളെ സന്‍മാര്‍ഗ്ഗത്തിലും, മാനു 
ഷികമുല്യങ്ങളിലും, വിശ്വാസത്തിലും 
വളര്‍ത്തുന്നതില്‍ മാതാപിതാക്കള്‍ 
ക്കുളള ഉത്തരവാദിത്വമാണ്‌ ഏഴാം 
അദ്ധ്യായത്തില്‍ (259-290) വിശദീകരി 
ക്കുന്നത്‌. കുടുംബത്തിന്റെ കര്‍ത്തവ്യ 
നിര്‍വ്വഹണത്തില്‍ ര്രധാനപ്പെട്ടവ 
യാണിവ. അത്‌ കുടുംബങ്ങള്‍ ബോധ 
പൂര്‍വ്വം താല്‍പര്യത്തോടും യുക്തി 
സഹജമായും അനുയോജ്യമായ 
വിധത്തിലും നിര്‍വൃഹിക്കണം. 


കുട്ടികള്‍ അവരുടെ ഒഴിവു സമയം 
ആരുടെ കൂടെയെന്നും, മാധ്യമങ്ങളി 
ലൂടെ അവര്‍ക്കു മുമ്പില്‍ വരുന്നത്‌ 
ആരെന്നും, അവരുടെ ഉല്ലാസങ്ങള്‍ ആരു നല്‍കുന്ന 
തെന്നും മാതാപിതാക്കല്‍ അറിയണം.കുടുതല്‍ സമയം 
കുട്ടികളുടെ കൂടെ ചെലവഴിക്കണം. ലൈംഗിക 
ദുരൂപയോഗം, മയക്കുമരുന്നിന്‍റെ ഉപയോഗം തുടങ്ങി 
യവയിലെ അപകട സാധ്യതയെക്കുറിച്ച്‌ മുന്നറിയിപ്പ്‌ 
നല്‍കണം. 


ഒഴിയാബാധ പരിശീലനമല്ല 
(Obsession is not Education) 


കുട്ടികളെ നിരന്തരം പിന്തുടര്‍ന്ന്‌ സദാചാരബോധം 
ജനിപ്പിക്കാനാകില്ല. അനുയോജ്യമായ സമയത്ത്‌ 
പരിശീലനം നല്‍കണം. സമയം സ്ഥലത്തേക്കാള്‍ 
മഹത്തരമാണ്‌. അവരെ സ്വാതന്ത്രയത്തിലും, പക്വത 
യിലും, അച്ചടക്കത്തിലും, സ്വയം പര്യപ്തതയിലും 
വളര്‍ത്തണം. പ്രത്യക്ഷമായി കുട്ടികള്‍ എവിടെ ആരുടെ 
കുടെ നില്‍ക്കുന്നു എന്നതിലുപരി അസ്ഥിത്വപരമായി 
അവരുടെ ബോധ്യങ്ങളില്‍, ലക്ഷ്യങ്ങളില്‍, ആഗ്രഹ 
ങ്ങളില്‍, സ്വപ്നങ്ങളില്‍ എവിടെ നില്‍ക്കുന്നുവെന്ന്‌ 
മനസ്സിലാക്കണം. 
കുട്ടികളുടെ ധാര്‍മ്മിക പരിശീലനം 


മാതാപിതാക്കളുടെ പ്രഥമ കടമയാണിത്‌. ധാര്‍മ്മിക 
മൂല്യങ്ങള്‍ പകര്‍ന്നു നല്‍കി അവരുടെ മനോഗതി 
രൂപപ്പെടുത്തണം. നല്ല ശീലങ്ങളില്‍ വളര്‍ത്തി നന്‍മ 
യോടുളള സ്വാഭാവിക ചായ്വ്‌ ഉളവാക്കണം. മഹത്തായ 
മൂല്യാവബോധം നല്‍കി അവരെ സമൂഹത്തിന്‌ 
അനുയോജ്യരായി വളര്‍ത്തണം. കുട്ടികള്‍ക്ക്‌ മനസ്സിലാ 


റവ. ഫാ. ഷീന്‍ പാലക്കുഴി 


മാര്‍ ഈവാനിയോസ്‌ കോളേജില്‍ ബര്‍സാറും 
പാപ്പാല ഇടവകയില്‍ വികാരിയുമാണ്‌ 


കുന്ന ഭാഷയില്‍ സദാചാര പരിശീലനം ലളിതവും 
ക്രിയാത്മകവും ആക്കണം. മൂല്യങ്ങള്‍ അടിച്ചേല്‍പ്പി 
ക്കരുത്‌. സ്വതന്ത്രമായി പരിശീലിക്കണം. മന:ശക്തിയെ 
ബലവത്താക്കി ചില നല്ല പ്രവൃത്തികള്‍ ആവര്‍ത്തിച്ചു 
ചെയ്യുന്നതാണ്‌ ധാര്‍മ്മിക പെരുമാറ്റത്തിന്‌ അടിസ്ഥാനം. 


സ്വാതന്ത്ര്യം ദാനമാണ്‌ 


മൂല്യങ്ങളില്‍ മഹത്താണ്‌ സ്വാതന്ത്ര്യം. എന്നാല്‍ 
അത്‌ ദുഷിപ്പിക്കുന്നതും നഷ്ടപ്പെടാന്‍ സാധ്യതയുളള 
തുമാണ്‌. അതിനാല്‍ അതിന്റെ യുക്തിസഹജമായ 
ഉപയോഗത്തെക്കുറിച്ച്‌ കുട്ടികളെ ബോധ്യപ്പെടുത്തണം. 
സ്വതന്ത്രമായി നന്മ ചെയ്യാന്‍ സ്വാതന്ത്ര്യ ബോധം 
കൈമാറുന്ന വിധത്തില്‍ സദാചാര പരിശീലനം 
നടക്കണം. ഒരു പ്രവൃത്തിയുടെ ആന്തരിക തത്വമാണ്‌ 
പുണ്യം. സ്വാതന്ത്ര്യത്തെ രുപപ്പെടുത്തുന്ന, ശക്തിപ്പെടു 
ത്തുന്ന പ്രചോദനമാണ്‌ പുണ്യജീവിതം. 
പ്രോത്സാഹകമായ തിരുത്തലിന്റെ മുല്യം 


ദുര്‍നടപ്പിന്‌ ര്രതിഫലമുണ്ടെന്ന്‌ കുട്ടികള്‍ക്ക്‌ 
മനസ്സിലാക്കി കൊടുക്കണം. ചെയ്ത തെറ്റുകള്‍ക്ക്‌ ക്ഷമ 
ചോദിക്കാനും, ഉപദ്രവത്തിന്‌ പരിഹാരം ചെയ്യാനും 
കുട്ടികളെ പരിശീലിപ്പിക്കണം. തെറ്റു തിരുത്തല്‍ 
മാതാപിതാക്കളുടെ കടമയാണ്‌. കുട്ടികളോടുളള 
സ്‌നേഹത്തിന്റെ പ്രതിഫലനമാണ്‌. കുട്ടികളുടെ 
ശ്രമങ്ങളെ അംഗീകരിക്കുന്നതിന്റെ അടയാളമാണ്‌. തെറ്റു 
ചെയ്യുന്ന കുട്ടിയെ തിരുത്തണം. ഒരിക്കലും ശ്രതുവായി 
കാണരുത്‌. സ്ഥിരമായി ശിക്ഷിക്കുന്ന മനോഭാവം 
കൂട്ടികളെ ദ്രോഹിക്കലാണ്‌. 


ച കൈന്തവ കാഹളം - ജൂണ്‍ 2016 


ക്രൈസ്തവ കാഹളം - ജൂണ്‍ 2016 


അച്ചടക്കം നിരൂല്‍സാഹപ്പെടുത്താനല്ല, മറിച്ച്‌ 
കൂടുതല്‍ വളരാനുള്ള ഉത്തേജനമായിരിക്കണം. 
കുട്ടികളെ അവരുടെ ഇഷ്ടമനുസരിച്ച്‌ ജീവിക്കാന്‍ 
അനുവദിച്ചാല്‍ ഉത്തരവാദിത്വബോധം അവര്‍ക്ക്‌ 
നഷ്ടമാകും. വ്യക്തി മാഹാത്മൃത്തിലും, വ്യക്തിഗത 
അനന്യതയിലും അവകാശ ബോധത്തിലും വളര്‍ത്തണം. 
മൂല്യങ്ങള്‍ അഭ്യസിപ്പിക്കുന്നതില്‍ കുട്ടികളുടെ പ്രായവും 
കഴിവും പരിഗണിക്കണം. സാവധാനത്തിലെ മൂല്യങ്ങള്‍ 
സ്വായത്തമാക്കാനാവു. 
കുടുംബം മൂല്യങ്ങളുടെ പ്രഥമ വിദ്യാലയം 

മാനുഷിക മൂല്യങ്ങളുടെ വിളനിലമാകണം 
കുടുംബങ്ങള്‍. അവിടെ പരിശീലിക്കേണ്ട മൂല്യങ്ങളെ 
ദോഷകരകരമായി ബാധിക്കുന്ന പരിപാടികളും, 
പരസ്യങ്ങളും മാര്‍പാപ്പ പരാമര്‍ശിക്കുന്നു. സാങ്കേതിക 
വിദ്യയുടെ വളര്‍ച്ചയും തല്‍ഫലമായ മാനസിക 
സംഘര്‍ഷങ്ങള്‍ക്കും പരിഹാരമായി കുട്ടികളെ 
പ്രത്യാശയില്‍ വളര്‍ത്തണം. മാധ്യമങ്ങളോട്‌ വിവേക 
പൂര്‍വ്വവും, വിമര്‍ശനാത്മകവുമായ സമീപനം സ്വീകരി 
ക്കണം. തീരുമാനങ്ങളില്‍ സംയമനവും താല്പര്യ 
മില്ലായ്മയും പ്രകടമാകുന്നതുവഴി സ്വയം മതിപ്പ്‌ 
വര്‍ദ്ധിക്കും. അതുമൂലം മറ്റുളളവരുടെ സ്വാതന്ത്ര്യത്തെ 
ബഹുമാനിക്കാന്‍ പഠിക്കും. 


സാമൂഹ്യവല്‍ക്കരണത്തിന്റെ ആദ്യപശ്ചാത്തലവും 
കുടുംബമാണ്‌. മറ്റുള്ളവരെ സ്നേഹിക്കാന്‍, കേള്‍ക്കാന്‍, 
പങ്കുവയ്ക്കാന്‍, ക്ഷമിക്കാന്‍, ആദരിക്കാന്‍, പരസ്പരം 
സഹായിക്കാന്‍ കുട്ടികള്‍ ശീലിക്കുന്നത്‌ കുടുംബത്തി 
ലാണ്‌. 
വിദ്യാഭ്യാസം 


ക്രിസ്തീയ സമൂഹങ്ങള്‍ കുടുംബങ്ങള്‍ നിര്‍വൃഹി 
ക്കുന്ന വിദ്യാഭ്യാസ പ്രവര്‍ത്തനങ്ങള്‍ക്ക്‌ പിന്തുണ 
നല്‍കണം. മതബോധനത്തിലുടെയുളള സമഗ്രവിദ്യാ 
ഭ്യാസം പ്രോത്സാഹിപ്പിക്കുവാന്‍ പ്രത്യേകം ശ്രദ്ധിക്കണം. 
ലോകവും സമുഹവും നമ്മുടെ ഭവനമാണെന്ന ബോധ്യം 
ഉറപ്പിക്കുന്നതാകണം വിദ്യാഭ്യാസം. മറ്റുള്ളവരുടെ 
വേദനകളില്‍ അവരോട്‌ സഹാനുഭൂതി പ്രകടിപ്പിക്കാന്‍ 
കുട്ടികളെ സഹായിക്കുന്നതാകണം. കത്തോലിക്കാ 
വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സുപ്രധാന പങ്ക്‌ ഇവിടെ 
പാപ്പാ സവിശേഷമായി എടുത്തു പറയുന്നു. 


“ക്രിസ്തുവിന്റെ സ്നേഹത്തിലൂടെ ലോകത്തെ 
കാണാനും ജീവിതം ദൈവസ്നേഹത്തിനുള്ള വിളിയാ 
ണെന്ന്‌ മനസ്സിലാക്കി പക്വതയുള്ള വ്യക്തികളായി 
രൂപപ്പെടാന്‍ കുട്ടികളെ ഈ സ്ഥാപനങ്ങള്‍ സഹായി 
ക്കണം”. 

പരിസിഥിതി സംരക്ഷണത്തിന്റെ (പാധാനൃം 
കുടുംബത്തില്‍ നിന്നാണ്‌ പഠിക്കുന്നത്‌. പ്രകൃതി നമ്മുടെ 
പൊതുഭവനമാണ്‌. അതിനെ സംരക്ഷിക്കണം. 
ഉപഭോഗസംസ്കാരത്തിന്റെ ശീലങ്ങളും മൂല്യങ്ങളും 
ഉപേക്ഷിക്കണം. പരസ്പരം ഒത്തുവസിക്കുന്നിടമാണ്‌ 
കുടുംബം. കൂട്ടായ്മതത്വവും ഫലദായകതത്വവും 
ഉള്‍ക്കൊള്ളുന്ന പ്രഥമസാമൂഹ്യ സംവിധാനമാണ്‌ 
കുടുംബം. 
ലൈംഗിക വിദ്യാഭ്യാസത്തിന്റെ ആവശ്യം 

രണ്ടാം വത്തിക്കാന്‍ കൌണ്‍സിലിനെ ഉദ്ധരിച്ച്‌ 


സുനിശ്ചിതവും ജാരധ്രതയോടുമുള്ള ലൈംഗിക 
വിദ്യാഭ്യാസം കുട്ടികള്‍ക്കും കൌഈമാരക്കാര്‍ക്കും 
നല്‍കണമെന്ന്‌ പാപ്പാ വ്യക്തമാക്കുന്നു. കത്തോലിക്കാ 
വിദ്യാഭ്യാസസ്ഥാപനങ്ങള്‍ ഇതൊരു വെല്ലുവിളിയായി 
ഏറ്റെടുത്ത്‌ പ്രാവര്‍ത്തികമാക്കണമെന്ന്‌ ഓര്‍മിപ്പിക്കുന്നു. 
പരസ്പര സ്നേഹത്തിന്റെയും ആത്മദാനത്തിന്റെയും 
വിശാലമായ പശ്ചാത്തലത്തില്‍ മാര്തമേ ഇത്‌ 


ഫലപ്രദമായി നടത്താനാകൂ. പൂര്‍ണ്ണ പക്വത 
പ്രാപിക്കാത്ത കുട്ടികളെ സഹായിക്കുന്ന തരത്തില്‍ 
പുതിയതും കൂടുതല്‍ അനുയോജ്യവും ലളിതവുമായ 
ഭാഷ ലൈംഗിക വിദ്യാഭ്യാസത്തില്‍ ഉപയോഗിക്കണം. 
ലൈംഗിക തൃഷ്ണയെ ആത്മജ്ഞാനത്തിലും ആത്മ 
നിയന്ത്രണത്തിലും വളരുവാന്‍ പാകത്തില്‍ വഴിതിരിച്ചു 
വിടണം. ലൈംഗിക വിദ്യാഭ്യാസം ആരോഗ്യകരമായ 
ജീവിത വിശുദ്ധി പരിപോഷിപ്പിക്കണം. ഉപയോഗ 
വസ്തുവായി കരുതപ്പെടാതെ വ്യക്തി മഹത്വം 
ഹനിക്കാതെ, നമ്മുടെ സ്വകാര്യതയെ സംരക്ഷി 
ക്കുവാനിതു സഹായിക്കും. 


ആത്മദാനപരമായ സ്നേഹമാണ്‌ ലൈംഗികതയെ 
അര്‍ത്ഥപൂര്‍ണ്ണമാക്കുന്നത്‌. ദാമ്പത്യ ജീവിതത്തിനാണ്‌ 
ലൈംഗികത ദമ്പതികളുടെ സമ്പൂര്‍ണ്ണസമര്‍പ്പണത്തിന്റെ 
അടയാളമാകുന്നത്‌ ലൈംഗിക വിദ്യാഭ്യാസം 
വ്യത്ൃയസ്തതകളോടുള്ള ആദരവും അംഗീകാരവും 
ഉള്‍ക്കൊള്ളുന്നതാകണം. ലിംഗവ്യത്യാസം അംഗീകരിച്ച്‌ 
യുവജനങ്ങള്‍ പരസ്പരം മനസ്സിലാക്കണം. സ്വന്തം 
ശരീരത്തെ സൃഷ്ടിച്ചതുപോലെ സ്വീകരിക്കണം. 
ദൈവസൃഷ്ടിയുടെ ജീവ ശാസ്ര്രഘടനയില്‍ മാറ്റം 
വരുത്താന്‍ ആര്‍ക്കും കഴിയില്ല. 


വിശ്വാസ കൈമാറ്റം കുടുംബങ്ങളില്‍ 


കുടുംബങ്ങള്‍ വിശ്വാസ പരിശീലനത്തിന്റെ 
ഇടങ്ങളാകണം. മാമ്മോദീസായിലൂടെ ആരംഭിക്കുന്ന 
വിശ്വാസ ജീവിതം മാതാപിതാക്കളിലൂടെ വളര്‍ച്ച 
പ്രാപിക്കുന്നു. കുടുംബത്തിലെ മതബോധനത്തിലൂടെ 
കുടുംബങ്ങള്‍ സുവിശേഷവല്‍ക്കരണത്തിന്റെ ഭാഗ 
മാകണം. കുടുംബ പ്രാര്‍ത്ഥനകളും മറ്റു ഭക്താഭ്യാ 
സങ്ങളും കുടുംബങ്ങള്‍ കേന്ദ്രീകൃതമായ സുവിശേഷ 
ഗപഘേോഷണത്തിന്റെ ശക്തമായ വഴികളാണ്‌. 
സ്പഷ്ടമായ സുവിശേഷ ്രഘോഷണത്തിലൂടെയും 
പ്രസ്തുത ദൌത്യ നിര്‍വ്വഹണം കൂടുതല്‍ സജീവ 
മാക്കാന്‍ സാധിക്കും അവസാനം വി. മോനി 
ക്കായെപ്പോലെ ക്രിസ്തുവില്‍ നിന്നും അകന്നുപോയ 
മക്കള്‍ക്കുവേണ്ടി നിരന്തരം പ്രാര്‍ത്ഥിക്കുന്ന അമ്മമാരോട്‌ 
നന്ദി പ്രകടിപ്പിച്ച്‌ മാര്‍പാപ്പാ തന്റെ ചിന്തകള്‍ 
അവസാനിപ്പിക്കുന്നു. 


വിവാഹവഴിയിലെ 
കാരുണ്യസ്പര്‍ശം 


വിവാഹജീവിതം ഇന്ന്‌ മറ്റെന്നത്തേതിനെക്കാളും 


ഏറെ സകങ്കീര്‍ണ്ണതകളുടെ പാതയിലൂടെയാണ്‌ 
മുന്നേറിക്കൊണ്ടിരിക്കുന്നത്‌. പരസ്പര പ്രതിബദ്ധത 
യില്ലാത്ത ബന്ധങ്ങളും സാമ്പത്തിക സ്വയംപര്യാപ്ത 
തയും മാധ്യമലോകത്തെ ദുഷ്രപവണതകളും 
വിവാഹബന്ധമാകുന്ന സുവര്‍ണ്ണചരട്‌ അറ്റുപോകു 
ന്നതിന്‌ പലപ്പോഴും വഴി മരുന്നിടുകയാണ്‌ ചെയ്യുന്നത്‌. 
ഈ പശ്ചാത്തലത്തില്‍ ആഗോള കത്തോലിക്കാസഭാ 
പരി. ഫ്രാന്‍സിസ്‌ മാര്‍പാപ്പായുടെ നേതൃത്വത്തില്‍ 
കുടുംബത്തെയും വിവാഹബന്ധത്തെയും കുറിച്ച്‌ 
ഗൌരവമായി ചിന്തിക്കുന്നതിനും പഠിക്കുന്നതിനും വേണ്ടി 
2014 ഒക്ടോബറിലും 2015 ഒക്ടോബറിലും രണ്ട്‌ 
സുന്നഹദോസുകള്‍ വിളിച്ചുചേര്‍ക്കുകയുണ്ടായി. ഈ 
സുന്നഹദോസുളില്‍ ഉരുത്തിരിഞ്ഞ കണ്ടെത്തലു 
കളുടെ വെളിച്ചത്തില്‍ ഇക്കഴിഞ്ഞ ഏപ്രില്‍ 8 ന്‌ 
“സ്നേഹത്തിന്റെ ആനന്ദം (Amoris Laetitia) എന്ന 
അപ്പസ്തോലിക പ്രബോധനം പരി. പിതാവ്‌ പുറത്തിറക്കു 
കയുണ്ടായി. ഈ പ്രബോധനത്തിന്റെ ഒരു സുപ്രധാന 
ഭാഗമാണ്‌ അതിന്റെ 8-00 അധ്യായം. ഈ പ്രബോധ 
നത്തിന്റെ 292 മുതല്‍ 312 വരെയുള്ള ഖണ്ഡികകള്‍ 
ഉള്‍പ്പെടുന്ന 8-00 അധ്യായത്തില്‍ വിവാഹജീവിതത്തില്‍ 
അപജയങ്ങള്‍ സംഭവിച്ചവരോട്‌ പുലര്‍ത്തേണ്ട 
കരുണാമസൃണമായ സമീപനത്തെക്കുറിച്ച്‌ ഈന്നിപ്പറയു 
കയാണ്‌ പരി. പിതാവ്‌. 
വിവാഹജീവിതത്തിന്റെ ദൈവശാസ്ത്രം 
വിവാഹകൂദാശയുടെ ദൈവശാസ്ത്രം പങ്കവെയ്ക്കാ 
നാണ്‌ ഈ അദ്ധ്യായത്തിന്റെ പ്രാരംഭ ഭാഗം മാര്‍പാപ്പ 
നീക്കിവെച്ചിരിക്കുന്നത്‌. ക്രിസ്തുവിന്‌ തന്റെ മണവാട്ടി 
യായ സഭയോടുള്ള സ്നേഹത്തെയാണ്‌ ഇതിന്‌ 


റവ. ഡോ. തോമസ്‌ കുഴിനാപ്പുറത്ത്‌ 


തിരുവനന്തപുരം മേജര്‍ അതിരൂപത ജുഡീഷ്യല്‍ വികാരി 


മാതൃകയായി ഈ പ്രബോധനത്തില്‍ ചൂണ്ടികാണി 
ക്കപ്പെടുന്നത്‌. “അവന്‍ സഭയെ വിശുദ്ധീകരിക്കുന്നതിന്‌ 
ജലം കൊണ്ട്‌ കഴുകി വചനത്താല്‍ വെണ്‍മയുള്ളതാക്കി. 
ഇത്‌ അവളെ കറയോ, ചുളിവോ മറ്റ്‌ കുറവുകളോ 
ഇല്ലാത്ത മഹത്വപൂര്‍ണ്ണയായി തനിക്ക്‌ തന്നെ 
ഗ്രതിഷ്ഠിക്കുന്നതിനും അവള്‍ കളങ്കരരഹിതയും 
പരിശുദ്ധയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്‌” (എഫേ 
5: 2627). വിവാഹജീവിതത്തിലെ സ്നേഹം ക്രിസ്തുവിന്‌ 
സഭയുമായിയുണ്ടായിരുന്ന ബന്ധത്തിന്റെ മാതൃകയില്‍ 
സ്വത്രന്തവും,വിശ്വസ്‌ തവുംനിഷേധക (Exclusive) 
വുമായിരിക്കണമെന്ന ഉദ്‌ ബോധനത്തോടെയാണ്‌ 
പ്രമാണരേഖയുടെ 292-00 ഖണ്ഡിക ആരംഭിക്കുക. ഈ 
സ്നേഹത്തില്‍ അടിസ്ഥാനമുറപ്പിച്ചിരിക്കുന്നതുകൊണ്ട്‌ 
പരസ്പരം സമ്പൂര്‍ണ്ണമായി നല്‍കുകയും സ്വീകരി 
ക്കുകയും ചെയ്യുന്ന സ്ത്രീയും പുരുഷനും അവരുടെ 
വിവാഹജീവിതത്തില്‍ അവസാനശ്വാസം വരെ 
സമര്‍പ്പിതരായി കഴിയേണ്ടവരാണെന്ന്‌ പരി. പിതാവ്‌ 
പഠിപ്പിക്കുന്നു. 

മലങ്കര സുറിയാനി കത്തോലിക്കാ സഭയുടെ 
വിവാഹത്തെ സംബന്ധിച്ച ആരാധനാ(്രമ ദൈവ 
ശാസ്ത്രവും ഈ സന്ദര്‍ഭത്തില്‍ ഏറെ പ്രസക്തമാണ്‌. 
വിവാഹ ഉടമ്പടിയില്‍ വധുവരന്മാരുടെ സമ്മതം മോതിരം 
കൈമാറുന്നതിലൂടെ ക്രിസ്തു തന്റെ മണവാട്ടിയായ 
സഭയ്ക്ക്‌ തന്റെ തിരുശരീരരക്തങ്ങള്‍ നല്‍കികൊണ്ട്‌ 
ചെയ്ത ഉടമ്പടിയോടാണ്‌ സാദൃശ്യപ്പെടുത്തിയിരി 
ക്കുന്നത്‌. “ജയം നല്‍കുന്ന നിന്റെ തിരുശരീരവും 
തിരുരക്തവും അവള്‍ക്ക്‌ നീ മോതിരമായി വെടിപ്പോടെ 
നല്‍കുകയും നിന്റെ സന്തോഷരശ്മിയാല്‍ അവളെ 
പ്രശോഭിപ്പിക്കുകയും ചെയ്തു”. (വിവാഹകൂദാശ, ഒന്നാം 
ശുശ്രൂഷ, സെദറ). സ്വന്തം ശരീരരക്തങ്ങളാകുന്ന ഉടമ്പടി 
അടയാളം കൊണ്ടൊണ് ക്രിസ്തു തന്റെ സഭയെ 
വിവാഹം ചെയ്തത്‌. സ്വന്തം ജീവനും ശരീരവും 
രക്തവും നല്‍കുന്ന ഉടമ്പടിയാണ്‌ വിവാഹത്തിലേതെന്ന്‌ 
ക്രിസ്തു പഠിപ്പിക്കുകയായിരുന്നു. 

അതൊടൊപ്പം വിവാഹത്തില്‍ ദമ്പതികളുടെ നന്മ 
ഉറപ്പാക്കപ്പെടണമെന്ന്‌ ഉദ്ബോധനവും മാര്‍പാപ്പായുടെ 
പ്രബോധനത്തിലുണ്ട്‌. ദമ്പതികളുടെ നന്മകൊണ്ട്‌ മാത്രം 
വിവാഹത്തിന്റെ ലക്ഷ്യം പൂര്‍ത്തീകരിക്കപ്പെടുന്നില്ല. 
മനുഷ്യജീവന്റെ സംപ്രേഷണത്തില്‍ (Transmission) 


FA കൈന്തവ കാഹളം - ജൂണ്‍ 2016 


ക്രൈസ്തവ കാഹളം - ജൂണ്‍ 2016 


കണ്ണികളായി ഭവിക്കുന്നതിന്‌ ദമ്പതികള്‍ക്കുള്ള 
അനിഷേധ്യമായ ഉത്തരവാദിത്വത്തെകുറിച്ചും മാര്‍പാപ്പാ 
ഈ പ്രബോധനത്തില്‍ പഠിപ്പിക്കുന്നു. (292) 


വിവാഹത്തിലൂടെ ഉടലെടുക്കുന്ന ഗാര്‍ഹികസഭ 
ലോകമാകുന്ന ഗോതമ്പുമാവിനെ പുതുജീവന്‍ നല്‍കി 
പുളിപ്പിക്കുന്ന പുളിമാവായി വര്‍ത്തിക്കണമെന്ന 
ആനുശാസനവും ഇവിടെ കണ്ടെത്താനാവും (292). 


വിവാഹജീവിതത്തിലെ അപജയങ്ങള്‍ 


മാറിവരുന്ന സാമൂഹിക ചുറ്റുപാടുകളില്‍ വിവാഹ 
ജീവിതത്തിലെ അപജയങ്ങള്‍ അത്ര അസാധാരണ 
മല്ലാതായിരിക്കുന്നു. തന്മൂലം മാമോദിസ മുക്കപ്പെട്ട 
വരെങ്കിലും കൂദാശാപരമായ വിവാഹജീവിതം 
നയിക്കാത്തവരുടെ എണ്ണം സഭയില്‍ അത്ര ചെറുതല്ല 
എന്ന വസ്തുത അല്പം ആശങ്കയോടെ മാര്‍പാപ്പ 
പങ്കുവെയ്ക്കുന്നു. കുദാശപരമായ വിവാഹജീവിതം 
നയിക്കുന്നതിന്‌ സാഹചര്യമില്ലാതിരിക്കെ രജിസ്റ്റര്‍ 
വിവാഹമോ, ഇതരമതവിശ്വാസമനുസരിച്ചുള്ള വിവാഹ 
മോ നടത്തി ജീവിതം നയിക്കുന്ന ദമ്പതികളോടു 
കരുണാപൂര്‍ണ്ണമായ അജപാലനം സമീപനം കൈ 
കൊണ്ട്‌ അവരെ കുദാശാജീവിതത്തിലേക്ക്‌ ആനയി 
ക്കേണമെന്ന്‌ പരി. പിതാവ്‌ പഠിപ്പിക്കുന്നു (293). 


ചില രാജ്യങ്ങളില്‍ ഇത്തരത്തിലുള്ള വിവാഹബന്ധ 
ങ്ങളുടെ സംഖ്യ ഏറിവരികയാണെന്നുള്ള ആശങ്കയും 
പരി. പിതാവ്‌ മുന്നോട്ടുവെയ്ക്കുന്നു. വിവാഹാ 
ഘോഷങ്ങളുടെ ഭാരിച്ച ചെലവുകള്‍ വഹിക്കുന്നതിനുള്ള 
ബുദ്ധിമുട്ടും ഇതിന്‌ കാരണമായി പരി.പിതാവ്‌ 
ചൂണ്ടിക്കാട്ടുന്നുണ്ട്‌. എന്നാല്‍ ഇത്തരം ബന്ധങ്ങില്‍ 
കുടുംബമൂല്യങ്ങള്‍ നിരാകരിക്കപ്പെടുന്നു എന്നര്‍ത്ഥമില്ല. 
ഇത്തരം സാഹചര്യങ്ങളില്‍ സുവിശേഷാധിഷ്ഠിതവും 
കരുണാര്‍ദ്രവുമായ സമീപനത്തിലൂടെ ഈ ബന്ധങ്ങളെ 
ക്രിസ്‌ തീയമാക്കുന്നതിന്‌ അജപാലകര്‍ പ്രത്യേക 
ശ്രദ്ധപുലര്‍ത്തമമെന്ന്‌ പരി.പിതാവ്‌ ഓര്‍മിപ്പിക്കുന്നു (294). 


സുവിശേഷാധിഷ്ഠിതമായ കരുണയുടെ വഴി 


ആദ്യ നൂറ്റാണ്ടിലെ ജറുസലേം സുന്നഹദോസ്‌ മുതല്‍ 
സഭയില്‍ പിന്തുടരുന്നത്‌ യേശുവിന്റെ കരുണയുടെ 
വഴിയാണ്‌. ആരെയും എന്നെന്നേക്കുമായി വിധിക്കുവാന്‍ 
അത്‌ പഠിപ്പിക്കുന്നില്ല (296). വഴിതെറ്റിയ ആടിനെ 
തേടിയിറങ്ങുന്ന അജപാലകന്റെ മനോഭാവത്തോടെ 
വിവാഹജീവിതത്തില്‍ അപജയം സംഭവിച്ചുപോയവരെ 
തേടികണ്ടെത്തി കരുണാപൂര്‍വും അവരുടെ പിഴവുകള്‍ 
പരിഹരിച്ച്‌ മുഖ്യ അജഗണത്തോട്‌ ചേര്‍ക്കുകയാണ്‌ 
വേണ്ടത്‌. മതേതരമാര്‍ഗ്ഗങ്ങളിലൂടെ വിവാഹം 
കഴിച്ചവരോടും മതേതരമായി വിവാഹം മോചിച്ച ശേഷം 
രണ്ടാമത്‌ വിവാഹം കഴിച്ചവരോടും അല്ലെങ്കില്‍ 
ഓദ്യോഗികമായി വിവാഹിതരാകാതെ ഒരുമിച്ച്‌ 
താമസിക്കുന്നവരോടും അവരുടെ ജീവിതത്തില്‍ 
ദൈവകൃപയുടെ ആവശ്യകതയെക്കുറിച്ചും അതിലേക്ക്‌ 
അവരെ നയിക്കുന്നതിനുതകുന്ന മാര്‍ഗ്ഗങ്ങളെക്കുറിച്ചും 
കരുണാമയിയായ മാതാവിനെപ്പോലെ അവരെ 
ബോധ്യപ്പെടുത്തേണ്ടത്‌ സഭയുടെ ഉത്തരവാദിത്ത 


മാണ്‌ (297). 


വിവാഹമോചനത്തിന്‌ ശേഷം ദ്വിതീയ വിവാഹത്തി 


ലേര്‍പ്പെട്ട ജീവിക്കുന്നവരെ സഭ പുറത്താക്കുകയല്ല 
വേണ്ടത്‌. മറിച്ച്‌ അവരുടെ ജീവിതം സഭാത്മക 
മാക്കുന്നതിനു വേണ്ട മാര്‍ഗ്ഗങ്ങള്‍ അവരെ ബോധ്യ 
പ്പെടുത്തുകയും ഇക്കാലയളവില്‍ അവരുടെ ജീവിത 
ത്തിന്റെ പിഴവുകളെ കുറിച്ച്‌ അവര്‍ക്ക്‌ മനസ്സിലാക 
ത്തക്കവിധത്തില്‍ പൂര്‍ണ്ണമായ സഭാത്മകജീവിത 
ത്തില്‍ നിന്നും ചില ഒഴിവാക്കലുകള്‍ നല്‍കി പൂര്‍ണ്ണമായ 
സഭാത്മകജീവിതത്തിന്റെ മാധുര്യത്തെക്കുറിച്ച്‌ അവരെ 
ബോധ്യപ്പെടുത്തേണ്ടതും ആവശ്യമാണ്‌. 
പുതിയസംഹിത നല്‍കപ്പെടുന്നില്ല 


മേല്‍ പ്രസ്താവിച്ച പ്രബോധനങ്ങളുടെ അര്‍ത്ഥം 
വിവാഹം അസാധുവാക്കുന്നതിനോ, ദ്വിതീയ വിവാഹം 
ആശിര്‍വദിക്കുന്നതിനോ ഇതുവരെ നിലനിന്നിരുന്ന 
കാനന്‍ നിയമങ്ങളെ പരി. ്രാന്‍സിസ്‌ മാര്‍പാപ്പാ 
മാറ്റിമറിച്ചു എന്നല്ല. മറിച്ച്‌ നവീകൃതമായ ബോധ്യ 
ത്തോടെ വിവാഹമോചിതരുടെയും അതിന്‌ ശേഷം 
ദ്വിതീയ വിവാഹത്തിലേര്‍പ്പെട്ടിരിക്കുന്നവരുടെയും നേരെ 
പുലര്‍ത്തേണ്ട അജപാലനസമീപനത്തക്കുറിച്ച്‌ മാര്‍പാപ്പ 
ഓര്‍മിപ്പിക്കുകയാണ്‌ ചെയ്യുന്നത്‌. ഇത്തരത്തില്‍പ്പെട്ട 
വരോട്‌ സഭയുടെ പ്രബോധനങ്ങള്‍ക്കും നിയമങ്ങള്‍ക്കും 
ഭദ്രാസനമെത്രാന്റെ മാര്‍ഗ്ഗനിര്‍ദ്ദേശങ്ങള്‍ക്കും അനുസ്യ 
തായി കരുണാപൂര്‍ണ്ണമായ അജപാലനസമീപനം 
പുലര്‍ത്തേണ്ടതുണ്ട്‌. ദൈവത്തിന്റെ തിരുമുമ്പില്‍ 
തങ്ങളുടെ സാഹചര്യങ്ങളെ മനസ്സിലാക്കുവാന്‍ 
പോരുന്ന വിധം ഇത്തരത്തില്‍പ്പെട്ടവരെ അനുധാവനം 
ചെയ്യുകയാണ്‌ വേണ്ടത്‌. എളിമ, സഭാസ്‌ നേഹം, 
സഭയുടെ ്പബോധനങ്ങളോടുള്ള പ്രതിബദ്ധത, 
ദൈവത്തിന്റെ തിരുഹിതത്തോടുള്ള തുറവി, ദൈവ 
ത്തിന്റെ തിരുഹിതത്തിന്‌ ഏറ്റവും ഉചിതമായ 
പ്രതികരണം തുടങ്ങിയ പുണ്യങ്ങളില്‍ ഉറച്ചുനിന്നു 
കൊണ്ട്‌ വേണം അജപാലകര്‍ ഇത്തരം സാഹചര്യ 
ങ്ങളില്‍ തീരുമാനങ്ങള്‍ കൈകൊള്ളുകയും 
അജഗണത്തെ നയിക്കുകയും ചെയ്യണ്ടേത്‌. ഇത്തരം 
സാഹചര്യങ്ങളില്‍ ഈ സമീപനം അനാവശ്യമായ 
തെറ്റിദ്ധാരണകള്‍ ഒഴിവാക്കുന്നതിന്‌ സഹായിക്കും (300). 


പൊതുനിയമങ്ങള്‍ ചില പ്രത്യേക സാഹചര്യങ്ങള്‍ക്ക്‌ 
ചേരാത്തവയായിരിക്കും. ഇത്തരം സാഹചര്യങ്ങളെ 
വ്യക്തമായി പഠിക്കുവാനും അവയ്ക്കനുസൃതമായ 
അജപാലകശ്രദ്ധ നല്‍കുന്നതിനും ഇടവകവികാരിമാര്‍ക്ക്‌ 
സാധിക്കണം (303). എന്നാല്‍ ഇത്തരം സാഹചര്യ 
ങ്ങളില്‍ കൈകൊള്ളുന്ന പ്രത്യേക തീരുമാനങ്ങള്‍ 
യാതൊരുകാരണവശാലും പൊതുനിയമത്തിന്റെ 
തലത്തിലേക്ക്‌ ഉയര്‍ത്തപ്പെടാന്‍ പാടുള്ളതല്ല (304). 
ഇവിടെ അജപാലകര്‍ ആത്മാക്കളുടെ രക്ഷയെ കരുതി 
ഭ്രദാസനമ്മെതാന്റെ മാര്‍ഗ്ഗനിര്‍ദ്ദേശമനുസരിച്ച്‌ തങ്ങളുടെ 
അജപാലനവിവേകം ഉപയോഗപ്പെടുത്തണം. സ്വാഭാവിക 
നിയമ (Natural Law) ത്തിന്റെ വസ്തുനിഷ്ഠത 
നിലനിര്‍ത്തിക്കൊണ്ട്‌ തന്നെ വസ്തുനിഷ്ഠമായി 
പാപകരമായ ഒരു സാഹചര്യം 
ചിലപ്പോള്‍ LUGOJ D 
മായി പാപകരമല്ലാത്തതായി 
പരിഗണിക്കേണ്ടതായി 
വന്നേക്കാം(305). ഇവിടെ അജ 
പാലകര്‍ “ആത്മാക്കളുടെ രക്ഷ 
യാണ്‌ അത്യുന്നത നിയമം” 
എന്ന തത്വം അതീവഗനരവ 
ത്തോടെ പരിഗണിക്കേണ്ട 
തുണ്ട്‌. 

ഈ തത്വത്തെ സാധുകരിച്ച്‌ 
കൊണ്ട്‌ ഏതാനും ദൈവ 
വചനങ്ങള്‍ കൂടി മാര്‍പാപ്പ 
ഉദ്ധരിക്കുന്നുണ്ട്‌; “സര്‍വ്വോ 
പരി നിങ്ങള്‍ക്ക്‌ ഗാഡമായ 
പരസ്പര സ്നേഹം ഉണ്ടായിരി 
ക്കട്ടെ; കാരണം, സ്നേഹം 
നിരവധിപാപങ്ങളെമറയ്ക്കു 
ന്നു” (1 പത്രോസ്‌ 4,8). “ധര്‍മ്മനിഷ്ഠ പാലിച്ചുകൊണ്ട്‌ 
പാപങ്ങളില്‍ നിന്നും, മര്‍ദ്ദിതരോട്‌ കാരുണ്യം 
കാണിച്ചുകൊണ്ട്‌ അകൃത്യങ്ങളില്‍ നിന്നും ഒഴിഞ്ഞു 
നില്‍ക്കുക. ഒരു പക്ഷേ നിന്റെ സ്വസ്ഥതയുടെ കാലം 
നീട്ടി കിട്ടിയേക്കാം” (ദാനി 4:27). “ജലം ജ്വലിക്കുന്ന 
അഗ്നിയെ കെടുത്തുന്നതുപോലെ ദാനധര്‍മ്മം 
പാപത്തിന്‌ പരിഹാരമാണ്‌” (പ്രഭാ 3: 30). 


കൂദാശപരമായ വിവാഹജീവിതത്തിന്‌ പകരമാവില്ല 


എന്നാല്‍ കൂുദാശപരമായ വിവാഹജീവിതത്തിലൂടെ 
യുവതിയുവാക്കന്‍മാരുടെ ജീവിതത്തില്‍ കൈവരുന്ന 
ദൈവകൃപയ്ക്ക്‌ മറ്റൊരു ജീവിതം ശൈലികൊണ്ടും 
പകരം വയ്‌ ക്കാനാവില്ല. മാതമല്ല കാനോനിക 
വിവാഹബന്ധങ്ങളിലുടെയാണ്‌ യുവതിയുവാക്കന്മാര്‍ക്ക്‌ 
പൂര്‍ണ്ണമായും സഭാത്മകജീവിതത്തിലേക്ക്‌ ഉള്‍ച്ചേരാന്‍ 
കഴിയുക. പ്രത്യേക സാഹചര്യങ്ങളില്‍ സഭാമാതാവ്‌ 
കാട്ടുന്ന കരുണയെ സാമാന്യവത്കരിക്കാന്‍ പാടില്ലാ 
യെന്നും മാര്‍പാപ്പ ഓര്‍മിപ്പിക്കുന്നു(307). 


എങ്കിലും സഭ തന്റെ വസ്തുനിഷ്ഠമായ 
പ്രബോധനങ്ങളില്‍ മുറുകെ പിടിച്ചുകൊണ്ട്‌ തന്നെ, തന്റെ 
മക്കളെ വീണ്ടെടുക്കുന്നതിന്‌ വേണ്ടി ചെളിപുരണ്ട 
പാതകളിലൂടെ സഞ്ചരിച്ച്‌ തന്റെ പാദരക്ഷകള്‍ 


മലിനമാക്കണമെങ്കില്‍ അതിനും അവള്‍ തയ്യാറാണ്‌. 
ബലഹീനരോട്‌ കരുണാപൂര്‍ണ്ണവും സ്നേഹമസ്യണവു 
മായ സമീപനങ്ങള്‍ക്ക്‌ പകരം അവരോട്‌ 
ധാര്‍ഷ്ഠ്യത്തിന്റെയും കാര്‍ക്കശൃത്തിന്റെയും സമാപനം 
പുലര്‍ത്തുന്നത്‌ ഉത്തമ അജപാലകര്‍ക്ക്‌ ചേര്‍ന്നതല്ല 
എന്നും മാര്‍ പാപ്പാ ഓര്‍മ്മിപ്പിക്കുന്നു (308). കാരുണ്യം 
സത്യത്തെയോ നീതിയെയോ ഒഴിവാക്കുന്നില്ല. മറിച്ച്‌ 
കാരുണ്യം നീതിയുടെ പൂര്‍ണ്ണതയും ദൈവിക 
സതൃത്തിന്റെ സുവ്യക്തവുമായ പ്രകാശനവുമാണ്‌. 
കാരുണ്യം ഒഴിവാക്കപ്പെടുന്നിടത്ത്‌ നീതിയും സത്യവും 
നിഷേധിക്കപ്പെടുകയാണ്‌ എന്ന ഓര്‍മ്മപ്പെടുത്ത 
ലോടെയാണ്‌ സ്നേഹത്തിന്റെ ആനന്ദത്തിന്റെ 8-90 
അദ്ധ്യായം ഉപസംഹരിക്കപ്പെടുന്നത്‌. 


ഉപപസംഹാരം 


“സ്നേഹത്തിന്റെ ആനന്ദം” മുന്നോട്ട്‌ വയ്ക്കുന്നത്‌ 
പുതിയ നിയമമൊന്നുമല്ല. മറിച്ച്‌ നവീകൃതമായ 
അജപാലകബോധ്യത്തോടെ ആധുനിക മനുഷ്യന്റെ 
ജീവിതസാഹചര്യങ്ങളെ മനസ്സിലാക്കുവാനും 
മാര്‍ഗ്ഗനിര്‍ദ്ദേശങ്ങള്‍ നല്‍കാനും അജപാലകരെ 
ആഹ്വാനം ചെയ്യുകയുമാണ്‌ ഈ പ്രബോധനത്തിലൂടെ 
രഫാന്‍സിസ്‌ മാര്‍പാപ്പ. കാരുണ്യനിഷേധം 
നീതിയുടെയും സത്യത്തിന്റെ മറച്ചുവയ്ക്കലാണെന്ന 
ധീരമായ നിലപാടോടെ ഈ പ്രബോധനം 
ഉപസംഹരിക്കപ്പെടുമ്പോള്‍ ആധുനിക അജപാലകര്‍ക്ക്‌ 
മുന്നില്‍ അതുയര്‍ത്തുന്നത്‌ ധീരമായ ഒരു വെല്ലുവിളി 
തന്നെയാണ്‌. 


FY കൈന്തവ കാഹളം - ജൂണ്‍ 2016 


ആത്മീയത 


ഡോ. പ്രൊഫ. തോമസ്‌കുട്ടി പനച്ചിക്കല്‍ 


തിരുവനന്തപുരം മാര്‍ ഈവാനിയോസ്‌ കോളേജ റിട്ട. പ്രൊഫസറും 
ഇപ്പോള്‍ മാര്‍ ഗ്രിഗോറിയോസ്‌ ലോ കോളേജില്‍ അധ്യാപകനുമാണ്‌ 


ക്രൈസ്തവ കാഹളം - ജൂണ്‍ 2016 


ഗ്രാന്‍സിസ്‌ മാര്‍പാപ്പായുടെ സുന്നഹദോസ്‌ 
അനന്തര അപ്പസ്തോലിക പ്രബോധനം ‘Amoris 
Laetitia” (സ്നേഹത്തിന്റെ ആനന്ദം), അതിന്റെ 
അവതരണത്തിന്റെ തനിമയും ആശയങ്ങളുടെ ആഴവും 
കൊണ്ട്‌ വ്യത്യസ്ഥത പുലര്‍ത്തുന്ന ഒന്നാണ്‌. 
ഗപബോധനത്തിന്റെ ഒമ്പതാം ആധ്യായത്തില്‍ 
വിവാഹത്തിന്റെയും കുടുംബത്തിന്റെയും ആധ്യാത്മീ 
കതയെ കുറിച്ചാണ്‌ പ്രതിപാദിച്ചിരിക്കുന്നത്‌. കുടുംബ 
ങ്ങള്‍ അനുഭവിക്കുന്ന ആനന്ദം സഭയുടെയും ആനന്ദ 
മാണ്‌. അതുകൊണ്ട്‌ തന്നെ വിവാഹത്തിനും 
കുടുംബത്തിനും സമൂര്‍ത്തമായ ഒരു ആത്മീയ 
അടിത്തറയുണ്ട്‌. ദൈവക്യപയില്‍ വസിക്കുന്നവരുടെ 
ഹൃദയത്തില്‍ ദൈവം വസിക്കുന്നു. വിവാഹമെന്ന 
കൂദാശയിലൂടെ സംയോജിതരായവരില്‍ പരിശുദ്ധ 
ത്രിത്വം അധിവസിക്കുന്നു. ദാമ്പത്യസ്നേഹം എന്നത്‌ 
ദൈവത്തിന്‌ നല്‍കുന്ന മഹത്വമാണ്‌, സ്തുതിയാണ്‌. 
അതുകൊണ്ട്‌ തന്നെ, സ്തുതികളുടെ സിംഹാസന 
ത്തില്‍ വസിക്കുന്നവന്‍ (സങ്കീ 22: 3), ദാമ്പത്യസ്നേഹം 
പൂത്തുലയുന്ന കുടുംബത്തിലും വസിക്കുന്നു. 

കുടുംബത്തിനുള്ളിലെ ആനന്ദത്തിലും പ്രത്യാശ 
യിലും ദൈവം വസിക്കുന്നു. എന്നത്‌ പോലെ തന്നെ 
അനുദിന ക്ലേശത്തിലും പ്രാരാബ്ധങ്ങളിലും അവിടുന്ന്‌ 
വസിക്കുന്നു. ദൈവസാന്നിദ്ധ്യത്തിന്റെ പമാണം 
സ്നേഹത്താല്‍ പ്രചോദിതമാണ്‌, അവിടുന്ന്‌ തന്റെ 
സമാധാനാവും സ്നേഹവും ചൊരിഞ്ഞുകൊണ്ട്‌ 


കുടുംബത്തില്‍ ഭരണം നടത്തും. വൈവാഹിക 
ആത്മീയത, സ്നേഹത്തിന്റെ ആത്മീയതയാണ്‌, 
അവിടെയാണ്‌ ദൈവസ്നേഹം സമൂര്‍ത്തമാകുന്നത്‌. 
സ്വാര്‍ത്ഥത വെടിഞ്ഞ്‌ വേറൊരാളെ സ്നേഹിക്കു 
വാനുള്ള വിളിയാണ്‌ ദാമ്പത്യം. മനുഷ്യവ്യക്തിത്വത്തില്‍ 
അന്തര്‍ലീനമായിട്ടുള്ള സാമൂഹികമാനത്തിന്റെ ഏറ്റം 
ഉദാത്തമായ പ്രകടനമാണ്‌ കുടുബത്തില്‍ ഉരുവാ 
കുന്നത്‌. ബനഡിക്ട്‌ മാര്‍പാപ്പാ ചൂണ്ടിക്കാണിച്ചതു 
പോലെ “അയല്‍ക്കാരനെതിരെ അടയ്ക്കപ്പെടുന്ന 
നയനങ്ങള്‍ ദൈവത്തെ ദര്‍ശിക്കുന്നതിലും പരാജയ 
പ്പെടും. അത്യന്തികമായി ഇരുളിലായിരിക്കുന്ന ലോക 
ത്തെ നിരന്തരം പ്രകാശമാനമാക്കുന്നത്‌ സ്നേഹത്തിന്റെ 
ജ്വാലയാണ്‌ ” (Deus Carithas Est.) 

ഒരു കുടുംബം ക്രിസ്തു കേന്ദ്രീകൃതമാകുമ്പോള്‍ 
അവിടുന്ന അതിനെ സംയോജിപ്പിക്കുകയും അവിടെ 
പ്രകാശം ചൊരിയുകയും ചെയ്യും. ക്രിസ്തുവിന്റെ 
ശ്രൂശിനോടു ചേര്‍ന്ന്‌ നില്‍ക്കുമ്പോള്‍ മാ്രമാണ്‌ 
കുടുംബങ്ങള്‍ക്ക്‌ പ്രതികൂലങ്ങളെയും പ്രതിബന്ധ 
ങ്ങളെയും അതിജീവിച്ചുകൊണ്ട്‌ മുന്നേറുവാനുള്ള 
ശക്തി സംലഭ്യമാകുന്നത്‌. പരിശുദ്ധാത്മാവിന്റെ 
കൃപാവരം ദമ്പതികളെ കൃപാവരത്തില്‍ വളരുന്നതിനും 
ക്രിസ്തുവിന്റെ ക്രൂശിന്റെ രഹസ്യം പങ്കുവെയ്ക്കു 
ന്നതിനും തങ്ങള്‍ അഭിമുഖീകരിക്കേണ്ടി വരുന്ന 
സഹനങ്ങളെയെല്ലാം ക്രിസ്തുവിന്റെ ക്രൂശോടുചേര്‍ത്ത്‌ 
വെച്ച്‌ അനുഗ്രഹങ്ങളും അഭിഷേകവുമാക്കിമാറ്റുന്ന 
തിനും പ്രാപ്തരാക്കുന്നു. 


ഏദന്‍തോട്ടത്തിലെ കുടുംബത്തെ സന്ദര്‍ശിക്കുന്നവര്‍ 
ദൈവത്തെ ഉല്‍പ്പത്തി പുസ്തകത്തില്‍ (ഉള്‍ 3:8) ല്‍ നാം 
കാണുന്നു. ജീവിക്കുന്ന ദൈവത്തിന്റെ മുമ്പില്‍ കുടുംബം 
ചെലവഴിക്കുന്ന നിമിഷങ്ങളാണ്‌ കുടുംബ്രപാര്‍ത്ഥന. 
നമ്മുടെ ആവശ്യങ്ങളും ആവലാതികളും പറയുവാന്‍, 
നമ്മുടെ സന്തോഷങ്ങള്‍ പങ്കുവെയ്ക്കുവാന്‍ നാം 
ദൈവത്തിന്റെ മുമ്പിലായിരിക്കുന്ന സമയം. കാനായിലെ 
കല്യാണവീട്ടിലെ കുറവിനെ തന്റെ തിരുക്കുമാരന്റെ 
സന്നിധിയില്‍ ബോധിപ്പിച്ച്‌ പരിഹാരം കണ്ടെത്തി 
യതുപോലെ , കുടുംബത്തിന്‌ വേണ്ടി മാദ്ധ്യസ്ഥം 
യാചിക്കുവാന്‍ പരിശുദ്ധ അമ്മ ഭവനത്തില്‍ സജീവ 
സാന്നിധ്യമാകുന്ന നിമിഷമാണത്‌. ഭക്തഅഭ്യാസ 
ങ്ങളിലൂടെ പരിപോഷിപ്പിക്കപ്പെടുന്ന കുടുംബത്തിന്റെ 
ആത്മീയത അതിന്റെ പരമോന്നതിയില്‍ എത്തുന്നത്‌ 
ദിവ്യകാരുണ്യത്തില്‍ പങ്കുച്ചേരുമ്പോഴാണ്‌. യേശു 
ദിവ്യകാരുണ്യം പങ്കുവെയ്ക്കുന്നതിന്‌ ഓരോ കുടുംബ 
ത്തിന്റെയും വാതിലില്‍ മുട്ടുന്നു (വെളി 3: 20 ). 
കുടുംബജീവിതവും ദിവ്യകാരുണ്യവുമായി ഗാഡമായി 
ബന്ധപ്പെട്ടിരിക്കുന്നു. ഗാര്‍ഹികസഭയായ കുടുംബത്തിന്‌ 
ആവശ്യമായ പ്രോല്‍സാഹനവും ശക്തിയും പ്രദാനം 
ചെയ്യുന്നത്‌ ദിവ്യകാരുണ്യമാണ്‌. 

കുടുംബജീവിതത്തിന്റെ ആണിക്കല്ലാണ്‌ വിശ്വസ്തത 
എന്നത്‌. ഇതാ ലോകാവസനത്തോളം ഞാന്‍ നിന്നോടു 
കൂടെ ഉണ്ടായിരിക്കും എന്ന യേശുവിന്റെ ഉറപ്പില്‍ 
ആശ്രയിച്ചുകൊണ്ടുള്ള ഒരു സമര്‍പ്പണമാണിത്‌ (മത്താ 
28:20). ഇത്‌ ചില നിയമങ്ങല്‍ പാലിക്കുന്നതില്‍ നിന്ന്‌ 
ഉളവാകുന്നതല്ല. ദാമ്പത്യസ്‌നേഹം അതിന്റെ 
സ്വാതന്ത്ര്യത്തിന്റെ ഉച്ചസ്ഥായിയില്‍ എത്തുന്നത്‌. തന്റെ 
പങ്കാളി, തന്റേത്‌ എന്നതിനെക്കാള്‍ തമ്പുരാന്റേതാണ്‌ 
എന്ന്‌ തിരിച്ചറിയുമ്പോഴാണ്‌. 


ക്രൈസ്തവ കുടുംബങ്ങള്‍ ജീവന്റെ വിളഭൂമിയാണ്‌. 
ക്രിസ്തീയ ദമ്പതികള്‍ വിളിക്കപ്പെട്ടിരിക്കുന്നത്‌ ജീവന്‍ 
നല്‍കുന്നതിനും അതു പരിപാലിക്കുന്നതിനും വേണ്ടി 
യാണ്‌; പരസ്പരം കരുതുന്നതിനും നയിക്കുന്നതിനും 
പ്രോല്‍സാഹിപ്പിക്കുന്നതിനുമാണ്‌. ഈ വിളി കുടുംബ 
ത്തിന്റെ ആത്മീയതയുടെ ഭാഗമാണ്‌. കുടുംബത്തില്‍, 
സ്ത്രീയും പുരുഷനും 
തങ്ങളുടെ ദാമ്പത്യ 
സ്‌ നേഹത്തിലൂടെ 
ദൈവസ്‌ നേഹത്തിനും 
മൂര്‍ത്തരൂപം നല്‍കുക 
യാണ്‌ ചെയ്യുന്നത്‌. 
മനുഷ്യന്‍ ഏകനായിരി 
ക്കുന്നത്‌ നന്നല്ല എന്ന 
ദൈവത്തിന്റെ മനസ്സോട്‌ 
ചേര്‍ന്ന്‌ നില്‍ക്കുവാന്‍, 
ദൈവത്തിന്റെ സ്വപ്ന 
ത്തെ സാക്ഷാത്കരിക്കു 
വാന്‍ വിളിക്കപ്പെട്ട 
വരും വേര്‍തിരിക്കപ്പെട്ട 


വരുമാണ്‌ കുടുംബനാഥനും നാഥയും. 


കാരുണ്യത്തിന്റെ നീര്‍ച്ചാലാണ്‌ കുടുംബ ജീവിതം. 
നമ്മുടെ സ്നേഹവും കരുതലും വഴി നാം മറ്റുള്ളവരുടെ 
ജീവിതത്തില്‍ ഒരു മുദ്രപതിച്ചിരിക്കുന്നു എന്ന്‌ പൌലോസ്‌ 
അപ്പസ്‌ തോലനോട്‌ ചേര്‍ന്ന്‌ മാര്‍പാപ്പാ പറയുന്നു 
(2കോറി 3: 2-3). കുടുംബത്തിന്റെ ആഘോഷം 
കരുണയാണ്‌. മറ്റുള്ളവര്‍ക്കായുള്ള സമ്പൂര്‍ണ്ണ സമര്‍പ്പണ 
ത്തിന്റെ വേദിയാണ്‌ കുടുംബം. “ഞാന്‍ നിനക്ക്‌ എന്ത്‌ 
ചെയ്ത്‌ തരണമെന്നാണ്‌ നീ ആഗ്രഹിക്കുന്നത്‌”? എന്ന്‌ 
യേശു ചോദിച്ചതുപോലെ ഓരോ കുടുംബാംഗവും മറ്റ്‌ 
കുടുംബങ്ങളോട്‌ ചോദിക്കുവാന്‍ കടപ്പെട്ടിരിക്കുന്നു 
(മര്‍ 10:21) അപ്പോഴാണ്‌ സ്നേഹത്തിന്റെ ആനന്ദം 
കുടുംബത്തില്‍ സാക്ഷാത്കൃതമാകുന്നത്‌.പരിശുദ്ധാത്മാ 
വിനാല്‍ പ്രചോദിതമായ ഈ സ്നേഹത്തിന്റെ ആനന്ദം 
കുടുംബത്തിനുള്ളില്‍ നിന്ന്‌ നീര്‍ച്ചാലുകളായി ano 
ത്തേക്ക്‌ ഒഴുകണം. അതിഥി സല്‍ക്കാരത്തിലേക്കും 
ആതിഥ്യമര്യാദയിലേക്കും അത്‌ ഒഴുകിയെത്തണം. 
സഭയുടെ മാതൃനിര്‍വിശേഷമായ സ്നേഹത്തിന്റെ 
അടയാളവും സാക്ഷ്യവുമായി ഇത്‌ ദൃശ്യവത്കരി 
ക്കപ്പെടണം. 

വിവാഹത്തിന്റെ ആത്മീയത സ്നേഹത്തിന്റെയും 
ത്യാഗത്തിന്റെയും സമ്പൂര്‍ണ്ണസമര്‍പ്പണത്തിന്റെയും 
വിളിയുമാണ്‌. മനുഷ്യകുലത്തിന്റെ നിലനില്‍പ്പിന്റെ 
അവിതര്‍ക്കമായ മാനമായി യേശുതമ്പുരാനും പിന്നീട്‌ 
പൌലൊസ്‌ ശ്ലീഹായും ഇത്‌ പ്രബോധിപ്പിക്കുന്നുണ്ട്‌. 

കുടുംബജീവിതത്തിലെ നിരന്തരം പക്വത പ്രാപി 
ക്കുന്ന സ്നേഹം, പരിശുദ്ധ്രതിത്വത്തിന്റെപൂര്‍ണ്ണകൂട്ടായ്മ 
യുടെ, ക്രിസ്‌ തുവും സഭയുമായുള്ള ഗാഡമായ 
ഐക്യത്തിന്റെ, ന്രസത്തിലെ തിരുകുടുംബത്തിലെ 
സ്നേഹകൂട്ടായ്മയുടെ, സ്വര്‍ഗ്ഗത്തില്‍ വിശുദ്ധരുടെ 
ഇടയില്‍ നിലിനില്‍ക്കുന്ന വിശുദ്ധമായ സഹോദര 
സ്നേഹത്തിന്റെ മാതൃകയില്‍ നിന്നും സംജാതമാകുന്ന 
ദൈവികവരദാനമാണ്‌. 


സ്നേഹത്തിന്റെ ആനന്ദം എന്ന അപ്പസ്തോലിക 
പ്രബോധനത്തിന്റെ പ്രസ്തുത അധ്യായം ഉപസംഹരി 
ക്കപ്പെടുന്നത്‌ തിരുകുടുംബത്തോടുള്ള മനോഹരമായ 
ഒരു പ്രാര്‍ത്ഥന കൂടിയാണ്‌. 


 കൈന്തവ കാഹളം - ജൂണ്‍ 2016 


വാഷിംഗ്ടണ്‍ 


ആര്‍ച്ചുബിഷപ്പ്‌ 
ഡൊണള്‍ഡ്‌ കര്‍ദ്ദിനാള്‍ വേള്‍ 
തന്റെ ഇന്ത്യന്‍ 
സന്ദര്‍ശനത്തെ 
അനുസ്മരിക്കുന്ന 
ഭാരതസഭ y oc 
"1208 1o: 
ത ലു മു O ക G 63 9 63 Q eee സ്റ്റാന്‍ഡേര്‍ഡ്‌ (അതിരൂപതാ മുഖപ്രതം)-ല്‍ 
പ്രസിദ്ധീകരിച്ചത്‌ 


തയ്യാറാക്കിയത്‌ : മാര്‍ക്ക്‌ സിമ്മര്‍മാന്‍ 


al ക 9 ശി ക്കു 9 പരിഭാഷ: ഫാ. ജേകബ്‌ ജോര്‍ജ്ജ്‌ ചിറയത്ത്‌ 


ഇന്ത്യയിലേക്കുള്ള ആദ്യയാര്രയായിരുന്നല്ലോ? എന്തായിരുന്നു സന്ദര്‍ശനോദ്യേശ്ൃം? 

ഭാരതസഭയിലെ മൂന്നു റീത്തുകളിലെയും അതായത്‌ ലത്തീന്‍, മലബാര്‍, മലങ്കര മ്രെതാന്മാരുടെ 
സംയുക്തസമ്മേളനത്തെ അഭിസംബോധനചെയ്യുന്നതിനായിട്ടായിരുന്നു എന്റെ ആദ്യ ഇന്ത്യാ സന്ദര്‍ശനം. ഈ 
വ്യക്തിഗതസഭകള്‍ക്കെല്ലാം അതാതിന്റെ ബിഷപ്പ്‌ കോണ്‍ഫറന്‍സുകളുണ്ടെങ്കിലും മൂന്നു വര്‍ഷത്തിലൊരിക്കല്‍ 
ഏകദേശം 200 ന്‌ അടുത്ത മെത്രാന്മാര്‍ കാത്തലിക്‌ ബിഷപ്പ്‌ കോണ്‍ഫറന്‍സ്‌ ഓഫ്‌ ഇന്ത്യ (സി.ബി.സി.ഐ) 
എന്ന നാമധേയത്തില്‍ ഒന്നിച്ചുകൂടുന്നു. വ്യക്തിതഗസഭകളുടെ ബിഷപ്പ്‌ കോണ്‍ഫറന്‍സുകളുടെ തലവന്മാരായ 
കര്‍ദ്ദിനാള്‍ ഓസ്വാള്‍ഡ്‌ ഗ്രേഷ്യസ്‌, കര്‍ദ്ദിനാള്‍ ജോര്‍ജ്ജ്‌ ആലഞ്ചേരി, കര്‍ദ്ദിനാള്‍ മാര്‍ ബസേലിയോസ്‌ ക്ലീമിസ്‌ 
എന്നിവര്‍ സംയുക്തമായി ക്ഷണിച്ചതിനാലാണ്‌ “ഫ്രാന്‍സിസ്‌ മാര്‍പാപ്പായും സഭാനവീകരണവും നവ സുവിശേഷ 
വത്കരണവും” എന്ന വിഷയത്തെ അധികരിച്ച്‌ സംസാരിക്കുവാന്‍ എത്തിയത്‌. ഭാരതസഭയുടെ സവിശേഷമായ 
ഒരു പരിഛേദത്തെ തങ്ങളുടെ സാന്നിദ്ധ്യത്താല്‍ സന്നിഹിതമാക്കുന്ന സഹോദരമേല്‍പ്പട്ടക്കാര്‍ക്കൊപ്പം കുറേ 
ദിവസങ്ങള്‍ ചിലവഴിക്കാന്‍ കഴിഞ്ഞത്‌ ജീവിതത്തിലെ അസുലഭ സന്ദര്‍ഭങ്ങളില്‍ ഒന്നായി കരുതുന്നു. 


ഇന്ത്യന്‍ സഭയെ സംബന്ധിച്ച്‌ അങ്ങയുടെ മനസ്സില്‍ പതിഞ്ഞ ധാരണകള്‍ എന്താകുന്നു? സഭാതനയരുടെ 
ജീവിതശൈലിയില്‍ എന്താണ്‌ കൂടുതല്‍ അങ്ങയെ സ്വാധീനിച്ചത്‌? 


ബോംബയില്‍ ഇറങ്ങി ഭാരതമണ്ണിനെ സ്പര്‍ശിച്ച ആദ്യനിമിഷം മുതല്‍, കഞ വിശിഷ്യ തിരുവനന്തപുരം 
മേജര്‍ അതിരൂപതയുടെ വ്യത്യസ്ത മേഖലകളില്‍ അതിന്റെ ചൈതന്യം 
അനുഭവിച്ചറിഞ്ഞ സമയങ്ങളില്‍, മെത്രാന്മാരുടെ പ്ലീനറി സമ്മേളനത്തില്‍ 
പങ്കെടുക്കുമ്പോള്‍, അതൃന്തം ചലനാത്മകമായ, അതിപുരാതന 
മായ, അപ്പസ്തോലികമായ ഒരു സഭയെ ഞാന്‍ അടുത്തറിയുകയായിരുന്നു. 
യുവജനങ്ങൾക്കു കൊടുക്കുന്ന പ്രാധാന്യവും പ്രാമുഖ്യവും എന്നെ 
അതിശയപ്പെടുത്തി. ഉദാഹരണമായി ബോംബെയിലും തിരുവനന്തപുരത്തും 
വൈദികവിദ്യാര്‍ത്ഥികളുമായി സംവദിച്ചപ്പോള്‍, തങ്ങളെ തന്നെ ദൈവത്തിനു 
സമര്‍പ്പിച്ച അനേകം യുവാക്കളെ കണ്ടപ്പോള്‍ അവരില്‍ ഭാവിയുടെ 
പൊന്‍കിരണം ഞാന്‍ കാണുകയായിരുന്നു. തിരുവനന്തപുരം മാര്‍ 
ബസേലിയോസ്‌ എഞ്ചിനീയറിംഗ്‌ കോളേജിലെയും ബാംഗ്ലൂരിലെ കുറെ 
കോളേജുകളിലെയും വിദ്യാര്‍ത്ഥി വിദ്യാര്‍ത്ഥിനികളുമായി സംവദിച്ചപ്പോള്‍ 
സഭാത്മകജീവിതത്തില്‍ അവരെത്രയധികം ഉള്‍ച്ചേരുന്നുവെന്ന്‌ ഞാന്‍ 
മനസ്സിലാക്കി. അവരൊടൊപ്പം പങ്കെടുത്ത ദിവ്യകാരുണ്യ ആരാധനകള്‍ അതും 
നൂറുക്കണക്കിനു യുവതി യുവാക്കള്‍ പങ്കെടുത്തവ എന്നെ ആഴത്തില്‍ 
സ്പര്‍ശിച്ചു. ദിവ്യകാരുണ്യസന്നിധിയില്‍ ഒന്നിച്ചുകൂടി പ്രാര്‍ത്ഥനയില്‍ 
ആഴപ്പെടുന്നതിനും പരസ്പരം ശക്തിപ്പെടുത്തുന്നതിനും അവര്‍ ഇടമുറിയാതെ 
എത്തുന്നുവെന്നുള്ളത്‌ എന്നെ അഭൂതപ്പെടുത്തി. 

അതൊടൊപ്പം ഭാരതസഭ ക്രിസ്‌തീയ വിരുദ്ധചിന്താഗതികളുടെ 
അധീശത്വത്തത്താല്‍ സുവിശേഷവത്‌ കരണത്തിന്റെ സവിശേഷമായ 


ക്രൈസ്തവ കാഹളം - ജൂണ്‍ 2016 


ഉത്തരവാദിത്വങ്ങളില്‍ നിന്നും നിരന്തരം തടയപ്പെടു 
ന്നുവെന്നും അത്‌ ധൈര്യപൂര്‍വ്വം ഏറ്റെടുക്കുമ്പോള്‍ 
സഹനത്തിന്റെ തീച്ചുളകളില്‍ അകപ്പെടുന്നുവെന്നും 
ഞാന്‍ മനസ്സിലാക്കി. ഉദാഹരണമായി ഇന്ത്യയുടെ 
പരമോന്നത കോടതിയില്‍ നിന്നും അടുത്തിടെ ഉണ്ടായ 
ഒരു വിധി. അതായത്‌ രിസ്ത്യാനികള്‍ പുതിയ 
പരിവര്‍ത്തിതരെ സ്വീകരിക്കേണ്ട എന്നുള്ളത്‌ എന്റെ 
സന്ദര്‍ശനത്തില്‍ ഉയര്‍ന്നുവന്നത്‌ ശ്രദ്ധിക്കാനിടയായി. 


ബോംബെയില്‍ അങ്ങൊരു സെമിനാരില്‍ 
സന്ദര്‍ശിച്ചു. തിരുവനന്തപുരത്ത്‌ മലങ്കര മേജര്‍ 
സെമിനാരിയില്‍ കുര്‍ബാനയര്‍പ്പിച്ച്‌ പരിശീലകരു 
മായും വിദ്യാര്‍ത്ഥികളുമായും സംവാദങ്ങളിലേര്‍പ്പെട്ടു. 
മേരിമക്കള്‍ സന്ന്യാസിനിസഭയുടെ മാതൃഭവനത്തില്‍ 
ഉച്ചഭക്ഷണത്തിനായി എത്തി. അതോടൊപ്പം 
കര്‍ദ്ദിനാള്‍ ക്ലീമിസിന്റെ വസതിയില്‍ അനേകം 
വൈദികരോടൊപ്പം അത്താഴത്തില്‍ പങ്കുകൊണ്ടു. 
ഈ ഉള്‍ച്ചേരലുകളില്‍ അവരുടെ വിളിയും അതിനുള്ള 
്രത്യുത്തരവും അങ്ങില്‍ എന്ത്‌ ്രതികരണങ്ങളാണുള 
വാക്കിയത്‌? 


ദൈവവിളി സ്വീകരിച്ചു സെമിനാരിയില്‍ പ്രവേശി 
ക്കുന്ന യുവാക്കളുടെയും സന്ന്യാസത്തിലേക്കു 
കടക്കുന്ന യുവതികളുടെയും എണ്ണവും സ്വീകരിച്ച 
ജീവിതത്തോടുള്ള അവരുടെ പ്രതിബദ്ധതയും എന്നെ അത്ഭുതപ്പെടുത്തി. മേരിമക്കള്‍ സമൂഹത്തിന്റെ 
മാതൃഭവനത്തില്‍ ആയിരുന്ന നിമിഷങ്ങള്‍ സന്തോഷജനകം തന്നെയായിരുന്നു. കാരണം സന്തോഷമതികളായ 
യുവസന്ന്യാസിനികളെ എനിക്കവിടെ കാണാന്‍ കഴിഞ്ഞു. ആ ഭവനത്തിന്റെ തിരുമുറ്റത്ത്‌ ഒരു ബാനര്‍ 
സവിശേഷമായി ഞാന്‍ ശ്രദ്ധിച്ചു. കര്‍ത്താവിനു വേണ്ടി തങ്ങള്‍ നിഷ്കളങ്കിതരും പാവപ്പെട്ടവരുമാകുന്നു. ഞാന്‍ 
വിചാരിക്കുന്നു ഒരുപക്ഷേ ഭാരതത്തിന്റെ മതാത്മകജീവിതത്തിന്റെയും ആധ്യാത്മീകതയുടെയും 
മുഖമുദ്രതന്നെയാണാ വാചകം. 


മ്രെതാന്മാരോടുള്ള പ്രഭാഷണത്തില്‍ വാഴ്ത്തപ്പെട്ട മദര്‍തേരെസയെ സ്നേഹത്തിന്റെ സാക്ഷിയായി അങ്ങ്‌ 
വിശേഷിപ്പിച്ചുവല്ലോ? അങ്ങയുടെ സന്ദര്‍ശനത്തില്‍ ഉപവിയുടെ സഹോദരിമാരെ കാണുവാനും അവരുടെ 
പ്രവര്‍ത്തനങ്ങള്‍ മനസ്സിലാക്കുവാനും കഴിഞ്ഞുവോ? 


കേരളത്തിലും ബോബെയിലും വിശിഷ്യ കല്‍ക്കട്ടയിലും അവരുടെ സാന്നിദ്ധ്യം ശക്തമാണെങ്കിലും 
തിരക്കുകാരണം അവരുടെ ഭവനങ്ങളില്‍ സന്ദര്‍ശനം നടത്തുവാനെനിക്കായില്ല. മടക്കയാത്രായ്ക്കായൊരുങ്ങുന്ന 
അവസരത്തിലായിരുന്നു യമനില്‍ നാലു സന്ന്യാസിനികളെ ഇസ്ലാമിക്‌ സ്റ്റേറ്റ്‌ ഭീകരര്‍ അക്രമിച്ചു 
കൊലപ്പെടുത്തിയെന്ന ദുരന്തവാര്‍ത്തയറിഞ്ഞത്‌. 


അതേ പ്രസംഗത്തില്‍ അങ്ങ്‌ നവസുവിശേഷവത്കരണത്തെപ്പറ്റിയും കത്തോലിക്കര്‍ അവരുടെ വിശ്വാസം 
നവീകരിക്കുകയും ആഴപ്പെടുത്തുകയും ചെയ്യണമെന്നും അതുകുടാതെ അതു സധൈര്യം മറ്റുള്ളവരുമായി 
പങ്കുവെയ്ക്കണമെന്നും സൂചിപ്പിച്ചു. പക്ഷേ വാഷിംഗ്ടണില്‍ മടങ്ങിയെത്തിയതിന്‌ ശേഷം ഇന്ത്യയിലെ 
ക്രിസ്‌ത്യാനികള്‍ നിയമത്താല്‍ തന്നെ പരിവര്‍ത്തിതരെ സ്വീകരിക്കുവാന്‍ തടയപ്പെടുന്നു എന്ന്‌ 
പ്രസ്താവിക്കുകയുണ്ടായി. അങ്ങനെയെങ്കില്‍ എങ്ങനെയാണ്‌ സുവിശേഷവത്്‌ കരണം ആ നാട്ടില്‍ 
സംഭവിക്കുക. 


ഭാരതസഭയുടെ അതുല്യമായ സവിശേഷതകളിലൊന്ന്‌ അവളുടെ ആരോഗ്യവിദ്യാഭ്യാസ മേഖലകളിലുള്ള 
സേവനങ്ങളാണ്‌. നേരിട്ടുള്ള പരിവര്‍ത്തനം നിയമപരമായി വിലക്കപ്പെട്ടിട്ടുള്ളതിനാല്‍ വിശാലമായ ഇന്ത്യന്‍ സമൂഹം, 
സഭയെ, അവളുടെ മഹത്തായ ആരോഗ്യ വിദ്യാഭ്യാസ സേവനങ്ങള്‍ വര്‍ഷങ്ങളായി സ്വീകരിച്ചാലിംഗനം ചെയ്യുന്നു. 
സുവിഷശേഷവത്കരണം പലപ്പോഴും നമ്മുടെ വാക്കുകളും പ്രഘാഷണവും മാത്രമാകണമെന്നില്ല, മറിച്ച്‌ അത്‌ 
സാക്ഷ്യവും കരുതലും ഉള്‍ക്കൊള്ളുന്നതാണ്‌. മെത്രാന്മാരോട്‌ സംസാരിക്കുമ്പോള്‍ അവരുടെ ജീവിതത്തിലൂടെ 
അവര്‍ നല്‍കുന്ന സാക്ഷ്യത്തെകുറിച്ച്‌ ആവര്‍ത്തിച്ചാവര്‍ത്തിച്ച്‌ ഓര്‍മ്മിപ്പിക്കുകയുണ്ടായി., വിശിഷ്യാ പോള്‍ ആറാമന്‍ 
മാര്‍പാപ്പായുടെ വാക്യങ്ങള്‍ “ആധുനിക മനുഷ്യന്‍ ഇന്ന്‌ സസന്തോഷം സാക്ഷ്യത്തെ ശ്രവിക്കുന്നു. 
്രസംഗകരേക്കാള്‍ അധികമായി. ഒരു പക്ഷേ അവന്‍ ഇന്ന്‌ പ്രസംഗകരെ ശ്രവിക്കുന്നുവെങ്കില്‍ അവര്‍ 
ആര്‍ക്കുമുമ്പില്‍ സാക്ഷികളാകുന്നുവെന്നതുകൊണ്ട്‌ മാത്രമാവുന്നു.” (Evangeli nuntiandi ,41) 

അമേരിക്കയിലുള്ള ക്രിസ്ത്യാനികള്‍ പൊതുവെയും കത്തോലിക്കര്‍ പ്രത്യേകിച്ചും ഭാരതസഭാമക്കളില്‍ 
നിന്നും വിശ്വാസപരിപാലനത്തില്‍ നിയമപരമായി അവര്‍ നേരിടുന്ന എതിര്‍പ്പുകളില്‍ നിന്നും എന്തെങ്കിലും 


 കൈന്തവ കാഹളം - ജൂണ്‍ 2016 


പഠിക്കേണ്ടതുണ്ടോ? അവര്‍ അഭിമുഖീകരിക്കുന്ന പരീക്ഷണങ്ങള്‍ നമുക്കൊരു മുന്നറിയിപ്പാണോ? 
ഐക്യൃദാര്‍ഡ്ദ്യത്തിനായി അത്‌ നമ്മെ ക്ഷണിക്കുന്നുവോ? 


നമ്മള്‍ അനുഭവിക്കുന്ന മതസ്വാത്രത്രയവും നമ്മള്‍ സ്വതന്ത്രമായി വിനിയോഗിക്കുന്ന അജപാലന 
ധര്‍മ്മാനുഷ്ഠാനവും ചോദ്യം ചെയ്യാതെ സ്വീകരിക്കുവാന്‍ കഴിയുകയില്ല. അക്കാരണത്താല്‍ തന്നെയാണ്‌ 
പാവങ്ങളുടെ ചെറു സഹോദരിമാരോടൊപ്പവും (Little sisters of Poor) സമാനചിന്താഗതിക്കാരായ മറ്റു 
സഭകളൊടൊപ്പവും, ആരോഗ്യപരിപാലനസ്ഥാപനങ്ങളൊടൊപ്പവും, കത്തോലിക്കാ ഉപവി പ്രസ്ഥാന 
ങ്ങള്‍ക്കൊപ്പവും സര്‍വൃകലാശാലകളൊടൊപ്പവും ഈ അതിരൂപത നാം എന്തിനുവേണ്ടി, ഏതൊരു 
ശുശ്രൂഷയ്ക്കുവേണ്ടി നിലനിന്നുവോ അതിനുവേണ്ടി രാജ്യത്തിന്റെ പരമോന്നതകോടതിയില്‍ വാദിക്കുന്നത്‌. ജീവന്റെ 
സംസ്കാരത്തെ തകിടം മറിക്കുന്നതും, സൃഷ്ടാവിന്റെ പദ്ധതിയെ തള്ളിപ്പറയുന്നതും ദൈവദത്തമായ മനുഷ്യനില്‍ 
അന്തര്‍ലീനമായ മതസ്വാതന്ത്ര്യത്തിന്റെ വാര്‍ന്നൊലിപ്പിന്റെ ആദ്യപടിയായി നാം കാണണം. 


തീര്‍ച്ചയായും അപ്പസ്തോലിക സമയത്തോളം നീളുന്നതാണ്‌ ഭാരതസഭയുടെ ആരംഭം. അപ്പസ്തോലന്‍ 
തോമസിന്റെ പ്രേഷിതത്വത്തോട്‌ അത്‌ ചേര്‍ന്ന്‌ നില്‍ക്കുന്നു. ആ മഹത്തായ പൈതൃകത്തെ തൊട്ടറിഞ്ഞ 
അങ്ങേക്ക്‌ ആ വിശ്വാസ ചൈതന്യം ഭാരതത്തില്‍ തുടര്‍ന്നും പ്രകാശിക്കും എന്ന ്രത്യാശയുണ്ടോ? 


എന്റെ മിക്ക പ്രഭാഷണങ്ങളും വിശിഷ്യ ബോംബെ കത്തീഡ്രലിലെ കുര്‍ബാന മധ്യേയുള്ള പ്രസംഗത്തിലും, 
തിരുവനന്തപുരത്തെ മാര്‍ ബസേലിയോസ്‌ എഞ്ചിനീയറിംഗ്‌ കോളേജിലെ വിദ്യാര്‍ത്ഥികളുമായുള്ള സംവാദത്തിലും, 
മെത്രാന്മാരുടെ പ്ലീനറി സമ്മേളനത്തിലും ഭാരതസഭയുടെ പരാണികത്വത്തെ സൂചിപ്പിച്ചിരുന്നു. ഭാരതസഭയുടെ 
സ്ഥാനം, അതിന്റെ അപ്പസ്തോലിക പൈതൃകം അനിഷേധ്യമാണ്‌. 2000 വര്‍ഷങ്ങള്‍ നീണ്ട്‌ അപ്പസ്തോലന്‍ 
തോമസിനെ സ്‌പര്‍ശിച്ചുനില്‍ക്കുന്നതും 16-90 നൂര്‍ റാണ്ടില്‍ വിശുദ്ധ ഫ്രാന്‍സിസ്‌ സേവ്യറിനാല്‍ 
നവീകരിക്കപ്പെട്ടതുമായ ഭാരതസഭ നഹനങ്ങള്‍ക്കുനടുവിലും തലമുറകളോളം പ്രകാശിക്കും തീര്‍ച്ച. 


ഈ അതിരുപതയിലുള്ള അങ്ങയുടെ അജപാലനത്തില്‍ കലാലയക്യാമ്പസുകളെ കേന്ദ്രീകരിച്ച്‌ അങ്ങു 
നടത്തുന്ന സന്ദര്‍ശങ്ങളും പ്രഭാഷണങ്ങളും സംവാദങ്ങളും ആരാധനകളും പതിവാണല്ലോ? തിരുവനന്തപുരം 
മാര്‍ ഈവാനിയോസ്‌ വിദ്യാനഗറില്‍, മാര്‍ ബസേലിയോസ്‌ കോളേജില്‍ അങ്ങ്‌ വിദ്യാര്‍ത്ഥികളെ 
അഭിമുഖീകരിച്ചപ്പോള്‍, അവരോടൊപ്പം ദിവ്യകാരുണ്യ ആരാധനയില്‍ ഒത്തുച്ചേര്‍ന്നപ്പോള്‍ എന്തായിരുന്നു 
അവ ഉളവാക്കിയ പ്രതികരണങ്ങള്‍ 


മാര്‍ ബസേലിയോസ്‌ എഞ്ചിനീയറിംഗ്‌ കോളേജിലെ വിദ്യാര്‍ത്ഥികളുടെ ഉത്സാഹവും ചോദ്യങ്ങളിലെ 
ആര്‍ജ്ജവത്വവും ഗൌരവവും എന്റെ മനസ്സില്‍ഇന്നും നിറഞ്ഞുനില്‍ക്കുന്നു. അവ എന്റെ ഹൃദയത്തില്‍ മായാത്ത 
മുദ്രയായി അവശേഷിക്കുന്നുവെന്നുള്ളതാണ്‌ സത്യം. അവരോടൊപ്പം ചിലവഴിച്ച നിമിഷങ്ങള്‍ അവിസ്മരണീയവും 
ആനന്ദദായകവുമായിരുന്നു എന്ന്‌ മാത്രമല്ല വിശ്വാസത്തോടും അതില്‍ വളരുവാന്‍ അവര്‍ കാണിക്കുന്ന 
പ്രതിബദ്ധതയും എന്നില്‍ അവരോടുള്ള മതിപ്പ്‌ വളര്‍ത്തിയെന്നുള്ളത്‌ സത്യം തന്നെയാണ്‌. സമാനമായ 
ഒരന്തരീക്ഷം നമ്മുടെ കലാലയ വളപ്പുകളിലും ഞാന്‍ കാണുന്നു. അവ എനിക്ക്‌ ഭാവിയെ പ്രത്യാശയോടെ 
നോക്കുവാന്‍ ധൈര്യം നല്‍കുന്നു. അതിവേഗം വളര്‍ന്നുവരുന്ന മതേതര സംസ്കാരങ്ങള്‍ അടിസ്ഥാന ചോദ്യങ്ങളില്‍ 
നിന്നും തെന്നിമാറുന്നു. നമ്മുടെ യുവജനങ്ങള്‍ നിരന്തരം ചോദിക്കുന്നു ഞാനെന്തിനു ജീവിക്കണം? എന്നെ 
ജീവിതത്തില്‍ നയിക്കുന്ന മാനദണ്ഡങ്ങള്‍ എന്താണ്‌? എന്റെ ജീവിതത്തിന്റെ അര്‍ത്ഥവും ലക്ഷ്യവും എന്താണ്‌? 
ഈ ചോദ്യങ്ങള്‍ക്കുത്തരം നല്‍കുന്നത്‌ ഒരാള്‍ മാത്രമാണെന്നു നമ്മുടെ യുവജനങ്ങള്‍ തിരിച്ചറിയുന്നു. അത്‌ 
കര്‍ത്താവായ യേശു തന്നെയാണ്‌. യേശു മാത്രമാണ്‌. 


എല്ലാ വര്‍ഷവും മെയ്‌ മാസത്തില്‍ അതിരൂപതയിലെ സാംസ്കാരിക വൈവിധ്യങ്ങളായ ആരാധനാ 
സമൂഹങ്ങള്‍ വിശിഷ്യാ, ഇന്ത്യില്‍ നിന്നുള്ള കത്തോലിക്കര്‍ നാഷണല്‍ ബസിലയില്‍ തീര്‍ത്ഥാടനത്തിനായി 
ഒന്നു ചേരുമ്പോള്‍ അങ്ങ്‌ അവര്‍ക്കായി ദിവ്യബലിയര്‍പ്പിക്കാറുണ്ട്‌. അങ്ങയുടെ സന്ദര്‍ശനത്തിന്‌ ശേഷം 
സജീവമായ അവരുടെ വിശ്വാസത്തെ അങ്ങ്‌ എങ്ങനെ മനസ്സിലാക്കുന്നു. അവരില്‍ നിന്നും എന്താണ്‌ നാം 
ഉള്‍ക്കൊള്ളേണ്ടത്‌? 

ഏവര്‍ക്കും അറിയാവുന്നതുപോലെ വൈവിധ്യത്തിന്റെ കലവറയാണ്‌ ഈ അതിരൂപത, ഏഷ്യന്‍ പെസഫിക്‌ 
LUM ഡങ്ങളിലെ കത്തോലിക്കര്‍ പ്രത്യേകിച്ച്‌ ഭാരതാസഭാമക്കള്‍ ബസലിയില്‍ ഒന്നിച്ചുചേരുമ്പോള്‍ 
സാധിതമാകുമ്പോഴെല്ലാം ഞാന്‍ അവര്‍ക്കായി ബലിയര്‍പ്പിച്ച്‌ വചനസന്ദേശം നല്‍കാറുണ്ട്‌. അണയാത്ത 
വിശ്വാസചൈതന്യത്തിന്റെ നേര്‍സാക്ഷ്യങ്ങളായി ഞാനവരെ എന്നും കണ്ടിരുന്നു. പക്ഷേ ഇനിയും അവരെ 
കാണുമ്പോള്‍ അനുഭവിച്ചറിഞ്ഞ ഭാരതസഭയെ കുറിച്ചെനിക്ക്‌ പറയാനാകുമെന്ന്‌ ഞാന്‍ കരുതുന്നു. വൈദികരോടും 
മെത്രാന്മാരോടും ഞാന്‍ സംവേദിച്ചപ്പോള്‍ ഒരാശയം ഉയര്‍ത്തിക്കാട്ടുവാന്‍ പരിശ്രമിച്ചു. ഇന്ത്യന്‍ മതാത്മകതയുടെ 
വിവിധ അന്തര്‍ദേശീയധാരകളില്‍, അവയുടെ നഭസ്സുകളില്‍, ആഴത്തില്‍ ചലനങ്ങളുണ്ടാക്കിയ രണ്ട്‌ 
ഉന്നതശീര്‍ഷകരെ സംബന്ധിക്കുന്നതായിരുന്നു അത്‌. മഹാത്മാഗാന്ധിയും കല്‍ക്കട്ടയിലെ തെരേസായുമായിരുന്നു 
അവര്‍. ഒരാള്‍ ത്യാഗോജ്വലജീവിതത്തിലൂടെ, സമഗ്രമായ നേതൃത്വത്തിലൂടെ രാഷ്ട്രീയവും സാമൂഹികവുമായ 
സ്വാതന്ത്ര്യം നേടികൊടുത്തുവെങ്കില്‍, മറ്റെയാള്‍ സവിശേഷമായ ഒരാധ്യാത്മീകതയും പാവങ്ങളോടുള്ള പക്ഷം 
ചേരലും. ഇന്ത്യന്‍ ജനസമൂഹത്തിലവതരിപ്പിച്ച്‌ അവരുടെ മതാത്മക ആവിഷ്കാരത്തിന്റെ സൂചനയായി 
മാറുന്നുവെന്നുള്ളത്‌ നമ്മെ ആഴത്തില്‍ ചിന്തിപ്പിക്കണം. 


ക്രൈസ്തവ കാഹളം - ജൂണ്‍ 2016 ലി 


ഇന്ത്യന്‍ മ്രെതാന്‍ സംഘത്തോട്‌ ഫ്രാന്‍സിസ്‌ മാര്‍പാപ്പായുടെ ആഹ്വാനം, “*പുറത്തിറങ്ങി, എവിടെയായാലും 
അവിടെ വെച്ച്‌ ജനതയെ അഭിമുഖീകരിച്ച്‌ ക്രിസ്തുവിന്റെ സുവിശേഷം പകരുവിന്‍”” എന്നുള്ളത്‌ അങ്ങ്‌ 
ഉന്നിപ്പറഞ്ഞുവല്ലോ. ഇന്ത്യന്‍ ജനത ഫ്ഫാന്‍സിസ്‌ മാര്‍പാപ്പായുടെ ഈ ദര്‍ശനത്തെ ഉള്‍ക്കൊള്ളുന്നുവോ$? 
എങ്ങനെ ? 

വിശാലമായ ലോകസമൂഹത്തോടൊപ്പം ഇന്ത്യന്‍ ജനതയുടെയും സവിശേഷമായ ശ്രദ്ധയും ഭാവനയും 
ഫ്രാന്‍സിസ്‌ മാര്‍പാപ്പാ ആര്‍ജ്ജിച്ചുകഴിഞ്ഞു. ്രാന്‍സിസ്‌ പാപ്പായുടെ ആഹ്വാനം നെഞ്ചിലേറ്റിയ മെത്രാന്മാരുടെ 
സംഘത്തെയാണ്‌ ഞാന്‍ പ്ലീനറി സമ്മേളനത്തില്‍ കണ്ടത്‌. പുറത്തിറങ്ങി ജനങ്ങളെ അവരായിരിക്കുന്നിടത്ത്‌ 
കണ്ടെത്താനും ജീവിതവീഥികളില്‍ അവരെ അനുധാവനം ചെയ്യുവാനുമുള്ള ഉദ്ബോധനം സവിശേഷ 
ഉത്തരവാദിത്വമായി അവരേറ്റെടുത്തുകഴിഞ്ഞതായി ഞാന്‍ മനസ്സിലാക്കുന്നു. അവര്‍ തങ്ങളുടെ സേവനത്തിലൂടെ, 
ദൌതൃത്തിലൂടെ, അജപാലനത്തിലൂടെ, ഈ അനുധാവനം സാധ്യമാക്കുകയും സംവേദനത്തിലൂടെയും 
സംവാദത്തിലൂടെയും പരസ്പരധാരണയിലെത്തി ഈ ദാത്യത്തെ ഫലദായകമാക്കുമെന്നു പ്രത്യാശിക്കുകയും 
ചെയ്യുന്നു. തീര്‍ച്ചയായും അനസ്യൂതം ഒഴുകിയിറങ്ങുന്ന ദൈവകൃപ അവരുടെ പ്രവര്‍ത്തനങ്ങളെ 
ഫലദായകമാക്കുകതന്നെ ചെയ്യും. തീര്‍ച്ച. 


അങ്ങയെ സ്പര്‍ശിച്ച വ്യക്തിപരമായ അനുഭവങ്ങള്‍ പങ്കുവെയ്ക്കുമോ? 


ബാംഗ്ലൂരുലെ സന്ദര്‍ശനത്തിനവസാനം ഞാന്‍ മടങ്ങുന്ന രാത്രിയില്‍ അന്നുമാ്രം വീണ്ടും മെൌ1താന്‍ സമിതിയുടെ 
അധ്യക്ഷനായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട കര്‍ദ്ദിനാള്‍ ബസേലിയോസ്‌ ക്ലീമിസ്‌ അനേകം മെത്രാന്മാരോടും 
വൈദികരോടൊപ്പവും എന്റെ പരോ 
ഹിതൃത്തിന്റെ സുവര്‍ണ്ണജുബിലിയാ 
ഘോഷിക്കുവാന്‍ ഒരു അത്താഴവിരു 
ന്നൊരുക്കി. പൌരോഹിത്യത്തില്‍ 
ദീര്‍ഘകാലം നിലനിന്ന സഹോദര 
വൈദികര്‍ അവരുടെ വിളിയുടെ 
ഓന്നിത്യത്തെയും അജപാലന ദൌത്യ 
ത്തെയും കുറിച്ച്‌ ഹൃദയത്തെ തൊട്ട്‌ 
വാചാലതയോടെ സംസാരിച്ചപ്പോള്‍ 
യുവവൈദികര്‍ക്കത്‌ പ്രചോദനമാ 
യെന്ന്‌ മാ്രമല്ല കൂടുതല്‍ യുവ 
ജനങ്ങളെ പൌരോഹിത്യ ശു്രൂഷയി 
ലേക്ക്‌ ക്ഷണിക്കുവാന്‍ അവരെ 
പര്യാപ്തരാക്കുകയും ചെയ്തു. 
തിരുവനന്തപുരം മേജര്‍ അതിരുപ 
തയില്‍ പിരപ്പന്‍കോട്‌ പണിതുയര്‍ 
ത്തപ്പെടുന്ന, വിരിമിച്ച വൈദികര്‍ക്കാ 
യുള്ള ഭവനം സന്ദര്‍ശിച്ചത്‌ മറക്കാ 
നാവുന്നില്ല. നമ്മുടെ അതിരൂപത 
അതിന്റെ നിര്‍മ്മിതിയ്ക്കായി നിര്‍ണ്ണാ 
യക സംഭാവന നല്‍കിയെന്നതും 
ഇത്തരുണത്തില്‍ ഓര്‍ക്കുന്നു. ആ 
ചെറിയ അങ്കണത്തില്‍ രണ്ട്‌ ഭവനങ്ങള്‍ 
അടുത്തടുത്ത്‌ നിലക്കൊള്ളുന്നു. 
അതാണ്‌ എന്നെ സ്പര്‍ശിച്ചതും. 
എച്ച്‌,ഐ.വി. ബാധിതരായ അമ്മമാരില്‍ 
നിന്നും അണുബാധ സ്വീകരിച്ച 
കുഞ്ഞുങ്ങള്‍ താമസിക്കുന്ന ഭവനവും ഒരു ജീവികതാലം മുഴുവനും ദൈവത്തിനായും തന്റെ ജനതയ്ക്കായും ജീവിതം 
ഉഴിഞ്ഞുവെച്ച്‌ വാര്‍ദ്ധക്യത്തിലും രോഗത്തിനും അടിപ്പെട്ട്‌ വിശ്രജീവിതം നയിക്കുന്ന വൈദികരുടെ ഭവനവും. 
ആരെയും ഉപേക്ഷിക്കാതെ എല്ലാവരെയും കരുതുന്ന, ശിശുക്കളെന്നോ, യുവതിയുവാക്കളെന്നോ , വൃദ്ധരെന്നോ 
എന്ന വ്യത്യാസം കൂടാതെ ആവശ്യക്കാരിലേക്കിറങ്ങി ചെന്ന്‌ ശുശ്രൂഷയുടെ കവചമണിയിയിക്കുന്ന ഭാരസതഭയെ 
ആഴത്തില്‍ തൊട്ടറിയുകയായിരുന്നു ആ നിമിഷങ്ങളില്‍. അതൊടൊപ്പം ആ സഭയെ ലോകത്തിന്‌ സമ്മാനിച്ച 
ദൈവത്തിന്‌ നന്ദി പറയുന്നു ഞാന്‍. 


FD കൈന്തവ കാഹളം - ജൂണ്‍ 2016 


ക്രൈസ്തവ കാഹളം - ജൂണ്‍ 2016 


ഗ്‌ fd bh 
2212. 


Ma 


൫7 


d 


ഒരു ചക്ക വീണ്‌ മുയല്‍ ചത്തു എന്നു വിചാരിച്ച്‌ 
എല്ലാ ചക്ക വീഴുമ്പോഴും മുയല്‍ ചാകും എന്നും കരു 
തരുത്‌. നിലാവുണ്ടെന്നു കരുതി വെളുക്കുവോളം കക്ക 
രുത്‌. ഈ രണ്ടു കാര്യവും അച്ചട്ടായത്‌ കേരളത്തിലെ 
യുഡിഎഫിന്റെ കാര്യത്തിലാണ്‌. അരുവിക്കര എന്ന ഒരു 
DAWA! വീണതു കണ്ട്‌ ആ പരീക്ഷണം കേരളമെങ്ങും 
ആവര്‍ത്തിച്ചാല്‍ ഭരണത്തുടര്‍ച്ച ഉണ്ടാകുമെന്ന 
സ്വപ്നം പൊലിഞ്ഞുവീഴുന്ന കാഴ്ചയാണ്‌ 2016 മേയ്‌ 
19ന്റെ പ്രഭാതത്തിലുണ്ടായത്‌. അരുവിക്കരയിലെ പരീ 
ക്ഷണം എന്തായിരുന്നുവെന്ന്‌ വഴിയേ പറയാം. എന്നാല്‍ 
എല്ലാ ഭരണവീഴ്ചകളെയും അഴിമതികളെയും ഈ 
തന്ത്രത്തിലൂടെ മിറകടക്കാമെന്നു കരുതിയാല്‍ ആ 
സ്വപ്നം മലര്‍പ്പൊടിക്കാരന്റേതു മാത്രമേ ആകൂ എന്ന്‌ 
കുറഞ്ഞപക്ഷം നേതൃത്വത്തിലുണ്ടായിരുന്നവക്കെങ്കിലും 
മനസ്സിലായിക്കാണും. ഇതൊരു തുടക്കം മാര്തം. 
യഥാര്‍ഥ തകര്‍ച്ച വരാനിരിക്കുന്ന തേയുള്ളു. അതി 
ലേക്കു കടക്കും മുമ്പ്‌ 2011 മേയ്‌ മുതല്‍ 2016 മേയ്‌ 16 
വരെ എന്തു സംഭവിച്ചു എന്നതിലൂടെ ഒരു ഓട്ടരപദ 
ക്ഷിണം വേണ്ടിവരും. 


തിരഞ്ഞെടുപ്പു പാഠങ്ങള്‍ 


എല്ലാ തിരഞ്ഞെടുപ്പും ഒരു പാഠമാണ്‌. പക്ഷേ 
രാഷ്ട്രീയ നിരീക്ഷകരൊഴിച്ച്‌ ആരും ഒരിക്കലും ഒന്നും 
പഠിക്കാന്‍ ശ്രമിക്കാറില്ല എന്നു മാശ്രം. 2006 മുതല്‍ 2011 
വരെ ഭരിച്ച ഇടതുമുന്നണി ഗവണ്‍മെന്റ്‌ കുറേ നല്ല 
കാര്യങ്ങള്‍ നടപ്പാക്കാന്‍ ശ്രമിച്ചെങ്കിലും സിപിഎമ്മിന 
കത്തുനിന്നുണ്ടായ ചില പിടിവാശികള്‍ കാരണം 
പലതും യാഥാര്‍ഥ്യമാക്കാനായില്ല. അന്ന്‌ ഭൂമി കയ്യേറ്റ 
ക്കാര്‍ക്കെതിരെയും ഭൂമാഫിയകള്‍ക്കെതിരെയും മറ്റും 
മുഖ്യമന്ത്രി വി.എസ്‌ അച്യുതാനന്ദന്‍ തുടങ്ങിവച്ച നട 
പടികള്‍ കേരളം മുഴുവന്‍ ഏറ്റെടുത്തു. പക്ഷേ ഭരി 
ക്കുന്ന പാര്‍ട്ടിയും നിയമസംവിധാനവും എല്ലാം ചേര്‍ന്ന്‌ 
ആ നടപടിയെ അട്ടിമറിച്ചു. പിന്നെ ഒരിക്കലും ആ 
തകര്‍ച്ചയില്‍ നിന്ന്‌ ഭരണകൂടത്തിനുണര്‍ന്നെഴു 
ന്നേല്‍ക്കാനായില്ല. മാത്രമല്ല, ഭരണത്തിന്റെ അവസാന 


r 


ബോബി ഏ്രഹാം 


നാളുകളില്‍ ഐടി വ്യവസായം എന്നൊക്കെ പറഞ്ഞ്‌ 
ഒരു മന്ത്രിയുടെ നേതൃത്വത്തില്‍ നടപ്പാക്കിയ ഭൂമി കച്ച 
വടവും മറ്റും ആ സര്‍ക്കാരിനെതിരെ ജനങ്ങളില്‍ അവ 
മതിപ്പ്‌ സൃഷ്ടിക്കുകയും ചെയ്തു. ചില നവസമ്പന്നരു 
മായി ചങ്ങാത്തം സ്ഥാപിച്ചു സിപിഎമ്മിലെ ഒരു വിഭാ 
ഗവും ആ തകര്‍ച്ചയ്ക്ക്‌ ആക്കം കൂട്ടി. അപ്പോഴൊ 
ക്കെയും വി.എസ്‌. അച്യുതാനന്ദന്‍ എന്ന കറപുരളാത്ത 
വ്യക്തിത്വം ആര്‍ക്കും കൈ തൊടാനാവാത്ത ഉയരങ്ങ 
ളിലായിരുന്നു. അതുകൊണ്ടാണ്‌ 2011 ലെ തിരഞ്ഞെടു 
പ്പിനെ നേരിട്ടപ്പോള്‍ എല്ലാ പ്രവചനങ്ങളെയും തള്ളിപ്പ 
റയാനും തന്റെ ഗവണ്‍മെന്റ്‌ തിരിച്ചുവരുമെന്നു പറ 
യാനും വിഎസിന്‌ ധൈര്യമുണ്ടായത്‌. ആ ആത്മവി 
ശ്വാസം ഒരുപരിധിവരെ ശരിയുമായിരുന്നു. അപ്രതീക്ഷി 
തമായി കണ്ണുരിലുണ്ടായ തകര്‍ച്ചയെ മിറകടക്കാനായി 
രുന്നെങ്കില്‍ കഴിഞ്ഞ തവണ ചിത്രം മറ്റൊന്നാകുമായി 
രുന്നു. രണ്ടേരണ്ടു സീറ്റിന്റെ അധിക ബലത്തില്‍ മാത്ര 
മാണ്‌ ഉമ്മന്‍ ചാണ്ടിയുടെ നേതൃത്വത്തില്‍ യുഡിഎഫ്‌ 
അധികാരമേറിയത്‌. പിന്നീട്‌ ശെല്‍വരാജിനെയും മറ്റും 
കൂടെക്കൂട്ടിയെങ്കിലും ഒരിക്കലും സുഖകരമായ ഒരു 
ഭൂരിപക്ഷം അവകാശപ്പെടാനായുമില്ല. 


ഈ അനുഭവത്തില്‍ നിന്ന്‌ യുഡിഎഫ്‌ പാഠംപഠിക്കു 
മെന്നും നല്ലൊരു ഭരണം കാഴ്ചവയ്ക്കുമെന്നും ആരെ 
ങ്കിലും കരുതിയെങ്കില്‍ അതിനെയൊക്കെ പരിഹസി 
ക്കുന്ന സമീപനമാണ്‌ തുടര്‍ന്ന്‌ സര്‍ക്കാരില്‍ നിന്നുണ്ടാ 
യത്‌. ആ സര്‍ക്കാരിന്‌ പിഴച്ചുതുടങ്ങിയതെവിടെ 
നിന്നെന്ന്‌ വിലയിരുത്തി നോക്കണം. ആദ്യ പ്രതിസന്ധി 
യുണ്ടായത്‌ അഞ്ചാം മന്ത്രി വിവാദത്തിലായിരുന്നു. 
ലീഗിന്‌ ഒരു മന്ത്രി കൂടി വേണമെന്ന്‌ ലീഗും തങ്ങള്‍ക്ക്‌ 
ഒരു മന്ത്രി കൂടി വേണമെന്ന്‌ കേരള കോണ്‍ഗ്രസും ബലം 
പിടിച്ചതോടെ പ്രതിസന്ധി തുടങ്ങി. വലിയ ഭൂരിപക്ഷ 
മില്ലാതെ അധികാരമേറിയവര്‍ ആദ്യം തന്നെ മന്ത്രിസ്ഥാ 
നത്തെച്ചൊല്ലി കലഹം തുടങ്ങിയതോടെ ചില്ലറ പ്രതി 
സന്ധി അല്ല ഉണ്ടായത്‌. ഒടുവില്‍ ലീഗിന്‌ അഞ്ചാം മന്ത്രി 
യെയും കേരള കോണ്‍ഗ്രസിന്‌ ഡപ്യൂട്ടി സ്പീക്കറെയും 


കൊടുത്ത്‌ പ്രശ്നം പരിഹരിച്ചപ്പോള്‍ സക്കാരിനെതിരെ 
ജനമനസ്സുകളില്‍ അദ്യത്തെ കറുത്ത പൊട്ട്‌ വീണു കഴി 
ഞ്ഞിരുന്നു. ന്യൂനപക്ഷ സമുദായങ്ങള്‍ക്ക്‌ യുഡിഎഫ്‌ 
കീഴ്പെട്ടു എന്നൊരു ധാരണ ഭൂരിപക്ഷ സമുദായ 
ങ്ങള്‍ക്കിടയില്‍ സൃഷ്ടിക്കാനല്ലാതെ ആ സമുദായ 
ങ്ങള്‍ക്ക്‌ ആ അധികാരലബ്ധികൊണ്ട്‌ പ്രത്യേകിച്ചൊരു 
പ്രയോജനവും ഉണ്ടായില്ലതാനും. ഇതിനിടെ സര്‍ക്കാര്‍ 
ന്യൂനപക്ഷ വര്‍ഗീയതയ്ക്ക്‌ കീഴടങ്ങി എന്ന്‌ നിരന്തരം 
ആരോപണം ഉന്നയിച്ച വെള്ളപ്പള്ളി നടേശന്‍ alao 
തിലില്‍ കൂടി സ്‌കൂളും കോളജും നിയമനവുമൊക്കെ 
നേടിയെടുത്തപ്പോള്‍ സര്‍ക്കാര്‍ ഭൂരിപക്ഷ വര്‍ഗീയ 
തയ്ക്ക്‌ കീഴടങ്ങുകയാണെന്ന്‌ ന്യൂനപക്ഷവും ധരിച്ചു. 
ന്യൂനപക്ഷവും പിന്നാക്ക വിഭാഗങ്ങളും എല്ലാം നേടി 
യെടുക്കുന്നുവെന്നും തങ്ങള്‍ അവഗണിക്കപ്പെടുക 
യാണെന്നുമുള്ള ചിന്ത മുന്നാക്ക വിഭാ ഗങ്ങളിലും ശക്ത 
മായി. ചുരുക്കത്തില്‍ അഞ്ചാം മന്ത്രി വിവാദവും തുടര്‍ന്ന്‌ 
അതു മറികടക്കാന്‍ സ്വീകരിച്ച മാര്‍ഗങ്ങളും സമൂഹത്തെ 
ഭിന്നിപ്പിക്കുന്നതും സര്‍ക്കാരിന്റെ പ്രതിച്ഛായ നശിപ്പിക്കു 
ന്നതും ആയി മാറി. 


തുടര്‍ന്ന്‌ സര്‍ക്കാര്‍ സ്വീകരിച്ച നടപടികളൊക്കെ ദുരൂ 
ഹമായിരുന്നു. വികസന നായകരെന്ന പ്രതിച്ഛായ 
സൃഷ്ടിക്കാനായി ആരൊക്കെയോ മുന്നോട്ടുവച്ച വിക 
സന അജന്‍ഡകളില്‍ കുടുങ്ങുകയും അതാണ്‌ ശരി 
യെന്ന്‌ വിശ്വസിക്കുകയും ചെയ്തായിരുന്നു 
സര്‍ക്കാരിന്റെ മുന്നോട്ടുപോക്ക്‌. സരിതമാരും ബിജു 
രാധാകൃഷ്ണന്‍മാരും കയറി ഇറങ്ങുന്ന ഓഫിസായി 
മുഖ്യമന്ത്രിയുടെ ഓഫിസ്‌ മാറി എന്ന ചിന്ത സാധാര 
ണക്കാര്‍ക്കിടയില്‍ പോലും രൂഡമൂലമായി. തിരഞ്ഞെ 
ടുപ്പിന്റെ അവസാന ഘട്ടത്തില്‍ സരിതയൊന്നും വിഷ 
യമായില്ല എങ്കിലും പ്രതിച്ഛായ നഷ്ടം ഉണ്ടായിക്കഴിഞ്ഞി 
രുന്നു. വികസന കാര്യങ്ങളിലൊക്കെ പലരുടെയും 
യഥാര്‍ഥ ലക്ഷ്യം പണമുണ്ടാക്കല്‍ മാത്രമാണ്‌ എന്ന 
ചിന്തയും ജനങ്ങള്‍ക്കിടയില്‍ ആഴത്തില്‍ വേരൂന്നി. 
ഇതിനു തുടക്കം 
കുറിച്ചത്‌ കൊച്ചി 
മെട്രോ സംബന്ധ 
മായി സ്വീകരിച്ച 
നടപടികളായിരു 
ന്നു. ഇ. ശ്രീധര 
നെ പ്പോലെ 
ലോകമറിയുന്ന 
എന്‍ജിനിയറിങ്‌ 
വൈദഗ്ധ്യത്തെ 
മാറ്റി നിർത്താ 
നും മറ്റുചിലരെ 
കൊണ്ടുവരാനും 
ഉദ്യോഗസ്ഥര്‍ ശ്രമി 
ക്കുന്നത്‌ അഴിമതി 
ലക്ഷ്യമാക്കിയാണ്‌ 
എന്ന ആരോ 
പണം സജീവമായി 
രുന്നു. ഒടുവില്‍ 


ശ്രീധരനെത്തന്നെ കൊണ്ടുവന്നെങ്കിലും ഉണ്ടാകാവുന്ന 
പ്രതിച്ഛായ നഷ്ടം സംഭവിച്ചുകഴിഞ്ഞിരുന്നു. 


ചുരുക്കത്തില്‍ മെട്രോ വന്നു, വിമാനത്താവളം വന്നു, 
സ്മാര്‍ട്‌ സിറ്റി വന്നു എന്നൊക്കെ മേനി നടിക്കാനാ 
യെങ്കിലും അതിനൊന്നും ജനമനസ്സുകളില്‍ ഒരു മാറ്റവും 
ഉണ്ടാക്കാനായില്ല. അതങ്ങനെയാണ്‌. സംശയത്തിന്റെ 
വിത്ത്‌ വീണുകഴിഞ്ഞാല്‍ അത്‌ ഇല്ലാതാക്കാന്‍ അത്ര 
എളുപ്പമല്ല. സോളറില്‍ മുഖ്യമന്ത്രി തന്നെയായിരുന്നു 
ആരോപണ വിധേയനായത്‌. തനിക്കതില്‍ പങ്കില്ലെന്ന്‌ 
അദ്ദേഹം ആവര്‍ത്തിച്ചു പറഞ്ഞെങ്കിലും ജനം അതെത്ര 
ഉള്‍ക്കൊണ്ടു എന്ന്‌ സംശയം. സരിതയുടെ പേര്‍ കൂട്ടി 
പ്പറഞ്ഞ മന്ത്രിമാരും ഉണ്ടായിരുന്നു. അമ്പുകൊള്ളാത്ത 
വരില്ല കുരുക്കളില്‍ എന്ന പഴമൊഴി അന്വര്‍ഥമാക്കുന്ന 
രീതിയിലായിരുന്നു ആരോപണങ്ങളുടെ പോക്ക്‌. 
പെന്‍ഡ്രൈവ്‌, സിഡി, ചൂടന്‍ രംഗങ്ങള്‍ വാട്സ്‌ആപ്പില്‍ 
അങ്ങനെ മസാല പടത്തെ വെല്ലുന്ന രംഗങ്ങളാണ്‌ അര 
ങ്ങേറിയത്‌. ഒടുവില്‍ കെപിസിസി പ്രസിഡന്റ്‌ രമേശ്‌ 
ചെന്നിത്തലയെ ആഭ്യന്തര മന്ത്രിയാക്കിയതോടെ തിരു 
വഞ്ചൂര്‍ രാധാകൃഷ്ണന്‍ പിണങ്ങുന്നതിലെത്തി കാര്യ 
ങ്ങള്‍. കെപിസിസി പ്രസിഡന്റ്‌ ആയി വി.എം. സുധീ 
രന്‍ എന്ന ആദര്‍ശ ധീരനെ കൊണ്ടുവന്നുള്ള പരീക്ഷ 
ണത്തിലൂടെ പുതിയൊരു വഴി തുറക്കാനായിരുന്നു 
ഹൈക്കമാന്‍ഡ്‌ തുനിഞ്ഞത്‌. 


ഇതനിടെ അഴിമതി ആരോപണങ്ങളുടെ കുംഭാഭിഷേ 
കമായിരുന്നു. ഭക്ഷ്യവകുപ്പില്‍ സര്‍വത്ര അഴിമതിയെന്ന്‌ 
സ്വന്തം പാര്‍ട്ടി നേതാവ്‌ തന്നെ പറയുന്ന അവസ്ഥ. സ 
ഹകരണ വകുപ്പിലും കാര്യങ്ങള്‍ കൈവിട്ടുപോയി. 
പിറവം ഉപതിരഞ്ഞെടുപ്പിനു മുമ്പുതന്നെ ബാറിന്റെ 
പേരില്‍ പിരിവ്‌ തുടങ്ങിക്കഴിഞ്ഞെന്ന്‌ ആരോപണമു 
യര്‍ന്നു. ആരോപണത്തിനു മുമ്പില്‍ പരിഹാസമായി 
രുന്നു മറുപടി. ഒടുവില്‍ സംസ്ഥാനത്തെ ബാര്‍ ലൈ 
MBA പുതുക്കുന്നതു വൈകുന്നതിലെത്തി കാര്യങ്ങള്‍. 
അടിസ്ഥാന സൌകര്യമില്ലാത്ത ബാറുകള്‍ക്ക്‌ 
ലൈസന്‍സ്‌ പുതുക്കി നല്‍കാന്‍ ലേലംവിളി തുടങ്ങി 
എന്നറിഞ്ഞതോടെ സുധീരന്‍ അങ്കക്കച്ച മുറുക്കി. അടി 
സ്ഥാന സൌകര്യമില്ലാത്ത ബാറുകള്‍ക്ക്‌ ലൈസന്‍സ്‌ 
നല്‍കാന്‍ പറ്റില്ലെന്ന സുധീരന്റെ നിലപാടും എങ്കില്‍ 
എല്ലാ ബാറും പൂട്ടിക്കിടക്കട്ടെ എന്ന ഭരണക്കാരുടെ 
നിലപാടും തമ്മിലായി ഏറ്റുമുട്ടല്‍. അത്‌ അവസാനി 
ച്ചത്‌ കോഴ ആരോപണത്തിലും. ബാറിനായി തങ്ങള്‍ 
മന്ത്രി മാണിക്കും മറ്റും കോഴ നല്‍കി എന്ന വെളിപ്പെടു 
ത്തലും കൂടിയായപ്പോള്‍ സംഗതി കൈവിട്ടുപോയി. 
കായംകുളം വാള്‍പോലെ പി.സി. ജോര്‍ജ്‌ ഇരുവശത്തും 
മാറിമാറി വെട്ടി. ഒടുവില്‍ പി. സി. പുറത്തായി. മാണി 
രാജി വച്ചു. ബാബു രാജി നല്‍കി. എന്തു പ്രയോജനം. 
നാറാനുള്ളത്‌ നാറിക്കഴിഞ്ഞിരുന്നു. ആ കഥ ഇന്ന്‌ കേര 
ളത്തിലെ കുഞ്ഞുകുട്ടികള്‍ക്കുപോലും അറിയാം. 

ഈ പരുക്കുകളെല്ലാം ഏറ്റപ്പോഴും കോടതിയില്‍ 
നിന്നു തിരിച്ചടി നേരിട്ടപ്പോഴും മുഖ്യമന്ത്രിയുടെ മന 
സ്സില്‍ പോലും രാജി എന്ന ചിന്ത ഉണ്ടായിരുന്നില്ല. ജന 
സമ്പര്‍ക്ക പരിപാടിയില്‍ നിന്നു കിട്ടിയ ഈര്‍ജം കൈമു 
തലാക്കി കുതിക്കാനായിരുന്നു അദ്ദേഹത്തിന്റെ ശ്രമം. 


Poorva കാഹളം - ജൂണ്‍ 2016 


ക്രൈസ്തവ കാഹളം - ജൂണ്‍ 2016 


കേരളത്തെ വികസിപ്പിച്ചേ അടങ്ങൂ എന്നായിരുന്നു 
വാശി. കണ്ടാലും കൊണ്ടാലും പഠിക്കില്ല എന്ന വാശി. 
അതുകൊണ്ടാണല്ലോ അവസാന മന്ത്രിസഭാ യോഗങ്ങ 
ളില്‍ എല്ലാ മാനദണ്ഡവും ലംഘിച്ച്‌ കരുണ AME 
MD നികുതി അടയ്ക്കാനും പുത്തന്‍വേലിക്കരയില്‍ 
സന്തോഷ്‌ മാധവന്റെ ഭൂമി വിട്ടുനല്‍കാനും ഹോപ്‌ 
പ്ലാന്റേഷന്‍ മിച്ച ഭൂമി ഇളവ്‌ നല്‍കാനും മന്ത്രിസഭാ 
യോഗം തുല്യം ചാര്‍ത്തിയത്‌. എന്തെങ്കിലും ഭരണനേട്ടം 
ഉണ്ടായിരുന്നെങ്കിലതുകുടി ഒലിച്ചുപോകാനേ ഈ തീരു 
മാനങ്ങള്‍ ഇടയാക്കിയുള്ളു. ഒടുവില്‍ കളങ്കിതരെ ഒഴി 
വാക്കിനിര്‍ത്തണമെന്ന സുധീരന്റെ അഭ്യര്‍ഥന പോലും 
പരിഗണിക്കപ്പെട്ടില്ല. ശേഷം പറയേണ്ടതില്ലല്ലോ. 


കളങ്കിതരില്‍ ചിലരൊക്കെ മണ്ഡലത്തിലെ സവി 
ശേഷ സാഹചര്യം മുലം തിരിച്ചുവന്നിട്ടുണ്ടാവാം. പക്ഷേ 
അവര്‍ കാരണം നഷ്ടമായത്‌ ഏത്രയെത്ര സീറ്റുകളാണ്‌ 
എന്ന്‌ അറിയാന്‍ വലിയ ബുദ്ധിയൊന്നും വേണ്ട. 


ജനം മുഴുവന്‍ എതിരാണ്‌ എന്നറിയുമ്പോഴും അതി 
നെയെല്ലാം മിറകടക്കാമെന്ന വിശ്വാസം ഭരണനേതൃത്വ 
ത്തിന്‌ എവിടെ നിന്നു കിട്ടി. ഇനി അതിലേക്കു കടന്നു 
നോക്കാം. 


ഉപതിരഞ്ഞെടുപ്പുകള്‍ നല്‍കിയ പാഠം 


ഇടത്‌ എംഎല്‍എ ആയിരുന്ന ശെല്‍വരാജിനെ മറു 
കണ്ടം ചാടിച്ച്‌ ഭൂരിപക്ഷം കൂട്ടാന്‍ നടത്തിയ ശ്രമം 
താല്‍ക്കാലികമായി ലാഭമായിരുന്നു. രാജിവച്ച ശെല്‍വ 
രാജ്‌ ഉപതിരഞ്ഞെടുപ്പില്‍ വിജയിച്ചതോടെ ലോകം കീഴ 
ടക്കി എന്നു തോന്നിയെങ്കിലും നിഷ്പക്ഷരായ ജനങ്ങ 
ളുടെ ഇടയിലുണ്ടാക്കിയത്‌ അവമതിപ്പു മാത്രമായിരുന്നു. 
ടിപി വധത്തെത്തുടര്‍ന്ന്‌ ജനങ്ങളുടെ ഇടയില്‍ സിപി 
എമ്മിനോടുണ്ടായ രോഷവും മറ്റും മുതലെടുത്തുള്ള 
താത്കാലിക വിജയം മാത്രമായിരുന്നു അത്‌. പിറവം 
ഉപതിരഞ്ഞെടുപ്പില്‍ ജയിച്ചത്‌ അവിടുത്തെ സവിശേഷ 
മായ സാഹചര്യം കൊണ്ടായിരുന്നു. എന്നാല്‍ സ്പീക്കര്‍ 
ജി. കാര്‍ത്തികേയന്റെ മരണത്തെത്തുടര്‍ന്നുണ്ടായ അരു 
വിക്കര ഉപതിരഞ്ഞെടുപ്പായിരുന്നു യഥാര്‍ഥ ടെസ്റ്റ്‌ 
ഡോസ്‌. സഹതാപ തരംഗം മുതലാക്കാനായി കാര്‍ത്തി 
കേയന്റെ മകനെ തന്നെ സ്ഥാനാര്‍ഥിയാക്കിയെങ്കിലും 
അതുകൊണ്ടുമാത്രം ഭരണവിരുദ്ധവികാരം മിറകടക്കാ 
നാവില്ല എന്ന്‌ മനസ്സിലാക്കാന്‍ പാഴൂര്‍ പടിപ്പുര വരെ 
പോകേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. അരുവിക്കരയില്‍ 
ബിജെപി സ്ഥാനാര്‍ഥിയായി ഒ. രാജഗോപാല്‍ വന്നത്‌ 
കാര്യങ്ങള്‍ എളുപ്പമാക്കി. എസ്‌എന്‍ഡിപി പിന്തുണ 
വെള്ളാപ്പള്ളി വഴി ഉറപ്പിച്ചായിരുന്നു രാജഗോപാലിന്റെ 
വരവ്‌. ബിജെപി പിടിച്ചുമാറ്റുന്ന വോട്ടുകള്‍ സിപിഎമ്മി 
ന്റേതായിരിക്കുമെന്ന കണക്കുകൂട്ടല്‍ ശരിയായി. ശക്ത 
നായ സിപിഎം സ്ഥാനാര്‍ഥി എം. വിജയകുമാര്‍ വന്‍ 
മാര്‍ജിനില്‍ തകര്‍ന്നടിഞ്ഞപ്പോള്‍ ബിജെപിക്ക്‌ വോട്ട്‌ 
വിഹിതം മൂന്നുമടങ്ങെങ്കിലും ഉയര്‍ത്താന്‍ കഴിഞ്ഞു. 


വരാന്‍ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ പരീ 
ക്ഷണശാലയായാണ്‌ ഭരണനേതൃത്വം ഈ ഉപതിര 
ഞ്ഞെടുപ്പിനെ സമീപിച്ചത്‌ എന്നു വ്യക്തം. കാര്യങ്ങള്‍ 
ലളിതം. അരുവിക്കര പോലെ സംസ്ഥാനമെങ്ങും വോട്ടു 
കള്‍ ബിജെപി പിടിച്ചുമാറ്റുന്നു. ആ പോകുന്ന വോട്ട്‌ 


സിപിഎമ്മിന്റേത്‌. അതോടെ സിപിഎം തകര്‍ന്നടിയും. 
യുഡിഎഫ്‌ വിജയിച്ചുകയറുകയും ചെയ്യും. ഈ ആത്മ 
വിശ്വാസമാണ്‌ എല്ലാ അഴിമതി ആരോപണങ്ങളെയും 
അവഗണിക്കാനും കെപിസിസി പ്രസിഡന്റിന്റെ നിര്‍ദേ 
ശങ്ങള്‍പോലും അവഗണിക്കാനും കാരണം. ഒടുവില്‍ 
എന്തു സംഭവിച്ചു. എല്ലാം മലര്‍പ്പൊടിക്കാരന്റെ സ്വപ്ന 
മായി മാറി. 


എന്താണ്‌ പിന്നീട്‌ സംഭവിച്ചത്‌? 


തിരഞ്ഞെടുപ്പിനു തൊട്ടുമുമ്പുവരെ സിപിഎമ്മിന 
കത്ത്‌ പ്രശ്നങ്ങളുണ്ടായിരുന്നു. സിപിഎം സംസ്ഥാന 
സമ്മേളന വേദിയില്‍ നിന്ന്‌ വി.എസ്‌. അച്യുതാനന്ദന്‍ 
ഇറങ്ങിപ്പോയെങ്കിലും കടുത്ത തീരുമാനങ്ങളില്‍ നിന്ന്‌ 
അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാന്‍ സിപിഎം നേതാവ്‌ 
സീതാറാം യെച്ചൂരിയുടെ തന്ത്രപരമായ സമീപനത്തിനു 
കഴിഞ്ഞു. മാത്രമല്ല യെച്ചുരി ജനറല്‍ സെക്രട്ടറിയായി 
വന്നതും വിഎസിന്‌ ആശ്വാസമായി. പതിവുപോലെ തിര 
ഞ്ഞെടുപ്പിനു തൊട്ടുമുമ്പ്‌ സീറ്റ്‌ നിഷേധിക്കല്‍ പോലുള്ള 
സംഭവങ്ങളും ഉണ്ടായില്ല. ചില പേയ്മെന്റ്‌ സീറ്റ്‌ ആരോ 
പണങ്ങളുണ്ടായെങ്കിലും അവയൊന്നും സംസ്ഥാനമെ 
മ്പാടും ചര്‍ച്ചയാക്കാതിരിക്കാന്‍ അവര്‍ ശ്രദ്ധിച്ചു. ഒടു 
വില്‍ വിഎസും പിണറായിയും ഒരേ മനസ്സോടെ നിന്ന്‌ 
ഇടതുമുന്നണിയെ നയിക്കുന്നതും ജനം കണ്ടു. ഇവരെ 
ആശ്രയിക്കാം എന്ന തോന്നല്‍ ഉണ്ടാകാന്‍ അതും കാര 
ണമായി. 


യുഡിഎഫ്‌ മന്ത്രിസഭയിലെ ചിലരുടെയെങ്കിലും 
മതനിരപേക്ഷ നിലപാടില്‍ ന്യുനപക്ഷങ്ങള്‍ക്ക്‌ സംശ 
യുമുണ്ടായിരുന്നു. ചിലര്‍ പകല്‍ കോണ്‍ഗ്രസും രാത്രി 
ആര്‍എസ്‌എസും ആണെന്ന പ്രചാരണവും ശക്തമായി 
രുന്നു. നരേന്ദ്ര മോദിയുടെ നേതൃത്വത്തില്‍ ബിജെപി 
ഗവഞണ്ചെന്റ്‌ അധികാരത്തില്‍ വന്നതും തുടര്‍ന്നുണ്ടായ 
സംഭവങ്ങളും ന്യൂനപക്ഷങ്ങള്‍ക്കിടയില്‍ ആശങ്കയുണ്ടാ 
ക്കിയിരുന്നു. കേരളത്തിലും ആ സാഹചര്യം ഉണ്ടായേ 
ക്കാമെന്നും പ്രതിരോധിക്കാന്‍ കോണ്‍ഗ്രസ്‌ അശക്തമാ 
ണ്‌ എന്നും അവര്‍ കണക്കുകൂട്ടി. വടക്ക്‌ ലീഗിന്റെ കോട്ട 
കളില്‍ സമ്പന്ന മുസ്ലിങ്ങളെതന്നെ അണിനിരത്തി ലീഗ്‌ 
കോട്ട പിളര്‍ക്കാനായിരുന്നു സിപിഎം നീക്കം. ഈ 
നീക്കവും വിജയം കണ്ടു. ഇതിനിടെ യുഡിഎഫ്‌ ന്യൂന 
പക്ഷങ്ങളുടേതു മാത്രമാണ്‌ എന്ന പ്രചാരണം ശക്തമാ 
യതോടെ മുന്നാക്ക സമുദായങ്ങളും അസംതൃപ്തിയി 
ലായി. മോദിയില്‍ പ്രതീക്ഷ അര്‍പ്പിച്ചിരുന്ന അവര്‍ 
പതുക്കെ ബിജെപിയിലേക്കു ചാഞ്ഞു. മിക്ക മണ്ഡല 
ങ്ങളിലും അവരുടെ വോട്ട്‌ വിഹിതം നാലും അഞ്ചും 
മടങ്ങ്‌ കൂടിയെന്നത്‌ ഇതിന്റെ തെളിവാണ്‌. ചുരുക്കത്തില്‍ 
ബിജെപി - ബിഡിജെഎസ്‌ സഖ്യം കോണ്‍ഗ്രസിനു ലഭി 
ച്ചിരുന്ന മുന്നാക്ക വോട്ടിന്റെ കൂടി ഗുണഭോക്താക്കളാ 
വുകയും കോണ്‍ഗ്രസിനെ പരമ്പരാഗതമായി വിശ്വസി 
ച്ചിരുന്ന ന്യൂനപക്ഷങ്ങള്‍ ഇടതു മുന്നണിയില്‍ അഭയം 
തേടുകയും ചെയ്തു. ഇടതു പാര്‍ട്ടി അനുഭാവികളുടെ 
വോട്ടില്‍ വലിയ ചോര്‍ച്ച ഉണ്ടായുമില്ല. നിരന്തരമായ 
അഴിമതി ആരോപണങ്ങള്‍ കണ്ടു മടുത്ത യുവതല 
മുറയും ഇടതിലേക്കാണ്‌ പോയത്‌. ചുരുക്കത്തില്‍ യുഡി 
എഫ്‌ മനസ്സില്‍ കണ്ട സ്വപ്നമൊക്കെ ഐസ്ക്രീം 


പോലെ അലിഞ്ഞുപോയി. അന്ധമായ ആത്മവി 
ശ്വാസത്തിനേറ്റ കടുത്ത അടിയാണിത്‌. ഇടതുപക്ഷം 
ന്യൂനപക്ഷങ്ങളെ കൂടെ കൂട്ടാന്‍ നടത്തിയ തന്ത്രങ്ങളും 
ഫലത്തില്‍ യുഡിഎഫിന്‌ തിരിച്ചടിയായി. ന്യൂനപക്ഷം 
ഇടതിനൊപ്പം പോയോപ്പള്‍ ഭൂരിപക്ഷ മുന്നാക്ക 
വിഭാഗത്തില്‍ ഒരു വിഭാഗം ബിജെപിയിലേക്ക്‌ മാറി. ഇത്‌ 
പിന്നെ വിശദീകരിക്കാം. എങ്കിലും തൃശൂര്‍ പോലെയുള്ള 
ഒരു ജില്ലയില്‍ യുഡിഎഫ്‌ ഇങ്ങനെ തകര്‍ന്നടിഞ്ഞത്‌ 
എങ്ങനെയെന്ന്‌ നേതൃത്വം കണ്ണുതുറന്നു നോക്കേണ്ടി 
യിരിക്കുന്നു. 

ജിഷ സംഭവം. 


പെരുമ്പാവൂരിനടുത്ത്‌ ജിഷ എന്ന ദലിത്‌ പെണ്‍കുട്ടി 
കൊല്ലപ്പെട്ട സംഭവത്തിലെ പ്രതി ഇപ്പോഴും പിടിയിലാ 
യിട്ടില്ല. ഒരു സംഭവം ഉണ്ടാകുമ്പോളതിനെ നേരിടാതെ 
ഒട്ടകപ്പക്ഷിയെപ്പോലെ തല മണ്ണില്‍ പൂഴ്ത്തിയിരിക്കുന്ന 
സ്വഭാവം ഭരണകര്‍ത്താക്കള്‍ക്കു നല്ലതല്ല. ജിഷ കൊല്ല 
പ്പെട്ട സംഭവം അിറഞ്ഞയുടന്‍ തന്നെ അതിന്റെ ഗൌരവം 
മനസ്സിലാക്കി ഉണര്‍ന്നു പ്രവര്‍ത്തിക്കുകയായിരുന്നു 
വേണ്ടിയിരുന്നത്‌. പരമ്പരാഗത മാധ്യമങ്ങള്‍ക്കൊപ്പം നവ 
മാധ്യമങ്ങളും കൂടി ചേരുമ്പോള്‍ വാര്‍ത്തകള്‍ പരക്കു 
ന്നത്‌ അതിവേഗമാണ്‌. സര്‍ക്കാരിന്‌ എന്തൊക്കെയോ 
ഒളിച്ചുവയ്ക്കാനുണ്ടെന്ന തോന്നലാണ്‌ ഇതുണ്ടാക്കിയ 
ത്‌. യഥാര്‍ഥത്തിലങ്ങനെയൊന്നുമില്ലായിരുന്നു എന്നു 
വേണം അനുമാനിക്കാന്‍. ഇടതുപക്ഷം ഈ സംഭവത്തെ 
ഫലപ്രദമായി ചൂഷണം ചെയ്യുകയും സ്തീകളും ael 
തരും ഇവിടെ നിസഹായരാണ്‌ എന്ന ചിന്ത അതിവേഗ 
ത്തില്‍ പ്രചരിപ്പിക്കുകയും ചെയ്തു. ഇതോടെ ദലിത്‌ 
സമൂഹവും വലിയൊരു വിഭാഗം സ്ത്രീകളും മാറിച്ചി 
ന്തിച്ചു. ഇതും യുഡിഎഫിന്‌ ദോഷമായി ഭവിച്ചു. ഇല 
ക്ഷന്‍ കാലത്തെ നിസ്സാര പിഴവുകള്‍ പോലും എത്ര 
ആപത്കരമായിരിക്കും എന്നതിന്റെ ഉദാഹരണമായി 
മാറി ഈ സംഭവം. 
വികസനമെന്ന ഉമ്മാക്കി 

നാട്ടിലെ കുന്നെല്ലാം ഇടിച്ചുനിരത്തുന്നതും 
തണ്ണീര്‍ത്തടമെല്ലാം നികത്തുന്നതുമൊക്കെയാണ്‌ വിക 
സനം എന്ന്‌ പലരും ധരിച്ചിട്ടുണ്ട്‌. ജനത്തിന്‌ അടിസ്ഥാന 
സൌകര്യം ഒരുക്കുന്നതും അവന്‍ സുരക്ഷിതമായി ജീവി 
ക്കാന്‍ വേണ്ട സരകര്യമൊരുക്കുന്നതും തൊഴിലവസരം 
ഒരുക്കുന്നതുമൊക്കെയാണ്‌ യഥാര്‍ഥ വികസനം എന്ന 
പാഠം നമ്മുടെ ഭരണാധികാരികള്‍ മറന്നുപോയി. വല 
തുപക്ഷ നേതാക്കള്‍ക്കാണ്‌ പാശ്ചാത്യവികസന മാതൃ 
കകളോട്‌ വലിയ പ്രതിപത്തി. വന്‍ നഗരങ്ങളിലുള്ള 
തെല്ലാം ഇവിടെയും പറിച്ചുനടാനുള്ള ALO. ഇതിനു 
പറ്റിയ ചില സംരംഭ കരും വന്നുചേരും. ഇതിന്റെ 
യൊക്കെ ദോഷം അനുഭവിക്കുന്നത്‌ സാധാരണക്കാരും. 
പാറമടകളും മറ്റും പെരുകുമ്പോള്‍ , പാടം ഇല്ലാതാകു 
മ്പോള്‍, നഷ്ടമാകുന്നത്‌ കുടിവെളളം കൂടിയാണ്‌. കുടി 
വെള്ളത്തിനു കഷ്ടപ്പെടുന്നവനു മുമ്പില്‍ പോയി 
മെട്രോ, ലൈറ്റ്‌ മെട്രോ, സ്മാര്‍ട്ട്‌ സിറ്റി എന്നൊക്കെ പറ 
ഞ്ഞിട്ടെന്തു കാര്യം? ചുരുക്കത്തില്‍ കഴിഞ്ഞ സര്‍ക്കാര്‍ 
സാധാരണക്കാരന്റേതല്ല എന്ന തോന്നല്‍ ശക്തമായിരു 
ന്നു. അതായത്‌ വികസനം എന്ന വലിയ ഉമ്മാക്കി കാട്ടി 


യിട്ടൊന്നും കാര്യമില്ല. സാധാരണക്കാരന്‍ ഇന്നും അത്യാ 
വശ്യം കുടിവെള്ളവും തൊഴിലും ഭക്ഷണവുമൊക്കെത്ത 
ന്നെ. അതിനുപകരം സ്മാര്‍ട്ട്‌ ആകാന്‍ പോയാല്‍ അതും 
പുഴുങ്ങിത്തിന്നിരുന്നോ എന്ന്‌ ജനം പറഞ്ഞുപോകും. 
അത്രേ സംഭവിച്ചുള്ളു. 


ബിജെപി എന്ന പേടിസ്വപ്നം. 


സംഘ്പരിവാര്‍, ബിജെപി, എന്നൊക്കെ പറഞ്ഞാല്‍ 
കേരളത്തിനൊരു ഭയമായിരുന്നു സമീപകാലം വരെ. 
ഭൂരിപക്ഷ വര്‍ഗീയതയുടെ വക്താക്കളായാണ്‌ അവരെ 
കണ്ടത്‌. ഒരുപരിധിവരെ അതു സത്യമാണ്‌. എന്നു മാത്ര 
മല്ല ,കോണ്‍ഗ്രസിനേക്കാളും മുതലാളിത്ത പക്ഷപാതി 
കളുമാണ്‌ അവര്‍. ഈ ബിജെപിക്ക്‌ കേരളത്തില്‍ വേരോ 
ട്ടമുണ്ടാക്കരുത്‌ എന്ന കാര്യത്തില്‍ രാഷ്ട്രീയ കക്ഷികള്‍ 
ഒറ്റക്കെട്ടായിരുന്നു. കേരളത്തിലെ മുന്നാക്ക സമുദായ 
ങ്ങളും അതില്‍ ഉറച്ചുനിന്നു. എന്നാല്‍ കിട്ടുന്നതെല്ലാം 
പോരട്ടെ എന്ന വാണിജ്യതാല്‍പര്യത്തോടെ ചിലര്‍ സമു 
ദായ നേതൃത്വത്തിലുണ്ടായിരുന്നതുകൊണ്ട്‌ ബിജെപി 
യുടെ നവനേതൃത്വത്തിന്‌ എസ്‌എന്‍ഡിപിയെ മാമോ 
ദീസ മുക്കി ബിഡിജെഎസ്‌ ആക്കാനും അവരുമായി 
സഖ്യത്തിലേര്‍പ്പെടാനും ബുദ്ധിമുട്ടുണ്ടായില്ല. കച്ചവടം 
മാര്രമറിയുന്ന ഉത്തരേന്ത്യന്‍ രാഷ്ട്രീയ സംസ്കാര 
ത്തിന്‌ കേരളത്തില്‍ നിന്നും സഹായം കിട്ടിയതോടെ 
അവര്‍ക്ക്‌ ഇവിടെ ചുവടുറപ്പിക്കാനും കഴിഞ്ഞു. ഒരു 
സീറ്റും 18% വോട്ട്‌ ഓഹരിയുമെന്ന സ്പ്നമാണ്‌ ബിജെപി 
നേതൃത്വം വിതച്ചത്‌. ഫലം വന്നപ്പോള്‍ പ്രതീക്ഷിച്ചതി 
ലേറെയുണ്ട്‌. ഒരു സീറ്റും ആഗ്രഹിച്ചതിലേറെ വോട്ട്‌ 
ഓഹരിയും. ഒരിടത്ത്‌ ജയം. ഏഴിടത്ത്‌ രണ്ടാം സ്ഥാനം. 
ഒരിടത്ത്‌ ജയം പോയത്‌ കപ്പിനും ചുണ്ടിനും ഇടയില്‍. 
ആനന്ദലബ്ധിക്കിനിയെന്തു വേണം?. ഭൂരിപക്ഷ സമു 
ദായത്തിന്‌ അവര്‍ ഒരു പ്രതീക്ഷ കൊടുത്തിരിക്കുന്നു. 
ഇതാ ഇവിടെ നമ്മളുണ്ട്‌. നാളെ വേണമെങ്കില്‍ ബിഡി 
ജെഎസിനെ അവര്‍ വഴിയില്‍ ഉപേക്ഷിച്ചേക്കാം. പക്ഷേ 
ആശ്രയിക്കാന്‍ ആള്‍ വേറെയുണ്ട്‌. വേണമെങ്കില്‍ ന്യൂന 
പക്ഷത്തിലൊരു വിഭാഗത്തെയും കിട്ടും. ഇങ്ങനെ 
വന്നാല്‍ സിപിഎമ്മിനു മാര്രമാണ്‌ പ്രശ്നമെന്നും 
തങ്ങള്‍ സുരക്ഷിതരായിരിക്കുമെന്നും കരുതിയ 
കോണ്‍ഗ്രസിന്‌ ഷോക്ക്‌ ട്രീറ്റ്‌മെന്റ്‌ ആണ്‌ ഈ തിരഞ്ഞെ 
ടുപ്പ്‌ നല്‍കിയിരിക്കുന്നത്‌. ഈ അപകടം തിരിച്ചറിഞ്ഞത്‌ 
ആന്റണിയെപ്പോലെ അപൂര്‍വം നേതാക്കള്‍ മാത്രം. 


ബിജെപിയുടെ വളര്‍ച്ച അിറയണമെങ്കില്‍ കേരള 
ത്തിന്റെ തെക്ക്‌ മുതല്‍ വടക്ക്‌ വരെയുള്ള ചില മണ്ഡ 
ലങ്ങളിലെ മാത്രം വോട്ട്‌ കണക്ക്‌ നോക്കിയാല്‍ മതി. 
തിരുവനന്തപുരം മണ്ഡലത്തില്‍ കഴിഞ്ഞ തവണത്തെ 
11503 ഇത്തവണ 34764 ആയി മാറി. തിരുവല്ലയില്‍ 7646ല്‍ 
നിന്ന്‌ 31439 ആയി കുതിച്ചു.മഞ്ചേശ്വരത്ത്‌ കഴിഞ്ഞ തവ 
ണത്തെ 43989 ഇത്തവണ 56781 ആയി. 
സിപിഎം നടത്തിയ അപകടക്കളി 

തരാതരം പോലെ വര്‍ഗീയതയെ താലോലിക്കുകയും 
കൈവിടുകയും പിന്നെ കൂടെക്കൂട്ടുകയും ചെയ്യുന്നതില്‍ 
സിപിഎമ്മിനെപ്പോലെ വൈദഗ്ധ്യം കാണിക്കുന്ന 
മറ്റൊരു കക്ഷിയില്ല. സദ്ദാം ഹുസൈനെ കേരളത്തിലെ 
തിരഞ്ഞെടുപ്പ്‌ വിഷയമാക്കിയ ഇഎംഎസ്‌ ആണ്‌ ഈ 


TY കൈന്തവ കാഹളം - ജൂണ്‍ 2016 


ക്രൈസ്തവ കാഹളം - ജൂണ്‍ 2016 


ഞാണിന്മേല്‍ക്കളിയുടെ 
ഉസ്താദ്‌. ആ പാരമ്പര്യം 
ഉള്ളിലുള്ള തു കൊണ്ട്‌ 
സിപിഎം ഇത്തവണയും 
ആ അപകടക്കളി പുറ 
ത്തെടുത്തു. ഇതാ ഭൂരി 
പക്ഷ വര്‍ഗീയത 
നിങ്ങളെ ആക്രമിക്കാന്‍ 
വരുന്നു. ഞങ്ങളുടെ പരി 
ചക്കീഴില്‍ ഇരുന്നോളൂ 
എന്നതാണ്‌ സിപിഎം 
കൊടുത്ത പ്രതീക്ഷ. മല 
പ്പുറത്തെ ലീഗ്‌ കോട്ടക 
ളില്‍ കടക്കാന്‍ മുസ്ലിങ്ങ 
ളിലെതന്നെ പ്രമാണി 
മാരെ സ്ഥാനാര്‍ഥികളാ 
ക്കുക, മധ്യതിരുവിതാം 
കുറിലെ ക്രിസ്തീയ വിഭാ 
ഗങ്ങളെ കയ്യിലെടുക്കാന്‍ 
അവര്‍ പറയുന്ന ഒരാളെ നിമിഷനേരം കൊണ്ട്‌ പാര്‍ട്ടി 
അംഗമാക്കി സ്ഥാനാര്‍ഥിയാക്കുക, ഇങ്ങനെ പയറ്റാ 
വുന്ന ത്ന്ത്രമൊക്കെ പയറ്റിയിട്ടുണ്ട്‌ സിപിഎം. മധ്യതി 
രുവിതാംകൂറിലെ ഒരു മണ്ഡലത്തില്‍ സിപിഎം പയ 
JIM ഈ തന്ത്രം ഭൂരിപക്ഷ സമുദായങ്ങള്‍ക്കിടയിലു 
ണ്ടാക്കിയ അസംതൃപ്തി ഈ മേഖലയിലാകെ ബിജെ 
പിയുടെ വളര്‍ച്ചയ്ക്ക്‌ ഇടയാക്കുമെന്നതില്‍ സംശയമി 
ല്ല. ഇത്‌ ആത്യന്തികമായി ദോഷം ചെയ്യാന്‍ പോകുന്നത്‌ 
ന്യൂനപക്ഷങ്ങള്‍ക്കു തന്നെയായിരിക്കും എന്നതിലും 
സംശയമില്ല. ഈ കാര്യം മനസ്സിലാക്കണമെങ്കില്‍ അവി 
ടുത്തെ വോട്ട്‌ കണക്ക്‌ നോക്കിയാല്‍ മാത്രം മതി. ഇട 
തുപക്ഷം വിജയിച്ച ഇവിടെ പക്ഷേ വോട്ട്‌ വിഹിതം 
ആകെ പോള്‍ ചെയ്തതിന്റെ 39. 96% മാത്രമാണ്‌. 
കഴിഞ്ഞ തവണത്തെ 42. 86 ല്‍ നിന്ന്‌ താഴേക്ക്‌. യുഡി 
എഫിന്‌ കഴിഞ്ഞ തവണത്തെ 47.67 ഇപ്രാവശ്യം 35. 22 
ആയി മാറുന്നത്‌ കാണേണ്ടിവന്നു. ബിജെപി കഴിഞ്ഞ 
തവണത്തെ 7.52 ഇക്കുറി 23.47 ആയി ഉയര്‍ത്തി. ചുരു 
ക്കത്തില്‍ സിപിഎം നടത്തിയ ന്യൂനപക്ഷ കേന്ദ്രീകൃത 
നീക്കത്തെ പ്രതിരോധിക്കാന്‍ ഭൂരിപക്ഷ സമുദായങ്ങള്‍ 
ബിജെപിയെ കൂടുതലായി ആശ്രയിച്ചു. സിപിഎം നട 
ത്തിയ വര്‍ഗീയ നീക്കങ്ങളുടെ പരിണത ഫലം ഇതി 
നേക്കാള്‍ രൂക്ഷമായി കേരള സമൂഹത്തില്‍ ആഞ്ഞടി 
ക്കാന്‍ പോവുകയാണ്‌. 


എല്ലാ സമൂഹങ്ങളും ഒത്തൊരുമിച്ചു നീങ്ങിയിരുന്ന 
കേരള സമൂഹത്തില്‍ ഇത്രയേറേ പച്ചയായി ജാതിയും 
മതവും പറഞ്ഞ്‌ വോട്ടുപിടിച്ച മറ്റൊരു കാലമുണ്ടായി 
ട്ടില്ല. അതിനു സിപിഎം തന്നെ മുന്‍കൈ എടുത്തിട്ട്‌ 
ബിജെപിയെ കുറ്റം പറഞ്ഞിട്ടു കാര്യമുണ്ടോ. കുടത്തില്‍ 
നിന്നു ഭൂതത്തെ തുറന്നുവിട്ടുകഴിഞ്ഞു. ഇനി ഈ ഭൂതം 
കാര്യമായ കുഴപ്പമുണ്ടാക്കിയേ തിരിച്ചുകയറാന്‍ സാധ്യ 
തയുള്ളു. അതിനു മുമ്പ്‌ എത്ര കബന്ധങ്ങള്‍ വീഴും 


എന്ന്‌ അറിയില്ല. 
യ്ക്കാന്‍ കഴിവുള്ളവനെവിടെനിന്നു വരുമെന്നും അറി 
യില്ല. എംടിയുടെ മഞ്ഞിലെ കഥാപാത്രം പറയുന്നതു 
പോലെ വരും വരാതിരിക്കില്ല. 


ഭൂതത്തെ കുടത്തിനുള്ളില്‍ അട 


അതേ, പ്രതീക്ഷയാണല്ലോ ജീവിതം. നല്ലനാളേ 
ക്കായി കാത്തിരിക്കാം. അതല്ലേ ചെയ്യാനാവൂ 


മേമ്പൊടി 

ചില എങ്കിലുകള്‍ ഇപ്പോഴും നമ്മുടെ മുമ്പിലുണ്ട്‌. 
കോഴ ആരോപണം വന്ന ഉടന്‍തന്നെ കെ.എം. മാണിയും 
ബാബുവും രാജിവച്ചിരുന്നെങ്കില്‍ . 

ഒരു ഘട്ടത്തില്‍ മുഖ്യമന്ത്രി തന്നെ മാറിനില്‍ക്കുകയും 
വേറൊരാള്‍ നേതൃത്വം ഏറ്റെടുക്കുകയും ചെയ്തിരുന്നെ 
ങ്കില്‍ .. 

അവസാന മന്ത്രിസഭാ യോഗങ്ങള്‍ കുറേക്കൂടി 
യാഥാര്‍ഥ്യ ബോധമുള്ളതായിരുന്നെങ്കില്‍ 

കളങ്കിതരെ മാറ്റിനിര്‍ത്തി തിരഞ്ഞെടുപ്പിനെ നേരിട്ടി 
രുന്നെങ്കില്‍ 

എങ്കിലുകള്‍ ഇനിയുമുണ്ട്‌. പോട്ടേ. പോയ ബുദ്ധി 
ആന പിടിച്ചാല്‍ കിട്ടില്ലല്ലോ. 


ഉണി അമ്മയമ്പലം 
em 


അടിക്കുപകരം മിഠായി 


വിശ്വസാഹിത്യകാരനായിരുന്ന ടോള്‍സ്റ്റോയിയുടെ പത്തുവയസ്സുകാരി മകള്‍ 
തന്റെ കൂട്ടുകാരിയുമൊത്ത്‌ മുറ്റത്തു കളിച്ചുകൊണ്ടിരുന്നു. കളിയില്‍ എന്തോ പിശകു 
പറ്റിയതിന്റെ പേരില്‍ അവര്‍ തമ്മില്‍ വഴക്കായി. കൂട്ടുകാരി ടോള്‍സ്റ്റോയിയുടെ മകളെ 
അടിച്ചു. അവള്‍ കരഞ്ഞുകൊണ്ട്‌ അച്ഛനോട്‌ പറഞ്ഞു: “എന്നെ തല്ലിയതിനുപകര 


3 


മായി അച്ഛന്‍ അവളെ തല്ലണം.” അപ്പോള്‍ അദ്ദേഹം മകളോടു പറഞ്ഞു: “കുഞ്ഞേ, 
നിന്നെ അടിച്ചതിനുപകരം ഞാന്‍ അവളെ അടിച്ചാല്‍ എന്തു നന്മയാണുണ്ടാവുക? 
നിന്റെ വേദന കുറയുമോ? ഞാന്‍ അവളെ അടിച്ചാല്‍ അവള്‍ എന്നെയും നിന്നെയും 
വെറുക്കും. അതിനാല്‍ നിന്റെ കൂട്ടുകാരി നല്ലവളാകേണ്ടതിന്‌ കുറച്ചു മിഠായി നീ 
അവള്‍ക്കു കൊടുക്കണം. അങ്ങനെ ചെയ്താല്‍ ഒരിക്കലും അവള്‍ നിന്നെ വെറുക്കു 
കയില്ല.” ടോള്‍സ്റ്റോയി ഇത്രയും പറഞ്ഞപ്പോള്‍ മകളുടെ മുഖം മങ്ങി. അവള്‍ക്ക്‌ അദ്ദേ 
ഹത്തിന്റെ തീരുമാനത്തോടു യോജിക്കുവാന്‍ പ്രയാസമായിരുന്നു. എങ്കിലും പിതാ 
വിന്റെ നിര്‍ബ്ബന്ധം കൊണ്ട്‌ അവള്‍ കൂട്ടുകാരിക്ക്‌ മിഠായി കൊടുത്തു. പിന്നീട്‌ 
ടോള്‍സ്റ്റോയി അവരുടെ പെരുമാറ്റരീതി നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹം പറയുക 
യാണ്‌: അവര്‍, പിന്നീടൊരിക്കലും പിണങ്ങാത്ത ഉറ്റമിശ്രങ്ങളായിത്തീര്‍ന്നു. “തിന്മ 
നിങ്ങളെ കീഴടക്കാതിരിക്കട്ടെ, മറിച്ച്‌, തിന്മയെ നന്മകൊണ്ട്‌ കീഴടക്കുവിന്‍” (റോമ. 
12:21). 


- ക്രൈസ്തവ കാഹളം - ജൂണ്‍ 2016 


യുവത്വം യേശുവില്‍ 


പ്രോജ്ജ്വലിക്കട്ടെ! 


സ്‌ ആന്റണി 


ടോംസ 
പരിശീലകന്‍, പ്രഭാഷകന്‍ 


ജീവിതത്തിന്റെ വസന്തകാലഘട്ടമാണ്‌ യുവത്വം. 
ആരോഗ്യവും സൂന്ദര്യവും കര്‍മ്മകുശലതയും 
സമ്മേളിക്കുന്ന അതുല്യമായ കാലഘട്ടം. യുവത്വം 
ദൈവം കനിഞ്ഞരുളുന്ന നിധിയാണ്‌. അതീവമായ 
ഗൌരവത്തോടും, പ്രാധാന്യത്തോടും കൂടി വേണം ഈ 
കാലഘട്ടത്തെ സമീപിക്കുവാനം, ആശ്ശേഷിക്കുവാനും. 


യുവത്വം വെറുതെ ആഘോഷിച്ച്‌ തിമിര്‍ത്ത്‌ 
ജീവിക്കേണ്ട ഒരു കാലഘട്ടമല്ല; കാലഘട്ടത്തിന്റെ 
തിന്മകളിലേയ്ക്ക്‌ ചാടിക്കടന്ന്‌ അതില്‍ ആനന്ദിച്ചു 
തീര്‍ക്കേണ്ട കാലഘട്ടമല്ല അത്‌. യുവത്വം നന്നായി 
ആഘോഷിക്കുന്നതിനുള്ള വലിയ സാധ്ൃതകള്‍ 
നമ്മുക്കു മുമ്പിലുണ്ട്‌. പക്ഷെ നല്ല സാധ്യതകളെ 
ഇന്നത്തെ പല യുവജനങ്ങളും കണ്ടില്ലെന്നു നടക്കുന്നു 
എന്നത്‌ ഖേദകരമാണ്‌. 


യുവത്വം യേശുവിന്‌ 


അനുകരണവാഞ്ച യുവത്വത്തിന്റെ സവിശേഷത 
യാണ്‌. ഇഷ്ടപ്പെട്ട താരങ്ങള്‍ എന്തുകോമാളിത്തരം 
കാണിച്ചാലും അതിനെ അന്ധമായി യുവജനങ്ങള്‍ 
അനുകരിക്കാറുണ്ട്‌. ഇന്ന്‌ കലാ-സാഹിത്യ, കായിക- 
രാഷ്ട്രീയ രംഗങ്ങളിലെല്ലാം യുവജനതയെ ആകർഷി 
ക്കുന്ന താരങ്ങള്‍ ഉണ്ട്‌. 

ഈ താരങ്ങളുടെ നന്മകളോടൊപ്പം ഇവരിലെ 
വ്യക്തിത്വവൈകല്യങ്ങളും യുവജനങ്ങളിലേയ്ക്ക്‌ 
ചേക്കേറും. അന്ധമായ അനുകരണം ആത്യന്തികമായി 
ആപത്തിലേയ്ക്ക്‌ നയിക്കും. 


ഡോ. സുകുമാര്‍ അഴീക്കോട്‌ ഒരിക്കല്‍ ഇങ്ങനെ 
പറഞ്ഞു “നിങ്ങള്‍ സ്റ്റാറുകളെ അകലെ നിന്നു 
കണ്ടുമാ്രം സൌന്ദര്യം ആസ്വദിക്കുക. അടുത്തു 
ചെന്നാലോ പൊളളും” അടുത്തുചെന്നാല്‍ പൊള്ളുന്ന 
സ്റ്റാറുകളാണ്‌ നമുക്കുചുറ്റും. 

എന്നാല്‍ യുവത്വത്തിന്റെ നിറവില്‍ അജയ്യനായി 
ജീവിച്ച്‌ അപരോന്മുഖതയുടെ മൂര്‍ത്താവതാരമായി 
മാറിയ യേശു എല്ലാ താരങ്ങള്‍ക്കും അപ്പുറമാണ്‌. 
താരങ്ങളുടെ താരമല്ല, അവിടുന്ന്‌ എല്ലാറ്റിനും 
അതീതനായ അതുല്യമായ താരം. 


യുവജനങ്ങള്‍ അനുകരിക്കേണ്ടത്‌ യേശുവെന്ന 
അനന്യനായ താരത്തെത്ത ന്നെയാണ്‌. വിലമതിക്കാനാ 
വാത്ത ആ താരത്തെ അനുധാവനം ചെയ്യുന്നതില്‍ 


അഭിമാനിക്കുകയാണ്‌ വേണ്ടത്‌. 


ക്രൈസ്തവ കാഹളം - ജൂണ്‍ 2016 


നിത്യജീവന്‍ പ്രാപിക്കുവാന്‍ എന്തുചെയ്യണം എന്ന്‌ 
ചോദിച്ചുകൊണ്ട്‌ തന്നെ സമീപിച്ച ഒരു യുവാവിനെ 
യേശു സ്നേഹപൂര്‍വ്വം നോക്കി എന്ന്‌ മര്‍ക്കോസ്‌ 
സുവിശേഷകന്‍ എടുത്തുപറയുന്നുണ്ട്‌ (മര്‍ക്കോസ്‌ 10:21) 
യേശു എല്ലാവരേയും സ്നേപൂര്‍വ്വമായിരിക്കാം 
നോക്കിയിരുന്നത്‌. എങ്കിലും സ്നേഹപൂര്‍വ്വം ഒരാളെ 
നോക്കി എന്ന്‌ സുവിശേഷങ്ങളില്‍ എടുത്തുപറയുന്നത്‌ 
ഈ യുവാവിനെമാര്രമാണ്‌. യുവത്വത്തോടും 
യുവജനങ്ങളോടും യേശുവിന്റെ ്രൃത്യേക ആഭി 
മുഖ്യമാണ്‌ ഇവിടെ പ്രതിഫലിക്കുന്നത്‌. സ്നേഹപൂര്‍വ്വം 
നോക്കിയത്‌ അയാളുമുമ്പില്‍ ഒരു വെല്ലുവിളി 
എടുത്തുവച്ചുകൊണ്ടാണ്‌; അത്‌ മറ്റൊന്നുമല്ല, ശിഷ്യത്വം 
സ്വീകരിക്കാനുള്ള ഒരു വെല്ലുവിളി. യുവജനങ്ങള്‍ 
ആത്യന്തികമായി ക്രിസ്തുശിഷ്യരാകുകയാണ്‌ വേണ്ടത്‌. 


യുവത്വം സഭയ്ക്ക്‌ 


വി. സിപ്രിയാന്‍ പറയുന്നതുപോലെ ഒരുവന്‍ “സഭയെ 
തന്റെ മാതാവായി സ്വീകരിച്ചാല്‍ മാത്രമേ ദൈവത്തെ 
പിതാവായി സ്വീകരിക്കാന്‍ സാധിക്കൂ”. സഭയെ 
സ്നേഹിക്കുന്ന യുവജനങ്ങളെയാണ്‌ പിതാവായ 
ദൈവത്തിനാവശ്യം. സഭയുടെ പ്രേഷിത പ്രവര്‍ത്തന 
ങ്ങളോട്‌ ആഭിമുഖ്യവും, നേതൃത്വപരമായ പങ്കാളിത്തവും 
യുവജനങ്ങള്‍ സ്വായത്തമാക്കണം. സഭയെ യുവത്വ 
പൂര്‍ണ്ണമാക്കുന്നത്‌ യുവജനങ്ങളാണ്‌. യുവജനസാന്നിദ്ധ്യ 
മില്ലാത്ത സഭാ പ്രവര്‍ത്തനങ്ങള്‍ അപൂര്‍ണ്ണങ്ങളാണ്‌. 

ഇന്ന്‌ സഭയില്‍ നിന്നും അകന്നുനില്‍ക്കുന്ന 
യുവജനങ്ങളുടെ എണ്ണം കൂടുകയാണ്‌. അതിന്‌ 
യുവജനങ്ങള്‍ക്ക്‌ അതിന്റേതായ കാരണങ്ങളുമുണ്ട്‌. 
യുവജനങ്ങളെ ആകര്‍ഷിക്കുന്ന കര്‍മ്മപദ്ധതികള്‍ 
ആവിഷ്ക്കരിക്കാനോ, യുവജനങ്ങളെ കൂടെ നിർത്താ 
നോ ചില രംഗങ്ങളില്‍ വേണ്ട്രത കഴിയുന്നില്ല എന്നതും 
വാസ്തവം തന്നെ. എങ്കിലും മാതാവായ സഭയെ 
തള്ളിപ്പറഞ്ഞുകൊണ്ട്‌ എവിടെയാണ്‌ ചെല്ലാനാവുക ? 
മാനുഷികമായ ബലഹീനതകളും കുറവുകളും 
സഭയ്ക്കുണ്ടാകുമ്പോള്‍ കൂടെ നിന്ന്‌ പരിഹരിക്കാനാണ്‌ 
യുവത്വം തയ്യാറെടുക്കേണ്ടത്‌. മാറിനിന്ന്‌ വിമര്‍ശിക്കു 
ന്നതിനുപകരം കൂടെ നിന്ന്‌ പരിപോഷിപ്പിക്കുകയാണ്‌ 
യുവജനങ്ങള്‍ ചെയ്യേണ്ടത്‌. സഭയെ പടുത്തുയര്‍ത്തുക 
എന്നത്‌ യുവത്വത്തിന്റെ കടമയാണ്‌. 


യുവത്വം സമുഹസൃഷ്ടിക്ക്‌ 
സമൂഹത്തിലെ അനീതിക്കും, അക്രമത്തിനും, 
അധര്‍മ്മത്തിനുമെതിരെ ധീരമായി പടപൊരുതുവാന്‍ 


യുവത്വത്തിനേ കഴിയൂ. “പിഴുതെറിയുവാനും, നട്ടു 
വളര്‍ത്തുവാനും, തകിടം മറിക്കുവാനും, പണിതുയര്‍ 
ത്തുവാനും വേണ്ടി അയയ്ക്കപ്പെട്ട കാലഘട്ടത്തിന്റെ 
പ്രവാചകരാണ്‌ യുവജനങ്ങള്‍. 

അപരോന്മുഖതയുടെയും പരസ്നേഹത്തിന്റെയും 
പൂര്‍ണ്ണത വിളങ്ങി നില്‍ക്കുന്നത്‌ യേശുവെന്ന 
യുവാവിലാണ്‌. യുവത്വമെന്നാല്‍ മറ്റുള്ളവര്‍ക്കു 
വേണ്ടിയുള്ള ത്യാഗോദാരമായ ജീവിതമാണെന്ന്‌ 
ക്രിസ്തു പഠിപ്പിക്കുന്നു. 

ക്രിസ്തുവിന്റെ മനോഭാവവും, അപരോന്മുഖതയു 
മാണ്‌ യുവത്വം കടംകൊള്ളേണ്ടത്‌. സമൂഹത്തോട്‌ 
സമരസപ്പെടാനല്ല, സമൂഹത്തില്‍ നിന്നും വേറിട്ടു 
നില്‍ക്കാനുമല്ല യേശു പഠിപ്പിക്കുന്നത്‌. മറിച്ച്‌ സമൂഹ 
ത്തിന്റെ ഭാഗമായി നിലനിന്ന്‌ സമത്വസുന്ദരമായ 
ദൈവരാജ്യം ഈ ഭൂമിയില്‍ കരുപ്പിടിപ്പിക്കാനുള്ള 
ദനതൃമാണ്‌ യുവജനങ്ങള്‍ കരഗതമാക്കേണ്ടത്‌. 
സമൂഹത്തിലെ എല്ലാ രംഗങ്ങളിലും യുവജനങ്ങള്‍ 
കടന്നുവന്ന്‌ ആ രംഗങ്ങളെ സംശുദ്ധമാക്കണം. കലാ 
സാംസ്ക്കാരിക-സാഹിത്യ- രാഷ്ട്രീയ രംഗങ്ങളിലെല്ലാം 
യുവജനങ്ങള്‍ കടന്നു ചെല്ലണം. എല്ലാ രംഗങ്ങളിലും 
ക്രിസ്തീയമൂല്യങ്ങള്‍ പ്രചരിപ്പിക്കണം. 

സാമൂഹിക്രപവര്‍ത്തനങ്ങളില്‍ പ്രത്യേകിച്ച്‌ ജീവ 
കാരുണ്യമേഖലയിലും യുവത്വം അതിന്റെ ചൈതന്യം 
വിതറണം. മദ്യം, മയക്കുമരുന്ന്‌, അശ്ലീലത, ലൈംഗിക 
അരാജകത്വം, അഴിമതി, നവമാധ്യമങ്ങള്‍ വിതറുന്ന 
മൂല്യച്യുതി, അസമത്വം, അക്രമരാഷ്ട്രീയം, വിഭാഗീയത 
തുടങ്ങിയവക്കെതിരെ ധാര്‍മ്മികതയുടെ ചാട്ടവാറേന്തു 
വാന്‍ യുവജനങ്ങൾക്കു കഴിയണം. 


നിസംഗത 


നിസംഗതയാണ്‌ ഇന്നത്തെ യുവത്വം നേരിടുന്ന 
ഏറ്റവും വലിയ വെല്ലുവിളി. ഒന്നിനോടും പ്രതിബന്ധത 
യില്ലാത്ത യുവജനങ്ങള്‍ ഇന്ന്‌ വര്‍ദ്ധിച്ചുവരുന്നു. 


^ 
^ 
7 
5 
Yj 
5 
5 
5 
Yj 
5 
5 
5 
Yj 
7 
7 
5 
7 


LLL 


പല കാര്യങ്ങളിലേക്കും യുവത്വം വലിച്ചിഴക്കപ്പെടുന്നു. 
രാഷ്ട്രീയമായ ചില ലക്ഷ്യങ്ങള്‍ നേടിയെടുക്കുന്ന 
തിനുള്ള ചട്ടുകമായി യുവജനങ്ങളെ ചില LB 
ശക്തികള്‍ മാറ്റിയെടുക്കുന്നു. പണം സമ്പാദിക്കു 
ന്നതിനും, സുഖലോലുപതയ്ക്കും വേണ്ടി എവിടെയും 
ചെന്നു ചേക്കേറാനുള്ള ഇന്നത്തെ യുവത്വത്തിന്റെ 
അടങ്ങാത്ത അഭിവാഞ്ചയും ആപത്കരമാണ്‌. 

ആത്യന്തികമായി യുവത്വം നന്മയുള്ള താണ്‌. 
അവരിലെ നന്മയെ കണ്ടെത്തി പ്രോത്സാഹിപ്പി 
ക്കുന്നതില്‍ ഇന്നത്തെ മുതിര്‍ന്ന തലമുറ പരാജയ 
പ്പെടുന്നു. അസ്തിത്വപ്രതിസന്ധിയും യുവത്വം നേരിടുന്ന 
ഒരു വെല്ലുവിളിതന്നെയാണ്‌. കുടുംബത്തിലും, സഭയിലും, 
സമൂഹത്തിലും വൃക്തമായ ഒരു സ്ഥാനം യുവ 
ജനങ്ങള്‍ക്ക്‌ നല്‍കിയേതീരു! യുവജന പരിശീലകര്‍ 
അവരെ കുറ്റം വിധിക്കുന്നവരാകരുത്‌. നാലുപാടുനിന്നും 
വിമര്‍ശനങ്ങളേറ്റ്‌ യുവത്വം തളര്‍ന്നു വീഴുമ്പോള്‍, 
നിരുപാധിക സ്‌നേഹം പങ്കുവെച്ചുകൊടുക്കുന്ന 
പ്രചോദകരാകണം യഥാര്‍ത്ഥ യുവജനപരിശീലകര്‍. 

ക്രിസ്മസിനുവേണ്ടി ഒരുങ്ങുന്ന ഈ കാലഘട്ടത്തില്‍ 
യുവത്വത്തെ നമ്മുക്ക്‌ കൂടുതല്‍ സമ്പന്നമാക്കാം. 
വിശുദ്ധിയും, പ്രതിബദ്ധതയും നിറഞ്ഞ യുവത്വമാണ്‌ 
ഏറ്റവും സമ്പന്നം. 

ക്രിസ്തുവിനെ യുവജനങ്ങള്‍ സ്വായത്തമാക്കട്ടെ. 
അവിടുത്തെപ്പോലെ എല്ലാവര്‍ക്കും എല്ലാമായി യുവത്വം 
എരിയട്ടെ. അവിടുത്തെ കരുണയുടെയും നന്മയുടെയും 
മനോഭാവം യുവജനങ്ങള്‍ ഉള്ളില്‍ പേറട്ടെ. നോമ്പാ 
ചരണം വിശുദ്ധിയിലേയ്ക്കുള്ള ഒരു തിരിച്ചുപോക്കാ 
AOS. നവമാധ്യമങ്ങളെ നന്മക്കായി ഉപയോഗി 
ക്കാനുള്ള ്രരണ ഈ നേമ്പുകാലം നമ്മില്‍ വര്‍ഷിക്കട്ടെ. 
അങ്ങനെയെങ്കില്‍ ക്രിസ്തു പ്രോജ്ജ്വലിക്കുന്ന ഒരു 
യുവത്വം എല്ലാ യുവജനങ്ങള്‍ക്കും സ്വന്തമാക്കാം. 


7 , 


Foaroan കാഹളം - ജൂണ്‍ 2016 


പപ്പ 


QQ QQ WG, 


SS 


7 
ഥ്‌ 


ക്രൈസ്തവ കാഹളം - ജൂണ്‍ 2016 


Ajo 


മനസാക്ഷി 
സ 
വികസിക്കാഞ്ഞാല്‍ 


ഒരു ഘട്ടത്തിലെത്തി വളര്‍ച്ച മുരടിച്ചുപോയ ചില 
മനുഷ്യരുണ്ട്‌. വളര്‍ച്ചയുടെ ഒന്നോ രണ്ടോ വശങ്ങളാണ്‌ 
ഇങ്ങനെ നിന്നുപോകുന്നത്‌. ശാരീരികവളര്‍ച്ച മാത്രം 
നിന്നുപോകുകയും മാനസികവളര്‍ച്ച പൂര്‍ണ്ണമാകുകയും 
ചെയ്യുന്നവരുണ്ട്‌. മറിച്ചുളളവരും ഉണ്ട്‌. ഇവരെയൊക്കെ 
തിരിച്ചറിയാന്‍ എളുപ്പമാണ്‌, പ്രത്യേകിച്ചും ശാരീരികവ 


ളര്‍ച്ച നിന്നു പോയവരെ. എന്നാല്‍ മനസ്സാക്ഷിയുടെ 
വളര്‍ച്ച മാത്രം നിന്നു പോയവരെ തിരിച്ചറിയാന്‍ അത്ര 
എളുപ്പമല്ല. തന്നെയുമല്ല അവരെ സഹായിക്കുവാന്‍ മറ്റു 
ളളവര്‍ക്ക്‌ കഴിയാതെപോവുകയും ചെയ്യും. ഇത്തരക്കാര്‍ 
സമൂഹത്തിനു വരുത്തിവയ്ക്കുന്ന ആഘാതം ഒട്ടും 
ചെറുതല്ല. അതുകൊണ്ട്‌ സോഷിയോപാത്ത്‌ എന്നാണ്‌ 
മനശ്ലാസ്ര്രജ്ഞന്മാര്‍ ഇവരെ വിളിക്കുന്നത്‌. 


ര്രവൃത്തികളിലെ ശരി തെറ്റുകള്‍ തിരിച്ചറിയാന്‍ 
സാധിക്കാത്തവരാണിവര്‍. തെറ്റുകളിലെ ഗുരുലഘുവ്യ 
ത്യാസങ്ങളും അവര്‍ക്കറിഞ്ഞുകൂടാ. വര്‍ണ്ണാന്ധത എന്ന 
പേരിലറിയപ്പെടുന്ന ന്യൂനതയ്ക്കു സമാനമായ ഒരുതരം 
ധാര്‍മ്മികാവസ്ഥയാണിത്‌. 

എന്തും ചെയ്യാന്‍ മടിയില്ലാത്ത ഇക്കൂട്ടര്‍ ധൈര്യശാ 
ലികളാണ്‌ തങ്ങളെന്നാണ്‌ കരുതുന്നത്‌. വൈരാഗ്യം 
കൊണ്ട്‌ വെറളി പിടിച്ചവര്‍പോലും ചെയ്യാനറയ്ക്കുന്ന 
കടുംകൈകള്‍ അനായാസം ഇവര്‍ ചെയ്തുകൂട്ടും. 


ഡോ. ജോണ്‍ ഇലഞ്ഞിമണ്ണില്‍ 


എന്നിട്ട്‌ ഒരു മനസ്സാക്ഷിക്കുത്തുമില്ലാതെ ഒഴുക്കന്‍ മട്ടില്‍ 
ജീവിച്ചുപോകും. ഇക്കാരണം കൊണ്ട്‌ സമൂഹം ഇക്കു 
S60 ഭയക്കും. അവര്‍ക്കെതിരായി ഒന്നും ചെയ്യാതെയും 
പറയാതെയും അവര്‍ സ്വരക്ഷ ഉറപ്പാക്കും. അതോടെ 
തങ്ങള്‍ ശക്തരാണെന്ന്‌ ഇവര്‍ ധരിച്ചു വശാകും. ഈ അവ 
സ്ഥയെ ഒരു സാമര്‍ത്ഥ്യമായിത്തന്നെ അവരും അവരുടെ 
സില്‍ബന്ധികളും കരുതിത്തുടങ്ങും. 


വെല്ലുവിളിച്ചും വീമ്പിളക്കിയുമായിരിക്കില്ല ഇവരുടെ 
കടുംകൈകള്‍. അവയ്ക്കിരയാകുന്നവരോട്‌ ഈ പ്രയോ 
ഗത്തിനു മുന്‍പും പിന്‍പും സാധാരണപോലെ പെരുമാ 
റിയെന്നിരിക്കും. രാത്രിയില്‍ ഭര്‍ത്താവിനെ വെട്ടിക്കൊ 
ന്നിട്ട്‌ വെളുപ്പിന്‌ ഭാര്യയെ സഹായിക്കാന്‍ കൂടിയെന്നിരി 
ക്കും. സല്‍പ്രവ്യത്തികളെന്നു സമൂഹം കരുതുന്ന കുറെ 
കാര്യങ്ങളും അവര്‍ ചെയ്യും, ധാര്‍മ്മികപ്രേരിതമായല്ലാ 
തെ. അതുമൂലം സമൂഹം ഇവരെ ഏറെ ആദരിച്ചെന്നും 
ആശ്രയിച്ചെന്നും വരാം. തങ്ങള്‍ വലിയവരാണെന്ന മെഗ 
ലോമാനിയാ ഭാവവും അങ്ങനെ ഇവര്‍ക്കുണ്ടാകുന്നു. 


മനസ്സാക്ഷി വികസിക്കാതെ പോയതാണ്‌ ഇതിന്റെ 
യൊക്കെ കാരണമെന്ന്‌ അവരെ പറഞ്ഞു ബോദ്ധ്യപ്പെ 
ടുത്താന്‍ പ്രയാസമാണ്‌. വളര്‍ച്ചയുടെ മറ്റിനങ്ങളിലെ മുര 
ടിപ്പിന്‌ ഇരയായവര്‍ക്ക്‌ അവരുടെ ന്യൂനത എളുപ്പത്തില്‍ 
മനസ്സിലാകും. എന്നാല്‍ സോഷിയോപ്പാത്തിന്‌ ആ 
സൌകര്യം ഉണ്ടാവില്ല. 


ധര്‍മ്മാന്ധര്‍ സ്വന്തം പ്രയത്നം കൊണ്ട്‌ ജീവിക്കുന്ന 
വരല്ല. കള്ളം പറയാനും പ്രവര്‍ത്തിക്കാനും പ്രത്യേക കഴി 
വുള്ളവരാണവര്‍. അതിനവര്‍ക്ക്‌ യാതൊരു ഉളുപ്പു (മന 
സ്സാക്ഷിക്കുത്ത്‌)മില്ല. ആ കഴിവുപയോഗിച്ചാണവര്‍ ജീവി 
താവശ്യങ്ങള്‍ നിറവേറ്റുന്നത്‌; അതും ആര്‍ഭാടമായിത്ത 
ന്നെ. വേണ്ടപ്പെട്ടവരുടേയും പാവപ്പെട്ടവരുടേയും 
വസ്തുവകകള്‍ ചതിച്ചും വരകബുദ്ധിയുപയോഗിച്ചും 
കൈവശപ്പെടുത്തി അതുപയോഗിച്ച്‌ മോടിയായി കഴി 
യും. ആരെന്തു പറയുമെന്നോ വിചാരിക്കുമെന്നോ ചിന്ത 
യില്ല. എന്തെങ്കിലുമൊക്കെ ന്യായീകരണങ്ങള്‍ 
എപ്പോഴും അവരുടെ നാവിന്‍തുമ്പിലുണ്ടായിരിക്കും. 


എങ്കിലും അവരുടെ കടുംകൈകള്‍ ശിക്ഷിക്കപ്പെടാ 
വുന്നവയാണെന്ന്‌ അവര്‍ക്കറിയാം. എന്നാല്‍ അധികാ 
രികളെ ഭീഷണിപ്പെടുത്തിയും സാക്ഷികളെ വിരട്ടിയും 
മറ്റുമാണ്‌ അവരതിനെ നേരിടുന്നത്‌. അതിലവര്‍ കുറെ 
യൊക്കെ വിജയിക്കുകയും ചെയ്യുന്നതോടെ അവരുടെ 
ധാര്‍മ്മികാന്ധത ഉറച്ചു പോകുകയാണ്‌. 


ലഹരി വിമോചന ധ്യാനം 


പ്രൊഫ. ജോര്‍ജ്‌ ജോസഫ്‌ കൊച്ചുപുരയ്ക്കല്‍ 


ലഹരിയെന്ന മഹാവിപത്തിനെതിരെയുള്ള പോരാട്ടം 
ഓരോ മനുഷ്യന്റെയും പോരാട്ടമാണ്‌. സ്വന്തം 
ശക്തികൊണ്ട്‌ ആര്‍ക്കും ലഹരിയുടെ അടിമത്തത്തില്‍ 
നിന്ന്‌ മോചനം നേടാന്‍ സാധിക്കുകയില്ല. 
ലഹരിക്കടിമകളായ സഹോദരങ്ങള്‍ക്ക്‌ ആവശ്യമായ 
ചികിത്സ നല്‍കണം. രണ്ടു തരം ചികിത്സകളാണ്‌ ഇന്ന്‌ 
നിലവിലുള്ളത്‌. 1). ലഹരി വിമോചന ധ്യാനം 2.) ഡി- 
അഡിക്ഷന്‍ ചികിത്സ. ഈ ലക്കത്തില്‍ ലഹരി വിമോചന 
ധ്യാനത്തിന്റെ വിവിധ വശങ്ങള്‍ പരിശോധിക്കാം. 


“അനര്‍ത്ഥകാലത്ത്‌ എന്നെ വിളിച്ചപേക്ഷിക്കുക 
ഞാന്‍ നിന്നെ മോചിപ്പിക്കും.നീ എന്നെ മഹത്വ 
പ്പെടുത്തുകയും ചെയ്യും.”(സങ്കീര്‍ത്തനം :50/15) എന്ന 
“വചനം നമ്മെ ഓര്‍മിപ്പിക്കുന്നു. ദൈവത്തിന്‌ ഒന്നും 
അസാധ്യമല്ല. (ലൂക്ക:1/37) കേരളത്തിലെ അറിയപ്പെടുന്ന 
ധ്യാനഗുരുവും ലഹരിവിമോചനധ്യാനത്തിന്റെ 
തുടക്കക്കാരനുമായ ഫാ.ജോര്‍ജ്‌ പനക്കല്‍ വി.സി. 
പറയുന്നു: “സ്വന്തം ശക്തികൊണ്ട്‌ മദ്യാസക്തന്‌ 
മദ്യപാനശീലം ഉപേക്ഷിക്കുക അസാധ്യമാണ്‌. 


ഡോ. ജോജുജോണ്‍ വടക്കേടത്ത്‌ 


അതുകൊണ്ട്‌ സ്വയാശ്രയത്തിന്റെ ബന്ധനത്തില്‍ 
നിന്ന്‌ മോചനം നേടി, ദൈവത്തില്‍ പൂര്‍ണമായി 
ആശ്രയിച്ചാല്‍ ദൈവം ലഹരിക്കടിമപ്പെട്ടവര്‍ക്ക്‌ 
വിടുതല്‍ നല്‍കുക തന്നെ ചെയ്യും.” കേരളത്തിലെ പല 
ധ്യാനക്രേന്ദങ്ങളിലും ലഹരിവിമോചന കുടുംബ 
നവീകരണ ധ്യാനങ്ങള്‍ നടത്തപ്പെടുന്നു. ഏഴോ എട്ടോ 
ദിവസം നീണ്ടു നില്‍ക്കുന്ന ധ്യാനങ്ങളിലൂടെ അനേകര്‍ 
ലഹരി വിമോചനം നേടി സാക്ഷ്യജീവിതം നയിക്കുന്നു. 


ലഹരിവിമോചനധ്യാനത്തില്‍ വചനശുശ്രൂഷയും, 
വി.കുമ്പസാരവും, വി.കുര്‍ബാനയും, കൌണ്‍സി 
ലിംഗ്‌ ശുശ്രൂഷയും, മദ്യാസക്തിരോഗത്തെപ്പറ്റിയുള്ള 
വിദഗ്‌ ദരുടെക്ലാസുകളും അഭിഷേകശുശ്രൂഷയും, 
വിടുതല്‍ശുധ്രൂഷയും, അനുഭവസാക്ഷ്യങ്ങളുമാണ്‌ 
ഒരുക്കിയിരിക്കുന്നത്‌. ഈ ശുശ്രൂഷകളിലൂടെ 
കടന്നുപോകുന്ന ഒരു വ്യക്തി പുതുസൃഷ്ടിയായി 
മാറുന്നു. 

വി.ബൈബിളിലെ എസെക്കിയേലിന്റെ പുസ്തകം 
37-00 അധ്യായത്തില്‍, തകര്‍ന്ന അവസ്ഥയില്‍ നിന്നും 


രാഷ്ട്രീയക്കാരുടെയിടയില്‍ ഇത്തരക്കുരുണ്ട്‌. അങ്ങ 
നെയല്ലാത്ത രാഷ്ര്രീയക്കാര്‍പോലും ഇവരെ സില്‍ബ 
ന്ധികളാക്കി കൂടെ നിര്‍ത്തും. തുടര്‍ന്നുള്ള കാര്യങ്ങള്‍ 
സാധാരണക്കാര്‍ക്ക്‌ സുപരിചിതങ്ങളാണ്‌. 


ഗുണ്ടകളെന്നും വാടകക്കൊലയാളികളെന്നും ക്വട്ടേ 
ഷന്‍കാരെന്നും മറ്റും അറിയപ്പെടുന്നവര്‍ ഇക്കൂട്ടരുടെയി 
ടയിലുണ്ട്‌. കവലച്ചട്ടമ്പികളുമുണ്ട്‌. എന്നാല്‍ മാന്യന്മാ 
രെപ്പോലെ ജീവിക്കുന്ന കുറെപ്പേരുമുണ്ട്‌. ആദ്യത്തെ 
കൂട്ടരെ തിരിച്ചറിയാനും അവരുടെ ഇരയാകാതെ അകന്നു 
നില്‍ക്കാനും ആളുകള്‍ക്കു സാധിക്കും. എന്നാല്‍ 
ആട്ടിന്‍തോല്‍ധാരികളായ രണ്ടാമത്തെ കൂട്ടരെ തിരിച്ച 
റിയാനാകാതെ പ്രയാസങ്ങളില്‍ സഹായത്തിന്‌ അവരെ 
ത്തന്നെ സമീപിക്കാനും ആളുകള്‍ തയ്യാറാവുന്നു. 


വേണ്ടപ്പെട്ടവരുടെയും സില്‍ബന്ധികളെയും പിതൃ 
സ്ഥാനീയരെയും ഉപകാരികളെയുമൊക്കെ ഈ WMI 
qud ഉപദ്രവിക്കും. അവര്‍ക്കു വീണ്ടുവിചാരമില്ല. പുന 
രാലോചനയില്ല. അനുഭവജ്ഞാനവും വിവേകവും ഒന്നു 
മില്ല. ഒരുപ്പോക്കെന്ന്‌ പരിണിത്രപജ്ഞര്‍ പറയുന്ന 
ഒരൊറ്റ സവിശേഷത മാത്രം. 


ഈ സ്വഭാവവുമായി ഒട്ടുവളരെ ഏടാകൂടങ്ങളില്‍ 
അവര്‍ ചെന്നുപാടും. അവയെ ധാര്‍മ്മികമായി അവലോ 
കനം ചെയ്യാത്തതുകൊണ്ട്‌ പശ്ചാത്താപവും തിരു 
ത്തലും ക്ഷമപറയലും ഒന്നുമില്ലാതെ അവര്‍ ജീവിച്ചു 
പോകും. കുടുക്കുകളില്‍പ്പെടുമ്പോള്‍ കുതറുക, കുട 
യുക, അതിനെപ്പറ്റിത്തന്നെ വീമ്പു പറയുക..... ഇതാണ 
വരുടെ രീതി. 


ഇത്തരക്കാരുടെ അന്ത്യം ദാരുണമായിരിക്കുമെന്നതിന്‌ 
സംശയമില്ല. സാമ്പത്തികപരാജയം അന്ത്യ നാളുകളില്‍ 
ഉറപ്പാണ്‌. കുടുംബക്ഷയവും തീര്‍ച്ചയായ കാര്യമാണ്‌. 
ഇതൊക്കെയായാലും പശ്ചാത്താപമോ കുമ്പസാരമോ 
ഒന്നുമില്ലാതെ ഒരു ദിവസം അവരും കടന്നുപോകും. qua) 
ഹത്തെ വിറപ്പിച്ച്‌ കുറേപ്പേരുടെ ശാപവും വാങ്ങി 
അതൊന്നും കാര്യമാക്കാതെ സാമൂഹികവ്യവസ്ഥിതിയെ 
കൊഞ്ഞനം കുത്തി ധര്‍മ്മാന്ധരും കടന്നുപോകും. 


m 


PD കൈന്തവ കാഹളം - ജൂണ്‍ 2016 


ക്രൈസ്തവ കാഹളം - ജൂണ്‍ 2016 


വചനാഭിഷേകത്തിലൂടെയും പരിശുദ്ധാത്മ അഭിഷേക 


ത്തിലൂടെയും ഒരുവന്‍ ജീവന്‍ പ്രാപിക്കുന്നത്‌ 
എങ്ങനെയെന്ന്‌ നാം വായിക്കുന്നു.എസെക്കിയേലിന്‌ 
ദൈവമായ കര്‍ത്താവ്‌ അസ്ഥികളുടെ താഴ്വരയുടെ ഒരു 
ദര്‍ശനം കൊടുത്തു. ദൈവം പറഞ്ഞതനുസരിച്ച്‌ 
പ്രവാചകന്‍ അസ്ധഥിക്കൂമ്പാരങ്ങള്‍ക്കു ചുറ്റും നടന്നു. 
അപ്പോള്‍ കര്‍ത്താവ്‌ ചോദിച്ച,” മനുഷ്യപുര്താ ഈ 
അസ്ഥികള്‍ക്കു ജീവന്‍ പ്രാപിക്കാനാകുമോ? 
(എസെക്കിയേല്‍: 37/3) പ്രവാചകന്‍ പ്രതിവചിച്ചു. 
“കര്‍ത്താവേ അങ്ങേക്ക്‌ എല്ലാം അറിയാമല്ലോ. 
ഞാനെന്തു പറയാനാണ്‌.” അപ്പോള്‍ കര്‍ത്താവ്‌ 
എസെക്കിയേലിനോടു പറഞ്ഞു. " നീ ഈ അസ്ഥി 
കളോട്‌ വചനം പ്രഘോഷിക്കുക.” എസെക്കിയേല്‍ 
്രവാചകന്‍ അസ്ഥികളോടു വചനം പ്രഘോഷിച്ച 
പ്പോള്‍ അസ്ഥികള്‍ കൂടിച്ചേര്‍ന്നു. അവയില്‍ ഞരമ്പുകള്‍ 
വച്ച്‌ പിടിപ്പിക്കപ്പെട്ടു. മാംസം വളര്‍ന്നു. തൊലികൊണ്ടു 
പൊതിയപ്പെട്ടു. എന്നാല്‍ അവയ്ക്കു ജീവനുണ്ടാ 
യിരുന്നില്ല. കര്‍ത്താവ്‌ കല്പിച്ചതു പ്രകാരം 
ആത്മാവിനോടു ഈ രൂപങ്ങളില്‍ വന്നു വീശുക എന്നു 
എസെക്കിയേല്‍ പ്രവചിച്ചു. “അപ്പോള്‍ ജീവശ്വാസം 
അവരില്‍ പ്രവേശിച്ചു .അവര്‍ ജീവന്‍ പ്രാപിച്ചു. ഒരു 
വലിയ സൈന്യത്തെപ്പോലെ അവര്‍ എഴുന്നേറ്റ്‌ 
നിന്നു.””(എസെക്കിയേല്‍:37/10) AMLO തകര്‍ന്ന 
വ്യക്തിയാണെങ്കിലും വചനത്തിന്റെ അഭിഷേകവും 
പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും ലഭിക്കുമ്പോള്‍ 
അവന്‍ പുതു സൃഷ്ടിയായി മാറുന്നു. 

മദ്യാസക്തി ഒരു രോഗമാണ്‌. ഈ രോഗത്തിന്‌ 
ശാശ്വതപരിഹാരമായ ഒരു മരുന്നും കണ്ടു 
പിടിക്കപ്പെട്ടിട്ടില്ല. ഒരിക്കല്‍ മദ്യാസക്തന്‍ ജീവിതകാലം 
മുഴുവന്‍ മദ്യാസക്തനായി തുടരും. എന്നാല്‍ മദ്യാസക്തി 
നിയന്ത്രിച്ച്‌ നിര്‍ത്താന്‍ സാധിക്കും. അതിന്‌ പിതാവായ 
ദൈവം പ്രത്യേകമായി അധികാരപ്പെടുത്തിയ 
മഹാവൈദ്യനായ യേശുമിശിഹായുടെ അടുത്തു 
പോവുക തന്നെ ചെയ്യണം. “അന്ധര്‍ക്കു കാഴ്ച 
നല്‍കുന്നതിനും തടവുകാരെ കാരാഗൃഹത്തില്‍ 
നിന്നും അന്ധകാരത്തിലിരി ക്കുന്നവരെ ഇരുട്ടറയില്‍ 


നിന്നും മോചിപ്പിക്കുന്നതിനും വേണ്ടി 
ഞാന്‍ നിന്നെ ജനത്തിനു ഉടമ്പടിയും 
ജനതകള്‍ക്കു പ്രകാശവുമായി നല്‍കി 
യിരിക്കുന്നു.” (ഏശയ്ു:42/7). പാപകരമായ 
മാര്‍ഗ്ഗങ്ങള്‍ പിന്തുടര്‍ന്ന്‌ ചിലര്‍ രോഗി 
കളായിത്തീര്‍ന്നു. തങ്ങളുടെ അതിക്രമ 
ങ്ങളാല്‍ അവര്‍ ദുരിതത്തിലായി.” 
(സങ്കീര്‍ത്തനം:107/17) “അപ്പോള്‍ തങ്ങളുടെ 
കഷ്ടതയില്‍ അവര്‍ നിലവിളിച്ചുപേക്ഷിച്ചു. 
അവിടുന്ന്‌ അവരെ ഞെരുക്കങ്ങളില്‍ നിന്നു 
രക്ഷിച്ചു.അവിടുന്ന്‌ വചനമയച്ച്‌ അവരെ 
സാഖ്യമാക്കി. വിനാശത്തില്‍ നിന്നും 
വിടുവിച്ചു.” (സങ്കീര്‍ത്തനം:107/19,20) “മരുന്നോ 
ലേപനാഷധമോ അല്ല എല്ലാവരെയും സുഖ 
പ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ്‌ അവരെ 
സുഖപ്പെടുത്തുന്നത്‌. ” (ജ്ഞാനം :16/12) 

എല്ലാ മനുഷ്യരും ആനന്ദം, സന്തോഷം, സുഖം 
എന്നിവ അന്വേഷിക്കുന്നു. പല രീതിയില്‍ നാം പരിശ്ര 
മിക്കുന്നു.നമ്മുടെ ആത്മാവിന്റെ മണവാളനായ യേശു 
വിന്റെ അടുത്ത്‌ നിന്നു മാര്രമേ നമുക്ക്‌ യഥാര്‍ത്ഥ 
ആനന്ദം കിട്ടൂ. വചനം ഓര്‍മ്മിപ്പിക്കുന്നു. “നിങ്ങള്‍ 
വീഞ്ഞ്‌ കുടിച്ച്‌ ഉന്മത്തരാകരുത്‌. അതില്‍ ദുരാസക്തി 
യുണ്ട്‌. മറിച്ച്‌ ആത്മാവിനാല്‍ പൂരിതരാകുവിന്‍. (എ 
ഫേസോസ്‌:5/18) വിശുദ്ധ അഗസ്തീനോസ്‌ പറയുന്നു 
“എന്റെ ദൈവമേ എന്റെ ആത്മാവിനെ അങ്ങ്‌ അങ്ങേ 
യ്ക്കായി സൃഷ്ടിച്ചു. അങ്ങയിലെത്തുന്നതുവരെ അത്‌ 
അസ്വസ്ഥമായിരിക്കും.” 


ലഹരി മോചന ധ്യാനം നടക്കുന്ന കേന്ദ്രങ്ങള്‍ 
1. ഡിവൈന്‍ ധ്യാനകേന്ദ്രം,ചാലക്കുടി,ഇംഗ്ലീഷ്‌ സെക്ഷന്‍ 
തിരുവനന്തപുരം ജില്ലാ കോര്‍ഡിനേനുര്‍- 
ഫോണ്‍:ബ്ര. ജോര്‍ജ്ജ്‌ ജോസഫ്‌ 9745611324 
2. പ്രോവിഡന്‍സ്‌ റിന്യൂവല്‍ സെന്റെര്‍, 
കുന്നന്താനം പത്തനംതിട്ടജില്ല. 
ഫോണ്‍:0469 2693413, 2690414 
3. ആത്മജ്യേതി പാസ്റ്ററല്‍ സെന്റെര്‍, 
അടിമാലി ഇടുക്കി ജില്ല. 
ഫോണ്‍ : 04864 -222632, 9495254473 
4. ഇമ്മാനുവല്‍ റിന്യൂവല്‍ സെന്റെര്‍ തമ്പലക്കാട്‌ 
കാഞ്ഞിരപ്പള്ളി കോട്ടയെ ജില്ല. 
ഫോണ്‍ : 0482 8217476, 9605437377 
5. നിര്‍മ്മല്‍ ഗ്രാം,കോതമംഗലം ഇടുക്കിജില്ല. 
ഫേണ്‍ : 0485 2570187, 9847915257 
6. സെന്റെ മേരീസ്‌, ചാത്താംങ്കോട്ടുനട, 
കോഴിക്കോട്‌ ജില്ല. 
ഫോണ്‍ : 0496 2566670, 9605330642 
7. “മുക്തി” ലഹരി മോചന ധ്യാനം 
തിരുവനന്തപുരംലത്തീന്‍അതിരൂപത,അനുഗ്രഹാഭവന്‍, 
മേനംകുളം 
പ്രദര്‍ ഡേവിഡ്‌ -ഫോണ്‍ : 9400820818 


(അടുത്ത ലക്കത്തില്‍ :- “നിലനില്പിന്റെ രഹസ്യങ്ങള്‍. ”) 


സി. ഫിലോ പ്ലാക്കല്‍പുത്തന്‍പുരം എസ്‌. എച്ച്‌. 


ഫാ. ജോണ്‍ കുഴിനാപ്പുറത്ത്‌ 


പീറ്റര്‍ സി. എബ്രഹാം 
പ്രേഷിതദീപം, 
(രണ്ടാംപതിപ്പ്‌ ) 
മലങ്കര കാത്തലിക്‌ പബ്ലിക്കേഷന്‍സ്‌, തിരുവനന്തപുരം 2016 


1930 സെപ്റ്റംബര്‍ 20 ന്‌ മാര്‍ ഈവാനിയോസ്‌ തിരുമേനിയോടൊപ്പം കത്തോലിക്കാ 
സഭയിലേക്ക്‌ പുനരൈക്യപ്പെട്ട്‌ പുനരൈകൃത്തിന്റെ പിള്ളത്തൊട്ടിലില്‍ പിറന്ന ആദ്യ 
വൈദികനെന്ന പേരിന്‌ അര്‍ഹനായ ബഹുമാനപ്പെട്ട വലിയ ജോണച്ചനെ (ഫാ. ജോണ്‍ 
കുഴിനാപ്പുറത്ത്‌ OIC) പരിചയപ്പെടുത്തുകയാണ്‌ പ്രേഷിതദീപത്തില്‍ ഗ്രന്ഥകര്‍ത്താവായ 
ശ്രീ. പീറ്റര്‍ സി. എബ്രഹാം. വെറുമൊരു പരിചയപ്പെടുത്തല്‍ മാത്രമല്ല ഇത്‌. ബഹുമാനപ്പെട്ട 
ജോണച്ചന്റെ വ്യക്തിജീവിതത്തെ വായനകാരന്‍ മുന്‍പില്‍ തുറന്നുവയ്ക്കുകയാണിവിടെ. 
കണ്ണുകളെ അസ്വസ്ഥമാക്കുന്ന കടുംനിറങ്ങളൊന്നും ഇവിടെ കാണില്ല. കണ്ണിനും 
മനസ്സിനും ഉണര്‍വ്വും ഉന്മേഷവും നല്‍കുന്ന ഇളം നിറങ്ങളാണ്‌ ഈ വിശുദ്ധജീവിതത്തെ 
ചിത്രീകരിക്കുവാന്‍ ഗ്രന്ഥകര്‍ത്താവ്‌ ഉപയോഗിച്ചിരിക്കുന്നത്‌. ലളിതവും അത്യന്തം 
വിശുദ്ധവുമായ ഒരു താപസജീവിതത്തിന്റെ അത്യന്തം ഹൃദയഹാരിയായൊരു വാങ്മയ 
ചിത്രീകരണം. 


പെട്ടെന്നൊരു ദിവസം ആവരണം ചെയ്ത മേഘപടമല്ല വിശുദ്ധി എന്ന്‌ വലിയ 
ജോണച്ചന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. ആത്മീയ സാക്ഷാത്കാരത്തിന്റെ വഴികള്‍ 
ആത്മപരിത്യാഗത്തിന്റേതാണെന്ന്‌ ചെറുപ്പത്തിലെ തന്നെ മനസ്സിലാക്കി ര്രതശുദ്ധമായ 
ആ ജീവിതത്തെ ഈ പുസ്തകത്തിന്റെ ഏടുകളില്‍ നമുക്ക്‌ തൊട്ടറിയാം. 

മാര്‍ ഈവാനിയോസ്‌ എന്ന പുണ്യപിതാവും ഒപ്പം നിന്നവരും കടന്നുപോകേണ്ടിവന്ന, 
തീര്രവേദനകളും ഞെരുക്കുന്നതു വായനക്കാരന്റെ കണ്ണുകളെ ഈറനണിയിക്കുക തന്നെ 
ചെയ്യും. കൈയിലെടുത്താൽ, ഈ പുസ്തകം വായിച്ചുതീര്‍ക്കാതെ മാറ്റിവെയ്ക്കില്ല. 
നാലാഞ്ചിറയിലെ ബഥനി ആശ്രമത്തില്‍ നിന്ന്‌, 80-90 വയസ്സിലും സൈക്കിള്‍ ചവിട്ടി, 
പുലയനാര്‍കോട്ടയിലെ പാവങ്ങളുടെ അടുത്തേക്ക്‌ പോകുന്ന, ആ വിശുദ്ധതാപസന്റെ 
ചിത്രം ഈ പുസ്തകം നമ്മുടെ മുന്‍പില്‍ ഉയര്‍ത്തിക്കാണിക്കും. 


ജോണച്ചന്റെ അധികമാര്‍ക്കും പരിചിതല്ലാത്ത ആ കാവ്യപ്രതിഭ കൂടി ഗ്രന്ഥകാരന്‍ 

അനാവരണം ചെയ്യുന്നുണ്ടിവിടെ. എത്രയോ പ്രാവശ്യം, ദിവ്യകാരുണ്യസന്നിധിയിലിരുന്ന്‌, 
മനം നിറഞ്ഞ്‌ പാടിയിട്ടുള്ള ചില ഈരടികള്‍ അത്‌ ഈ ജോണച്ചന്റേതാണെന്ന അറിവ്‌ 
ലഭിച്ചത്‌ ഈ പുസ്തകം വായിച്ചപ്പോഴാണ്‌. 

യേശു എന്നൊരു മധുരനാമത്തെ 

ഞാനെന്നും പുജിക്കും.............. 

യേശുവെ നിന്റെ രാഗം മാത്രമെ 

എന്റെ വീണയില്‍ മീട്ടാവു 


ഈ വരികള്‍ എഴുതിയ ജോണച്ചനിലെ കവി, ഒരു വെറും കവിയല്ല, ഒരു മിസ്റ്റിക്ക്‌ 
കവി തന്നെയാണ്‌. 

ആയിരത്തിതൊള്ളായിരത്തി എണ്‍പതുകളില്‍, എന്റെ അത്മീയജീവിതത്തെ 
പ്രകാശിപ്പിച്ച ആ വിശുദ്ധ സാന്നിദ്ധ്യം ഈ പുസ്തകത്തില്‍ ഞാന്‍ ഒരിക്കല്‍കൂടി കണ്ടു, 
കേട്ടു, അനുഭവിച്ചു. അല്‍ത്താരയിലേക്ക്‌, ഈ വിശുദ്ധപുഷ്പവും എത്രയും വേഗം 
ഉയര്‍ത്തപെടട്ടെ എന്ന്‌ ആശംസിക്കുന്നു. 


FA) കൈന്തവ കാഹളം - ജൂണ്‍ 2016 


a Cardinal Cleemis 


seama School of Management Studies 


DEVOTED TO ETHI 


MAR IVANIOS VIDYA NAGAR, NALANCHIRA 
THIRUVANANTHAPURAM -695015, KERALA, INDIA. 


Unique blend of Quality Education and 
Professional Training in Management 
"Devoted to Ethics €& Excellence" 


& 
Mar Baselios College Of Engineering & Technology, Trivandrum. 


CCSMS admissions 2016 open for full time 
Two Year MBA (Affiliated to CUSAT, Approved by AICTE) 


Valid CMAT/MAT/CAT/XAT /KMAT score 
Eligibility: ^ Aggregate 50% pass for degree programme 
Final year students can also apply 


For further details: Admission Coordinator 
Cardinal Cleemis School of Management Studies 
Mar Ivanios Vidya Nagar, Nalanchira P.O, Thiruvananthapuram-695 015, Kerala, India. 
Tel: +91 471 - 2544770, 6066620, 9446342470 


Hostel Facilities Available 


ക്രൈസ്തവ കാഹളം - ജൂണ്‍ 2016 


BREN 
AL | 
AU [ 


T "^ 


OAL. ഫാ. ലൂക്കോസ്‌ മണ്ണിക്കരോട്ട. 
4 ജനനം: 11 ഒക്ടോബര്‍ 1901 
vg മരണം: 1 ജൂണ്‍, 1991 


പട്ടാഴി മണ്ണിക്കരോട്ട്‌ ഇക്കാ മത്തായിയുടെയും ആച്ചിയമ്മയുടെയും മകനായി 1901 ഒക്ടോബര്‍ 
11ന്‌ ജനിച്ചു. 1933 ജൂലൈ 13ന്‌ ദൈവദാസന്‍ ആര്‍ച്ചുബിഷപ്പ്‌ മാര്‍ ഇവാനിയോസ്‌ തിരുമേനി 
തിരുവനന്തപുരം അരമനയില്‍ വച്ച്‌ മലങ്കര കത്തോലിക്കാ സഭയിലേക്ക്‌ സ്വീകരിച്ചു. 


ഏനാത്തു, തൊടുവക്കാട്ട, കൈതപ്പറമ്പ്‌ എന്നീ സ്ഥലങ്ങളില്‍ വികാരിയായി സേവനം അനുഷ്ഠിച്ചു. 


1991 ജൂണ്‍ 10) ദിവംഗതനായി. ജൂണ്‍ 2ന്‌ ആര്‍ച്ചുബിഷപ്പ്‌ ബനഡിക്ട്‌ മാര്‍ ഗ്രിഗോറിയോസ്‌ തിരു 
മേനിയുടെ കാര്‍മ്മികത്വത്തില്‍ കൈതപ്പറമ്പ്‌ സെന്റ്‌ മേരീസ്‌ മലങ്കര കത്തോലിക്കാപ്പള്ളിയില്‍ 
കബറടക്കം നടത്തി. 


ഭാര്യ: മണിയനാട്ടു കണ്ടത്തില്‍ പരേതനായ Mag] മാപ്പിളയുടെ പുത്രി പരേതയായ ആച്ചിയമ്മ. 


മക്കള്‍: പരേതയായ സാറ തോമസ്‌, മാത്യു മണ്ണിക്കരോട്ട (തിരുവനന്തപുരം), പരേതനായ എം. എല്‍. 
എബ്രഹാം, പരേതനായ ജോര്‍ജ്ക്കുട്ടി മണ്ണിക്കരോട്ട്‌ (അടൂര്‍), അന്നമ്മ ജോര്‍ജ്‌ (കടമ്പനാട്‌), ഓമന 
പീറ്റര്‍ (കാനഡ) ഡോ. മരിയ തച്ചങ്കരി (യു.എസ്‌.എ), സ്റ്റീഫന്‍ മണ്ണിക്കരോട്ട്‌ (യു.എസ്‌.എ) തോമസ്‌ 
ലൂക്കോസ്‌ മണ്ണിക്കരോട്ട്‌ (കൈതപ്പറമ്പ്‌), ഡോ. ആശ ജെറോം (കോട്ടയം) 

മരുമക്കള്‍: മുളത്തുരുത്തി കാട്ടുമങ്ങാട്ട പരേതനായ എം. തോമസ്‌, ഓമല്ലൂര്‍ എഴിയത്തു ത്രേസ്യാമ്മ 
മാത്യു, കിഴക്കുപുറം ശങ്കരത്തില്‍ ലില്ലിക്കുട്ടി ജോര്‍ജ്‌, കടമ്പനാട്‌ താഴേതില്‍ ചിറക്കോണത്തു 
റ്റി. എം ജോര്‍ജ്‌, ആലപ്പുഴ കരുമാന്‍ചേരി പീറ്റര്‍ (കാനഡ), ചങ്ങനാശേരി സിറില്‍ എസ്‌. തച്ചങ്കരി 
(യു.എസ്‌.എ), സുല്‍ത്താന്‍ ബത്തേരി ഒറ്റത്തെങ്ങില്‍ വല്‍സാ സ്റ്റീഫന്‍ (യു.എസ്‌.എ), ചങ്ങാനാ 
ശേരി കാക്കാംതോട്ടില്‍ എല്‍സി തോമസ്‌(കൈതപ്പറമ്പ്‌), കോട്ടയം ചതലുക്കുഴിയില്‍ ഡോ. സൂനു 
ജെറോം 


വന്ദ്യ ഗീവര്‍ഗീസ്‌ മണ്ണിക്കരോട്ട്‌ കോര്‍എപ്പിസ്കോപ്പ കുടുംബാംഗമാണ്‌. 


Admission in 1st year & Direct 2nd year (Later Entry) * Campus Placement Assistance 


NOUS MARTHANDAM 


(Catholic Diocese of Marthandam) 
Approved by AICTE, Delhi & Anna University, Chennai 


COURSES 


B.E. Mechanical Engineering 

B.E. Civil Engineering 

B.E. Electronics & Communication Engineering 
B.E. Electrical & Electronics Engineering 

B.E. Computer Science & Engineering 

M.E. Computer Science & Engineering 

M.E. Applied Electronics 

M.E. Manufacturing Technology 


FACILITIES 


Chairman : H.G. Most Rev. Dr. Vincent Mar Paulos (Bishop of Marthandam Diocese) * Correspondent/ Secretary : Very Rev. Fr. Premkuar MSW 


College Office : Upstairs Ratna Medicals, Charlies Complex. 
Near Thampanoor Bus Stand, Trivandrum 


